


കോട്ടയം: പൌരസ്ത്യ കാതോലിക്കായും മലങ്കര മ്മെതാപ്പോലീത്തായുമായ 
പരിശുദ്ധ ബസേലിയോസ്‌ മാര്‍ത്തോമാ പൌലോസ്‌ രണ്ടാമന്‍ കാതോലിക്കാ 
ബാവ (75) ഇന്ന്‌ വെളുപ്പിനെ 2.35-ന്‌ കാലം ചെയ്തു. സംസ്ക്കാരം ചൊവ്വാഴ്ച 
ഉച്ച കഴിഞ്ഞ്‌ 3 മണിക്ക്‌ ദേവലോകം കാതോലിക്കേറ്റ്‌ അരമനയില്‍ നടക്കും. 


ശ്വാസകോശ അര്‍ബുദബാധയെ തുടര്‍ന്ന്‌ 2020 ജനുവരി ഒന്നു മുതല്‍ 
പരുമല സെന്റ്‌ ശ്രിഗോറിയോസ്‌ ക്യാന്‍സര്‍ സെന്ററില്‍ ചികിത്സയിലായിരുന്ന 
അദ്ദേഹം തന്നില്‍ നിക്ഷിപ്തമായിരുന്ന ചുമതലകള്‍ തുടര്‍ന്നും നിര്‍വഹിച്ചു 
വന്നിരുന്നു. 2021 ഫെ്രുവരി 24-ന്‌ കോവിഡ്‌ ബാധയെ തുടര്‍ന്ന്‌ വീണ്ടും 
പരുമല ആശുപ്രതിയില്‍ പ്രവേശിപ്പിക്കപ്പെട്ടു. കോവിഡിനെ തുടര്‍ന്ന്‌ ന്യൂമോ 
ണിയ ബാധ ഉണ്ടാവുകയും അതിജീവിക്കുകയും ചെയ്തിരുന്നു. എന്നാല്‍ 
അര്‍ബുദരോഗവും കോവിഡാനന്തര ആരോഗ്യപ്രള്‍ശനങ്ങളും അദ്ദേഹത്തിന്റെ 
ആരോഗ്യനിലയെ സാരമായി ബാധിച്ച്‌ രോഗം വര്‍ദ്ധിച്ചതിനാല്‍ ഏതാനും ദിവ 
സമായി അത്യാസന്ന നിലയിലായിരുന്നു. 


ഭാതികശരീരം 12 തിങ്കള്‍ വൈകിട്ട സന്ധ്യാനമസ്കാരം വരെ പരുമല സെമി 
നാരിയില്‍ പൊതുദര്‍ശനത്തിനുവെയ്ക്കും. തുടര്‍ന്ന്‌ ഭഭാതികശരീരം കോട്ടയം 
ദേവലോകം കാതോലിക്കേറ്റ്‌ അരമന ദേവാലയത്തിലേക്ക്‌ കൊണ്ടുപോകും. 
യാത്രാമധ്യേ അന്തിമോപചാരമര്‍പ്പിക്കുവാന്‍ അവസരം ഉണ്ടായിരിക്കുന്നതല്ല. 
സര്‍ക്കാര്‍ നിര്‍ദ്ദേശങ്ങളും കോവിഡ്‌ മാനദണ്ഡങ്ങളും പാലിച്ചുകൊണ്ടാണ്‌ 
സംസ്‌കാര ശുശ്രൂഷകള്‍ ക്രമീകരിച്ചിരിക്കുന്നത്‌. ശുശ്രൂഷകള്‍ ഗ്രിഗോറിയന്‍ 
ടിവി, എ.സി.വി ചാനല്‍ എന്നിവ തല്‍സമയം സംപ്രേഷണം ചെയ്യും. 


13 ചൊവ്വ രാവിലെ കാതോലിക്കേറ്റ്‌ അരമന ദൈവാലയത്തില്‍ വിശുദ്ധ 
കുര്‍ബാനയ്ക്കുശേഷം പ്രത്യേകം തയ്യാറാക്കിയ പന്തലില്‍ ഭാതികശരീരം 
പൊതുദര്‍ശനത്തിനുവെയ്ക്കും. തുടര്‍ന്ന്‌ 3 മണിക്ക്‌ കബറടക്ക ശുശ്രൂഷ 
നടക്കും.സഭയിലെ എല്ലാസ്ഥാപനങ്ങള്‍ക്കും കബറടക്കം നടക്കുന്ന ചൊവ്വാഴ്ച 
അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട. 


പ. ബസേലിയോസ്‌ മാര്‍ത്തോമ്മാ പനലോസ്‌ രണ്ടാമന്‍ 


“മലങ്കരയുടെ വാത്സല്യമക്കളെ, നമുക്ക്‌ ഒരു സ്വപ്നമുണ്ട്‌. നാം നിങ്ങളേ 
വരോടുമായിട്ടാകുന്നു പറയുന്നത്‌. സമ്മേളിച്ചിരിക്കുന്നവരോടും എത്തിച്ചേരാന്‍ 
കഴിയാതെ പോയവരോടും ദൂരസ്ഥരോടും സമീപസ്ഥരോടും ഒപ്പം നില്‍ക്കു 
ന്നവരോടും വിഘടിച്ചുനില്‍ക്കുന്നവരോടുമായിട്ടാകുന്നു ഈ ആഹ്വാനം. 


നാം ഒന്നാണ്‌. ഒരേ രക്തവും ഒരേ കുടുംബവും. നമുക്ക്‌ ഒരേ വിശ്വാസവും 
ഒരേ ആരാധനയും. നമുക്ക്‌ സമാധാനം വേണം. നാം ഒരു കൂടാരത്തില്‍ വസി 
ക്കുന്നവരാകണം. ഒരു ശരീരമായി ദൈവത്തെ ആരാധിക്കുന്നവരാകണം.” 


(ഏറണാകുളം മറൈന്‍ഡ്രൈവില്‍ നടന്ന കാതോലിക്കേറ്റ്‌ ശതാബ്ദി 
സമ്മേളനത്തിലെ പ്രഭാഷണത്തില്‍ നിന്നും) 





[ന മം 
ക 
$ 
ഴി 
ല്‌ 
മ്‌. 
പ്‌ 
ടോ 
റി മ്‌ 
അടാടട്യ 
ല്‌ 
ച്‌ 


ചം 


വ) 
& 
ക, 
് 


ന്‌ 


ത സാരേ 


ന്‌ 1 





കോട്ടയം: മലങ്കര ഓര്‍ത്തഡോക്സ്‌ സുറിയാനി സഭയുടെ ആസ്ഥാനമായ 
ദേവലോകം കാതോലിക്കേറ്റ്‌ അരമനയില്‍ കബറടക്കപ്പെടുന്ന നാലാമത്തെ 
കാതോലിക്കാ ആണ്‌ പ. പൌലോസ്‌ രണ്ടാമന്‍ ബാവാ. ദേവലോകം വാങ്ങി 
അരമന പണി കഴിപ്പിച്ച പ. ബസേലിയോസ്‌ ഗീവര്‍ഗീസ്‌ രണ്ടാമന്‍ ബാവാ 
തന്റെ പിന്‍ഗാമികളെല്ലാം കാതോലിക്കേറ്റ്‌ അരമനയില്‍ കബറടക്കപ്പെടണമെന്ന 
ആഗ്രഹം പരസ്യമായി പ്രകടിപ്പിച്ചിരുന്നു. അതിന്‍പ്രകാരം പിന്‍ഗാമികളായ 
പ. ബസേലിയോസ്‌ ഓഗേന്‍ ബാവാ, പ. ബസേലിയോസ്‌ മാര്‍ത്തോമ്മാ 
മാത്യൂസ്‌ പ്രഥമന്‍ ബാവാ എന്നിവര്‍ മുന്‍ഗാമിയുടെ ആഗ്രഹപ്രകാരം അവിടെ 
കബറടങ്ങി. ആ മഹത്‌ പാത പിന്തുടര്‍ന്ന്‌ പ. പൌലോസ്‌ രണ്ടാമന്‍ ബാവായും 
സ്വന്ത ദേശവും താന്‍ ഭരിച്ച ഭ്രദാസനാസ്ഥാനവും വിട്ട കാതോലിക്കേറ്റ്‌ അരമ 
നയില്‍ കബറടക്കപ്പെടുന്നു. 


അമേരിക്കന്‍ ഭദ്രാസന ഇടയന്‍ ഡോ. തോമസ്‌ മാര്‍ മക്കാറിയോസിനെ 
കബറടക്കിയതും കാതോലിക്കേറ്റ്‌ അരമനയിലാണ്‌. അടുത്ത കാലത്ത്‌ പുതുക്കി 
പണിത കാതോലിക്കാമാരുടെ കബര്‍ മുറിയില്‍ ദേവലോകത്തു കബറടങ്ങുന്ന 
അഞ്ചാമത്തെ സഭാപിതാവായി പ. പൌലോസ്‌ രണ്ടാമന്‍ ബാവാ അന്തിയു 
റങ്ങും. മലങ്കരയില്‍ അഞ്ചു സഭാപിതാക്കന്മാര്‍ അന്ത്യവിശ്രമം കൊള്ളുന്ന 
മണ്ണായി ദേവലോകത്തെ പുണ്യ ഭൂമി മാറും. 


റ്ാ॥ടറലഠ ൧ ൧. ഡടഗറടടട ീട് ബധ്ഠട /ഗിീലഗലാഠഒ0 ഠറഥാലഘല്‌ ഠ്‌ ഗീഠട൦ഠ ഥീലവട ഥല്ാദസ്നലസ്‌ 





7, ൧. പ്പ്‌ 1. ൧.1൧ 0൨1. 


18 0010010201 111111 


_] () 1) ( 





പി. ൭.1 114 11 ച്‌ 8... 


തന്ത 


ഒരു ദൈവപുരുഷന്റെ 
ജിവിതഗാഥ 


ഡോ. ഗീവര്‍ഗീസ്‌ 


“അച്ചനായാല്‍ അച്ചനാകണം' എന്ന തന്റെ പിതാവിന്റെ വാക്കുകള്‍ ജീവി 
തത്തില്‍ സഫലീകരിച്ചതാണ്‌ പരിശുദ്ധ ബസേലിയോസ്‌ മാര്‍ത്തോമ 
പൌലോസ്‌ ദ്വിതീയന്‍ കാതോലിക്ക ബാവായുടെ ശ്രേഷ്ഠത. 


തൃശ്ശൂര്‍ ജില്ലയിലെ മങ്ങാട്‌ എന്ന കൊച്ചു ഗ്രാമം. അവിടെ മങ്ങാട്‌ മാര്‍ 
ഗ്രിഗോറിയോസ്‌ ഓര്‍ത്തഡോക്‌സ്‌ പള്ളിക്ക്‌ ഒരു വിളിപ്പാട്‌ അകലെയാണ്‌ 
കൊള്ളന്നൂര്‍ ഭവനം.ഒരു സാധാരണ കര്‍ഷക കുടുംബം.ആ കുടുംബത്തിലെ 
ഐപ്പിന്റെയും പുലിക്കോട്ടില്‍ കുടുംബത്തിലെ കുഞ്ഞീറ്റിയുടെയും മൂന്നാ 
മത്തെ മകനായി പാവുട്ടി എന്ന്‌ വിളിക്കുന്ന പോള്‍ ജനിക്കുന്നു. ഈ ദമ്പതി 
കളുടെ രണ്ടാമത്തെ കുഞ്ഞ്‌ വളരെ ചെറുപ്പത്തിലെ മരിച്ചു പോയിരുന്നു. 
അതിനുശേഷം 1946 ആഗസ്റ്റ്‌ 30-ഠം തീയതി മലങ്കര സഭയുടെ മഹാ ഇടയന്‍ 
ആയിത്തീര്‍ന്ന പോള്‍ എന്ന പൌലോസ്‌ മാര്‍ മിലിത്തിയോസ്‌ തിരുമേനി 
ജനിക്കുന്നു. പഴഞ്ഞി സെന്റ്‌ മേരിസ്‌ ദേവാലയത്തില്‍ വച്ച്‌ വന്ദ്യ ജേക്കബ്‌ 
കൊല്ലന്നൂര്‍ അച്ഛനാണ്‌ തിരുമേനിക്ക്‌ വിശുദ്ധ മാമോദിസ നല്‍കിയത്‌. തന്റെ 
മൂന്നാമത്തെ മകനായ ഈ കുഞ്ഞിന്റെ ശിരസ്സില്‍ മലങ്കരസഭയുടെ കാതോ 
ലിക്കാ കിരീടം ഇരിക്കുമെന്ന്‌ ഈ മാതാപിതാക്കള്‍ ഒരിക്കലും സ്വപ്നം കണ്ടി 
ട്ടുണ്ടാവില്ല. 


സ്‌കൂള്‍ വിദ്യാഭ്യാസം പഴഞ്ഞി ഗവണ്‍മെന്റ്‌ ഹൈസ്‌കൂളില്‍ നിന്ന്‌ പൂര്‍ത്തി 
യാക്കിയതിനുശേഷം തൃശ്ശൂര്‍ സെന്റ്‌ തോമസ്‌ കോളേജില്‍ നിന്ന്‌ ബി.എ.സ്സി. 
ബിരുദവും, കോട്ടയം സി.എം.എസ്‌. കോളജില്‍ നിന്ന്‌ സോഷ്യോളജിയില്‍ 
പോസ്റ്റ്‌ ്രാജേറ്റ്‌ ബിരുദവും എടുത്തു. 

പുരോഹിതവ്ൃത്തിയിലേക്കുള്ള ആദ്യ ചവിട്ടുപടി അഞ്ചാം ക്ലാസില്‍ പഠി 
ക്കുമ്പോഴാണ്‌. ഫാ. ഗീവര്‍ഗീസ്‌ 01 ആണ്‌ മദ്ബഹയിലേക്ക്‌ കൈ പിടിച്ചു 
കയറ്റിയത്‌. കൂടാതെ ജോസഫ്‌ കുറ്റിക്കാട്ടില്‍ കോര്‍ എപ്പിസ്‌കോപ്പയുടെ ശിക്ഷ 
ണത്തില്‍ സുറിയാനി ഭാഷയും പഠിച്ചു. 


പുരോഹിതവ്ൃത്തിയിലേക്ക്‌ പോളിനെ കൈപിടിച്ചു നടത്തിയവരില്‍ 
എടുത്തുപറയേണ്ട വ്യക്തിയാണ്‌ അമ്മയുടെ മുത്ത സഹോദരനായ ഇയ്യുകുട്ടി 
അച്ചാച്ചന്‍. അദ്ദേഹം ദൈവവിളിക്ക്‌ അനുസരണമായി പോളിനെ ഒരുക്കുന്നതില്‍ 
ബദ്ധശ്രദ്ധനായിരുന്നു. ജീവിതം മുഴുവന്‍ കാഷായ വസ്ത്രവും, (്രഹ്മചര്യവും, 
മാംസാഹാരാദികളോടുള്ള വൈമുഖ്യവുമായി ജീവിതം ജീവിച്ചു തീര്‍ത്ത 
സന്യാസിയാണ്‌ അദ്ദേഹം. ചെറുപ്പത്തില്‍ എല്ലാ വിദ്യാര്‍ത്ഥിപ്രസ്ഥാനത്തിന്റെ 
കോണ്‍പഫ്ഫരന്‍സുകളില്‍ അദ്ദേഹം പോളിനെ കൊണ്ടുപോകുമായിരുന്നു. 
അങ്ങനെ തനിക്ക്‌ സാധിക്കാതെ പോയ ആഗ്രഹം തന്റെ സഹോദരിയുടെ 
മകനില്‍ കൂടി സഫലികരിക്കവാന്‍ ആ മനുഷ്യന്‍ അഹോരാത്രം പരിശ്രമിച്ചി 
രുന്നു. വൈദിക വൃത്തിയിലേക്ക്‌ പോകുന്നതിനുള്ള ആഗ്രഹം പോള്‍ പ്രകടിപ്പി 
ച്ചപ്പോള്‍ അപ്പന്റെ മറുപടി ഇപ്രകാരമായിരുന്നു “അച്ഛന്‍ ആയാല്‍ അച്ചന്‍ 
ആകണം, പേരിനുമാര്രം നീ അച്ഛനാകാന്‍ പോകണ്ട മാത്രമല്ല അതൊന്നും 
എടുത്തുവയ്ക്കുക നിന്റെ കയ്യില്‍ പാത്രം ഇല്ല. പാത്രത്തില്‍ കൊള്ളാവുന്നത്‌ 
എടുത്താല്‍ മതി' എന്നായിരുന്നു. ഇത്‌ ചെറുതായെങ്കിലും പോളിനെ നിരാ 
ശപ്പെടുത്തിക്കാണും. സെമിനാരി പഠനത്തിന്‌ മകനെ അയയ്ക്കാന്‍ ദൈവ 
വിശ്വാസത്തില്‍ ഉള്ള തീഷ്ണത അദ്ദേഹത്തെ ഭയപ്പെടുത്തിയിരുന്നു എന്ന്‌ 
വേണം കരുതാന്‍. 


ഏതൊരു മാതാപിതാക്കളും തന്റെ പുരതന്‍ വിവാഹിതനായി കാണണമെന്ന്‌ 
ആഗ്രഹിക്കുന്നതുപോലെ ഈ മാതാപിതാക്കളും ആഗ്രഹിച്ചിരുന്നു പക്ഷേ, 
പോള്‍ അതിനൊന്നും വഴങ്ങാതെ ദൈവിക പൂര്‍ണ്ണതയുടെ ഇടുങ്ങിയ വഴിയേ 
യാത്ര ചെയ്യുവാന്‍ മനസ്സിനെ ഒരുക്കുകയായിരുന്നു. 


മാര്‍ യൂലിയോസ്‌ 





കോട്ടയം വൈദികസെമിനാരിയില്‍ നിന്ന്‌ ജി.എസ്‌.റ്റിയും സെറാമ്പൂര്‍ യൂണി 
വേഴസിറ്റിയില്‍ നിന്ന്‌ ബി.ഡി. ബിരുദവും സമ്പാദിച്ചു. തുടര്‍ന്ന്‌ 1972 ഏപ്രില്‍ 
രണ്ടിന്‌ പരുമല സെമിനാരിയില്‍ വെച്ച്‌ യാപ്പദയക്കിനോ പട്ടവും, 1973 മെയ്‌ 
31-ന്‌ കൊരട്ടി സെമിനാരി ചാപ്പലില്‍ വച്ച്‌ പൂര്‍ണ്ണ ശെമ്മാശപട്ടവും, 1973 ജൂണ്‍ 


രണ്ടിന്‌ കൊരട്ടി സെമിനാരി ചാപ്പലില്‍ വച്ച്‌ കശീശ്ലാപട്ടവും യൂഹാനോന്‍ 
മാര്‍ സേവേറിയോസ്‌ മ്മെതാപ്പോലീത്തയില്‍ നിന്നും സ്വീകരിച്ചു. 


മൂലേപ്പാട, എറണാകുളം സെന്റ്‌ മേരീസ്‌ എന്നീ ദേവാലയങ്ങള്‍ സഹവികാ 
രിയായി സേവനം അനുഷ്ഠിച്ചു. മാര്‍ ഗ്രിഗോറിയോസ്‌ വിദ്യാര്‍ത്ഥി പ്രസ്ഥാന 
ത്തിന്റെ സ്വാധീനത്തില്‍ വളര്‍ന്ന ഇദ്ദേഹം കോട്ടയം, തിരുവനന്തപുരം, സ്റ്റുഡന്റ്‌ 
സെന്ററുകളില്‍ വാര്‍ഡന്‍ ആയി പ്രവര്‍ത്തിച്ചു.തിരുവനന്തപുരത്തെ സ്റ്റുഡന്‍സ്‌ 
സെന്ററില്‍ വാര്‍ഡന്‍ ആയിരിക്കുമ്പോള്‍ കഴക്കൂട്ടം സൈനിക സ്കൂളിലും, 
പൂജപ്പുര സെന്‍്ര്രല്‍ ജയിലിലും വിശുദ്ധ കുര്‍ബാന അര്‍പ്പിച്ചിരുന്നു. 


1982 ഡിസംബര്‍ 28-ന്‌ തിരുവല്ലയില്‍ ചേര്‍ന്ന മലങ്കര അസോസിയേഷന്‍ 
മേലപട്ട സ്ഥാനത്തേക്ക്‌ തെരഞ്ഞെടുത്തു. തെരഞ്ഞെടുക്കുമ്പോള്‍ പോളച്ചന്‍ 
വയസ്‌ 36. അസോസിയേഷനില്‍ ഒരാള്‍ ചോദിച്ചു: “മ്രെതാച്ചുനാവാന്‍ 40 വയസ്‌ 
വേണമെന്നല്ലേ?' പരിശുദ്ധ മാത്യൂസ്‌ പ്രഥമന്‍ ബാവായുടെ ഉത്തരം പറഞ്ഞു 
“4 വര്‍ഷം കഴിയുമ്പോള്‍ 40 വയസ്‌ ആയിക്കോളും.” പിന്നീട ആരും ഒന്നും 
പറഞ്ഞില്ല. 1983 മെയ്‌ 14-ന്‌ പരുമല സെമിനാരിയില്‍ വെച്ച്‌ മാത്യൂസ്‌ മാര്‍ 
കുറിലോസ്‌ നിന്ന്‌ (പരിശുദ്ധ ബസേലിയോസ്‌ മാര്‍ത്തോമ്മാ മാത്യൂസ്‌ ദ്വിതീ 
യന്‍ കാതോലിക്കാ ബാവാ) റമ്പാന്‍ സ്ഥാനവും, 1985 മെയ്‌ 15-ന്‌ മാവേലിക്കര 
പുതിയകാവ്‌ സെന്റ്‌ മേരീസ്‌ ഓര്‍ത്തഡോക്സ്‌ ദേവാലയത്തില്‍ വച്ച്‌ പരിശുദ്ധ 
ബസേലിയോസ്‌ മാര്‍ത്തോമ്മാ മാത്യൂസ്‌ പ്രഥമന്‍ ബാവായില്‍ നിന്ന്‌ 38 
വയസ്സില്‍ കെ. ഐ. പോള്‍ റമ്പാച്ചന്‍ “പൌലോസ്‌ മാര്‍ മിലിത്തിയോസ്‌” എന്നാ 
പേരില്‍ എപ്പിസ്‌കോപ്പ സ്ഥാനവും സ്വീകരിച്ചു. മാത്യൂസ്‌ മാര്‍ എപ്പിഫാനി 
യോസ്‌, ഫിലിപ്പോസ്‌ മാര്‍ യസേബിയോസ്‌, തോമസ്‌ മാര്‍ അത്താനാസി 
യോസ്‌, ഗീവര്‍ഗീസ്‌ മാര്‍ ഈവാനിയോസ്‌ എന്നീ പിതാക്കന്മാരാണ്‌ ഇദ്ദേഹ 





൧ | [, ഥു 14 ഥ്‌, ലു) ൂ 6, | ഖു 


ത്തോടോപ്പം മേല്പട്ടസ്ഥാനത്തേക്ക്‌ ഉയര്‍ത്തപ്പെട്ടത്‌. പരിശുദ്ധ ബസേലി 
യോസ്‌ മാര്‍ത്തോമ്മാ മാത്യൂസ്‌ പ്രഥമന്‍ കാതോലിക്കാ ബാവായാണ്‌ മേല്പട്ട 
സ്ഥാനാരോഹണ ശുശ്രൂഷയ്ക്ക്‌ നേതൃത്വം നല്‍കിയത്‌. 


തുടര്‍ന്ന്‌ 1985 ആഗസ്റ്റ്‌ 1 മുതല്‍ പുതിയതായി രൂപീകരിക്കപ്പെട്ട കുന്നംകുളം 
ഭശ്രാസനത്തിന്റെ അമരക്കാരനായി ചുമതലയേറ്റു. കുന്നംകുളം ഭദ്രാസന 
ത്തിന്റെ ആദ്യ മ്മെതാപ്പോലീത്തായായി നിയമിതനായ തിരുമേനി ഏറെ താമ 
സിയാതെ ആര്‍ത്താറ്റ്‌, ഭ്രദാസന ആസ്ഥാനവും ചാപ്പലും നിര്‍മ്മിച്ചു. കടന്നു 
വന്ന വഴികളില്‍ നേരിട്ട ധാരാളം കഷ്ടപ്പാടുകള്‍ അഗ്നിയില്‍ ഉരുക്കപ്പെട്ട 
പൊന്നുപോലെ ശോഭിക്കുവാന്‍ പരിശുദ്ധ പിതാവിനെ സഹായിച്ചു. സഭക്ക്‌ 
വേണ്ടിയും അതിന്റെ സ്വാതന്ത്രയത്തിനും സ്വയംശീര്‍ഷകതയ്ക്കും വേണ്ടി 
ത്യാഗങ്ങള്‍ സഹിക്കാനും, പോരാടുവാനുമുള്ള ധൈര്യവും സഹനവും ദൈവ 
കൃപയായി ലഭിച്ചുകൊണ്ടേയിരുന്നു. ര്രഥമദൃഷ്ട്യാ തെറ്റെന്നു തോന്നിപ്പിച്ച അദ്ദേ 
ഹത്തിന്റെ പല തീരുമാനങ്ങളും, നിലപാടുകളും തീര്‍ത്തും ശരിയാണെന്നു 
കാലം തെളിയിച്ചു. നിര്‍മലമായ സ്നേഹത്തോടും സന്തോഷത്തോടും കൂടി 
എല്ലാവരെയും കരുതുവാനുള്ള വലിയ മനസ്സും, തെറ്റിനോട കര്‍ക്കശമായി 
പെരുമാറാനുള്ള ആര്‍ജവത്വവും ഇതിനോടകം അദ്ദേഹം തെളിയിച്ചിട്ടുണ്ട്‌. 
കുന്നംകുളം ഭദ്രാസനത്തിനു ഉണ്ടായിട്ടുള്ള വളര്‍ച്ച അദ്ദേഹത്തിന്റെ ഭരണ 
നൈപുണ്യൃത്തിനു ഉദാഹരണം ആണ്‌. വൈദിക ക്ഷേമനിധിയുടെ സ്രെകട്ടറി, 
കൊച്ചി ഭ്രദാസന മര്‍ത്തമറിയം സമാജം പ്രസിഡന്റ്‌ , പഴഞ്ഞി എം.ഡി. കോളജ്‌ 
ലോക്കല്‍ മാനേജര്‍, എന്നീ നിലകളില്‍ പ്രവര്‍ത്തിച്ച തിരുമേനി സ്ഥാനമേറ്റ 
ആദ്യകാലങ്ങളില്‍ കൊച്ചി ഭ്രദാസനത്തില്‍ യൂഹാനോന്‍ മാര്‍ സേവേറിയോസ്‌ 
മ്രെതാപ്പോലീത്തായുടെ അസിസ്റ്റന്റ്‌ ആയിട്ട പ്രവര്‍ത്തിച്ചിട്ടുണ്ട്‌. കൂടാതെ 
വിദ്യാര്‍ത്ഥി പ്രസ്ഥാനം വൈസ്‌ പ്രസിഡന്റ്‌, സണ്‍ഡേസ്കൂള്‍ പ്രസ്ഥാനം 
പ്രസിഡന്റ്‌ , യുവജന്രപസ്ഥാനം പ്രസിഡന്റ്‌ എന്നീ നിലകളില്‍ നിസ്തുലമായ 
പ്രവര്‍ത്തനം കാഴ്ചവയ്ക്കുകയുണ്ടായി. പരിശുദ്ധ പിതാവിന്റെ ആത്മീയ 
വഴിയും ദര്‍ശനവും കണ്ട്‌ ഒരുപാട വൈദികര്‍ കുന്നംകുളം ഭ്ദ്രാസനത്തിനും, 
മലങ്കരസഭയ്ക്കും വേണ്ടിയും വിളിച്ചടിപ്പിക്കപ്പെട്ടു. ആ വൈദിക ഗണത്തില്‍ 
നിന്നും എളിയവനായ ഞാന്‍ മ്മെതാപ്പോലീത്താ സ്ഥാനത്തേക്ക്‌ തിരഞ്ഞെടു 
ക്കപ്പെട്ടു. ഞാന്‍ പരിശുദ്ധ പിതാവിന്റെ ശിഷ്യനും, അതിലുപരി ബന്ധുവും 
കൂടിയാണ്‌. കുന്നംകുളം ഭ്രദാസനത്തില്‍ പരിശുദ്ധ പിതാവിന്റെ സഹായ 
മ്രെതാപ്പോലീത്തായായി ചുമതലകള്‍ നിര്‍വൃഹിക്കാനായത്‌ വലിയ അനുഭവ 
മായിരുന്നു. 


2006-ല്‍ പരുമലയില്‍ വച്ച്‌ പരിശുദ്ധ ദിദിമോസ്‌ പ്രഥമന്‍ ബാവായുടെ അധ്യ 
ക്ഷതയില്‍ കൂടിയ മലങ്കര അസോസിയേഷന്‍ പൌരസ്ത്യ കാതോലിക്കായു 
ടെയും, മലങ്കര മ്മെതാപ്പോലീത്തയുടെയും പിന്‍ഗാമിയായി അഭി.പൌലോസ്‌ 
മാര്‍ മിലിത്തിയോസ്‌ തിരുമേനിയെ തിരഞ്ഞെടുത്തു. 2010 നവംബര്‍ ഒന്നിന്‌ 
പരിശുദ്ധ ദിദിമോസ്‌ പ്രഥമന്‍ ബാവാ സ്ഥാനത്യാഗം ചെയ്തതിനെ തുടര്‍ന്ന്‌ 
തന്റെ പിന്‍ഗാമിയായി പൌലോസ്‌ മാര്‍ മിലിത്തിയോസ്‌ തിരുമേനിയെ പരിശുദ്ധ 
ബസേലിയോസ്‌ മാര്‍ത്തോമാ പൌലോസ്‌ ദ്വിതീയന്‍ എന്ന നാമത്തില്‍ മലങ്കര 
സഭാധ്യക്ഷനായി സ്ഥാനാരോഹണം ചെയ്യപ്പെട്ടു. 2009-ലെയും 2010-ലെയും 
മേല്‍പട്ട സ്ഥാനാരോഹണത്തിന്‌ പരിശുദ്ധ ദിദിമോസ്‌ പ്രഥമന്‍ ബാവായോടു 
കൂടെ ശേഷഠ നിയുക്ത കാതോലിക്കാ സ്ഥാനത്തേക്ക്‌ ഉയര്‍ത്തപ്പെട്ട പൌലോസ്‌ 
മാര്‍ മിലിത്തിയോസ്‌ തിരുമേനിയാണ്‌ സഹകാര്‍മികത്വം വഹിച്ചത്‌. 


സഭയില്‍ ശാശ്വതവും സുസ്ഥിരവുമായ സമാധാനത്തിനു വേണ്ടിയും 
വ്യവഹാര-കലഹ രഹിതമായ ഒരു മലങ്കരസഭ നിലനില്‍ക്കുന്നതിനു വേണ്ടി 
ആഗ്രഹിക്കുകയും, പ്രാര്‍ഥിക്കുകയും, പ്രവര്‍ത്തിക്കുകയും ചെയ്യുന്ന ഒരു പിതാ 
വാണ്‌ പരിശുദ്ധ ബാവാ തിരുമേനി. 2017 ജൂലൈ മൂന്നിലെ വിധിക്കുശേഷം 
സഭ ഒന്നായി കാണുന്നതിന്‌ വേണ്ടി, മലങ്കരസഭയുടെ വാതില്‍ എല്ലാവര്‍ക്കും 
വേണ്ടി തുറന്നിട്ടുകൊണ്ടു (നിയമത്തിനും ഭരണഘടനക്കും വിധേയമായി) 
സമാധാന കല്‍പന പുറപ്പെടുവിക്കുകയും, അന്ത്യോഖ്യയുടെ പരിശുദ്ധ ഇഗ്നാ 
ത്തിയോസ്‌ അപ്രേം ദ്വിതീയന്‍ പാത്രിയര്‍ക്കീസ്‌ ബാവായെ ചര്‍ച്ചക്കായി 
ക്ഷണിക്കുകയും, അദ്ദേഹത്തിന്റെ മലങ്കര സന്ദര്‍ശനത്തെ സ്വാഗതം ചെയ്യു 
കയും ചെയ്തിട്ടും എതിര്‍ഭാഗത്തുനിന്നും അനുകൂലമായ ഒരു പ്രതികരണം 
ഉണ്ടാകാഞ്ഞത്‌ നിര്‍ഭാഗ്യകരമായിപ്പോയി. എങ്കിലും ശാശ്വത സമാധാനത്തിനു 
വേണ്ടിയുള്ള പരിശുദ്ധ പിതാവിന്റെ പ്രവര്‍ത്തനം തുടര്‍ന്നു. 


ആഗോള ക്രൈസ്തവ സഭാതലത്തില്‍ അറിയപ്പെടുന്ന ഒരു സഭാ പിതാ 
വാണ്‌ അദ്ദേഹം. 2012 നവംബര്‍ 18-ന്‌ കെയ്‌റോയില്‍ നടന്ന കോപ്റ്റിക്‌ ഓര്‍ 
ത്തഡോക്സ്‌ സഭയുടെ തലവന്‍ പരിശുദ്ധ തെവോദ്രോസ്‌ രണ്ടാമന്റെ സ്ഥാനാ 


1010 00101101 01 





ളം 
[-] 


1 ച 








രോഹണ ശ്രുശ്രൂഷയില്‍ പ്രത്യേക ക്ഷണിതാവായും, 2013 ഫെബ്രുവരി 28-ന്‌ 
എത്യോപ്യന്‍ ഓര്‍ത്തഡോക്സ്‌ സഭയുടെ തലവന്‍ പരിശുദ്ധ ആബൂനാ 
മത്യാസ്‌ പാര്രിയാര്‍ക്കീസിന്റെ സ്ഥാനാരോഹണത്തില്‍ മുഖ്യാതിഥിയായും 
പങ്കെടുത്തു. 2013 സെപ്റ്റംബര്‍ ട-ന്‌ വത്തിക്കാനില്‍ പ്രത്യേക ക്ഷണിതാവായി 
എത്തി പരിശുദ്ധ ഫ്രാന്‍സിസ്‌ മാര്‍പാപ്പയുമായി കൂടിക്കാഴ്ച്ച നടത്തി. 2013 
സെപ്റ്റംബര്‍ 9-ന്‌ ആംഗ്ലിക്കന്‍ സഭാ ആസ്ഥാനമായ ലാംബെത്ത്പാലസില്‍ 
നടന്ന എക്യൂമിനിക്കല്‍ സമ്മേളനത്തിലും ഒക്ടോബര്‍ 3-ന്‌ വിയന്നയില്‍ പ്രൊ 
ഓറിയന്റെ എക്യൂമിനിക്കല്‍സമ്മേളനത്തിലും മുഖ്യാതിഥി ആയി പങ്കെടുത്തു. 


പരിശുദ്ധ പിതാവിന്റെ മുഖ്യ നേതൃത്വത്തില്‍ 2012 എറണാകുളം മറൈന്‍ 
ഡ്രൈവില്‍ വെച്ച്‌ കാതോലിക്കേറ്റ്‌ സ്ഥാപനത്തിന്റെ ശതാബ്ബിയാഘോഷങ്ങള്‍ 
നടത്തുകയും അതില്‍ മുഖ്യഅതിഥിയായി ഇന്ത്യയുടെ പതിനൊന്നാമത്തെ 
പ്രസിഡന്റ്‌ ആയിരുന്ന ഡോ. അബ്ദുല്‍ കലാമും മറ്റ്‌ വിവിധ രാഷ്ട്രീയ സാമൂ 
ഹിക മത നേതാക്കളും പങ്കെടുക്കുകയുണ്ടായി. കൂടാതെ 2016 നവംബര്‍ മാസം 
കുന്നംകുളത്ത്‌ വെച്ച്‌ മലങ്കര മ്മരെതാപ്പോലീത്ത പുലിക്കോട്ടില്‍ ജോസഫ്‌ മാര്‍ 
ദിവന്നാസിയോസ്‌ ഒന്നാമന്ന്‌ മ്രെതാപ്പോലീത്തായുടെ ചരമ ദ്വിശതാബ്ദി സമ്മേ 
ളനം നടത്തുകയുണ്ടായി ഇതില്‍ എത്യോപ്യന്‍ ഓര്‍ത്തഡോക്സ്‌ സഭയുടെ 
പരമാധ്യക്ഷന്‍ പരിശുദ്ധ മത്തിയാസ്‌ പ്രഥമന്‍ പാ്്തിയര്‍ക്കീസ്‌ പങ്കെടുക്കുക 
യുണ്ടായി. 


പരിശുദ്ധ പിതാവിന്റെ സ്വപനപദ്ധതിയായ സെന്റ്‌ ഗ്രിഗോറിയോസ്‌ ഇന്റര്‍ 
നാഷണല്‍ ക്യാന്‍സര്‍ കെയര്‍ സെന്റര്‍ പരുമല ഇന്ന്‌ ആതുരസേവനരംഗത്ത്‌ 
ഒരു മുതല്‍ക്കൂട്ടായി പ്രവര്‍ത്തിക്കുന്നു. കൂടാതെ സ്നേഹസ്പര്‍ശം പദ്ധതിയി 
ലൂടെ അനേക പാവപ്പെട്ട രോഗികള്‍ക്ക്‌ ഈ സ്ഥാപനത്തിലൂടെ ഉന്നതമായ 
ചികിത്സ നല്‍കുവാനും സാധിക്കുന്നു എന്നത്‌ ഈ പിതാവിന്റെ സാമൂഹിക 
പ്രതിബദ്ധതയുടെ മകുടോദാഹരണമാണ്‌. കൂടാതെ 2018 മാര്‍ച്ച്‌ മാസം 23-0൦ 
തീയതി ദേവലോകം അരമന ചാപ്പലില്‍ വച്ച്‌ പരിശുദ്ധ പിതാവിന്റെ മുഖ്യ 
കാര്‍മികത്വത്തില്‍ വിശുദ്ധ മൂറോന്‍ കൂദാശയും നടത്തുവാന്‍ സാധിച്ചു. 


കഴിഞ്ഞ ഒന്നര വര്‍ഷമായി രോഗാതുരനായി കഴിയുമ്പോഴും “എന്റെ രോഗ 
മല്ലേ... അത്‌ കുഴപ്പമില്ല. എന്റെ ജീവനേക്കാളും എന്റെ ആരോഗ്യത്തെക്കാളും 
വലുതായി ഞാന്‍ കാണുന്നത്‌ പരിശുദ്ധ സഭയെയാണ്‌. സഭയ്ക്കു രോഗമു 
ണ്ടാകാതെ, സഭ അരോഗദ്യഡഗാത്രയായിട്ട നിലനില്ക്കണം. സഭയ്ക്കൊരു 
ഈന്നുവടിയില്ലാതെ മാര്‍ത്തോമ്മാ ശ്ലീഹായുടെ ഉറച്ച സിംഹാസനത്തില്‍ എന്റെ 
പിന്‍ഗാമികള്‍ ഇരുന്ന്‌ ഈ സഭയെ നയിക്കുവാനുള്ള ശക്തി ലഭിക്കണം. 
മാര്‍ത്തോമ്മാ ശ്ലീഹായുടെ സിംഹാസനം സ്വതന്ത്രമാണ്‌. ഇനി മറ്റാരെങ്കിലും 
എന്തെങ്കിലും പേരു പറഞ്ഞ്‌ ഈ സഭയെ കടന്നാക്രമിക്കുവാന്‍ ദൈവം ഇട 
യാക്കില്ല.'” തുടങ്ങിയ സഭയെക്കുറിച്ചുള്ള വലിയ ദര്‍ശനങ്ങള്‍ പ. പിതാവിന്‌ 
ഉണ്ടായിരുന്നു. 

അച്ഛന്‍ ആയാല്‍ അച്ഛന്‍ ആകണമെന്ന്‌ പിതാവിന്റെ വാക്കുകള്‍ സ്വയം 
വരിച്ച പരിശുദ്ധ സഭയാകുന്ന നൌകയെ നയിച്ച പ. പിതാവിന്‌ ഭാതിക സമ്പ 
ത്തിനേക്കാള്‍ ഉപരി മാതാപിതാക്കള്‍ കൈമാറി കൊടുത്തത്‌ ദൈവവിശ്വാസം 
എന്ന പൈതൃക സ്വത്താണ്‌. ദൈവവിശ്വാസം മുറുകെ പിടിച്ച്‌ സര്‍വൃവും 
ദൈവത്തിനു സമര്‍പ്പിച്ച പരിശുദ്ധ പിതാവിന്‌ ഹൃദയപൂര്‍വമായ യാത്രാമംഗള 
മേകുന്നു. പറുദീസായില്‍ വീണ്ടും കണ്ടുമുട്ടാനിടയാവട്ടെ. 


[ളൂ 





| ൧. 1. 


ര 


1 1 ൧. വപ 


110 ॥॥॥॥0॥ 11 ॥॥ 


൧. പ്‌ 1 ൧. 1.൧. 0111൨10020 പ്ധിച്ര്‌ 1... 





ചിതം 


മനുഷ്യസ്നേഹം വഴികാട്ടിയ ജീവിതം; 
അശരണരര്‍ക്കു തണലായ പ്രാര്‍ഥന 


ജോണ്‍ കക്കാട്‌ 


കഷ്ടപ്പാടില്‍ സ്ഫുടം ചെയ്തെടുത്ത വ്യക്തിത്വം പരിശുദ്ധ ബസേലിയോസ്‌ 
മാര്‍ത്തോമ്മാ പൌലോസ്‌ ദ്വിതീയന്‍ കാതോലിക്കാ ബാവായെ ഇങ്ങനെ 
വിശേഷിപ്പിക്കാം. സാധാരണക്കാരില്‍ സാധാരണക്കാരനായിരുന്നു അദ്ദേഹം. 
ഭാരതത്തിലെ പ്രധാനപ്പെട്ട ഒരു ക്രൈസ്തവസഭയുടെ അധ്യക്ഷനായിരിക്കു 
മ്പോഴും അതിന്റെ പ്രൌാഡജിയോ സ്ഥാനപ്പെരുമയോ അദ്ദേഹത്തെ ബാധിച്ചില്ല. 
കുന്നംകുളത്തിനടുത്ത്‌ സാധാരണ കര്‍ഷക കുടുംബത്തില്‍ ജനിച്ച്‌ കഷ്ടപ്പാ 
ടിന്റെയും സാമ്പത്തിക പരാധീനതകളുടെയും രുചി അറിഞ്ഞാണ്‌ അദ്ദേഹം 
വളര്‍ന്നു വന്നതുതന്നെ. 


കാതോലിക്കാ സ്ഥാനത്തെത്തി ചെറിയ കാലത്തിനുള്ളില്‍ത്തന്നെ 
അശരണര്‍ക്കും വേദനിക്കുന്നവര്‍ക്കും സാന്ച്വനമാകുന്ന ഒരുപിടി പദ്ധതികള്‍ 
സഭാതലത്തില്‍ നടപ്പാക്കാന്‍ അദ്ദേഹത്തിനു കഴിഞ്ഞു. നൂറുകോടിയിലേറെ 
രൂപ ചെലവാകുന്ന പരുമല കാന്‍സര്‍ സെന്ററാണു സേവനപാതയില്‍ അഭിമാ 
നിക്കാവുന്ന വലിയൊരു കാല്‍വയ്പ്‌. ഇതിന്റെ ഉദ്ഘാടനമായിരുന്നു സപ്തതി 
വര്‍ഷത്തിലെ പ്രധാന പരിപാടി. ഒപ്പം, നിര്‍ധനരായ കാന്‍സര്‍ രോഗികള്‍ക്കുള്ള 
സൌജന്യ ചികില്‍സാ സഹായ പദ്ധതി “സ്നേഹസ്പര്‍ശ വും ആരംഭിച്ചു. 


ഈ പദ്ധതിയുടെ ഉദ്ഘാടനത്തിനു സാക്ഷിയായത്‌ കെ.എസ്‌. ചിത്ര എന്ന, 
ദക്ഷിണേന്ത്യയുടെ വാനമ്പാടിയായിരുന്നു. സ്വന്തം കയ്യിലെ വിലയേറിയ 
മോതിരം ആദ്യസംഭാവനയായി നല്‍കിയാണ്‌ ചിത്ര തുടക്കമിട്ടത്‌. കാതോ 
ലിക്കാ ബാവായുടെ ദീനാനുകമ്പയും പാവപ്പെട്ടവരോടുള്ള ആര്‍ദ്രതയും കണ്ട 
റിഞ്ഞ ചിത്രയും ഭര്‍ത്താവ്‌ വിജയ ശങ്കറും സഹായത്തിനായി മുന്‍പന്തിയില്‍ 
ത്തന്നെ നിന്നു. ധനസമാഹരണത്തിനായി ചിത്ര കോട്ടയത്തു സംഗീത പരി 
പാടി സൌജന്യമായി നടത്തി. 


സ്ര്രീകളുടെ അവകാശങ്ങള്‍ക്കുവേണ്ടി ചൂടേറിയ ചര്‍ച്ചകളും സംവാദ 
ങ്ങളും നടക്കുന്ന ഇക്കാലത്തു സ്ര്രീകളെ സഭാഭരണത്തിന്റെ വേദിയിലെത്തി 
ചുതാണു പൌലോസ്‌ ദ്വിതീയന്‍ ബാവായുടെ ഭരണപരിഷ്കാരങ്ങളില്‍ പ്രമുഖം. 
സഭയുടെ ഏറ്റവും പ്രധാനപ്പെട്ടതും അടിസ്ഥാനവുമായ ഇടവകകളില്‍ പുരുഷ 
ന്‍മാര്‍ക്കൊപ്പം സ്ര്തീകള്‍ക്കും 2011 ല്‍ വോട്ടവകാശം ഏര്‍പ്പെടുത്തിയതിലൂടെ 
പള്ളി ഭരണത്തിലും അതുവഴി സഭാ ഭരണത്തിലും സ്ര്രീകള്‍ നിര്‍ണായക 
ശക്തിയായി മാറി. 


കോവിഡ്‌ മാനദണ്ഡങ്ങള്‍ 
പാലിച്ചുകൊണ്ട്‌ സംസ്‌ക്കാരം 


ഭാതികശരീരം 12 തിങ്കള്‍ വൈകിട്ട്‌ സന്ധ്യാനമസ്കാരം വരെ പരുമല 
സെമിനാരിയില്‍ പൊതുദര്‍ശനത്തിനുവെയ്ക്കും. തുടര്‍ന്ന്‌ ഭഭതികശരീരം 
കോട്ടയം ദേവലോകം കാതോലിക്കേറ്റ്‌ അരമന ദേവാലയത്തിലേക്ക്‌ കൊണ്ടു 
പോകും. യാര്രാമധ്യേ അന്തിമോപചാരമര്‍പ്പിക്കുവാന്‍ അവസരം ഉണ്ടായിരിക്കു 
ന്നതല്ല. സര്‍ക്കാര്‍ നിര്‍ദ്ദേശങ്ങളും കോവിഡ്‌ മാനദണ്ഡങ്ങളും പാലിച്ചുകൊ 
ണ്ടാണ്‌ സംസ്‌കാര ശുശ്രുഷകള്‍ ക്രമീകരിച്ചിരിക്കുന്നത്‌. ശുധര്്രൂഷകള്‍ 
ഗ്രിഗോറിയന്‍ ടിവി, എ.സി.വി ചാനല്‍ എന്നിവ തല്‍സമയം സംപ്രേഷണം 
ചെയ്യും. വിശ്വാസികള്‍ ഈ സൌകര്യം പ്രയോജനപ്പെടുത്തണം. പരുമല 
സെമിനാരിയിലും കബറടക്കം നടക്കുന്ന കോട്ടയം ദേവലോകം കാതോലിക്കേറ്റ്‌ 
അരമനയിലും മാത്രമേ അന്തിമോപചാരമര്‍പ്പിക്കുവാന്‍ അവസരം ഉണ്ടായി 
രിക്കുകയുള്ളൂ. കോവിഡ്‌ പശ്ചാത്തലത്തില്‍ പുഷ്പച്രരകങ്ങള്‍ കഴിവതും 
ഒഴിവാക്കാന്‍ ശ്രദ്ധിക്കണം. 





മോറാന്‍ മാര്‍ ബദ്യേലിയോസ്‌ മാര്‍ത്തോമ്മാ 





മലങ്കദ ഓര്‍ത്തഡോക്സ്‌ സുറിയാനി 


സഭയുടെ പരദമാദ്ധ്യക്ഷന 


രി റ്റ്‌ ദര സഡോസികെ.. ൮൬ 


കിഴക്കും മുറി 


യ 
0 40 
] 


പ്രലോസ്‌ ദ്വിതീയന്‍ കാദതാോലിക്കാ ബാവായ്ക്ക്‌ 





മയാ; 


| ആദരാഞ്ജലികളോടെ.. 





| ജ്യോതിസ്റ്റ്‌ ആശ്രമം 


! അബു റോഡ്‌ - രാജസ്ഥാന്‍ 


6) ൧, മി [1 1 


പുതുതലമുറയ്ക്കും 


(് കുടുംബങ്ങള്‍ക്കും വഴി 


കാട്ടിയായി സഭയുടെ മാന 
വശേഷി വികസന വകു 
പ്പിന്റെ കീഴില്‍ പ്രത്യേക 
പദ്ധതികള്‍ ആസൂധ്തരണം 
ചെയ്തു നടപ്പാക്കി. മദ്യം, 
ലഹരിമരുന്ന്‌ എന്നിവയു 
ടെ ഉപയോഗത്തിനെതിരെ 
ജാഗ്രതാ നിര്‍ദേശവുമായി 
ഒട്ടേറെ കര്‍മപദ്ധതികളാ 
ണ്‌ ഇടവകതലത്തിലും 
സഭാതലത്തിലും ഹ്യൂമന്‍ 
എംപവര്‍മെന്റ്‌ പരിപാ 
ടിയിലൂടെ നടപ്പാക്കിയത്‌. 
സൈബര്‍ യുഗത്തിലെ 
അമിതാസക്തിക്കു നേരെ 
വിരല്‍ചുൂണ്ടുന്നതായി 
ദുഃഖവെള്ളിയാഴ്ചകളിലെ 
സൈബര്‍ ഫാസ്റ്റ്‌. 


ളള 





കോട്ടയം: “ന്രസാണികളുടെ പട്ടണ"മെന്ന്‌ ഹൈദരലി വിശേഷിപ്പിച്ച, കര്‍ത്ത്യ 
ശിഷ്യനായ വി. മാര്‍ത്തോമ്മാ ശ്ലീഹാ മലങ്കരയില്‍ ആദ്യമായി സുവിശേഷ 
വിത്തു വിതച്ച കുന്നംകുളത്തു നിന്നും പൌരസ്ത്യ കാതോലിക്കാ സ്ഥാനത്തു 
വന്ന ആദ്യ സഭാപിതാവാണ്‌ പ. ബസേലിയോസ്‌ മാര്‍ത്തോമ്മാ പൌലോസ്‌ 
രണ്ടാമന്‍ ബാവാ. 


മലങ്കരസഭയുടെ ചരിത്രത്തെ ഗതി തിരിച്ചുവിട്ട രണ്ട്‌ മലങ്കര മ്രെതാപ്പോ 
ലീത്താമാരെ സംഭാവന ചെയ്ത പുണ്യഭൂമിയാണ്‌ കുന്നംകുളം. കോട്ടയം ഓര്‍ 
ത്തഡോക്്‌സ്‌ വൈദിക സെമിനാരി സ്ഥാപിച്ച സഭാജ്യോതിസ്‌ പുലിക്കോട്ടില്‍ 
ജോസഫ്‌ മാര്‍ ദീവന്നാസിയോസ്‌ ഒന്നാമനാണ്‌ പ്രഥമ വ്യക്തി. കോട്ടയം 
എം.ഡി. സെമിനാരിയും പരുമല സെമിനാരിയും സ്ഥാപിക്കുകയും നവീക 
രണക്കാര്‍ കൈവശപ്പെടുത്തിയ കോട്ടയം പഴയസെമിനാരി ഒരു ദശാബ്ദം കേസ്‌ 
നടത്തി വീണ്ടെടുക്കുകയും ചെയ്ത സഭാതേജസ്‌ പുലിക്കോട്ടില്‍ ജോസഫ്‌ 
മാര്‍ ദീവന്നാസിയോസ്‌ രണ്ടാമനാണ്‌ ദ്വിതീയ വ്യക്തി. 


1816 മുതലുള്ള കാലത്ത്‌ മലങ്കര മ്രെതാപ്പോലീത്താമാര്‍ കാലം ചെയ്ത 
പ്പോള്‍ ഇടക്കാല മലങ്കര മ്മരെതാപ്പോലീത്തായായി ഭരണം നയിച്ച കിടങ്ങന്‍ 
മാര്‍ പീലക്സീനോസും കുന്നംകുളം സ്വദേശിയാണ്‌. 


കുന്നംകുളംകാരുടെ സഭാസ്്‌നേഹവും വീറും വാശിയും പ്രതിഫലിപ്പിക്കു 
ന്നതാണ്‌ 1806-ലെ ആര്‍ത്താറ്റ്‌ പടിയോല. എല്ലാ വിദേശ സഭാ മേധാവിത്തങ്ങ 
ളെയും ആ പടിയോല തള്ളിപ്പറഞ്ഞു. കുന്നംകുളം ന്രസാണികളുടെ കാതോ 
ലിക്കാമാരോടും സഭാപിതാക്കന്മാരോടും ഉണ്ടായിരുന്ന സ്നേഹവും ബഹു 
മാനവും പൌലോസ്‌ രണ്ടാമന്‍ ബാവാ മിക്ക പ്രസംഗങ്ങളിലും എടുത്തു പറ 
ഞ്ഞിരുന്നു. കുന്നംകുളംകാരന്‍ ആണെന്നതില്‍ ബാവാ എല്ലായ്പ്പോഴും അഭി 
മാനം കൊണ്ടിരുന്നു. 





സഹോദരനും കുടുംബത്തിനുമൊപ്പം 


1/0. 04 പഠ. 29 


106 ഠ്വ 0൧-0൨ പഥ 85൩ 0-ള്‍ഠട൦ 


ി 
ക്‌ 


“എടാ മോനെ, നി എനിക്ക്‌ വഴി കാട്ടാനാണ്‌ 
വന്നത്‌. ഏന്റെ പെട്ടിയെടുക്കാനല.” 
റ ടി 1] 


പരിശുദ്ധ ബാവ നിയുക്ത മ്മരെതാന്‍ പോള്‍ റമ്പാനായി പരുമലയില്‍ താമ 
സിക്കുന്ന കാലം. എന്റെ ഇടവകപള്ളിയില്‍ ഒരു കല്യാണത്തിന്‌ ക്ഷണിക്കപ്പെട്ട 
റമ്പാച്ചനെ പള്ളിയിലേക്ക്‌ കൂട്ടിക്കൊണ്ടു വരാന്‍ വീട്ടുടമ ഏഴരപറയില്‍ തങ്ക 
ച്ചായന്‍ എന്നെ ചുമതലപ്പെടുത്തി. ഞാന്‍ പരുമലയില്‍ ചെന്ന്‌ ആഗമന ഉദ്ദേശ്യം 
അറിയിച്ചു. റമ്പാച്ചന്‍ ഒരുങ്ങിയിരിക്കുകയായിരുന്നു. അന്നു ഞങ്ങളുടെ നാട്ടില്‍ 
യാത്രാസായകര്യം ഇല്ല. ബോട്ട സര്‍വ്വീസാണ്‌. ബോട്ടജട്ടിയില്‍ എത്തിയപ്പോള്‍ 
ബോട്ട അല്പം നേരത്തെ പോയി കഴിഞ്ഞിരുന്നു. ബോട്ട കിട്ടിയിരുന്നെങ്കില്‍ 
ഞങ്ങളുടെ പള്ളിക്കടവ്‌ ബോട്ടജെട്ടിയില്‍ ഇറങ്ങാം. തൊട്ടടുത്തു പള്ളിയാണ്‌. 
പിന്നെ പരുമലകടവില്‍ ചെന്നു. കാറും ഒന്നും ഇല്ല. ഓട്ടോ അന്നു പരുമല 
കടവില്‍ വന്നിട്ടില്ല. എന്തു ചെയ്യുമെന്ന്‌ റമ്പാച്ചന്‍ എന്നോട്‌ ചോദിച്ചു. ഒരു 
പധ ബസ്സ്‌ തേവേരിക്കുണ്ട്‌. പക്ഷേ, ബസ്സ്‌ ഇറങ്ങി പള്ളിയിലേക്ക്‌ 2 കിലോ 
മീറ്റര്‍ നടക്കണമെന്നു ഞാന്‍ പറഞ്ഞു. വണ്ടി വരട്ടെ പോകാമെന്നു റമ്പാച്ചന്‍ 
പറഞ്ഞു. 10 മിനിട്ട കഴിഞ്ഞു ബസ്സ്‌ വന്നു. ഞങ്ങള്‍ അതില്‍ കയറി തേവേരി 
യില്‍ ഇറങ്ങി. അന്നു തേവേരിയില്‍ പാലം വന്നിട്ടില്ല. കടത്തു കയറി ഇറങ്ങണം. 
റമ്പാച്ചന്റെ കൈയില്‍ കാപ്പയുള്ള പെട്ടിയുണ്ട്‌. ഞാന്‍ പെട്ടി ചോദിച്ചു. ഞാന്‍ 
പിടിച്ചോളാമെന്ന്‌ പറഞ്ഞു. റമ്പാച്ചന്‍ എന്നോട പറഞ്ഞു, “എടാ മോനേ, നീ 
വഴി കാണിക്കാനാണ്‌ വന്നത്‌. പെട്ടി എടുക്കാനല്ല.” 


രണ്ടാം കൃഷി സമയത്തു മഴ നനഞ്ഞു കച്ചി കിടക്കുന്ന ആ ബണ്ടു 
റോഡിലൂടെ 2 കിലോമീറ്റര്‍ സാമാന്യം വലിയ പെട്ടി എടുത്തു നടന്ന്‌ പള്ളിയില്‍ 
എത്തിയ ആ വലിയ മനസ്സിന്റെ ഉടമയായ ഇടയനെ കണ്ട്‌ എന്റെ ഇടവക്കാരും 
നാട്ടുകാരും ഞെട്ടിത്തരിച്ചു. അല്പം വിശ്രമിക്കാന്‍ വികാരിയച്ചന്‍ പറഞ്ഞു. 
“വേണ്ട. ഇപ്പോള്‍തന്നെ സമയം വൈകി. ഞാന്‍ നിമിത്തം ജനങ്ങള്‍ ബുദ്ധിമു 
ടടണ്ടായെന്നു'” പറഞ്ഞു ശുശ്രൂഷ ആരംഭിച്ചു. 


“എടാ മോനെ, നീ എനിക്ക്‌ വഴി കാട്ടാനാണ്‌ വന്നത്‌. എന്റെ പെട്ടിയെടു 
ക്കാനല്ല.” ഈ വാക്കുകള്‍ ഇന്നും എന്റെ കാതുകളില്‍ മുഴങ്ങുന്നു. 


- രാജു തുമ്പുങ്കല്‍, നിരണം 


കോട്ടയം: മലങ്കരസഭയില്‍ ഒരേ സമയം എട്ടു ഭ്രദാസനങ്ങളുടെ ഭരണചുമ 
തല വഹിച്ച കാതോലിക്കാ എന്ന അപൂര്‍വ ബഹുമതി പ. പൌലോസ്‌ രണ്ടാ 
മന്‍ ബാവായ്ക്ക്‌. മ്രെതാപ്പോലീത്തന്മാരുടെ മരണം, രാജി എന്നിവയെ തുടര്‍ന്ന്‌ 
ഭരണഘടനയിലെ 95-ാം പ്രകാരം ഏറ്റെടുത്ത ചെങ്ങന്നൂര്‍, മാവേലിക്കര, മല 
ബാര്‍, കോട്ടയം, ഇടുക്കി, സൌത്ത്‌ വെസ്റ്റ്‌ അമേരിക്ക എന്നിവയും; മെത്രാപ്പോ 
ലീത്താ ആയിരുന്നപ്പോള്‍ ഭരിച്ചുകൊണ്ടിരുന്ന കുന്നംകുളവും; കാതോലിക്കാ 
സ്ഥാനം ഏറ്റശേഷം മലങ്കര മ്മരെതാപ്പോലീത്താ നേരിട്ടു ഭരിക്കുന്ന ഭദ്രാസനം 
എന്ന നിലയില്‍ ഭരിച്ചുവന്ന കോട്ടയം സെന്‍ദ്രലും ഉള്‍പ്പെടെ എട്ടു ഭദ്രാസന 
ങ്ങളുടെ ഭരണമാണ്‌ പ. പൌലോസ്‌ രണ്ടാമന്‍ ബാവാ നടത്തിക്കൊണ്ടിരുന്നത്‌. 
കോട്ടയം സെന്‍(ര്ടരല്‍ ഒഴികെയുള്ള ഭ്രദാസനങ്ങളുടെ ഭരണത്തില്‍ തന്നെ സഹാ 
യിക്കാന്‍ സഹായ മ്മെതാപ്പോലീത്താമാരെ നിയമിച്ചിരുന്നു. 


2021 വധി ി2 റ്റാ 





100101! 


)1)00%% ൭1൮14 


[ട്‌ മം 





ഴ്‌ 


[] (_ 


ത്‌ 10000, 


ഗ്‌ ഥ്‌, ല്‌ പ ൧൨ 1, ൧ (. ലി | വ) 1 (_ 


മാര്‍ത്തോമ്മന്‍ പൈതൃകത്തിന്റെ 


സൌന്ദര്യം 


ഫാ.ഡോ. ജോണ്‍ തോമസ്‌ കരിങ്ങാട്ടില്‍ 





്‌ 





മരണത്തെക്കുറിച്ച്‌ പ്രവചിക്കുവാന്‍ കഴിഞ്ഞ മഹാപ്രതിഭയായിരുന്നു പ. 
പൌലോസ്‌ ദ്വിതീയന്‍ കാതോലിക്കാ ബാവ (1946-2021 ). ഒരു പ്രഭാഷണത്തില്‍ 
അദ്ദേഹം പറഞ്ഞു: “എന്റെ ആരോഗ്യത്തേക്കാളും എന്റെ ജീവനേക്കാളും 
ഞാന്‍ ഗൌരവമായി കാണുന്നത്‌ പ. സഭയുടെ അന്തസത്തയും പ. സഭയുടെ 
അഭിമാനവുമാണ്‌. ഞാന്‍ ഇന്നു ജീവിച്ചാല്‍ ജീവിച്ചു. ഇന്നു മരിച്ചാല്‍ മരിച്ചു. 
ഞാന്‍ മരിച്ചാലും മറ്റൊരാള്‍ കാതോലിക്കായായി ഇവിടെ ഉയര്‍ന്നു വരും. സഭ 
യ്ക്ക്‌ അനാഥത്വം ഉണ്ടാകുകയില്ല. അതുകൊണ്ട്‌ എന്റെ ജീവനെക്കാളും ആരോ 
ഗൃത്തേക്കാളും അധികം മലങ്കര സഭയുടെ സത്ൃത്തിനും അന്തസ്സിനും അഭിമാ 
നത്തിനുമാണ്‌ ഞാന്‍ പ്രാധാന്യം നല്‍കുന്നത്‌.” മലങ്കര ഓര്‍ത്തഡോക്സ്‌ 
സഭയുടെ സ്വാതന്ത്ര്യവും സത്വവും സംരക്ഷിച്ചു പിതാവാണ്‌ പ. പൌലോസ്‌ 
ദ്വിതീയന്‍ ബാവ. 


€ 


സഭയില്‍ ഇന്നു പൌരുഷമുള്ള ന്രസാണികള്‍ ഉണ്ട്‌. വടക്കും തെക്കും 
ഉണ്ട്‌. അതുകൊണ്ട ഒരു അടിമത്വം ഇവിടെ വാഴുവാന്‍ എന്റെ കാലത്ത്‌ അനുവ 
ദിക്കുകയില്ല. ചിലപ്പോള്‍ എന്റെ ജീവന്‍ വേഗം അവസാനിക്കുമായിരിക്കും. 
അതിനുള്ള വഴി കുറെയൊക്കെ ഞാന്‍ കാണുന്നുണ്ട്‌. പൌരുഷമുള്ള നമ്മള്‍ 
ആര്‍ക്കും അടിമകള്‍ അല്ല എന്നു പറയുവാനുള്ള തന്റേടം ഉണ്ടാകണം. 


ഇതും പരിശുദ്ധ പൌലോസ്‌ ദ്വിതീയന്‍ കാതോലിക്കാ ബാവായുടെ നിഷ്ക 
ളങ്ക പ്രവാചക ശബ്ദമായിരുന്നു. 


സ്വന്തം ജീവന്‍ തൃജിക്കേണ്ടി വന്നാലും മലങ്കര സഭയുടെ സ്വത്വവും സ്വാത 
ന്ത്ര്യവും ദേശീയതയും സംരക്ഷിക്കും എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ദര്‍ 
ശനം. അതിനായി “നിയമത്തിന്റെയും സത്ൃത്തിന്റെയും ദൈവാശഗ്രയത്തി 
ന്റെയും വഴികളിലൂടെ മലങ്കര സഭയെ സമ്പൂര്‍ണ്ണ സ്വാര്ര്രന്ര്യമുള്ള സഭ 
യാക്കും.” ഇത്‌ പ. ബാവായുടെ ദ്യഡാനിശ്ചയമായിരുന്നു. 


രാഷ്ട്രീയ ഭരണാധികാരികളോടും സഭയിലെ ചില നേതാക്കളോടും സന്ധി 
യില്ലാതെ കലഹിച്ചതും പോരാടിയതും സഭയില്‍ ശാശ്വത സമാധാനത്തിന്റെ 
വഴികള്‍ തുറക്കുന്നതിനു വേണ്ടിയായിരുന്നു. “സമാധാനത്തിന്റെ തട്ടി കൂട്ടു 
സമവാക്യങ്ങളെ” നഖശിഖാന്തം പ.ബാവ എതിര്‍ത്തിരുന്നു. 


കാന്‍സര്‍ രോഗം 2020 ല്‍ സ്ഥിരികരിച്ചപ്പോള്‍ അമേരിക്കയില്‍ ചികില്‍ 
സയ്ക്ക്‌ അവസരം ലഭിച്ചിട്ടും പരുമല കാന്‍സര്‍ സെന്റര്‍ വിട്ടുപോകാന്‍ പ. 
ബാവ തയ്യാറായില്ല. കാന്‍സര്‍ രോഗത്തെ നിര്‍ഭയമായി നേരിട്ടു. നിങ്ങള്‍ 
എനിക്കു വേണ്ടി പ്രാര്‍ത്ഥിക്കണം. ഏതു രോഗത്തേയും കൈ നീട്ടി സ്വീകരി 
ക്കുവാനുള്ള മാനസികാവസ്ഥയാണ്‌ എനിക്കുള്ളത്‌” എന്ന്‌ പ. ബാവ പ്രസംഗ 
ങ്ങളില്‍ ആവര്‍ത്തിച്ചു. എന്ത നാള്‍ ജീവിച്ചു എന്നതിനെക്കാള്‍ എങ്ങനെ 
ജീവിച്ചു എന്നതിനാണ്‌ പ്രാധാന്യം എന്നും അദ്ദേഹം പഠിപ്പിച്ചു. 


മലങ്കര സഭയുടെ 1934 ലെ സഭാ ഭരണഘടനയുടെയും 2017 ലെ സുപ്രീം 
കോടതി വിധിയുടെയും പശ്ചാത്തലത്തില്‍ സഭയെ ശാന്തി തുറമുഖത്ത്‌ 
എത്തിക്കുന്ന പ്രയാണത്തിലായിരുന്നു പ. ബാവ. 


മലങ്കരസഭയുടെ ചരിത്രം 'കുന്നംകുള'വുമായി അഭേദ്യമായി ബന്ധപ്പെട്ട 
താണ്‌. സുറിയാനി ക്രിസ്ത്യാനികള്‍ തിങ്ങിപ്പാര്‍ത്ത പ്രാചീന നഗരമായ 
'കുന്നംകുളങ്ങര' ബ്രിട്ടീഷ ഭരണകാലത്താണ്‌ “കുന്നംകുളം” എന്നറിയപ്പെട്ടത്‌. 
കുന്നുകളും കുളങ്ങളും നിറഞ്ഞ പ്രദേശമാണ്‌ കുന്നംകുളം. കുന്നംകുളത്തു 
നിന്നും മലങ്കര ഓര്‍ത്തഡോക്സ്‌ സഭയുടെ പ്രധാന ഭരണസാരഥ്യം ഏറ്റെടുത്ത 





പ്രഗത്ഭരായ രണ്ട്‌ മലങ്കര മ്രെതാപ്പോലീത്തന്മാരുണ്ട്‌. പഴയ സെമിനാരി സ്ഥാപ 
കന്‍ പുലിക്കോട്ടില്‍ ജോസഫ്‌ മാര്‍ ദീവന്നാസിയോസും (1740-1816), കോട്ടയം 
എം.ഡി. സെമിനാരി, പരുമല സെമിനാരി എന്നിവയുടെ സ്ഥാപകന്‍ പുലി 
ക്കോട്ടില്‍ ജോസഫ്‌ മാര്‍ ദീവന്നാസിയോസ്‌ രണ്ടാമനും (1833-1909). മൂന്നാം 
സഹ്രസാബ്ദത്തില്‍ മലങ്കരസഭയെ നയിക്കുന്നതിന്‌ കുന്നംകുളം മലങ്കര 
സഭയ്ക്ക്‌ നല്‍കിയ മൂന്നാമത്തെ പ്രധാന മേല്‍പട്ടക്കാരനായിരുന്നു മലങ്കര 
മ്രെതാപ്പോലീത്തായും കാതോലിക്കായുമായ പരിശുദ്ധ ബസേലിയോസ്‌ 
പൌലോസ്‌ ദ്വിതീയന്‍ കാതോലിക്കാ ബാവാ. 


തിരുവല്ലയില്‍ 1982 ഡിസംബര്‍ 28-ന്‌ നടന്ന മലങ്കര സുറിയാനി 
ക്രിസ്ത്യാനി അസോസിയേഷന്‍, എറണാകുളം സെന്‍റ്‌ മേരീസ്‌ പള്ളിയുടെ 
സഹവികാരി (1976-1983) ഫാ. കെ. ഐ. പോളിനെ എപ്പിസ്‌കോപ്പാ സ്ഥാന 
ത്തേക്ക്‌ തെരഞ്ഞെടുക്കുമ്പോള്‍ പ്രായം 36 വയസ്‌ മാത്രം. 1985-ല്‍ ആരംഭിച്ച 
കുന്നംകുളം ഭ്രദാസനത്തിന്‍റെ ചുമതല 39-ാം വയസ്സില്‍ സ്വീകരിച്ചു. നിയുക്ത 
കാതോലിക്കാ സ്ഥാനം 60-ാം വയസ്സില്‍ ലഭ്യമായി. നാലു വര്‍ഷം നിയുക്ത 
കാതോലിക്കായായി ശുശ്രൂഷിച്ചു (2006-2010). കാതോലിക്കായായി 11 വര്‍ഷം 
സഭയെ നയിച്ചു. 


മലങ്കര ഓര്‍ത്തഡോക്‌സ്‌ സഭയുടെ പ്രധാന മേലദ്ധ്ൃക്ഷനായി 2010 
നവംബര്‍ ഒന്നിന്‌ 64-ാം വയസ്സില്‍ സ്ഥാനമേല്‍ക്കുവാനുള്ള വിളിയും നിയോ 
ഗവും ലഭിച്ചു. ആത്മാര്‍ത്ഥമായും സുതാര്യമായും സഭയെ നയിക്കുക എന്നതാ 
യിരുന്നു പ. പൌലോസ്‌ ദ്വിതീയന്‍ കാതോലിക്കാ ബാവായുടെ പ്രമാണം. 


കൃര്തിമത്വമില്ലാത്ത സംഭാഷണശൈലിയും സത്യസന്ധമായ പ്രതി 
പാദനരീതിയും വെളിപ്പെടുത്തുന്നത്‌ ജീവിതത്തിന്‍റെ സുതാര്യതയാണ്‌. കാശ 
ലങ്ങള്‍ ഉപയോഗിക്കാതെ സുതാര്യമായി ഇടയദാത്യം നിര്‍വഹിക്കും. ജീവിത 
ത്തില്‍ ആത്മാര്‍ത്ഥതയും സത്യസന്ധതയും മുറുകെ പിടിക്കുവാനുള്ള ബാല 
പാഠം കുടുംബത്തില്‍ നിന്നും ഇടവക പള്ളിയില്‍ നിന്നും ലഭിച്ചതാണ്‌. 














സാമൂഹിക സഭാ ശുശ്രൂഷകളില്‍ സ്വീകരിച്ചത്‌ ഉറച്ച നിലപാടുകളും നീതി 
പൂര്‍വ്വമായ സമീപനങ്ങളുമാണ്‌. ജീവിത നിഷ്ഠകളിലും ഇടപെടലുകളിലും 
നിറഞ്ഞത്‌ ലാളിത്യവും ദൈവകൃപയുടെ പ്രകാശവുമാണ്‌. പ. പൌലോസ്‌ ദ്വിതീ 
യന്‍ കാതോലിക്കാ ബാവായുടെ സമീപനത്തിന്‍റെ അകവും പുറവും 
സുതാര്യം. തെറ്റെന്ന്‌ തോന്നിയാല്‍ ആരോടും നേരിട്ട അത്‌ പറയും. അവയുടെ 
അവതരണത്തിലും ഭാഷയിലും കാപട്യമോ തന്ത്രങ്ങളോ ഉണ്ടായിരിക്കില്ല. അവ 
തുറന്ന മനസ്സോടും ആത്മാര്‍ത്ഥതയോടുമുള്ള നിരീക്ഷണങ്ങളായിരിക്കും. 
പ്രത്യേകിച്ച്‌ സഭയുടെയും സമൂഹത്തിന്‍റെയും പൊതുനന്മയ്ക്ക്‌ ഏവര്‍ക്കും 
ആത്മാര്‍ത്ഥതയും സുതാര്യതയും ഉണ്ടാകണമെന്നും പ. ബാവാ ഉറച്ചു വിശ്വ 
സിച്ചിരുന്നു. എല്ലാ മാസവും 48 മണിക്കൂര്‍ മൌന്രവതത്തില്‍ ഏകാന്തമായി 
പ്രാര്‍ത്ഥിക്കുവാനും ധ്യാനിക്കുവാനും 75 വയസിലും സമയം കണ്ടെത്തിയി 


രുന്നു. ഏത്‌ പ്രതികൂലതയേയും അതിജീവിക്കുവാനുള്ള നിശ്ചയദാര്‍ഡ്യം 
ധീരതയും സ്വതസിദ്ധമായിരുന്നു. 


മലങ്കരസഭയുടെ അന്തര്‍ദേശീയ - എക്യുമെനിക്കല്‍ സഭാ ബന്ധങ്ങള്‍ 1937 
ലെ എഡിന്‍ബറോ സമ്മേളനം മുതല്‍ ആരംഭിച്ചതാണ്‌. പ. പൌലോസ്‌ ദ്വിതീ 
യന്റെ കാലത്താണ്‌ എക്യുമെനിക്കല്‍ ബന്ധങ്ങള്‍ക്ക്‌ പുത്തന്‍ കാഴ്ചപ്പാടുകള്‍ 
പകര്‍ന്നത്‌. ഇക്കാലത്ത്‌ സഭാ തലവന്മാരുടെ പരസ്പര സന്ദര്‍ശനങ്ങളും സഹ 
കരണങ്ങളും ഉദയ കക്ഷി ബന്ധങ്ങളും വ്യാപകമായി. 


ക്ടര്‍ ടം ലി 4 5 - ത്തി 
[ പാമ ച ത. 


എക്യുമെനിക്കല്‍ --സഭാന്തരബന്ധങ്ങള്‍ ശക്തിപ്പെടുത്തുന്നതിനായി നിര 
വധി രാജ്യാന്തര യാത്രകളും സംവാദങ്ങളും പ. പൌലേസ്‌ ദ്വിതീയന്‍ കാതോ 
ലിക്കാ ബാവാ നടത്തി. കെയ്റോ (2012), എത്യോപ്യ (2013), വത്തിക്കാന്‍ (2013), 
ഇംഗ്ലണ്ടിലെ ലാംബത്ത്‌ (2013), വിയന്ന (2013), അര്‍മ്മീനിയ (2015), ബെയ്റൂട്ട 
(2015), ജര്‍മ്മനി (2017), എത്യോപ്യ (2017), റക്ഷ്യ (2019 ) എന്നിവിടങ്ങളില്‍ 


നടത്തിയ വിവിധ സഭാ സമ്മേളനങ്ങളും ഉഭയകക്ഷി ചര്‍ച്ചുകളും ്രദ്ധേയ 
മാണ്‌. 


ര്‌ ! 
യ 
! 
ി 
ൽ 


കോപ്റ്റിക്ക്‌ സഭയുടെ പ. പോപ്പ്‌ തെവദ്രോസുമായും (2012), പ. ഫ്രാന്‍ 
സിസ്‌ മാര്‍പാപ്പായുമായും (2013), മത്ഥ്യാസ്‌ പാത്രിയര്‍ക്കീസ്‌ ബാവായുമായും 
(2013), പ. കരേക്കിന്‍, പ. അരാം എന്നീ കാതോലിക്കാമാരുമായും (2015), 
അന്ത്യോ ഖ്യന്‍ സഭയുടെ പാത്രിയര്‍ക്കീസ്‌ പ. അപ്രം രണ്ടാമന്‍ (2015 ), പ. 
ഇഗ്നാത്തിയോസ്‌ യൌനാന്‍ പാരതിയര്‍ക്കീസ്‌ ബാവായുമായും (2015) റക്ഷ്യന്‍ 
പാര്രതിയര്‍ക്കീസ്‌ പ. കിറിള്‍ ബാവായുമായും കൂടിക്കാഴ്ചകള്‍ നടത്തിയിട്ടുണ്ട്‌. 


ടിബറ്റന്‍ ആത്മീയാചാര്യന്‍ ദലൈലാമായുമായി എറണാകുളത്തും (2012) 


പ. പോപ്പ്‌ ര്രാന്‍സിസ്‌ മാര്‍പാപ്പായുമായി വത്തിക്കാനിലും നടത്തിയ (2013) 
കൂടിക്കാഴ്ചകളും ശ്രദ്ധേയമാണ്‌. 


ഈജിപ്റ്റിലെ കെയ്‌റോയില്‍ കോപ്റ്റിക്‌ ഓര്‍ത്തഡോക്സ്‌ സഭയുടെ തല 
വന്‍ പ. തെവദ്രോസ്‌ രണ്ടാമന്‍ പോപ്പിന്റെ സ്ഥാനരോഹണത്തിലും (2012), ന്ന്‌ | ന 
ആഡിസ്‌ അബാബയില്‍ എത്യോപ്യന്‍ ഓര്‍ത്തഡോക്സ്‌ സഭയുടെ തലവന്‍ ക്‌ ക്ക്‌: ണാ ലി 
പ. ആബുനാ മത്ഥിയാസ്‌ പഠ്രതിയര്‍ക്കീസിന്റെ സ്ഥാനാരോഹണത്തിലും സ പ ചങ്ങരം ്ി്യ്ിട്ിനി 
(2013), ഇംഗ്ലണ്ടിലെ ആഗ്ലിക്കന്‍ ആസ്ഥാനമായ ലാംബത്തില്‍ നടന്ന എക്യുമെ 
നിക്കല്‍ സമ്മേളനത്തിലും (2013), അര്‍മ്മീനിയന്‍ വംശവിച്ചേദനത്തിന്റെ (1915) 
ശതാബ്ദി അനുസ്മരണത്തിലും (2015), ജര്‍മ്മനിയില്‍ മാര്‍ട്ടിന്‍ ലൂഥറിന്റെ മത 
നവീകരണത്തിന്റെ 500 വാര്‍ഷികത്തിലും (2017) മുഖ്യാതിഥിയായി പങ്കെടുത്തു. 


വ ഴം ല്‍ 


[; 





ത്തില്‍ സഭയില്‍ പവിത്രമായ ക്രിസ്തീയ ഉത്തരവാദിത്വം സുപ്രിംകോടതി 


വിധികളുടെയും 1934 ലെ സഭാ ഭരണഘടനയുടെയും അടിസ്ഥാനത്തില്‍ 


നിര്‍വഹിക്കപ്പെടുവാന്‍ പദ്ധതികളും മാര്‍ഗ്ഗങ്ങളും ആവിഷ്ക്കരിക്കാന്‍ ശ്രമിച്ചു. 
“തര്‍ക്കം നിലനില്‍ക്കാത്ത ഒരു മലങ്കര സഭയാണ്‌ ഉണ്ടാകേണ്ടത്‌. വ്യവഹാര 
രഹിത സഭയാണ്‌ എന്റെ ലക്ഷ്യം” എന്ന്‌ പ.ബാവ 2019 മുതല്‍ പ്രഭാഷണ 
ങ്ങളില്‍ ആവര്‍ത്തിച്ച്‌ പ്രഖ്യാപിച്ചിരുന്നു. 


എത്യോപ്യന്‍ സഭയുടെ ആഡിസ്‌ അബാബായിലെ മെസ്ക്കല്‍ ആഘോഷ 
ത്തില്‍ (2017) മുഖ്യ കാര്‍മ്മികനായി. 


റഷ്യ്യന്‍ സഭയും മലങ്കര സഭയും തമ്മിലുണ്ടായ ബന്ധം കൂടുതല്‍ ശക്തി 
പ്പെടുത്താന്‍ റഷ്യന്‍ പാ്രിയര്‍ക്കീസ്‌ പ. കിറിള്‍ ബാവായുമായി മോസ്ക്കോ 
യില്‍ സംഭാഷണം നടത്തി, ഉദയ കക്ഷി ബന്ധത്തിന്‌ സമിതി രൂപീകരിച്ചു. 
ആതുര ശുധ്രൂഷ, കലാസാംസ്‌കാരികത , വേദശാസ്ര്ര വിദ്യാഭ്യാസം എന്നിവ 
യില്‍ പരസ്പര ബന്ധം വ്യാപിപ്പിക്കുവാനുള്ള ശ്രമങ്ങള്‍ നടന്നു. സഭാ ഭേദ 


മെന്യ വിശാല എക്യൂമിനിക്കല്‍ ബന്ധങ്ങള്‍ക്ക്‌ പ. പൌലേസ്‌ ദ്വിതീയന്‍ ബാവ 
നേതൃത്വം നല്‍കി. 


പ. പൌലോസ്‌ ദ്വിതീയന്‍ കാതോലിക്കാ ബാവായുടെ പ്രഭാഷണങ്ങളും 
ദര്‍ശനങ്ങളും വെളിപ്പെടുത്തുന്നത്‌ ക്രിസ്തീയ അനുരഞ്ജനത്തിന്‍റെയും 
ശാശ്വത സമാധാനത്തിന്റെയും സാമൂഹിക നീതിയുടെയും ശബ്ദമാണ്‌. അനീ 
തിയുടെയും സംഘര്‍ഷങ്ങളുടെയും യുദ്ധങ്ങളുടെയും സമകാലിക പശ്ചാത്തല 


1/0. 04 പഠ. 29 


106 ഠ്വ 0൧-0൨ പഥ 8൩൨ 0൧-1ള്‍ഠട൦ 


എറണാകുളം മറൈന്‍ ഡ്രൈവില്‍ 2012 നവംബര്‍ 25 ന്‌ നടന്ന കാതോലി 


ക്കേറ്റ്‌ ശതാബ്ദി മഹാ സമ്മേളനത്തില്‍ പ. പൌലോസ്‌ ദ്വിതീയന്‍ കാതോലിക്കാ 
പറഞ്ഞു: 


“നമുക്ക്‌ ഒരു സ്വപ്നം ഉണ്ട്‌. നാം ഒന്നാണ്‌. നമുക്ക്‌ ഒരേ വിശ്വാസവും ഒരേ 
ആരാധനയും. നമുക്ക്‌ സമാധാനം വേണം. നാം ഒരു കൂടാരത്തില്‍ വസിക്കുന്ന 
വരാകണം. ഒരു ശരീരമായി ദൈവത്തെ ആരാധിക്കുന്നവരാകണം.” 


എന്നാല്‍, മലങ്കരസഭയില്‍ ശാശ്വത സമാധാനത്തിനും സമ്പൂര്‍ണ്ണ വ്യവ 


ഹാരരഹിത സഭയ്ക്കായുള്ള അന്വേഷണത്തിനും മദ്ധ്യേയാണ്‌ എഴുപത്തി 
യഞ്ചാം വയസില്‍ അപ്രതീക്ഷിത വിയോഗം ഉണ്ടായത്‌. പറുദീസയുടെ അവ 
കാശത്തിലേക്ക്‌ യാധ്രയായ മാര്‍ത്തോമ്മന്‍ പൈതൃകത്തിന്റെ സൌന്ദര്യമായ 
പ്‌. പൌലോസ്‌ ദ്വിതീയന്‍ ബാവായ്ക്ക്‌ വിനീതമായ പ്രണാമം! വി 


2021 വധി ി2 റ്റ 7 





1/0. 04 പഠ. 29 106 ്ഥ/ഥ 0൧-0-൮൧ പഥ 8൩൨ 0൧-1ള്‍ഠട൦ ൧021 പഥി 2 റ്റ 







കോട്ടയം: കുന്നംകുളം ദേശക്കാരനും മുന്‍ഗാമിയുമായ സഭാതേജസ്‌ പുലി 
ക്കോട്ടില്‍ ജോസഫ്‌ മാര്‍ ദീവന്നാസ്യോസ്‌ രണ്ടാമന്റെ ഓര്‍മ്മ അദ്ദേഹം കബ 
റടങ്ങിയിരിക്കുന്ന പഴയസെമിനാരിയില്‍ ആചരിക്കുന്ന ദിവസമാണ്‌ പ. 
പൌലോസ്‌ രണ്ടാമന്‍ ബാവാ വിടവാങ്ങിയത്‌. ബാവായുടെ ആദര്‍ശ പുരുഷ 
നായിരുന്ന പുലിക്കോട്ടില്‍ രണ്ടാമന്‍ തിരുമേനിയെക്കുറിച്ച്‌ അദ്ഭുതാദരവുക 
ളോടെ ബാവാ പല പ്രസംഗങ്ങളിലും പറഞ്ഞിട്ടുണ്ട. അദ്ദേഹത്തെപ്പോലെ 
സഭാക്കേസില്‍ വലിയ വിജയം നേടാനും വിധി നടത്തിപ്പിലൂടെ പള്ളികള്‍ 
നടത്തിയെടുക്കാനും പൌലോസ്‌ രണ്ടാമന്‍ ബാവായ്ക്കും ഭാഗ്യമുണ്ടായി. 


ലി ളി റ 
പ്‌ മ ന ആം. 


ദലൈലാമയ്ക്കൊപ്പം കാതോലിക്കേറ്റ്‌ ശതാബ്ദി സമ്മേളനത്തില്‍. 


റ ടത്ങിയ മുന്നാമത്തെ 












ട്ടയത്ത്‌ 
ലാട കാ ട്ട ള്‍ 
) സഭാപിതാവ 


കോട്ടയം: കുന്നംകുളം ദേശത്തുനിന്നും കോട്ടയത്ത്‌ എത്തി ഇവിടെ 
കബറടങ്ങുന്ന മൂന്നാമത്തെ സഭാപിതാവാണ്‌ പ. പൌലോസ്‌ രണ്ടാമന്‍ ബാവാ. 
പഴയസെമിനാരി സ്ഥാപകന്‍ പുലിക്കോട്ടില്‍ ജോസഫ്‌ മാര്‍ ദിവന്നാസിയോസ്‌ 
ഒന്നാമന്‍, എം.ഡി. സെമിനാരിയും പരുമല സെമിനാരിയും സ്ഥാപിച്ച 
പുലിക്കോട്ടില്‍ ജോസഫ്‌ മാര്‍ ദീവന്നാസ്യോസ്‌ രണ്ടാമന്‍ എന്നിവരാണ്‌ 
കുന്നംകുളത്ത്‌ ജനിച്ചുവളര്‍ന്ന്‌ കോട്ടയത്തെ കര്‍മമണ്ഡലമാക്കി ഒടുവില്‍ 
കോട്ടയത്ത്‌ തന്നെ അന്ത്യവിശ്രമം കൊള്ളുന്നത്‌. രണ്ടുപേരും മുന്‍ സഭാ 
ക്രേന്ദമായ കോട്ടയം പഴയസെമിനാരിയിലാണ്‌ കബറടങ്ങിയിരിക്കുന്നത്‌. 


1/0. 04 പഠ. 29 


106 ്ഥഥ 0൧൨-0൨൧പ൧ഥട 8൩൨ ൧-ള്‍ഠട൦ 


ഫീലിപ്പോസ്‌ മാര്‍ 
ക്രിസോസ്റ്റം 
വലിയ മ്മെരതരാ 
പ്പോലിത്തായോ 
ടൊപ്പം. 


പൌലോസ്‌ തിരുമേനിയുടെ ഭാഗമാണോ, അതോ ഓര്‍ത്തഡോക്‌സ്‌ 
സഭയുടെ ഭാഗ്യമാണോ അദ്ദേഹം കാതോലിക്കാ ആയത്‌? ഞാന്‍ പറയും, ഓര്‍ 
ത്തഡോക്സ്‌ സഭയുടെ ഭാഗ്യം എന്ന്‌. 

സത്യവും നീതിയും സ്നേഹവും അല്ലാതെ മറ്റൊന്നും അദ്ദേഹത്തിന്‌ അറി 
ഞ്ഞുകൂടാ. വലുപ്പച്ചെറുപ്പം ഇല്ലാതെ, അദ്ദേഹം എല്ലാവരുടേയും സ്നേഹം 
നേടിയിരിക്കുന്നു. അദ്ദേഹം ജനത്തെ ഭരിക്കുന്നില്ല, സ്നേഹിക്കുകയാണ്‌. 


അദ്ദേഹത്തെ വെറുക്കുന്നവരെ നരകത്തിലും കയറ്റാന്‍ സാദ്ധ്യതയില്ല! 
നരകത്തിലെങ്കിലും പോകണമെങ്കില്‍, ബാവയെ സ്നേഹിക്കണം! മുഖസൌന്ദ 
ര്യംപോലെ, അദ്ദേഹത്തിന്‍റെ മനസ്സും സുന്ദരമാണ്‌. എന്നെപ്പോലെയൊക്കെ 
അവ രണ്ടും രണ്ടല്ല.” 


- ഡോ. ഫിലിപ്പോസ്‌ മാര്‍ ക്രിസോസ്റ്റം തിരുമേനി 


കൊരട്ടി അരമനയില്‍ വച്ച്‌ ഫാ. സി. സി. ചെറിയാന്റെ ശെമ്മാശ 
പട്ടംകൊട. സഹപാഠികളായ കെ. ഐ. പോള്‍, കെ. ടി. ഫിലിപ്പ്‌ 
എന്നിവര്‍ തിരുമേനിയുടെ രണ്ടുവശത്തും ആയി ഇരിക്കുന്നു (1972 
ജനുവരി 22.) 


2021 ധി ി2 റ്റ 





പധ 





ഓര്‍മ്മക്കുറിപ്പ്‌ 


'ഇതാ സാക്ഷാല്‍ ഇസ്രായേല്യന്‍, ഇവനില്‍ കപടമില്' 


00100 സി! 


॥॥॥ 


4 





് ( 








യൂഹാനോന്‍ മാര്‍ പോളിക്കര്‍പ്പോസ്‌ 


പരിശുദ്ധ ബസേലിയോസ്‌ മാര്‍ത്തോമാ പൌലോസ്‌ ദ്വിതീയന്‍ കാതോ 
ലിക്കാബാവാ 1973 ജൂണ്‍ 2-൦ തീയതി പൌരോഹിതൃത്തിലേക്ക്‌ ഉയര്‍ത്തപ്പെട്ട 
തിനുശേഷം ആദ്യ കാലങ്ങളില്‍ വിദ്യാര്‍ത്ഥിപ്രസ്ഥാനത്തില്‍ ആയിരുന്നു 
പ്രവര്‍ത്തിച്ചിരുന്നത്‌. സഭയുടെ അംബാസിഡര്‍ ആയിരുന്ന ഭാഗ്യസ്മരണാര്‍ഹ 
നായ തെയോഫിലോസ്‌ തിരുമേനിയുടെ വിദ്യാര്‍ത്ഥിപ്രസ്ഥാനത്തിലെ സഹ 
പ്രവര്‍ത്തക ഗണത്തിലെ ഉത്തമ പ്രവര്‍ത്തകനായിരുന്നു. തെയോഫിലോസ്‌ 
തിരുമേനിക്ക്‌ പ്രിയപ്പെട്ടവനുമായിരുന്നു. ആ കാലഘട്ടങ്ങളില്‍ പല സ്നേഹി 
തന്മാരെയും സമ്പാദിക്കാന്‍ കഴിഞ്ഞു. 


ഏകദേശം 5 വര്‍ഷക്കാലം എറണാകുളം സെന്റ്‌ മേരീസ്‌ പള്ളിയിലെ സഹ 
വികാരിയായിരുന്നു; 1984 ആരംഭം വരെ. ഈ കാലഘട്ടങ്ങളില്‍ പലപ്പോഴും 
പല ആവശ്യങ്ങള്‍ക്കും അവിടെ ചെല്ലുമ്പോഴൊക്കെയും ഈഷ്മളതയോടെ 
സംസാരിക്കാന്‍ കഴിഞ്ഞിട്ടുണ്ട്‌. ജോസഫ്‌ മാര്‍ പക്കോമിയോസ്‌ തിരുമേനി 
യുടെ പ്രിയവലയത്തിലായിരുന്നു പോളച്ചന്‍. തിരുമേനിയോടൊപ്പം അന്നവിടെ 
വന്ദ്യ ജോസഫ്‌ വെണ്ടറപ്പിള്ളി അച്ചനും, വന്ദ്യ ഒ. വി. ഏലിയാസ്‌ അച്ചനും 
ഉണ്ടായിരുന്നു. തിരുമേനി മ്മെതാപ്പോലീത്താ സ്ഥാനത്തേക്ക്‌ ഉയര്‍ത്തപ്പെട്ടു 
കഴിഞ്ഞ്‌ 1984 ഫെ്രുവരി 20 മുതല്‍ തിരുമേനിയുടെ പിന്‍ഗാമിയായി എനിക്ക്‌ 
എറണാകുളം പള്ളിയില്‍ പ്രവര്‍ത്തിക്കാന്‍ കഴിഞ്ഞതില്‍ സന്തോഷം 
തോന്നുന്നു. പക്കോമിയോസ്‌ തിരുമേനിയുടെയും, ബാവാ തിരുമേനിയുടെയും 
നിര്‍ദ്ദേശങ്ങള്‍ അവിടുത്തെ പ്രവര്‍ത്തനങ്ങള്‍ കൂടുതല്‍ ബലവും ശക്തിയും 
താങ്ങുമായിരുന്നു. അവിടെ പ്രവര്‍ത്തിച്ച 6 വര്‍ഷക്കാലം അതുകൊണ്ടുതന്നെ 
അനുഗ്രഹമായിരുന്നു. 


ഭാഗ്യസ്മരണാര്‍ഹനും സഭയുടെ ആരാധനാക്രമങ്ങളുടെ ഗുരുവും ആയി 
രുന്ന യൂഹാനോന്‍ മാര്‍ സേവേറിയോസ്‌ തിരുമേനിക്ക്‌ ക്ഷീണവും, ആരോഗ്യ 
പ്രശനങ്ങളും വര്‍ദ്ധിച്ചപ്പോള്‍ അദ്ദേഹത്തോട ഒപ്പമായിരിക്കുവാനായിട്ടാണ്‌ എറ 
ണാകുളം പള്ളിയില്‍ നിന്ന്‌ പ. ബസേലിയോസ്‌ മാര്‍ത്തോമാ മാത്യൂസ്‌ പ്രഥ 
മന്‍ ബാവാ എന്നെ കൊരട്ടി അരമന മാനേജരാക്കിയത്‌. അധികം താമസി 
യാതെ സേവേറിയോസ്‌ തിരുമേനി കാലം ചെയ്തുകഴിഞ്ഞ്‌ അവിടുത്തെ ചുമ 
തല പൌലോസ്‌ മാര്‍ മിലിത്തിയോസ്‌ തിരുമേനിക്കായിരുന്നു. അതും ഒരു അനു 
ശ്രഹമായിരുന്നു. അതിനുശേഷം വെട്ടിക്കല്‍ ദയറായിലെ പ്രവര്‍ത്തനസമയത്തും 
തിരുമേനിയുടെ കരുതല്‍ ഉണ്ടായിരുന്നു. മ്മെതാപ്പോലീത്താ സ്ഥാനത്തേക്ക്‌ 
ഉയര്‍ത്തപ്പെട്ടു കഴിഞ്ഞ്‌ മുന്‍കാലങ്ങളിലെ സ്നേഹവും പ്രിയവും തിരുമേനി 
യുടെ മനസ്സില്‍ ഉണ്ടായിരുന്നു എന്നത്‌ ഓര്‍ക്കുന്നു. 


പരിശുദ്ധ ബാവാ നമ്മില്‍ നിന്ന്‌ ശാരീരികമായി വേര്‍പെട്ടിരിക്കുന്നു. വാങ്ങി 
പ്പോയവര്‍ ആരാധനകളിലും, നാം ദൈവിക സംസര്‍ഗ്ൃഗത്തില്‍ ആയിരിക്കുമ്പോള്‍ 
ആ സമയത്തും കൂടെ ഉണ്ടായിരിക്കുമെന്നാണ്‌ വേദപുസ്തക അടിസ്ഥാന 
ത്തില്‍ നമ്മുടെ വിശ്വാസം. വിശ്വാസം എന്നു മാത്രം പറഞ്ഞാല്‍ പോരാ, എന്റെ 
ജീവിതാനുഭവത്തില്‍ അത്‌ തിരിച്ചറിഞ്ഞിരിക്കുന്നു. 


നമ്മുടെ കര്‍ത്താവ്‌ നഥാനിയേലിനെക്കുറിച്ച്‌ പറഞ്ഞു. “ഇതാ സാക്ഷാല്‍ 
ഇസ്രായേല്യന്‍, ഇവനില്‍ കപടമില്ല.” പരിശുദ്ധ ബാവയെക്കുറിച്ചും എനിക്ക്‌ 
പറയുവാനുള്ളത്‌ “ഇതാ സാക്ഷാല്‍ ന്രസാണി. ഇവനില്‍ കപടമില്ല” എന്നാണ്‌. 
ദൈവാശ്രയബോധത്തോടെ എല്ലാം തരണം ചെയ്യാന്‍ ശ്രദ്ധിച്ചുകൊണ്ടേയി 
രുന്നു. എല്ലാ മാസവും 36 മണിക്കൂര്‍ ഞാലിയാകുഴിയില്‍ മാര്‍ ബസേലിയോസ്‌ 
ദയറായില്‍, ഭാഗ്യസ്മരണാര്‍ഹനും, പ്രാര്‍ത്ഥനാമനുഷ്യനും ആയിരുന്ന ഈവാ 
നിയോസ്‌ തിരുമേനിയുടെ ദയറായില്‍ ധ്യാനത്തില്‍ കഴിഞ്ഞിരുന്നു. അതൊരു 
ഭാരമിറക്കിവെയ്ക്കലും പുതിയ ശക്തി പ്രാപിക്കലുമായിരുന്നു. മഹത്വമുള്ളവ 
നായ യെശയ്യാ സാക്ഷിക്കുന്നത്‌ ഇപ്രകാരമാണല്ലോ: “എങ്കിലും യഹോവയെ 
കാത്തിരിക്കുന്നവര്‍ ശക്തിയെ പുതുക്കും. അവര്‍ കഴുകന്മാരെപ്പോലെ ചിറക്‌ 
അടിച്ചു കയറും. അവര്‍ തളര്‍ന്നുപോകാതെ ഓടുകയും ക്ഷീണിച്ചു പോകാതെ 
നടക്കുകയും ചെയ്യും” (യെശ. 40:31). യെശയ്യായുടെ ഈ പ്രവചനം തിരുമേനി 





യുടെ ആത്മീയ ജീവിതത്തില്‍ അമ്പര്‍ത്ഥമായിരുന്നു. സഭാഭരണകാര്യത്തിലും 
ആത്മീയ ജീവിതത്തിലും ഒരു പച്ചയായ മനുഷ്യനെ ദര്‍ശിക്കുവാന്‍ നമുക്ക്‌ 
കഴിഞ്ഞു. 


ആത്മാര്‍ത്ഥതയും സുതാര്യതയും കൃതി മത്വമില്ലാത്ത സംഭാഷണ 
ശൈലിയും തിരുമേനിയുടെ പ്രത്യേകതയായിരുന്നു. പരിശുദ്ധ ബാവായില്‍ 
പ്രതിഫലിക്കുന്ന വിടര്‍ന്ന പുഞ്ചിരിയും, നിറഞ്ഞ മനസ്സും അദ്ദേഹത്തിലെ 
നിഷ്കപടതയുടെ സൌന്ദര്യം വര്‍ദ്ധിപ്പിച്ചിരുന്നു. ആചാര അനുഷ്ഠാനങ്ങളിലും, 
പ്രാര്‍ത്ഥനകളിലും കൊതിയോടെ ദൈവോന്മുഖമായി ജീവിച്ചയാളാണ്‌. പരി 
ശുദ്ധ സഭ ആഗോള സഭ എന്ന്‌ പറയുമ്പോള്‍ സഭയ്ക്ക്‌ ദേശീയമായ സ്വഭാവ 
ധാര ഉണ്ടാവണമെന്ന്‌ വിശ്വസിച്ചിരുന്നു. അതിനാല്‍ സഭ ഒരേസമയം സാര്‍വ 
ദേശീയവും ആഗോളവുമാണ്‌. സഭാമക്കള്‍ സത്യത്തിനും, ധര്‍മ്മത്തിനും, 
നീതിക്കുംവേണ്ടി അക്ഷീണം പ്രവര്‍ത്തിക്കണമെന്ന്‌ ആഹ്വാനം ചെയ്തിരുന്നു. 
ബാഹ്യമായ പുരോഗതിയെക്കാള്‍ കര്‍ത്താവിന്റെ തീരുമാനം അറിഞ്ഞ്‌ 
സാമൂഹ്യ പ്രതിബദ്ധതയോടെ ജീവിക്കുന്ന ഒരു തീര്‍ത്ഥാടന സമൂഹമായി സഭ 
വളരണമെന്ന്‌ ആഗ്രഹിച്ചിരുന്നു. അദ്ദേഹം പകര്‍ന്നുതന്ന നല്ല മാതൃകകളെ 
നമുക്ക്‌ പിന്‍പറ്റാം. ളള 





| ൧. 1. 


1100 ॥॥॥॥0॥ 11111 ॥॥ 


ട്‌ 1241൧ ഠറമ൨ലഠറഥറഠാ ൨ 





1 | ൧. വപ ലു ധധല% 





ലങ്കരസദയെ സമാനതകളില്ലാതെ സ്‌നേഹിച്ച പുണ്യാത്മാവ്‌ 


ഫിലിപ്പോസ്‌ റമ്പാന്‍ (ജ്യോതിസ്‌ ആശ്രമ) 


നിഷ്കളങ്കതയുടെ നിറവില്‍ ആഴത്തില്‍ മലങ്കരസഭയെ സമാനതകളി 
ല്ലാതെ സ്നേഹിച്ച പുണ്യാത്മാവ്‌. 
൮ 


തൃശ്ശൂര്‍ ജില്ലയില്‍ മങ്ങാട്‌ എന്ന കൊച്ചു ഗ്രാമം. അവിടെ മങ്ങാട മാര്‍ 
ഗ്രിഗോറിയോസ്‌ ഓര്‍ത്തഡോക്‌സ്‌ പള്ളിക്ക്‌ ഒരു വിളിപ്പാട്‌ അകലെയാണ്‌ 
കൊള്ളന്നൂര്‍ ഭവനം. ഒരു സാധാരണ കര്‍ഷക കുടുംബം. 


ആ കുടുംബത്തില്‍ ഐപ്പിന്റെയും പുലിക്കോട്ടില്‍ കുടുംബത്തിലെ കുഞ്ഞി 
റ്റിയുടെയും മൂന്നാമത്തെ മകനായി ജനിച്ച്‌ പഴഞ്ഞി സെന്റ്‌ മേരീസ്‌ കത്തീധ്ധ 
ലിലെ മദ്ബഹയില്‍ നിന്ന്‌ വി. മാമോദീസ ഏറ്റ്‌ പരിശുദ്ധ മാര്‍ത്തോമാ ശ്ലീഹാ 
യുടെ സിംഹാസനത്തില്‍ ഇന്ന്‌ ഭാഗ്യമോടെ വാണരുളുന്ന, കിഴക്കിന്റെ കാതോ 
ലിക്കാമാരുടെ ശ്രേണിയില്‍ തൊണ്ണൂറ്റി ഒന്നാമത്തെ കാതോലിക്കായും, 
കാതോലിക്കേറ്റ്‌ മലങ്കരയില്‍ സ്ഥാപിച്ച ശേഷം എട്ടാമത്തെ പൌരസ്ത്യ 
കാതോലിക്കായും, ഇരുപത്തിഒന്നാമത്‌ മലങ്കര മ്മരെതാപ്പോലീത്തായും . 


“എന്റെ ആരോഗ്യത്തേക്കാളും എന്‍റെ ജീവനേക്കാളും ഞാന്‍ ഗൌരവമായി 
കാണുന്നത്‌, പ. സഭയുടെ അന്തസത്തയും പരി. സഭയുടെ അഭിമാനവുമാണ്‌... 
അതുകൊണ്ട്‌ എന്റെ ജീവനെക്കാളും ആരോഗ്യത്തേക്കാളും അധികം മലങ്കര 
സഭയുടെ സത്ൃത്തിനും അന്തസ്സിനും അഭിമാനത്തിനുമാണ്‌ ഞാന്‍ പ്രാധാന്യം 
നല്‍കുന്നത്‌.” ഹൃദയ സ്പര്‍ശിയായ ഈ ഒരു വാചകം മതി നമുക്ക്‌ പരിശുദ്ധ 
ബാവയുടെ ഹൃദയത്തില്‍ തന്റെ സഭയെക്കുറിച്ചുള്ള കരുതല്‍ മനസ്സിലാക്കാന്‍. 
ഇസഡ്‌. എം. പാഠേട്ടിന്റെ വാക്കുകള്‍ കടമെടുത്താല്‍ ഒരു കോപ്പാ പായസ 
ത്തിന്‌ വേണ്ടി മലങ്കര സഭയുടെ സ്വാതന്ത്യം അടിയറ വെക്കാന്‍” പ. പിതാവ്‌ 
തയ്യാറായില്ല. അതിന്റെ പേരില്‍ പ. പിതാവിന്‌ നിരവധി അവഗണനകള്‍ 
ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട എങ്കിലും, അതിന്‌ കാരണക്കാരായവരോട സര്‍വ്വ 
ശക്തന്‍ “ക്ഷമിക്കട്ടെ” എന്ന്‌ പ്രാര്‍ത്ഥിക്കാനുള്ള ഹൃദയ വിശുദ്ധി പ. പിതാവ്‌ 
എന്നും കാത്തുസുക്ഷിച്ചിരുന്നു. 


2017 - ജൂലൈ 3-ന്‌ പ. തോമാശ്ലീഹായുടെ ദുഃഖ്റോനോ പെരുന്നാള്‍ ദിന 
ത്തില്‍ ദൈവത്തിന്റെ കൈയൊപ്പ്‌ ചാര്‍ത്തിയ സുപ്രീംകോടതി വിധി പ. 
പൌലോസ്‌ ദ്വീതീയന്‍ ബാവാ വാണരുളുന്ന കാലഘട്ടത്തില്‍ ഉണ്ടായി എന്നതു 
തന്നെ ആ പിതാവിന്റെ പ്രാര്‍ത്ഥനാ ജീവിതത്തിന്‌ ദൈവം നല്‍കിയ പ്രതിഫ 
ലമാണ്‌ എന്നതില്‍ ആര്‍ക്കും സംശയം വേണ്ട. 


2019 സെപ്റ്റംബര്‍ 10,11 തീയതികളില്‍ (തിരുവോണ നാള്‍ ദിവസം) നട 
ത്തപ്പെട്ട “ജ്യോതിസ്‌ ആശ്രമത്തിന്റെ കുദാശക്കായി അഹമ്മദാബാദ്‌ ഭ്രദാസ 
നത്തിലേക്ക്‌ എഴുന്നെള്ളി വന്ന പ. ബാവായെ, ഭ്രദാസനാധിപനായ ഡോ. 
ഗീവര്‍ഗ്ഗീസ്‌ മാര്‍ യൂലിയോസ്‌ മ്മെതാപ്പോലീത്തായുടെ നേതൃത്വത്തില്‍ സ്വീക 
രിച്ച സംഘത്തിലെ അംഗമായിരുന്ന എന്നോട്‌ കാണിച്ച പ്രത്യേക സ്നേഹ 
വാല്‍സല്യങ്ങളാണ്‌ പിതൃതുല്യ സ്ഥാനത്ത്‌ പ. ബാവായെ എന്റെ ഹൃദയത്തില്‍ 
പ്രതിഷ്ഠിക്കാന്‍ കാരണമായത്‌ എന്ന വസ്തുത ബലഹീനനായ ഞാന്‍ 
നന്ദിയോടെ അനുസ്മരിക്കുകയാണ്‌. 


തികച്ചും യാദൃശ്ചികമായിട്ടാണ്‌ ഞാന്‍ പരുമലയില്‍ എത്തി ചേര്‍ന്നത്‌ 
എന്ന്‌ പറയാതിരിക്കാനാകില്ല. 2020 നവംബര്‍ 20-ന്‌ കുമ്പഴ വലിയ കത്തീധ്ധ 
ലില്‍ വെച്ച്‌ ഡോ. ഗീവര്‍ഗീസ്‌ മാര്‍ യൂലിയോസ്‌ മ്മെതാപ്പോലീത്തായുടെ 
തൃക്കരങ്ങളാല്‍ റമ്പാന്‍ സ്ഥാനത്തേക്ക്‌ വിളിച്ചടുപ്പിക്കപ്പെട്ട ശേഷം പെട്ടെന്നു 
തന്നെ രാജസ്ഥാനിലേക്ക്‌ മടങ്ങിപ്പോകേണ്ടി വന്നു. 


കോവിഡിന്റെ പ്രത്യേക സാഹചര്യത്തില്‍ കേരളത്തിലേക്ക്‌ മടങ്ങുന്നതി 
നുള്ള തീയതികള്‍ പലവട്ടം മാറ്റിവെയ്ക്കപ്പെട്ടു എന്നതാണ്‌ യാഥാര്‍ത്ഥ്യം. 
പരുമലയില്‍ എത്തിച്ചേര്‍ന്നത്‌ ദൈവനിശ്ചയമെന്ന്‌ പറയാതിരിക്കാനാകില്ല. 


എന്റെ ആത്മീയ ഗുരുനാഥന്‍ കൂടിയായ ഡോ. ഗീവര്‍ഗ്ഗീസ്‌ മാര്‍ യൂലിയോസ്‌ 
മ്രെതാപ്പോലീത്തായുടെ സാന്നിധ്യത്തില്‍ തന്നെ പ. ബാവായെ മനസ്സ്‌ നിറയെ 
കാണാന്‍ സാധിച്ചു എന്നതില്‍ ബലഹീനനായ ഞാന്‍ സര്‍വൃശക്തനോട നന്ദി 
കരേറ്റുകയാണ്‌. 


പരുമല ആശുപ്രതിയില്‍ ചികിത്സയില്‍ കഴിഞ്ഞിരുന്ന, പരിശുദ്ധ ബസേ 


1/0. 04 പഠ. 29 


106 ഠ്വ 0൧-0൨ പ൧ഥട 8൩൨ ൧-ള്‍ഠട൦ 


് 





പ. കാതോലിക്കാ ബാവാ ജ്യോതിസ്‌ ആശ്രമ ചാപ്പലിന്റെ വി. മുറോന്‍ 
കുദാശ നിര്‍വഹിക്കുന്നു (പ. ബാവാ നിര്‍വഹിച്ച അവസാന പള്ളി 
കൂദാശ). 


ലിയോസ്‌ മാര്‍ത്തോമ്മാ പൌലോസ്‌ ദ്വിതീയന്‍ കാതോലിക്കാ ബാവാ തിരുമേ 
നിയുടെ തൃപ്പാദം ചുംബിച്ച്‌ അനുധ്രഹം ഏറ്റുവാങ്ങാന്‍ ലഭിച്ച അപൂര്‍വ - 
അനുഗൃഹീത നിമിഷങ്ങളെ എന്റെ ജീവിതത്തിലെ ഏറ്റവും ധന്യമായ 
നിമിഷങ്ങളായി കാണുകയാണ്‌. 


ഏത്‌ പ്രതിസന്ധികള്‍കിടയിലും പതറാത്ത മനസ്സുമായി ഹൃദയം നിറഞ്ഞ 
പുഞ്ചിരിയുമായി അനുഗ്രഹീത നിമിഷങ്ങള്‍ സമ്മാനിക്കുന്ന പ. ബാവായെ 
ദൂരത്തും ചാരത്തും നിന്ന്‌ നിരവധി തവണ കണ്ടിട്ടുണ്ട്‌. രോഗശയ്യയില്‍ കിട 
ക്കുന്ന പ. ബാവായുടെ തൃപ്പാദം മുത്തി ചുംബിച്ച്‌, അനുഗ്രഹങ്ങള്‍ ഞാന്‍ 
ഏറ്റുവാങ്ങുമ്പോഴും തേജസ്സാര്‍ന്ന ആ തിരുമുഖത്തെ ആത്മീയ ചൈതന്യ 
ത്തിന്‌ ഒട്ടും കുറവുണ്ടായിരുന്നില്ല എന്നത്‌ ഞാന്‍ പ്രത്യേകം ഓര്‍ത്തു 
പോകുന്നു. 


പ്രതിസന്ധികള്‍ ഉണ്ടായപ്പോഴെല്ലാം അതിനെയൊന്നും ഗാനിക്കാതെ 
പ്രത്യകിച്ച്‌ തന്റെ ജീവനെതിരേ വരെ വെല്ലുവിളികള്‍ വന്നപ്പോള്‍ ചിരിച്ചു 
നേരിട്ട ബാവാ തിരുമേനി. പ്രാര്‍ത്ഥനാപൂര്‍വ്വം ഓരോ പ്രതിസന്ധികളെയും 
നേരിട്ട പ. പിതാവിന്റെ ദേഹവിയോഗത്തിലൂടെ അപരിഹാര്യമായ നഷ്ടമാണ്‌ 
മലങ്കരസഭക്ക്‌ ഉണ്ടായിട്ടുള്ളത്‌. 


പ. പിതാവിന്റെ പ്രാര്‍ത്ഥന നമുക്കേവര്‍ക്കും കാവലും കോട്ടയുമായിരിക്കട്ടെ. 
പ. പിതാവിന്റെ വേര്‍പാടില്‍ ഹൃദയം നിറഞ്ഞ ആദരാഞ്ജലികള്‍ ത്ൃപ്പാദ 
ത്തിങ്കല്‍ വിറയാര്‍ന്ന കൈകളാല്‍ സമര്‍പ്പിക്കുന്നു. 


ചു 
റ്‌ ൫ 
പ്‌. 
കാതോലിക്കാ 
ബാവാ 
യ്‌ക്കൊപ്പം 
ഫിലിപ്പോസ്‌ 
റമ്പാന്‍ 






[ 


൧021 ഥി 2 


റടഒറ്റല 11 





ഷം 

കെ. ഐ. പോള്‍ (വലതു വശത്ത്‌ ആദ്യം നിലക്കുന്നു), 
സി. സി. ചെറിയാന്‍ (നില്ക്കുന്നവരില്‍ നടുക്ക്‌), ഫാ. 
ജോസഫ്‌ ചീരന്‍ (ഇരിക്കുന്നവരില്‍ ഇടത്തു നിന്നും ആദ്യം.) 





സി. സി. ചെറിയാന്‍, ഡീക്കന്‍ പി. സി. ചെറിയാന്‍, കെ. 
ഐ. പോള്‍ (ബാവാ തിരുമേനി). ഫാ. സി. സി. ചെറിയാന്റെ 
ശേഖരത്തില്‍ നിന്നും. 








ക്ക [ 
മാതാപിതാക്കള്‍ക്കും സഹോദരനുമൊപ്പം 


8110 ॥॥00॥॥॥2॥॥ ॥1॥॥॥॥॥॥ 


റ്‌ ൧. 1, ഥ്‌ 1 ൧.1൧. ൮൮. 11൮൮. ൭ 11൧പ്‌ ൨.11) ). 








നാട്യങ്ങളില്ലാതിരുന്ന 
പച്ചയായ മനുഷ്യന്‍ 


മിഥുന്‍ തിരുവല്ല 


സത്യം പറഞ്ഞാല്‍ ചങ്ക പറിഞ്ഞുപോകുന്ന വേദനയോടുകൂടിയാണ്‌ ഞാന്‍ 
ഇപ്പോള്‍ ഇരിക്കുന്നത്‌. പരിശുദ്ധ പിതാവിന്റെ ആരോഗ്യം മോശമായി വരിക 
യാണെന്നും വെന്റിലേറ്ററിലാണെന്നും മനസിനെ പലതവണ പറഞ്ഞു പഠിപ്പി 
ക്കാന്‍ ശ്രമിക്കുകയായിരുന്നു. ഉള്‍ക്കൊള്ളാന്‍ കഴിയുന്നില്ല ദൈവമേ.. സഹി 
ക്കാന്‍ ധൈര്യം തരണേ.. 


2017-ലെ സുപ്രീംകോടതി വിധിയില്‍ വെള്ളം ചേര്‍ക്കരുതെന്ന പരിശുദ്ധ 
പിതാവിന്റെ ശക്തമായ നിലപാടിനെ സഭയ്ക്കകത്തുനിന്നുള്ള ഇത്തിൾക്കണ്ണി 
കള്‍ എതിര്‍ത്തപ്പോള്‍, പരിശുദ്ധ പിതാവിന്റെ നിലപാട തന്നെയാണ്‌ ശരിയെന്ന്‌ 
സാധാരണജനങ്ങളെ അറിയിക്കുന്നതിനുവേണ്ടി മാധ്രം സോഷ്യല്‍ മീഡി 
യയില്‍ എഴുതിത്തുടങ്ങിയ ഒരു വ്യക്തിയാണ്‌ ഞാന്‍. 


അതിനുശേഷം ഞാന്‍ സംസാരിച്ചതും എഴുതിയതും എല്ലാം പരിശുദ്ധ 
പിതാവിനു വേണ്ടിയാണ്‌. സഭാജനങ്ങളുടെ നന്മയെക്കരുതി എന്റെ അപ്പച്ചന്‍ 
പീഡകള്‍ ഏറെ സഹിച്ചു, സഭയ്ക്കു പുറത്തുനിന്നും അകത്തുനിന്നും. 


മറുഭാഗത്തുള്ളവര്‍ തന്റെ കോലംകത്തിച്ചും, പ്രതീകാത്മകമായി ശവപ്പെട്ടി 
യില്‍ തന്റെ ഫോട്ടോ പതിച്ചും ആര്‍ത്തട്ടഹസിച്ചപ്പോള്‍ പരിശുദ്ധ പിതാവ്‌ ദൈവ 
ത്തില്‍ മാത്രം ആശ്രയിച്ചു. സ്വന്ത സഭയില്‍ നിന്നുപോലും ചിലര്‍ പിറുപിറുത്തു, 
നന്മയും തിന്മയും തിരിച്ചറിയാത്ത ചില കപട സമാധാനവാദികള്‍. 


ക്യാന്‍സര്‍ രോഗം നിര്‍ണയിച്ചപ്പോള്‍ മറുപക്ഷം ആക്ഷേപിച്ചു. എന്നാല്‍ 
ഇതും ദൈവഹിതമെന്ന്‌ ഉള്‍ക്കൊണ്ടു മുന്നോട്ട പോയി. വിദേശത്ത്‌ കൊണ്ടു 
പോയി ചികിത്സിക്കാന്‍ സഭാമക്കള്‍ തീരുമാനിച്ചപ്പോള്‍ പിതാവ്‌ അത്‌ സ്നേഹ 
പൂര്‍വം നിരസിച്ചു. “എനിക്ക്‌ പരിശുദ്ധ പരുമല തിരുമേനിയിലാശ്രയിച്ചുകൊണ്ട്‌ 
ഇവിടെത്തന്നെ കഴിഞ്ഞാല്‍ മതി” - പ. പിതാവ്‌ തീരുമാനിച്ചു കഴിഞ്ഞിരുന്നു. 


രോഗാവസ്ഥയിലും ചിന്ത പരിശുദ്ധ സഭയെപ്പറ്റി മാര്തം. ഏതെങ്കിലും പള്ളി 
ക്കേസിന്റെ വിധി വരുന്ന നാളുകളില്‍ പ്രാര്‍ത്ഥനയോടെ കാത്തിരിക്കും, രോഗ 
ക്കിടക്കയില്‍ കിടന്നുകൊണ്ടുതന്നെ വേണ്ടുന്ന നിര്‍ദേശം കൊടുക്കും. ഇതായി 
രുന്നു രീതി. 


ഒരുപക്ഷേ നമുക്ക്‌ ഇതിലും നല്ല പണ്ഡിതരോ പ്രാസംഗികരോ ആയ ബാവാ 
തിരുമേനിമാര്‍ മുമ്പുണ്ടായിരുന്നായിരിക്കാം. എന്നാല്‍ ഒന്ന്‌ ഞാന്‍ ഉറപ്പിച്ചു പറ 
യുന്നു - തന്റെ സഭയെ ഇത്രമേല്‍ സ്നേഹിച്ച, സഭയ്ക്കുവേണ്ടി മാത്രം ജീവിച്ച, 
ധൈര്യത്തോടെ രോഗത്തെയും സഭാതര്‍ക്കത്തെയും നേരിട്ട ഒരു പ. പിതാവ്‌ 
നമുക്കുണ്ടായിട്ടില്ല. 

പരിശുദ്ധ പിതാവിന്റെ വിടവാങ്ങല്‍ നമുക്ക്‌ വലിയ നഷ്ടമാണ്‌. ആര്‍ക്കും 
അങ്ങയ്ക്ക്‌ പകരക്കാരനാകാന്‍ കഴിയാത്തവിധം ഞങ്ങളുടെ ഉള്ളില്‍ അങ്ങ്‌ 
പ്രതിഷഠിക്കപ്പെട്ടുപോയി അപ്പച്ചാ.. ഇനി ഞാന്‍ എഴുതേണ്ടത്‌ ആര്‍ക്കുവേണ്ടി... 
അതും എനിക്കറിയില്ല. കണ്ണില്‍ ഇരുട്ട കയറിയ അവസ്ഥ, അന്ധകാരത്തില്‍ 
ഒറ്റപ്പെട്ടതുപോലെ.! 





00 ॥ 





ച്‌ 
ചാല്‍ 


ലു 1, റ, ॥ ച്‌” 
ഗൂ ന്‌ റ, ] ലീ യ [ ച്‌ 4, ! | _ 
| ) [ചി 4 ച 1 | രി | ്ര്‍ 1 സ | ര ഥ്‌, ര) / ്ര്‍ 1 4 


0 


[) 





011000 (5 


| 
മലര്‍ 


[॥॥ി 


(. 


() 


ഫാ. ജോണ്‍ തോമസ്‌ കരിങ്ങാട്ടില്‍ 








കാതോലിക്കേറ്റ: സ്വതന്ത്രവും ദേശീയവും 


വി. ബസ്സേലിയോസ്‌ പനലോസ്‌ ദ്വിതീയന്‍ കാതോലിക്കാബാവ 


മാര്‍ത്തോമ്മന്‍ പൈതൃകം ഉള്‍ക്കൊണ്ട്‌ മലങ്കര സഭാമക്കള്‍ സത്യത്തിനും 
ധര്‍മ്മത്തിനും നീതിക്കുംവേണ്ടി പ്രവര്‍ത്തിക്കണമെന്ന്‌ മലങ്കരസഭയുടെ പര 
മാദ്ധ്യക്ഷന്‍ പ. ബസ്സേലിയോസ്‌ പൌലോസ്‌ ദ്വിതീയന്‍ കാതോലിക്കാബാവ. 
സഭയുടെ ചരിധര്രപരമായ അസ്തിത്വവും സ്വാതന്ത്ര്യവും സംരക്ഷിച്ച്‌ പരമാധി 
കാരമുള്ള ദേശീയ സഭയായി തുടര്‍ന്നും ദൌത്യം നിര്‍വൃഹിക്കുവാന്‍ കഴിയണം. 


മാര്‍ത്തോമ്മാ പൈതൃകത്തിന്റെ പിന്തുടര്‍ച്ച എങ്ങനെ? 


മലങ്കരസഭയുടെ ആരംഭം മുതല്‍ ഇന്നുവരെ ഒരു തുടര്‍ച്ച ഉണ്ടായിരുന്നു. 
ഒരിക്കലും സഭയുടെ തുടര്‍ച്ച നിന്നുപോയിട്ടില്ല. വിവിധ പീഡനങ്ങള്‍ ഉണ്ടെ 
കിലും സഭ നിലനില്‍ക്കുന്നു. ഒരു സമയത്തും സഭയുടെ ചരിത്രകണ്ണി നഷ്ട 
പെട്ടില്ല. മലങ്കരസഭാമക്കള്‍ മാര്‍ത്തോമ്മാ ക്രിസ്ത്യാനികളുടെ പിന്‍തുടര്‍ച്ച 
ക്കാരാണ്‌. ഇടക്കാലത്ത്‌ അധിനിവേശം ഉണ്ടായെങ്കിലും അത്‌ വലിച്ചെറിഞ്ഞ്‌ 
സഭ സ്വത്ര്ത്രമായി. 1653-ലെ കൂനന്‍കുരിശു സത്യം മുതല്‍ സ്വാതന്ത്രയത്തി 
നുവേണ്ടി നിലനിന്നു. ധീരമായ ഈ പ്രതിജ്ഞയില്‍ മലങ്കരമക്കള്‍ ഒത്തു 
ചേര്‍ന്നു. 1912-ല്‍ നടന്നതും സ്വാത്നന്ത്രയത്തിന്റെ മറ്റൊരു പ്രതിജ്ഞയും നേതൃ 
ത്വവുമായിരുന്നു. 


ഇങ്ങനെ മാര്‍ത്തോമ്മന്‍ പൈതൃകത്തിന്റെ ചരിര്രധാര എത്തുന്നത്‌ മല 
കര ഓര്‍ത്തഡോക്സ്‌ സഭയിലാണ്‌. മലങ്കരസഭയില്‍ പ. മാര്‍ത്തോമ്മാശ്ലീഹ 
നട്ട മുന്തിരി വളര്‍ന്ന്‌, പടര്‍ന്ന്‌, പന്തലിച്ച്‌ വലുതായി. അത്‌ പരമാധികാരമുള്ള 
സ്വതന്ത്ര ദേശീയ സഭയായി ഉയര്‍ന്നു. 


സഭയുടെ ചരിരധ്തരപരമായ അസ്തിത്വം തിരിച്ചറിയണം. സഭയുടെ 
സ്വാത്രന്ര്യം ആര്‍ക്കും അടിയറ വയ്ക്കുവാനുള്ളതല്ല. സഭാ പൈതൃകത്തിന്റെ 
അടിവേരുകള്‍ കൂടുതല്‍ തിരിച്ചറിയുവാന്‍ ഈ ശതാബ്ദി ആഘോഷം വഴി 
തെളിക്കും. 

ദേശീയ സ്വഭാവമുള്ള സഭ......€ 


മാര്‍ത്തോമ്മന്‍ പൈതൃകം തദ്ദേശീയതയും ദേശീയതയും നിലനിര്‍ത്തുന്ന 
താണ്‌. ഒരു പരമാധികാര സഭയുടെ പൈതൃകമാണ്‌ ഇവിടെ നിലനിന്നത്‌. വിദേശ 
സഭകള്‍ എത്തി മലങ്കര ന്രസാണികളെ 'കോളനിയായി' നിലനിര്‍ത്താന്‍ ശ്രമി 
ച്ചപ്പോള്‍ അതിനോട പ്രതികരിച്ചു. സ്വാതന്ത്ര്യത്തിനായി പോരാടി. വിദേശ സഭ 
കളുടെ പീഡനങ്ങള്‍ വര്‍ദ്ധിച്ചപ്പോള്‍ സ്വാത്രന്ത്രത്തിന്റെ വില അറിഞ്ഞു. 


“മാര്‍ത്തോമ്മാ ക്രിസ്ത്യാനികള്‍ ' എന്ന പേരു പോലും നിഷ്പ്രഭമാക്കുവാന്‍ 
വിദേശ സഭകള്‍ ശ്രമിച്ചു. കാതോലിക്കേറ്റ്‌ സ്ഥാപനം നടന്നപ്പോഴും ഇതിന്റെ 
സ്വാതന്ത്ര്യത്തെ തുരങ്കം വെയ്ക്കുവാനുള്ള പ്രവര്‍ത്തനങ്ങള്‍ നടത്തിയിരുന്നു. 
മലങ്കരസഭാമക്കള്‍ ധീരതയോടെ പ്രവര്‍ത്തിച്ചതിനാലാണ്‌ മലങ്കരയുടെ 
സ്വാതന്ത്ര്യം ഉറപ്പിച്ച്‌ ദേശീയ സഭയായി വളരുവാന്‍ കഴിഞ്ഞത്‌. കാതോലി 
ക്കേറ്റ്‌ മലങ്കരയുടെ പിതൃസ്വത്താണ്‌. ആ നിലയില്‍ മലങ്കര മക്കള്‍ അത്‌ സംര 
ക്ഷിച്ചു വരികയാണ്‌. മാര്‍ത്തോമ്മന്‍ പൈതൃകമാണ്‌ സഭയുടെ സിരകളില്‍ 
ഒഴുകുന്നത്‌. ഇത്‌ ഒരു സ്വാതന്ത്ര്യമുള്ള സഭ. ഒരു ദേശീയ സഭ. ഒരു സ്വയംശീര്‍ഷ 
കത്വമുള്ള സഭ. എല്ലാ തലങ്ങളിലും മലങ്കരയിലെ കാതോലിക്കേറ്റ്‌ ദേശീയ 
സ്വഭാവം ഉള്‍ക്കൊള്ളുന്നു. 


“ഇന്ത്യന്‍ ഓര്‍ത്തഡോക്സ്‌ സഭ്‌ എന്ന നാമം ഉള്‍ക്കൊള്ളുവാന്‍ പൂര്‍ണ്ണ 
അവകാശമുള്ള സഭയാണിത്‌. വ്യവഹാരങ്ങള്‍ അവസാനിക്കുമ്പോള്‍ ഈ പേര്‍ 
ഓഈദ്യോഗികമാക്കുവാന്‍ കഴിയും. 


സഭയിലുണ്ടായ അധിനിവേശ ശ്രമങ്ങളോടുള്ള പ്രതികരണം എങ്ങനെ 
യാണ്‌? 

മലങ്കരസഭ ഒന്നാം നൂറ്റാണ്ടു മുതല്‍ 16-ാം നൂറ്റാണ്ടു വരെ ഭാരതീയമായ 
രീതിയില്‍ വളര്‍ന്നു വന്നു. അധിനിവേശ സംസ്കാരങ്ങള്‍ അക്കാലത്ത്‌ ഇല്ലാ 
യിരുന്നു. ക്രൈസ്തവ സമൂഹം നീതിയോടും സത്യസന്ധതയോടും ജീവിച്ചു. 
ചേപ്പേടുകള്‍, പദവികള്‍ തുടങ്ങിയവ എല്ലാം നാട്ടുരാജാക്കന്മാരില്‍ നിന്നു ലഭ്യ 
മായി. 


1/0. 04 പഠ. 29 


106 ്ഥ/ഥ 0൧-0൨൧പ൧ഥട 85൩ 0൧-ള്‍ഠട൦ 





വിദേശ സഭകളുടെ അധിനിവേശം സഭയെ പല തരത്തിലും ബാധിച്ചു. 
കത്തോലിക്കരും പ്രൊട്ടസ്സന്നുകാരും വിവിധ കാലത്ത്‌ സഭയെ തകര്‍ക്കുവാന്‍ 
ശ്രമിച്ചു. എന്നാല്‍ വിദേശ സഭാധിനിവേശത്തെ എതിര്‍ത്തത്‌ മലങ്കര ന്രസാണി 
കളുടെയും സഭാപിതാക്കന്മാരുടെയും ധീരമായ നേതൃത്വമായിരുന്നു. ഇടക്കാ 
ലത്താണ്‌ അത്ത്യോഖ്യന്‍ നേതൃത്വം മലങ്കരസഭാപൈത്ൃകത്തെ ഗ്രസിച്ചത്‌. 


കാതോലിക്കേറ്റ്‌ സ്ഥാപനത്തോടെ സഭ സ്വതന്ത്രമായി. ദേശീയ സഭയായി 
ഉയര്‍ന്നു. ഇനിയും ഒരു അധിനിവേശ ത്ര്ത്രങ്ങളോടും ആഭിമുഖ്യം പുലര്‍ത്തു 
വാന്‍ കഴിയുകയില്ല. 


സഭ ദേശീയമാണ്‌. എന്നാല്‍ സഭ ആഗോളമെന്നും പറയുന്നുവല്ലോ 


മലങ്കര ഓര്‍ത്തഡോക്സ്‌ സഭ തദ്ദേശീയവും ദേശീയവും ആഗോളവുമാണ്‌. 
മലങ്കരസഭ ഒരു കാലത്ത്‌ അവിഭജിതമായിരുന്നു. സഭയ്ക്ക്‌ ഒരു മ്മെതാപ്പോ 
ലീത്തായുടെ നേതൃത്വം മാധ്രമേ ഉണ്ടായിരുന്നുള്ളു. 1876-ഓടെ മലങ്കരസഭ 
ഏഴു ഭ്രദാസനമായി. തുടര്‍ന്ന്‌ പല പ്രതിസന്ധികളിലൂടെ സഭ വളര്‍ന്നു വിക 
സിച്ചു. 2012-ല്‍ എത്തിയപ്പോള്‍ 30 ഭ്രദാസനവും 30 പിതാക്കന്മാരുമായി. സഭ 
ആഗോളമായി ഉയര്‍ന്നു. 


'ആഗോളം' എന്നു പറയുമ്പോഴും അന്തര്‍ലീനമാകുന്നത്‌ മാര്‍ത്തോമ്മന്‍ 
പൈതൃകമുള്ള ദേശീയമായ ഇന്ത്യന്‍ ഓര്‍ത്തഡോക്സ്‌ സഭയുടെ സ്വഭാവധാര 
യാണ്‌. ലോകത്തിന്റെ ഏതു കോണിലായാലും നിലനിര്‍ത്തുന്നത്‌ മലങ്കരയുടെ 
പൈത്യകവും വിശ്വാസരീതികളും ആയിരിക്കും. അതിനാല്‍ സഭ ഒരേ സമയം 


൧021 ഥി 2 


റദ3റ്റട 13 


1 


ന [ ॥ "വൃ 
കി 0. 1) 
ര 1", , 


ത 


| ര 


ഴ്‌ 


[] (_ 





] 


ഡ്‌ 4 


| 


റ്‌ 


റ്‌ 





ദേശീയവും ആഗോളവുമായി ഉയര്‍ന്നു. പുതുതലമുറ അവിടെ എല്ലാം ഉണ്ടെ 
ങ്കിലും അവരുടെ അഭിരുചിക്ക്‌ അനുസൃതമായി സഭാപാരമ്പര്ൃത്തെ വ്ൃതിച 
ലിപ്പിക്കരുത്. സഭാപാരമ്പര്യത്തില്‍ അടിയുറച്ചു ജീവിക്കുവാന്‍ അവരെ പഠി 
പിക്കുകയും പരിശീലിപ്പിക്കുകയുമാണ്‌ വേണ്ടത്‌. 


ഇടവക-വൈദിക ബസ്ധം എങ്ങെനെ കാണുന്നു? 


മലങ്കരസഭ എങ്ങനെ ആയിരിക്കണമെന്ന്‌ നിശ്ചയിക്കുന്നത്‌ വൈദികര്‍ കാഴ്ച 
വെയ്ക്കുന്ന പ്രവര്‍ത്തന സരണിയാണ്‌. വൈദികരാണ്‌ സഭയുടെ ശില്പികള്‍. 
വിശ്വാസികളുമായി ആദ്യം ഇടപെടുന്നത്‌ വൈദികരാണ്‌. മേല്‍പട്ടക്കാര്‍ക്ക്‌ വിശ്വാ 
സികളുമായി ബന്ധപ്പെടുവാന്‍ പിന്നീടെ അവസരമുള്ളു. സഭയുടെ വികസനം 
യാഥാര്‍ത്ഥ്യമാക്കുവാന്‍ വൈദികര്‍ ദര്‍ശനത്തോടെ പ്രവര്‍ത്തിക്കണം. 


വിവിധതര സ്വാഭാവ വൈശിഷ്ട്യങ്ങള്‍ ഉള്‍ക്കൊള്ളുന്നതാണ്‌ ഇടവക. 
അവിടെ വൈദികനും ഇടവകജനങ്ങളും ഭരണ്രക്രമവും ഉണ്ട്‌. ഇത്‌ സഭയുടെ 
ചെറിയ പതിപ്പാണ്‌. വൈദിക സമൂഹം സഭയുടെ ശില്പികള്‍ ആണ്‌. 


ആചാരാനുഷ്ഠാനങ്ങള്‍ക്കും ഭരണ്രക്രമങ്ങള്‍ക്കും വിധേയമായി കാലത്തിന്റെ 
ചുവരെഴുത്തുകള്‍ മനസ്സിലാക്കി ഇടവക സമൂഹത്തെ നയിക്കണം. സത്യവും 
നീതിയും നിഷ്പക്ഷതയും ഇടവക ശുശ്രൂഷകളില്‍ ഉണ്ടാകണം. ജനങ്ങളും 
വൈദികരും സഭയുടെ ലിഖിതവും അലിഖിതവുമായ നിയമങ്ങള്‍ക്കും സഭാഭര 
ണഘടനയ്ക്കും അനുസൃതമായി പ്രവര്‍ത്തനങ്ങള്‍ ഏകോപിപ്പിക്കണം. സഭ 
യുടെ ആരാധനാപൈത്ൃകം ഉള്‍ക്കൊണ്ട്‌ ജനത്തെ ആത്മീയ ശിക്ഷണത്തില്‍ 
വളര്‍ത്താന്‍ പരസ്പരം സഹകരിച്ച്‌ പ്രവര്‍ത്തിക്കണം. 


മാധ്യമങ്ങള്‍ എങ്ങനെയാണ്‌ സമീപിക്കുന്നത്‌? 


മാധ്യമ സമ്മേളനങ്ങള്‍ എനിക്ക്‌ ഇഷ്ടമാണ്‌. മാധ്യമങ്ങള്‍ ഓരോന്നിനും 
പ്രത്യേകമായ അജണ്ടാ ഉണ്ട്‌. ആ അജണ്ടാ വിജയിപ്പിക്കുന്നതിനുള്ള ചോദ്യ 
ങ്ങളും അതിനനുസൃതമായ വിവരണങ്ങളുമാണ്‌ ഉണ്ടാകുന്നത്‌. ഇത്‌ പലപ്പോഴും 
യാഥാര്‍ത്ഥൃത്തില്‍ നിന്നു വ്ൃത്യാസപ്പെട്ടിരിക്കും. 


വിദേശത്തു പല സ്ഥലങ്ങളിലും പ്രതസമ്മേളനങ്ങളില്‍ പങ്കെടുത്തിട്ടുണ്ട്‌. 
അവിടെ മാധ്യമപ്രവര്‍ത്തകരുടെ ചോദ്യങ്ങള്‍ നേരിട്ടുള്ളതാണ്‌. നമ്മള്‍ പറയു 
ന്നത്‌ അതേപോലെ മാധ്യമങ്ങള്‍ അവതരിപ്പിക്കും. ഇത്തരം ശൈലി കേരള 
ത്തിലെ മാധ്യമ പ്രവര്‍ത്തനങ്ങളില്‍ നഷടപ്പെടുന്നോ എന്ന്‌ സന്ദേഹിക്കുന്നു. 
ഇവിടെ മാധ്യമപ്രവര്‍ത്തകര്‍ക്ക്‌ പ്രകോപനപരമായ ചോദ്യങ്ങളും ഉത്തരങ്ങളു 
മാണ്‌ താല്‍പര്യം. മാധ്യമങ്ങളുടെ താല്പര്യങ്ങള്‍ക്ക്‌ അനുസൃതമായി വിവര 
ണങ്ങള്‍ വളച്ചെടുക്കപ്പെടുന്നതായി തോന്നിപ്പോകുന്നു. 

സഭയില്‍ ഐക്യ സൂചനകള്‍ ഉണ്ടാകുമോ.......? 


സഭയില്‍ ശാശ്വത സമാധാനം ഉണ്ടാകുമെന്നത്‌ എന്റെ ശുഭ പ്രതീക്ഷയാണ്‌. 
എന്നാല്‍ അതിനായി കുറെക്കാലം കൂടി കാത്തിരിക്കേണ്ടി വരും. 


സുപ്രീംകോടതിവിധികള്‍ സഭയുടെ ഭരണഘടനയും കാതോലിക്കേറ്റും 
ഭരണ സ്വാതന്ത്ര്യവും എല്ലാം അംഗീകരിച്ചുള്ള പരമോന്നത വിധിയാണ്‌. ഇത്‌ 
നടപ്പിലാക്കുവാന്‍ സന്നദ്ധമായ രാഷ്ര്രീയമായ ഭരണവ്യവസ്ഥ നിലവിലുണ്ടാ 
കണം. നിയമത്തെ അംഗീകരിക്കുന്ന സമൂഹം വളര്‍ന്നു വരണം. 


സഭയില്‍ നിലവില്‍ വന്ന സുപ്രധാന വിധികളും തീരുമാനങ്ങളും വളച്ചൊ 
ടിച്ച്‌ ആക്രമണത്തിന്റെയും മാഫിയാ സംഘത്തിന്റെയും പിന്നില്‍നിന്നു പ്രവര്‍ 
ത്തിക്കുന്നവരുമായി എങ്ങനെ സന്ധിസംഭാഷണം പൂര്‍ണ്ണമാക്കുവാന്‍ കഴിയും? 


പ്രാദേശിക, ഇടവകതലങ്ങളില്‍ നിലനില്‍ക്കുന്ന പ്രശ്നങ്ങള്‍ക്ക്‌ സൌഹൃദ 
സമവാക്യങ്ങള്‍ കണ്ടെത്തിയാല്‍ പ്രശ്നപരിഹാരത്തിന്‌ സാധ്ൃതയുണ്ട്‌. 


സഭാമക്കള്‍ക്കുള്ള പ്രബോധനം എന്താണ്‌? 


മാര്‍ത്തോമ്മാ പൈതൃകത്തില്‍ അടിയുറച്ച്‌ സത്യത്തിനും ധര്‍മ്മത്തിനും 
നീതിക്കും വേണ്ടി പ്രവര്‍ത്തിക്കണം. ഇതുവഴിയുണ്ടാകുന്ന കഷ്ടനഷ്ടങ്ങളെ 
സഹന ശക്തിയോടെ നേരിടുകയും ചെയ്യണം. 


മലങ്കരസഭയ്ക്ക്‌ എന്തു പ്രതിസന്ധികള്‍ ഉണ്ടായാലും അതിന്റെ സ്വാത 
ന്ത്ര്യവും അഖണ്ഡതയും നിലനിര്‍ത്തണം. സഭയുടെ ഉള്‍ഭരണ സ്വാതന്ത്ര്യ 
ത്തിന്‌ ഒരു പോറല്‍ പോലും ഏല്‍പിക്കുവാന്‍ പാടില്ല. 


സത്യം വിട്ട അനീതിക്കോ അധര്‍മ്മത്തിനോ കൂട്ടുനില്‍ക്കരുത്. സത്യവഴി 
യിലൂടെ സഞ്ചരിക്കണം. മലങ്കര സഭാമക്കള്‍ എന്നും സഭയോടൊപ്പം ചേര്‍ന്നു 
നിന്ന പാരമ്പര്യമാണുള്ളത്‌. അതിനാല്‍ കാതോലിക്കേറ്റിന്റെ വളര്‍ച്ചയ്ക്കു 
വേണ്ടി എപ്പോഴും പ്രാര്‍ത്ഥിക്കുകയും ഉത്സാഹിക്കുകയും ചെയ്യണം. 


ദി 


॥॥ ॥॥॥ 


1 ല്‌ ല്ല 


॥॥॥॥ (കീ 
വ. 1) പ്രംഫ൧ിച്പ്‌ യം: 4 


പി, ബസേലിയോസ്‌ മാര്‍ത്തോമ്മാ പനലോസ്‌ രണ്ടാമന്‍ 


1946 ഓഗസ്റ്റ്‌ 30: പഴഞ്ഞി മങ്ങാട കൊള്ളന്നൂര്‍ കെ. ഐ. ഐപ്പിന്റെ 
മകനായി ജനിച്ചു (പേര്‍ കെ. ഐ. പോള്‍). 

1972 ഏപ്രില്‍ 8: പരുമല സെമിനാരിയില്‍ വച്ച്‌ യൂഹാനോന്‍ മാര്‍ 
സേവേറിയോസില്‍ നിന്നും കോറൂയോ പട്ടമേറ്റു. 

1973 മെയ്‌ 31: കൊരട്ടി സീയോന്‍ സെമിനാരിയില്‍ വച്ച്‌ യൂഹാനോന്‍ 
മാര്‍ സേവേറിയോസില്‍ നിന്നും പൂര്‍ണ്ണ ശെമ്മാശുപട്ടമേറ്റു. 

1973 ജൂണ്‍ 2: പരുമല സെമിനാരിയില്‍ വച്ച്‌ യൂഹാനോന്‍ മാര്‍ സേവേ 
റിയോസില്‍ നിന്നും കശ്ശീശാ പട്ടമേറ്റു. 

1982 ഡിസംബര്‍ 28: തിരുവല്ല എം.ജി.എം. സ്‌കൂളില്‍ നടന്ന മലങ്കര 
അസോസിയേഷന്‍ മ്മെതാന്‍ സ്ഥാനത്തേക്ക്‌ തിരഞ്ഞെടുത്തു. 

1983 മെയ്‌ 14: പരുമല സെമിനാരിയില്‍ വച്ച്‌ മാത്യൂസ്‌ മാര്‍ കൂറി 
ലോസ്‌ (പ. മാത്യൂസ്‌ ദ്വിതീയന്‍ കാതോലിക്കാ ബാവാ) റമ്പാന്‍ സ്ഥാനം 
നല്‍കി. 

1985 മെയ്‌ 15: മാവേലിക്കര പുതിയകാവ്‌ പള്ളിയില്‍ വച്ച്‌ പൌലോസ്‌ 
മാര്‍ മിലിത്തിയോസ്‌ എന്ന പേരില്‍ എപ്പിസ്‌കോപ്പാ സ്ഥാനമേറ്റു. 

1985 ഓഗസ്റ്റ 1: കുന്നംകുളം ഭദ്രാസനത്തിന്റെ പ്രഥമ മ്മെതാപ്പോലീ 
ത്തായായി ചുമതലയേറ്റു. 

2006 ഒക്ടോബര്‍ 12: പരുമല സെമിനാരിയില്‍ നടന്ന മലങ്കര അസോ 
സിയേഷന്‍ നിയുക്ത കാതോലിക്കായായി തിരഞ്ഞെടുത്തു. 

2010 ഒക്ടോബര്‍ 31: പ. ബസേലിയോസ്‌ മാര്‍ത്തോമ്മാ ദിദിമോസ്‌ 
പ്രഥമന്‍ കാതോലിക്കാ ബാവാ മലങ്കര മ്മെതാപ്പോലീത്താ സ്ഥാനമൊഴി 
ഞ്ഞതിനെ തുടര്‍ന്ന്‌ മലങ്കര മ്മെതാപ്പോലീത്തായായി ചുമതലയേറ്റെടു 
ത്തു. 

2010 നവംബര്‍ 1: പരുമല സെമിനാരിയില്‍ വച്ച്‌ പ. ബസേലിയോസ്‌ 
മാര്‍ത്തോമ്മാ പൌലോസ്‌ രണ്ടാമന്‍ എന്ന പേരില്‍ പൌരസ്ത്യ കാതോ 
ലിക്കായായി സ്ഥാനമേറ്റു. പ. ബസേലിയോസ്‌ മാര്‍ത്തോമ്മാ ദിദിമോസ്‌ 
പ്രഥമന്‍ ബാവാ സ്ഥാനാരോഹണ ശുശ്രൂഷയില്‍ മുഖ്യ കാര്‍മ്മികന്‍ ആയി 
രുന്നു. മുന്‍ഗാമിയാല്‍ വാഴിക്കപ്പെട്ട ആദ്യ പൌരസ്ത്യ കാതോലിക്കാ. 

2012 മാര്‍ച്ച്‌ 7: പത്തനംതിട്ട കാതോലിക്കേറ്റ്‌ കോളജില്‍ നടന്ന മലങ്കര 
അസോസിയേഷനില്‍ അദ്ധ്യക്ഷത വഹിച്ചു. 

2012 നവംബര്‍ 18: കെയ്‌റോയില്‍ നടന്ന കോപ്റ്റിക്‌ ഓര്‍ത്തഡോക്സ്‌ 
സഭയുടെ തലവന്‍ പ. തെവദ്രോസ്‌ രണ്ടാമന്‍ പോപ്പിന്റെ സ്ഥാനാരോഹ 
ണശുശ്രുഷയില്‍ പ്രത്യേത ക്ഷണിതാവായി സംബന്ധിച്ചു. 

2012 നവംബര്‍ 25: എറണാകുളം മറൈന്‍ ഡ്രൈവില്‍ നടന്ന കാതോ 
ലിക്കേറ്റ്‌ ശതാബ്ദി മഹാസമ്മേളനത്തില്‍ അദ്ധ്യക്ഷത വഹിച്ചു. ടിബ 
റ്റന്‍ ആത്മീിയാചര്യന്‍ ദലൈലാമാ മുഖ്യാതിഥി ആയിരുന്നു. 

2013 ഫെബ്രുവരി 28: ആഡിസ്‌ അബാബയില്‍ നടന്ന എത്യോപ്യന്‍ 
ഓര്‍ത്തഡോക്സ്‌ സഭയുടെ തലവന്‍ പ. ആബൂനാ മത്ഥിയാസ്‌ പാത്രി 
യര്‍ക്കീസിന്റെ സ്ഥാനാരോഹണശുശ്രൂഷയില്‍ മുഖ്യ അതിഥിയായി പങ്കെ 
ടുത്തു. 

2013 സെപ്റ്റംബര്‍ ട: വത്തിക്കാനില്‍ വച്ച്‌ റോമന്‍ കത്തോലിക്കാ സഭ 
യുടെ തലവന്‍ പ. ഫ്രാന്‍സിസ്‌ മാര്‍പാപ്പായുമായി കൂടിക്കാഴ്ച നടത്തി. 

2013 സെപ്റ്റംബര്‍ 9: ആഗഗ്ലിക്കന്‍ സഭാ ആസ്ഥാനമായ ലാംബത്ത്‌ 
പാലസില്‍ നടന്ന എക്യുമെനിക്കല്‍ സമ്മേളനത്തില്‍ മുഖ്യാതിഥിയായി 
പങ്കെടുത്തു. 

2015 ഏപ്രില്‍ 24: അര്‍മേനിയായില്‍ 1915-ല്‍ നടന്ന വംശവിച്ചേദന 
ത്തിന്റെ നൂറാം അനുസ്മരണ ശുശ്രൂഷയില്‍ മുഖ്യാതിഥിയായി സംബ 
ന്ധിച്ചു. 

2015 ഏപ്രില്‍ 25: പ. ഇഗ്നാത്തിയോസ്‌ അപ്രേം രണ്ടാമനുമായി അര്‍മേ 
നിയായില്‍ വച്ച്‌ കൂടിക്കാഴ്ച നടത്തി. 

2015 ജൂലൈ 20: അര്‍മേനിയന്‍ രക്തസാക്ഷികളുടെ സ്മരണാര്‍ത്ഥം 
ബെയ്റുട്ടില്‍ നടന്ന അനുസ്മരണ ശുശ്രൂഷയിലും അര്‍മേനിയന്‍ സഭ 
യുടെ വി. മൂറോന്‍ കുദാശയിലും മുഖ്യാതിഥിയായി പങ്കെടുത്തു. 

2017 മാര്‍ച്ച്‌ 1: കോട്ടയം എം.ഡി. സെമിനാരിയില്‍ നടന്ന മലങ്കര അസോ 
സിയേഷനില്‍ അദ്ധ്യക്ഷത വഹിച്ചു. 

2019-ല്‍ റഷ്യന്‍ പാത്രിയര്‍ക്കീസ്‌ പ. കിറിള്‍ ബാവായുമായി മോസ്‌ക്കോ 
യില്‍ സംഭാഷണം നടത്തി, ഉദയ കക്ഷി ബന്ധത്തിന്‌ സമിതി രൂപീകരിച്ചു. 

2021 ജൂലൈ 12-നു പരുമല സെന്റ്‌ ശ്രീഗോറിയോസ്‌ ആശുപ്ര്രിയില്‍ 
വച്ച്‌ കാലം ചെയ്തു. 

കൃതികള്‍: വചനം വിടരുന്നു, വിനയ സ്മിതം, നിഷകളങ്കതയുടെ 
സൌന്ദര്യം, അനുഭവങ്ങള്‍ ധ്യാനങ്ങള്‍. 





നു [% റ സ്പൂ ൬ നഴ 








1 111 


1 


ചം 
ലി ॥ 





പം" മാപ്‌ (പ 
വ്‌ 


(്ര്ഥ്‌ ാന്‍സിസിനോടൊപ്പം. 


രള 








ന്ത്‌ ഞ്ഞി ക്‌ ആയും ടം 


ടം അത പ ട്് പ ത്ന്ന - സ 





ന 
ക 


ത്‌ ഹ! മ ല്‌ ച്‌ നീം ച ളള ക. ള ന റ _ 7 
നീചം, ച്‌ റ്‌ 8 ള്‌ ത്‌ി 





കേ: പ്റ്റിക സഭാദ്ധ്യക്ഷന്‍ തെവൊദ്രോസിനോടെ: ാപ്പഠ. 





[. ഏത്യയോഫ്യന്‍ പാത്രിയര്‍ക്കീസ്‌ ആബൂനാ മത്ഥിയാസിനൊപ്പം. 


1/0. 04 പഠ. 29 106 ഠ്വ 0൧-0൨൧ പഥ 8൩൨ 0൧-ള്‍ഠട൦ ൧021 പഥി 2 റ്റ 15 




















1 ൧. 1. ൧ 1.൧ 1.൧. ൨1. 


4 വവ. ൭. 1.1൧. .1ച്ല്‍ 1൨ 

















ഡോ. എം. കുര്യന്‍ തോമസ്‌ 


ചം 01൧ര്ഗ്ൃത്ത?ന്റെ താക്കോത്‌ ഞാന്‌ നാനക്കു തരുന്നു... 2010 നവംബര്‍ 1-നു 
പരുമല സെമിനാരിയില്‍ നിന്നും മലങ്കരസഭയുടെ താപസശ്രേഷ്ഠനായ പ. 
ബസേലിയോസ്‌ മാര്‍ത്തോമ്മാ ദിദിമോസ്‌ പ്രഥമന്റെ വിറയലില്ലാത്ത ശബ്ദം 
ഉയര്‍ന്നുപൊങ്ങി. തോമസ്‌ മാര്‍ അത്താനാസ്യോസ്‌ സീനിയര്‍ 
മ്രെതാപ്പോലീത്തായുടെ പ്രധാന കാര്‍മ്മികത്വത്തില്‍ നടത്തിയ വി. കുര്‍ബാന 
മദ്ധ്യേ പൌലൂസ്‌ മാര്‍ മിലിത്തിയോസ്‌ മലങ്കര മ്രെതാപ്പോലീത്തായെ വ്‌. 
മാര്‍ത്തോമ്മാ ശ്ലീഹായുടെ പൌരസ്ത്യ സിംഹാസനത്തില്‍ പ. ബസേലിയോസ്‌ 
മാര്‍ത്തോമ്മാ പൌലൂസ്‌ ദ്വിതീയന്‍ കാതോലിക്കാ ആയി വാഴിക്കുന്ന മഹനീയ 
മുഹൂര്‍ത്തമായിരുന്നു അത്‌. വലിയ ഇടയനടുത്ത അഹറോന്റെ തളിര്ത്ത വടി 
പിന്‍ഗാമിക്കു കൈമാറിക്കൊണ്ട്‌ വഥ്ഥിയ ബാവ തന്റെ പ്രാര്‍ത്ഥനയുടെ 
ആഴങ്ങളിലേയ്ക്കു പിന്‍വാങ്ങുക മാഠ്രതമായിരുന്നില്ല ആ നിമിഷം, 
സ്വകരങ്ങളാല്‍ പിന്‍ഗാമിയെ വാഴിച്ച ആദ്യ പൌരസ്ത്യ കാതോലിക്കാ എന്ന 
നിലയില്‍ ചരിത്രത്താളുകളില്‍ സ്വനാമം തങ്കലിപികളില്‍ എഴുതിച്ചേര്‍ക്കുക 
കൂടിയായിരുന്നു. 


സെമിനാരി സ്ഥാപകന്‍ പുലിക്കോട്ടില്‍ ജോസഫ്‌ മാര്‍ ദീവന്നാസ്യോസ്‌ 
അഞ്ചാമന്‍, മൂന്നു മലങ്കര മ്മെതാന്മാരെ വാഴിക്കുകയും രണ്ടു പ്രാവശ്യം മലങ്കര 
മ്മരെതാന്‍ സ്ഥാനം വഹിക്കുകയും ചെയ്ത തൊഴിയൂരിന്റെ കിടങ്ങന്‍ 
ഗീവര്‍ഗീസ്‌ മാര്‍ പീലക്സീനോസ്‌, എം. ഡി. സെമിനാരി സ്ഥാപകന്‍ പുലി 
ക്കോട്ടില്‍ ജോസഫ്‌ മാര്‍ ദീവന്നാസ്യോസ്‌ അഞ്ചാമന്‍ എന്നീ പ്രഗത്ഭര്‍ക്കു 
ശേഷം ന്രസാണി ഉരുക്കുകോട്ടയായ കുന്നംകുളത്തുനിന്ന്‌ മലങ്കര മ്മരെതാന്‍ 
സ്ഥാനത്തെത്തിയ നാലാമുഴക്കാരനായ പൌഈലൂസ്‌ ദ്വിതീയനില്‍ വലിയ 
പ്രതീക്ഷയാണ്‌ മലങ്കരസഭ വെച്ചുപുലര്‍ത്തിയത്‌. പ. ദിദിമോസ്‌ പ്രഥമന്‍ 
തുടങ്ങിവെച്ച കാദ?ശല്‌ ഈത്തോ - സഭയുടെ ശുദ്ധീകരണം - പൂര്‍ത്തിയാ 
ക്കാനും, മലങ്കരസഭയെ ഇരുപത്തൊന്നാം നൂറ്റാണ്ടിലെ വെല്ലുവിളികളെ 
നേരിടാന്‍ പ്രാപ്തമാക്കി പുതിയ ഉയരങ്ങളിലേയ്ക്കു നയിക്കുവാനും യുവത്വം 
വിടാത്ത പുതിയ ഇടയന്റെ ഈര്‍ജ്ജസ്വലതയ്ക്ക്‌ സാധിക്കുമെന്നു സഭ മുഴുവന്‍ 
പ്രതീക്ഷിച്ചതില്‍ അത്ഭുതമില്ല. 


അല്പം പിന്നോട്ട 


പഴഞ്ഞി മങ്ങാട്‌ കൊള്ളന്നൂര്‍ എന്ന സാധാരണ കര്‍ഷക കുടുംബത്തില്‍ 
കെ. ഐ. ഐപ്പിന്റെയും കുഞ്ഞീറ്റിയുടെയും പുര്തനായി 1946 ആഗസ്റ്റ്‌ 30-നു 
ജനിച്ച കെ. ഐ. പോളിനെ പ. മാര്‍ത്തോമ്മാ ശ്ലീഹായുടെ പൌരസ്ത്യ സിഹാ 
സനത്തിലേയ്ക്ക്‌ ഉയര്‍ത്തിയതിന്റെ മുഖ്യ കാരണക്കാരന്‍ കിഴക്കിന്റെ മഹാ 
നായ കാതോലിക്കാ മോറാന്‍ മാര്‍ ബസേലിയോസ്‌ മാര്‍ത്തോമ്മാ മാത്യൂസ്‌ 
പ്രഥമനാണ്‌. അര നൂറ്റാണ്ടിലധികം നീണ്ടുനിന്ന കീഴ്‌വഴക്കം ലംഘിച്ചുകൊണ്ട്‌ 
36-0൦ വയസില്‍ എറണാകുളം സെന്റ്‌ മേരീസ്‌ പള്ളി സഹവികാരി കെ. ഐ. 
പോള്‍ കത്തനാരെ മേല്പട്ടസ്ഥാനത്തേയ്ക്ക്‌ അദ്ദേഹം നിര്‍ദ്ദേശിച്ചു. 1982 
ഡിസംബര്‍ 28-നു തിരുവല്ല എം.ജി.എം. ഹൈസ്കൂളില്‍ ചേര്‍ന്ന മലങ്കര 
അസോസിയേഷന്‍ അദ്ദേഹത്തെ മ്മെതാപ്പോലീത്തായായി തിരഞ്ഞെ 
ടുത്തതിനെ തുടര്‍ന്ന്‌ 1985 മെയ്‌ 15-നു പൌലോസ്‌ മാര്‍ മിലിത്തിയോസ്‌ എന്ന 
പേരില്‍ മാവേലിക്കര പുതിയകാവ്‌ പള്ളിയില്‍ വെച്ച്‌ മേല്പട്ടക്കാരനായി 
വാഴിച്ചു. പുത്തന്‍കാവില്‍ കൊച്ചുതിരുമേനിക്കു ശേഷം ഏറ്റവും കുറഞ്ഞ 
പ്രായത്തില്‍ മേല്പട്ടസ്ഥാനത്തേയ്ക്കുയര്‍ത്തപ്പെട്ട മാര്‍ മിലിത്തിയോസ്‌ 
അന്നേ ശ്രദ്ധാക്രേനദ്രമായി. തലേവര്‍ഷം രൂപീകരിച്ച കുന്നംകുളം ഭ്ര്ദാസന 
ത്തിന്റെ ദ്വിതീയ മ്മെതാപ്പോലീത്തായായി 1985 ആഗസ്റ്റ 1-നു മാര്‍ മിലിത്തി 
യോസ്‌ ചുമതലയേറ്റു. 


2005-ല്‍ പൌരസ്ത്യ കാതോലിക്കാ സ്ഥാനമേറ്റ പ. ദിദിമോസ്‌ പ്രഥമന്‍ അന്നു 
മുതല്‍തന്നെ തനിക്കൊരു പിന്‍ഗാമി എന്ന ആഗ്രഹം പ്രകടിപ്പിച്ചിരുന്നു. ഈ 


1/0. 04 പഠ. 29 


106 ഠ്വ 0-0൨൧ പഥ 85൩൨ 0-ള്‍ഠട൦ 


ണ്ടെ നി 
ി തട്‌” 





താത്പര്യത്തെ മാനിച്ച പ. എപ്പിസ്ക്കോപ്പല്‍ സുന്നഹദോസ്‌ 2006-ല്‍ 
പൌരസ്ത്യ കാതോലിക്കാ /മലങ്കര മ്രെതാപ്പോലീത്തായ്ക്ക്‌ ഒരു പിന്‍ഗാമിയെ 
തിരഞ്ഞെടുക്കാന്‍ തീരുമാനിച്ചു. സ്തേഫാനോസ്‌ മാര്‍ തേവോദോസ്ധ്യോസ്‌, 
തോമസ്‌ മാര്‍ മക്കാറിയോസ്‌, മാത്യൂസ്‌ മാര്‍ എപ്പിഫാനിയോസ്‌ എന്നിവരുടെ 
പേരുകള്‍ സുന്നഹദോസില്‍ ഉയര്‍ന്നുവന്നു എങ്കിലും കൂട്ടത്തില്‍ യുവാവായ 
പൌലൂസ്‌ മാര്‍ മിലിത്തിയോസിനെയാണ്‌ സുന്നഹദോസ്‌ നാമനിര്‍ദ്ദേശം 
ചെയ്തത്‌. ഈ ശുപാര്‍ശ 2006 ഒക്ടോബര്‍ 12-നു പരുമല സെമിനാരിയില്‍ 
കൂടിയ അസോസിയേഷന്‍ ഐകകണ്ഠേന അംഗീകരിച്ചതോടെ മാര്‍ 
മിലിത്തിയോസ്‌, ശ്രേഷ്ഠ നിയുക്ത കാതോലിക്കായും അസിസ്റ്റന്റ്‌ മലങ്കര 
മ്രെതാപ്പോലീത്തായുമായി. 


തിരഞ്ഞെടുപ്പു (പ്രകിയ പൂര്‍ത്തിയായ ഉടന്‍തന്നെ പ. ദിദിമോസ്‌ പ്രഥമന്‍ 
ഭരണച്ചുമതലകള്‍ ഓരോന്നായി പിന്‍ഗാമിയെ ഏല്‍പിച്ചു വിശ്രമത്തിനുള്ള 
ഒരുക്കം തുടങ്ങി. അത്യുന്നത മഹാപുരോഹിതനടുത്ത തന്റെ അവകാശങ്ങ 
ളായ മേല്പട്ട സ്ഥാനാരോഹണവും വി. മൂറോന്‍ കുദാശയും പൂര്‍ത്തീകരി 
ച്ചതോടെ തനിക്കു സ്ഥാനത്യാഗം ചെയ്തു വിശ്രമിക്കണമെന്ന പ. ദിദിമോസ്‌ 
പ്രഥമന്റെ ആവശ്യം ശക്തമായി. അപ്രതീക്ഷിതമായി 2010 ഒക്ടോബര്‍ 30-നു 
യാത്രയിലായിരുന്ന പിന്‍ഗാമിയെ വിളിച്ചുവരുത്തി മലങ്കര മ്മെതാപ്പോലീത്താ 
യുടെ ചുമതലകള്‍ ഏല്‍പിച്ച്‌ അദ്ദേഹം സ്ഥാനത്യാഗം ചെയ്തു. അതിന്റെ 
പരിപൂര്‍ത്തിയായിട്ടാണ്‌ നവംബര്‍ 1-നു തന്റെ കരങ്ങളാല്‍ത്തന്നെ പ. ദിദിമോസ്‌ 


൧021 ഥി 2 


ലദ്ടറ്റട 16 





॥॥1॥॥ 1 


റ്‌ ൧. 1, ൧ 16 ൧.1൧. ൮. 





പ്രഥമന്‍ പിന്‍ഗാമിയെ സിംഹാസനാരോഹണം നടത്തിയത്‌. 


സന്ദര്‍ഭവശാല്‍ സൂചിപ്പിക്കട്ടെ, 2006 സുന്നഹദോസില്‍ കാതോലിക്കാ 
സ്ഥാനത്തേയ്ക്കു പരിഗണിക്കപ്പെട്ട മാര്‍ തേവോദോസ്യോസ്‌, മാര്‍ മക്കാറി 
യോസ്‌, മാര്‍ എപ്പിഫാനിയോസ്‌ ഇവര്‍ മൂവരും 2010 നവംബറിനു മുമ്പ്‌ 
കാലംചെയ്തു. അതോടെ പൌലൂസ്‌ ദ്വിതീയന്റെ തിരഞ്ഞെടുപ്പ്‌ ദൈവഹിതം 
എന്ന ഒരു വിശ്വാസം ജനങ്ങള്‍ക്കിടയില്‍ പരന്നു. 


ഫ്രധദ്ധയമായ തുടക്കം 


വിപ്ലവകരമായ ഒരു ചുവടുവെപ്പുമായാണ്‌ പൌലൂസ്‌ ദ്വിതീയന്‍ ഭരണം 
ആരംഭിച്ചത്‌. 21 വയസു പൂര്‍ത്തിയായ വനിതകള്‍ക്കും പള്ളിപൊതുയോഗ 
ങ്ങളില്‍ പൂര്‍ണ്ണ പ്രാതിനിത്യം നല്‍കി 2011-ല്‍ മലങ്കരസഭാ ഭരണഘടന 
ഭേദഗതി ചെയ്തു. അതോടൊപ്പം ഇടവകതലത്തില്‍ കൈക്കാരന്‍, സ്രെകട്ടറി, 
മാനേജിംഗ്‌ കമ്മിറ്റി അംഗങ്ങള്‍ തുടങ്ങിയ സ്ഥാനങ്ങള്‍ വഹിക്കാനും സ്ര്രീക 
ള്‍ക്ക്‌ അവകാശമായി. നേരത്തെ സ്ര്രീകള്‍ക്ക്‌ വോട്ടവകാശമില്ലാതെ 
പൊതുയോഗാംഗത്വം നല്‍കിയ ദിദിമോസ്‌ പ്രഥമന്റെ ചുവടുപിടിച്ചു നടത്തിയ 
ഈ കാലോചിത തീരുമാനം പരക്കെ സ്വാഗതം ചെയ്യപ്പെട്ടു. പക്ഷേ ഇതിനെ 
തിരെ ഇന്നും ചില കോണുകളില്‍ മുറുമുറുപ്പ്‌ ഉയരുന്നുണ്ട്‌. പലവിധത്തില്‍ 
അതിനെ ഞെക്കിക്കൊല്ലാന്‍ ശ്രമിക്കുന്നുമുണ്ട്‌. 


കാതോലിക്കേറ്റ്‌ ശതാബ്ദി 


1912-ല്‍ മലങ്കരയില്‍ സ്ഥാപിച്ച പൌരസ്ത്യ കാതോലിക്കേറ്റിന്റെ ശതാബ്ദി 
2012-ല്‍ മലങ്കരസഭ വിപുലമായി കൊണ്ടാടി. പ്രാദേശിക - ഭഗശ്രാസനതല 
ആഘോഷങ്ങളുടെ പരിസമാപ്തി കുറിച്ചുകൊണ്ട്‌ 2012 നവംബര്‍ 25-നു 
എറണാകുളം മറൈന്‍ഡ്രൈവില്‍ വിപുലമായ സമ്മേളനം നടത്തി. ടിബറ്റന്‍ 
ആത്മീയാചാര്യനായ ദലൈയ്ലാമാ ആയിരുന്നു മുഖ്യാതിഥി. തന്റെ അദ്ധ്യക്ഷ 
പ്രസംഗത്തില്‍ പൌലൂസ്‌ ദ്വിതീയന്‍ ഐകൃത്തിന്റെ ശംഖോലിയാണ്‌ 
മുഴക്കിയത്‌. പ. ബാവായുടെ പ്രസംഗത്തിന്റെ പൂര്‍ണ്ണരൂപം ചുവടെ ചേര്‍ക്കു 
ന്നു. 


കാതോലിക്കേറ്റ്‌ ശതാബ്ദി പ്രഭാഷണം 


വാത്സല്യ മക്കളെ, 


ഇതൊരു ധന്യനിമിഷമാണ്‌. മലങ്കരസഭയുടെ ചരിത്രത്തിലെ അപൂര്‍വൃസു 
ഭഗതയാണ്‌. ഈ വേദിയെ അലങ്കരിക്കുന്ന മഹാത്മാക്കളുടെ നിറസാന്നിദ്ധ്യം 
ഇതിന്റെ ഗരിമയും മഹിമയും വാനോളമുയര്‍ത്തുന്നു. സനാതനവും പൂര്‍വ്വിക 
വുമായ നമ്മുടെ പാരമ്പര്യത്തിനും സംസ്കൃതിയ്ക്കും ഉതകുംവിധം സന്നി 
ഹിതരായിരിക്കുന്ന മഹാതേജസ്വികളെ ആദരിക്കുക എന്നത്‌ നമ്മുടെ പ്രഥ 
മവും പ്രധാനവുമായ കര്‍ത്തവ്യമാണെന്ന്‌ നാം നിങ്ങളെ ഓര്‍മ്മപ്പെടുത്തുന്നു. 


കര്‍ത്താവില്‍ വാത്സല്യമുള്ളവരെ, 


ക്രിസ്തുവിന്റെ സഭയുടെ ബലഹീന ദാസനായി മാര്‍ത്തോമ്മായുടെ 
ശ്ലൈഹിക സിംഹാസനത്തില്‍ ശുശ്രൂഷിക്കുമ്പോള്‍ നമുക്ക്‌ ഒരേ സമയം ഒരു 
ഭാരവും ഒരു സ്വപ്നവുമുണ്ട്‌. അഞ്ഞൂറ്‌ വര്‍ഷങ്ങളോളം നീളുന്ന നമ്മുടെ സ്വാത 
ന്ത്ര്യസമര ചരിത്രം, അഥവാ നമ്മുടെ സാമൂഹിക ജീവിത ചരിത്രം ശേഷിപ്പി 
ച്ചിരിക്കുന്ന മുറിവുകളാണ്‌ നമ്മെ ഭാരപ്പെടുത്തുന്നത്‌. ദൈവരാജ്യത്തിനായുള്ള 
വലിയ ദര്‍ശനത്തോടെ പരിശുദ്ധ സഭയുടെ കെട്ടുപണി നിര്‍വൃഹിക്കുന്നതി 
നേക്കാളും സ്വയ പ്രതിരോധത്തിനും സ്വാത്ര്ത്ര്യ പോരാട്ടത്തിനും നമ്മുടെ 
ശ്രദ്ധയൂന്നുന്നതിന്‌ ഒരു പരിധിയോളം നാം നിര്‍ബന്ധിക്കപ്പെടുകയായിരുന്നു. 


നിശ്ചയമായും അതിബലവത്തായ അധീശത്പങ്ങള്‍ക്കും പ്രതികൂല സാഹ 
ചര്യങ്ങള്‍ക്കും നാം ഇരയായിട്ടുണ്ട്‌. നാം ഒരിക്കലും കലഹങ്ങളും വ്യവഹാര 
ങ്ങളും കാംക്ഷിക്കുന്നില്ല. അധികാരവും സമ്പത്തും അന്വേഷിക്കുന്നില്ല. മറിച്ച 
നീതിയും ന്യായപാലനവുമാണ്‌ ആഗ്രഹിക്കുന്നത്‌. ഏതെങ്കിലുംതരത്തിലുള്ള 
അവിഹിതമായ അവകാശമോ ആനുകൂല്യമോ അല്ല, എന്നാല്‍ നമുക്ക്‌ അര്‍ഹ 
മായത്‌ മാത്രമാണ്‌ ആവശ്യപ്പെട്ടത്‌. മഹത്തായ നമ്മുടെ ജനാധിപത്യവും 
അതിന്റെ നിയമസംഹിതയും സകല പൌനരന്മാര്‍ക്കും, എല്ലാ തരത്തിലുമുള്ള 
അക്രമങ്ങളില്‍ നിന്നും, ദുര പൂണ്ട ബാഹൃശക്തികളുടെ കടന്നുകയറ്റത്തില്‍ 
നിന്നും, നിയമപരമായ സുരക്ഷ വാഗ്ദാനം ചെയ്യുന്നുണ്ട്‌. നാം അഭ്യര്‍ത്ഥിക്കു 
ന്നത്‌, ഇന്ത്യന്‍ പൌരന്മാരെന്ന നിലയിലുള്ള നീതിപൂര്‍വ്വമായ ഈ പരിരക്ഷ 
യാണ്‌. ഭാരതത്തിന്റെ പരമോന്നത കോടതി നമ്മുടെ നിലപാടുകളെ 


॥॥॥॥॥॥॥ [111 11% 


_] ()1)(0% ൮ 


പി ച്്‌ യം 1) 











ആവര്‍ത്തിച്ച്‌ ശരിവച്ചിരിക്കുന്നു. 


ഭരണകര്‍ത്താക്കളോട്‌ ഒരു വാക്ക്‌, ഞങ്ങള്‍ സമാധാനപ്രിയരാകുന്നു. ഞങ്ങ 
ളുടെ അവകാശങ്ങള്‍ ഉറപ്പാക്കുന്നതിന്‌ യാതൊരുവിധ അവിശുദ്ധമാര്‍ഗ്ഗവും 
അവലംബിക്കേണ്ടതില്ല. ഈ രാജ്യത്തിന്റെ നിയമം അനുവദിക്കുന്ന അര്‍ഹത 
പ്പെട്ട നീതി, നിഷേധിക്കപ്പെടാതിരിപ്പാനും, സമൂഹത്തിലെ ഭിന്നതയെ ദൂരീക 
രിപ്പാനും അകൈതവമായ ധീരതയോടും ഇച്ഛാശക്തിയോടും പ്രവര്‍ത്തിക്കു 
ക. 


മലങ്കരയുടെ വാത്സധല്യമക്കളെ, 


നമുക്ക്‌ ഒരു സ്വപ്നമുണ്ട്‌. നാം നിങ്ങളേവരോടുമായിട്ടാകുന്നു പറയുന്നത്‌. 
സമ്മേളിച്ചിരിക്കുന്നവരോടും എത്തിച്ചേരാന്‍ കഴിയാതെ പോയവരോടും ദൂര 
സ്ഥരോടും സമീപസ്ഥരോടും ഒപ്പം നില്‍ക്കുന്നവരോടും വിഘടിച്ചുനില്‍ക്കു 
ന്നവരോടുമായിട്ടാകുന്നു ഈ ആഹ്വാനം. 


നാം ഒന്നാണ്‌. ഒരേ രക്തവും ഒരേ കുടുംബവും. 

നമുക്ക്‌ ഒരേ വിശ്വാസവും ഒരേ ആരാധനയും. 

നമുക്ക്‌ സമാധാനം വേണം. നാം ഒരു കൂടാരത്തില്‍ വസിക്കുന്നവരാകണം. 
ഒരു ശരീരമായി ദൈവത്തെ ആരാധിക്കുന്നവരാകണം. 

നിങ്ങള്‍ നിങ്ങളോടു തന്നെ ചോദിക്കുക. ആരാണ്‌ നമ്മുടെ ഐക്യം 
തകര്‍ത്തത്‌? ആരാണ്‌ നമ്മുടെ സമാധാനപരമായ സഹവര്‍ത്തിത്വത്തെ ഭയ 
പ്പെടുന്നത്‌? 


ക്രിസ്തുവില്‍ നമ്മെ ജനിപ്പിച്ചവനായ മാര്‍ത്തോമ്മായുടെ പാവനമാര്‍ഗ്ഗ 
ത്തിന്റെ യശസ്സ്‌ കളങ്കപ്പെടുത്തുവാന്‍ കുത്സിത ശ്രമങ്ങള്‍ നടത്തുന്നത്‌ 
ആരാണ്‌? 


എല്ലാ ധാരണകളെയും ഉഭയസമ്മതങ്ങളെയും കാറ്റില്‍ പറത്തുന്നതാരാണ? 


വിസ്മരിക്കരുത്. ഐകൃത്തിന്റെ മധുരം നാം ഒരിക്കല്‍ നുകര്‍ന്നതാണ്‌. 
എത്രയോ അനുഗൃഹീതമായ അനുഭവമായിരുന്നു! 


ഈ കഴിഞ്ഞ ഞായറാഴ്ച നാം കെയ്റോയിലായിരുന്നു. അലക്സാന്ത്രി 
യന്‍ പാത്രിയര്‍ക്കീസും പോപ്പുമായ തെവോദ്രോസ്‌ രണ്ടാമന്റെ സ്ഥാനാരോ 
ഹണ ശുശ്രൂഷയില്‍ സംബന്ധിക്കുന്നതിനുള്ള ക്ഷണമനുസരിച്ച്‌ അവിടെ 
എത്തിയതാണ്‌. ലോകത്തിലെ വിവിധ സഭാമേലദ്ധ്യക്ഷന്മാരോടും, അന്ത്യോ 
ഖ്യയുടെ പ. ഇഗ്നാത്തിയോസ്‌ സഖാ പ്രഥമന്‍ പാഠരതിയര്‍ക്കീസ്‌ ബാവായോടും 
ചേര്‍ന്ന്‌ നാമും പ. മദ്ബഹായില്‍, ദിവ്യമായ ആ ശുശ്രൂഷയില്‍ പങ്കുചേര്‍ന്നു. 
നമ്മുടെ കര്‍ത്താവ്‌ ഓര്‍മ്മിപ്പിക്കുന്ന പൂര്‍ണ്ണ സഹോദര സ്നേഹത്തോടെ നാം 
അദ്ദേഹത്തിന്‌ ആശംസകള്‍ അര്‍പ്പിക്കുകയുണ്ടായി. 


മലങ്കര മ്മെതാപ്പോലീത്തായുടെയും കാതോലിക്കായുടെയും സിംഹാസ 
നത്തിലെ പരിശുദ്ധരായ പൂര്‍വൃഗാമികളെപ്പോലെ, സകല മനോവിനയത്തോടും 
നാം പറയുന്നു. മലങ്കരയില്‍ സമാധാനവും ഐക്യവും പുലരുന്നതിന്‌ നാം 
ആഗ്രഹിക്കുന്നു 


7 [ു ॥ 


4 ൧, ലു ഃ 1. 





4 [ചി [ [ലി യു [| ര) 


നി 
1 [ പിച്ച 


നമ്മുടെ പ്രിയ മക്കളെ, 


നിങ്ങളുടെ പ്രധാന ഇടയന്റെ വാത്സല്യത്തോടും ഹൃദയഭാരത്തോടും നാം 
നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു. നമുക്ക്‌ സമാധാനത്തിലേക്ക്‌ ചുവടു വയ്ക്കാം. 
അനുരഞ്ജനത്തിന്റെയും ക്ഷമയുടെയും സാഖ്യദാനത്തിന്റെയും പുതുയുഗ 
കാഹളങ്ങളായിത്തീരാം. സമാധാനപ്രഭുവായ ക്രിസ്തുവിന്റെ സാക്ഷ്യമുള്ള 
അനുകാരികളാകാം. പൊറുക്കുവാനും ക്ഷമിക്കുവാനും ഒരുക്കമാണ്‌. ക്രിയാ 
ത്മകമായ ആത്മീയ പ്രതികരണം സന്മനസ്സോടെ നാം സ്വാഗതം ചെയ്യുന്നു. 


ഭാരതസഭയുടെ സ്വാത്ന്ത്രത്തിനും അഖണ്ഡതയ്ക്കും വേണ്ടി മഹാരഥി 
കളായ പൂര്‍വ്വികന്മാര്‍ ചൊരിഞ്ഞ കണ്ണീര്‍ പ്രവാഹങ്ങളോടും നമ്മുടെ ആറ്റു 
പുറത്ത്‌ വര്‍ക്കി ആശാന്‍ എന്ന ആവനപ്പാപ്പി മുതല്‍ മലങ്കര വര്‍ഗ്ഗീസ്‌ വരെ 
യുള്ള ധീരവീരന്മാരായ സഭാംഗങ്ങളുടെ രക്തസാക്ഷിത്വങ്ങളോടും നമുക്ക്‌ ഭാര 
മേറിയ ആത്മീയ ഉത്തരവാദിത്വമുണ്ട്‌. മഹാജ്ഞാനം കൊണ്ടും സുധീരമായ 
ഇടപെടലുകള്‍ കൊണ്ടും അവര്‍ നമുക്ക്‌ വേണ്ടതെല്ലാം നല്‍കിയിട്ടുണ്ട്‌. ഭര 
ണഘടനാപരമായും കാനോനികമായും അജപാലനപരമായും നമ്മെ സജ്ജ 
രാക്കി ഒരുമയോടെ സഹവസിക്കുന്നതിന്‌ പ്രാപ്തരാക്കി. സഹോദരന്മാര്‍ 
ഒത്തൊരുമിച്ച്‌ വസിക്കുന്നതിലെ ഐശ്വര്യത്തിനും സൌന്ദര്യത്തിനും എതിരു 
നില്‍ക്കുന്നവരുണ്ടാകും. അക്രമത്തിനും അനൈക്ൃത്തിനും മനഃപൂര്‍വ്വം പ്രേരി 
പിക്കുന്ന, അത്തരം ആളുകള്‍ ചുരുക്കമാണ്‌. നീതിക്കും സ്വാത്ന്ത്രത്തിനും 
വേണ്ടിയുള്ള പോരാട്ടം നമ്മെ കയ്പുള്ളവരാക്കിയിട്ടില്ല. ക്രിസ്തുവെന്ന ദൃഷ്ടാ 
ന്തത്തെ പിന്തുടരുക, രാഷ്ര്രപിതാവായ മഹാത്മാഗാന്ധി കാട്ടിത്തന്നതുപോ 
ലെയും ക്രിസ്തീയ മാതൃക പിന്‍പറ്റിയും ജീവിക്കുക. ഹൃദയപൂര്‍വ്വം ക്ഷമി 
ക്കുക. നമ്മെ അധീനപ്പെടുത്തുവാന്‍ ശ്രമിച്ചവരോടുള്ള വിദ്വേഷത്തെ വെടി 
യുക. നമ്മുടെ കര്‍ത്താവായ യേശുക്രിസ്തു നമ്മെ ഭരമേല്‍പ്പിച്ചിട്ടുള്ളത്‌ ചരി 
ത്രത്തിന്റെ ഈ നിമിഷങ്ങളില്‍ വര്‍ത്തമാനകാല സാഹചര്യത്തില്‍ നാം ധ്യാനി 
ക്കേണ്ടതുണ്ട്‌ എന്ന്‌ നാം ഓര്‍മ്മിപ്പിക്കട്ടെ. തന്റെ പരസ്യ ശുശ്രൂഷയുടെ ആരം 
ഭത്തില്‍ താന്‍ എഴുന്നേറ്റ്‌ യെശയ്യാവിന്റെ പുസ്തകത്തില്‍ നിന്ന്‌ വായിക്കു 
ന്നു; “ദരിദ്രന്മാരോട്‌ സുവിശേഷം അറിയിപ്പാൻ കര്‍ത്താവ്‌ എന്നെ അഭിഷേകം 
ചെയ്കയാല്‍ അവന്റെ ആത്മാവ്‌ എന്റെ മേല്‍ ഉണ്ട്‌; ബദ്ധന്മാര്‍ക്ക്‌ വിടുതലും 
കുരുടന്മാര്‍ക്ക്‌ കാഴ്ചയും പ്രസംഗിപ്പാനും പീഡിതന്മാരെ വിടുവിച്ച്‌ അയപ്പാനും 
കര്‍ത്താവിന്റെ പ്രസാദവര്‍ഷം പ്രസംഗിപ്പാനും എന്നെ അയച്ചിരിക്കുന്നു.” 


പ്രിയമക്കളെ, അനീതിയുടെയും ദാരിദ്രയത്തിന്റെയും, കഷ്ടതയുടെയും, 
സംഘര്‍ഷങ്ങളുടെയും, യുദ്ധങ്ങളുടെയും ഈ ലോകത്ത്‌ നമ്മുടെ പവിത്രമായ 
ഉത്തരവാദിത്വം ഇതാണ്‌. 


കോലഞ്ചേരി, ചേലക്കര, മാന്തളിര്‍, 


1995, 2002 വര്‍ഷങ്ങളില്‍ മലങ്കരസഭയ്ക്ക്‌ അനുകൂലമായ സുപ്രീംകോടതി 
വിധികള്‍ വന്നിട്ടും എറണാകുളം ജില്ലയിലെ പള്ളികളില്‍ വിഘടിത വിഭാ 
ഗത്തിന്റെ കടന്നുകയറ്റവും പള്ളി പൂട്ടിക്കലും നിരന്തരം നിര്‍ബാധം നടന്നു 
വന്നു. ഭരണകൂടത്തിലെ ചിലരുടെ വഴിവിട്ടുള്ള സഹായം അവര്‍ക്കു ബല 
മായി. അപ്രകാരം പൂട്ടിച്ച കണ്ടനാടു ഭ്രദദാസനത്തിലെ ഏറ്റവും പ്രമുഖ ദേവാ 





010 0010001020 11111 


വ) 





ത്ത ന | ഹാ 1 
00% ൭൨൮ 14 വ! 1, (. 





ലയമായ കോലഞ്ചേരി പള്ളിയില്‍ ഇതു സ്ഫോടനാത്മകമായ നിലയിലെത്തി. 
അനുകൂലമായ കോടതി വിധിയുടെ അടിസ്ഥാനത്തില്‍ തുറന്ന പള്ളിയില്‍ 
പിന്നീടു നടന്ന സംഭവങ്ങള്‍ പൌലൂസ്‌ ദ്വിതീയന്‍ ഉപവാസജ്ഞം 
നടത്തുന്നതിലാണ്‌ കലാശിച്ചത്‌. അതിനെപ്പറ്റി അദ്ദേഹത്തിന്റെ തന്നെ വാക്കു 
കള്‍: 


%% 


. അര്‍ഹമായ നീതിയ്ക്കു വേണ്ടി മലങ്കര ഓര്‍ത്തഡോക്സ്‌ സഭയുടെ 
വടക്കന്‍ പ്രദേശങ്ങളിലെ സഭാമക്കള്‍ പോരാടുമ്പോള്‍ അവരോട്‌ ഐകൃ 
ദാര്‍ഡ്യം പ്രഖ്യാപിക്കുവാന്‍ വേണ്ടി 2011 സെപ്റ്റംബര്‍ 11-ാം തീയതി ഞായര്‍ 
അഞ്ചു മണി മുതല്‍ 2011 സെപ്റ്റംബര്‍ 18-ാം തീയതി ഞായര്‍ രാത്രി 11 മണി 
വരെ കോലഞ്ചേരി സെന്റ്‌ പീറ്റേഴസ്‌ ആന്‍ഡ്‌ സെന്റ്‌ പോള്‍സ്‌ ഓര്‍ത്ത 
ഡോക്സ്‌ പള്ളിയില്‍ ബലഹീനനായ ഞാന്‍, അഭിവന്ദ്യ ഡോ. മാത്യൂസ്‌ മാര്‍ 
സേവേറിയോസ്‌ മ്മെതാപ്പോലീത്തായോടൊപ്പം ഒരു ഉപവാസ പ്രാര്‍ത്ഥനാ 
യജ്ഞം നടത്തുകയുണ്ടായി. അതിലേക്ക്‌ നയിച്ചു സാഹചര്യം താഴെ രേഖ 
പ്പെടുത്തുന്നു. 


2011 സെപ്റ്റംബര്‍ 11-ാം തീയതി ഞായറാഴ്ച രാവിലെ വി. കുര്‍ബ്ബാന 
കഴിഞ്ഞ്‌ ദേവലോകം അരമനയില്‍ വിശ്രമിക്കുന്ന സമയം. 12 മണിയായപ്പോള്‍ 
ഒരു ഫോണ്‍കോള്‍. ദുഃഖം നിറഞ്ഞ ശബ്ദത്തോടെ അഭിവന്ദ്യ സേവേറിയോസ്‌ 
തിരുമേനി അങ്ങേതലയ്ക്കല്‍. കോലഞ്ചേരി പള്ളി പൂര്‍ണ്ണമായും ഓര്‍ത്ത 
ഡോക്സ്‌ വിഭാഗത്തിനാണെന്നുള്ള കോടതി വിധിയുടെ പശ്ചാത്തലത്തില്‍ 
വി. കുര്‍ബ്ബാന അനുഷ്ഠിക്കുവാന്‍ ചെന്ന തിരുമേനിയേയും, വൈദികരേയും 
വിശ്വാസികളെയും പോലീസ്‌ ഉദ്യോഗസ്ഥന്മാര്‍ തടയുകയും, പള്ളി പരിസര 
ത്തുനിന്ന്‌ ആട്ടിയോടിക്കുകയും ചെയ്തു എന്ന്‌ വളരെ ദുഃഖത്തോടെ അറിയി 
ച്ചു. ഇതിനെതിരെ ഒരു പ്രതിഷേധ യോഗം കൂടുവാന്‍ ആഗ്രഹം ഉണ്ടെന്നും 
അത്‌ ഉദ്ഘാടനം ചെയ്തു തരണമെന്നും എന്നോട്‌ ആവശ്യപ്പെട്ടു. ഉച്ചഭക്ഷണം 
പോലും കഴിക്കാതെ ഞാന്‍ കോലഞ്ചേരിക്ക്‌ പുറപ്പെട്ടു. സന്ധ്യയോടെ ദേവ 
ലോകത്ത്‌ തിരിച്ചെത്താം എന്ന്‌ പറഞ്ഞാണ്‌ ഇറങ്ങിയത്‌. കോലഞ്ചേരിയില്‍ 
രാത്രി താമസിക്കേണ്ടി വരുമെന്ന്‌ സ്വപ്നത്തില്‍പോലും കരുതിയില്ല. ആയതി 
നാല്‍ മരുന്ന്‌, വസ്ത്രം, പണം ഇവയൊന്നും എടുക്കാതെയാണ്‌ യാത്ര. അവിടെ 
എത്തുമ്പോള്‍ കോലഞ്ചേരി പള്ളിമുറിയിൽ ഡോ. തോമസ്‌ മാര്‍ അത്താനാ 
സിയോസ്‌ തിരുമേനി, ഡോ. മാത്യൂസ്‌ മാര്‍ സേവേറിയോസ്‌ തിരുമേനി, 
വൈദിക്രടസ്സി ഫാ. ഡോ. ജോണ്‍സ്‌ ഏബ്രഹാം കോനാട്ട, വികാരി ജേക്കബ്‌ 
കുര്യന്‍ അച്ചന്‍, കൈക്കാരന്‍ സണ്ണി എന്നിവര്‍ ശോകമൂകരായി ഇരിക്കുന്നു 
ണ്ട്‌. കാര്യമായി ആരും ഒന്നും തന്നെ സംസാരിക്കുന്നില്ല. നെടുവീര്‍പ്പുകള്‍ 
മാര്തം. കോടതിവിധികള്‍ രാഷ്ട്രീയത്തില്‍ മുങ്ങി മരിക്കുന്നത്‌ ഹൃദയഭേദക 
മായി തോന്നി. ആ വേദന എല്ലാവരും പങ്കുവയ്ക്കുകയും ചെയ്തു. ഈ സന്ദര്‍ഭ 
ത്തില്‍ ബാവാ ഒരു നടപടിയിലേക്ക്‌ നീങ്ങിയാല്‍ തീര്‍ച്ചയായും സര്‍ക്കാരില്‍ 
നിന്ന്‌ നീതി ലഭിക്കുമെന്ന പ്രതീക്ഷ അവരുടെ വാക്കുകളില്‍ നിന്ന്‌ മനസ്സിലാ 
യി. പെട്ടെന്ന്‌ എന്തെങ്കിലും ഒന്നു പറയാന്‍ എനിക്കാവുന്നുമില്ല. അവര്‍ എന്താണ്‌ 
എന്നില്‍ നിന്നു പ്രതീക്ഷിക്കുന്നത്‌ എന്നത്‌ വ്യക്തമാകുന്നുമില്ല. നിങ്ങള്‍ പറ 
യുന്നത്‌ വ്യക്തമാക്കാന്‍ ഞാന്‍ ആവശ്യപ്പെട്ടു. ഒരു ഉപവാസ പ്രാര്‍ത്ഥനാ 
യജ്ഞം തന്നെ ബാവാ പ്രഖ്യാപിക്കണം. ഞങ്ങളും ഒപ്പമുണ്ട്‌. ഉപവാസയജ്ഞ 
ത്തിന്റെ ഭവിഷ്യത്തിനെപ്പറ്റി ഞാനും എന്റെ മനസ്സ്‌ തുറന്നു. ഏതാണ്ടിപ്രകാര 
മാണത്‌. സര്‍ക്കാര്‍ വഴങ്ങാന്‍ സാധ്യതയില്ല. നീതിനിര്‍വൃഹണത്തേക്കാള്‍ അധി 
കാരം നിലനിര്‍ത്തുന്നതില്‍ ശ്രദ്ധ ചെലുത്തുന്ന ഒരു ഭരണകൂടമാണിത്‌. നാം 
വലിയ തീച്ചുളയിലേക്ക്‌ എടുത്തുചാടണമോഃ ഒന്നും നേടാനായില്ലെങ്കില്‍ സമൂ 
ഹത്തിന്റെ മുമ്പില്‍ നാം പരിഹസിക്കപ്പെടും. 


എന്നാല്‍ ഇങ്ങനെയൊക്കെയാണെങ്കിലും ഇപ്രകാരം ഒരു പരീക്ഷണം നട 
ത്തണമെന്ന്‌ നാം നിശ്ചയിക്കുകയാണെങ്കില്‍ ഞാന്‍ എന്തിനും തയ്യാറാണ്‌. 
മലങ്കരസഭയുടെ അഭിമാനമാണ്‌ എനിക്ക്‌ വലുത്‌. അത്‌ സംരക്ഷിക്കപ്പെടുവാന്‍ 
ഏത്‌ തീച്ചുളയിലേക്കും എടുത്തുചാടാന്‍ ഞാന്‍ ഒരുക്കമാണ്‌. ഇത്രയും പറഞ്ഞ്‌ 
പള്ളിയുടെ മദ്ബഹായില്‍ കയറി രണ്ട്‌ നിമിഷം പ്രാര്‍ത്ഥിച്ചു. ഉപവാസ 
പ്രാര്‍ത്ഥനായജ്ഞം പ്രഖ്യാപിച്ചു. ആദ്യം പള്ളിയുടെ പടിഞ്ഞാറുഭാഗത്തുള്ള 
കുരിശുപള്ളിക്കരികെ കിഴക്ക്‌ ഭാഗത്ത്‌ ഞാനും അഭിവന്ദ്യ സേവേറിയോസ്‌ 
തിരുമേനിയും രണ്ട്‌ കസേരകളില്‍ ഇരുന്നു. ആരോ ഒരു പന്തല്‍ വലിച്ചു കെട്ടി. 
രണ്ട്‌ കട്ടില്‍ കൊണ്ടുവന്നു. ചാനലുകളില്‍ വാര്‍ത്ത പടര്‍ന്നു കയറി. ലോക 
ത്തിന്റെ പല ഭാഗങ്ങളില്‍ നിന്നും ഫോണ്‍ കോളുകള്‍ വരാന്‍ തുടങ്ങി. 


പലവിധ അഭിനന്ദനങ്ങളും വിമര്‍ശനങ്ങളും ഞങ്ങള്‍ കേള്‍ക്കുന്നുണ്ടായി 
രുന്നു. സര്‍ക്കാര്‍ നിഷേധാത്മകനയം ഞങ്ങളുടെ നേരെ സ്വീകരിച്ചു. ദിവസ 





100 ി॥ി 


| ൧. 1, ൧ 1. ൧.1. ൧. 





പ) 1 





ങ്ങള്‍ കഴിയുന്തോറും ഞങ്ങളുടെ ശരീരം ക്ഷീണിക്കുന്നുണ്ടായിരുന്നെങ്കിലും 
മലങ്കരയുടെ മക്കള്‍ സഭയോടുള്ള സ്നേഹം നിമിത്തമായി സമരത്തിന്‌ ഐക്യ 
ദാര്‍ഡ്യം പ്രഖ്യാപിച്ച്‌ തെരുവിലേക്ക്‌ ഇറങ്ങുന്നുണ്ടായിരുന്നു. പല രാഷ്ര്രീയ 
നേതാക്കന്മാര്‍, വിവിധ സമുദായ സ്നേഹിതര്‍, ഉന്നത പോലീസ്‌ ഉദ്യോഗസ്ഥര്‍, 
വിവിധ സഭാമേലദ്ധ്യക്ഷന്മാര്‍ എന്നിവര്‍ ഉപവാസ പന്തലിലേക്ക്‌ ഒഴുകുകയാ 
യിരുന്നു. മലങ്കരസഭാ വിശ്വാസികള്‍ മിക്കവാറും എല്ലാ ഭദദാസനങ്ങളില്‍ നിന്നും 
കടന്നുവന്ന്‌ അവരുടെ പിന്തുണയും, ഐക്യദാര്‍ഡ്യവും അറിയിച്ചുകൊണ്ടി 
രുന്നു. രണ്ട്‌ ദിവസം കൂടി കഴിഞ്ഞപ്പോള്‍ ഉപവാസയജ്ഞം കുരിശുപള്ളിയ 
കകണത്തില്‍ നിന്ന്‌ ചാപ്പലിനകത്തേക്ക്‌ മാറ്റപ്പെട്ടു. സെപ്റ്റംബര്‍ 18 ഞായറാഴ്ച 
ആയപ്പോള്‍ സഭയുടെ വിശ്വാസികള്‍ രോഷം കൊണ്ട്‌ തിളച്ചു മറിഞ്ഞു. 


അന്നു തന്നെ മുഖ്യമ്ര്തിയും കെ.പി.സി.സി. പ്രസിഡന്റും ഓര്‍ത്ത 
ഡോക്സ്‌, യാക്കോബായ പ്രതിനിധികളും ചേര്‍ന്ന്‌ വിഷയങ്ങള്‍ ചര്‍ച്ച ചെയ്ത്‌ 
തീരുമാനങ്ങള്‍ എടുത്തു. പതിനഞ്ചു ദിവസത്തിനുള്ളില്‍ ഇരു കൂട്ടര്‍ക്കും 
(ഓര്‍ത്തഡോക്സ്‌, യാക്കോബായ) സ്വീകാര്യമായ ഒരു തീരുമാനം എടുക്കും. 
അപ്രകാരം സമവായത്തില്‍ എത്തുന്നില്ലെങ്കില്‍ കോടതി വിധി സംശയലേ 
ശമെന്നേ നടപ്പിലാക്കും എന്നതായിരുന്നു തീരുമാനം. 


ഈ തീരുമാനം സര്‍ക്കാര്‍ പ്രതിനിധി എന്ന നിലയില്‍ എറണാകുളം ജില്ലാ 
കളക്ടര്‍ രേഖാമൂലം തന്നതിന്റെ പേരില്‍ ഞാനും അഭിവന്ദ്യ സേവേറിയോസ്‌ 
തിരുമേനിയും ഉപവാസ 
യജ്ഞം അവസാനിപ്പിച്ചു. 
പക്ഷേ നാളിതുവരെ (രണ്ടു 
വര്‍ഷം കഴിഞ്ഞിട്ടും) ഈ 
പ്രശ്നം സമവായത്തില്‍ 
കൊണ്ടുവരുവാനേ,_ 
കോടതിവിധി നടപ്പിലാക്കു ലു; 
വാനോ സംസ്ഥാന ഭരണ ര 
കൂടത്തിന്‌ കഴിഞ്ഞില്ലായെ ര) 


പിറ ] 
ന്നത്‌ ഖേദത്തോടെ അറിയി [ ി ത 


ക്കുന്നു. എന്തുകൊണ്ട്‌ ഈ , 
1 






സാഹസികയജ്ഞത്തിന്‌ 
സഭയുടെ തലവന്‍ തീരുമാ ( 
നമെടുത്തു? ഈ ചോദ്യ 
ത്തിനുള്ള ഉത്തരമാണ്‌ 
എനിക്ക്‌ നിങ്ങളെ അറിയി 
ക്കാനുള്ളത്‌. 


1. നീതിയ്ക്കു വേണ്ടി 
ദാഹിക്കുന്നവരോടൊലപ്പം 
ആയിരിക്കാന്‍ ആഗ്രഹിച്ചു 
(വി. മത്തായി 5:6). 


2. സ്വയം അപമാനിക്ക 
പ്പെട്ടാലും മലങ്കരസഭ അപ 
മാനിക്കപ്പെടരുതെന്ന്‌ വിചാരിച്ചു. 

3. മലങ്കരസഭയുടെ സ്വാത്ന്ത്രയത്തേയും തദ്ദേശീയതയേയും നിരസിക്കാ 
നുള്ള സാഹചര്യത്തോടുള്ള പ്രതിരോധം. 

5. നീതിരഹിത ഭരണകൂടത്തിന്റെ കണ്ണുതുറപ്പിക്കാനാവുമോ എന്ന സാഹ 
സിക പരിശ്രമം. 

6. വിശ്വാസികള്‍ നേരിടുന്ന പ്രതിസന്ധികളില്‍ സഭാനേതൃത്വം മെയ്യനങ്ങു 
ന്നവരല്ലെന്ന സങ്കല്പത്തെ തച്ചുടയ്ക്കല്‍. 

7. ശരിയും തെറ്റുകളും ആപേക്ഷികമെങ്കിലും ശരിയെ സമൂഹമദ്ധ്യേ അട 
യാളപ്പെടുത്താനുള്ള അധ്വാനം. 

8. യേശുക്രിസ്തുവിന്റെ അന്ത്യനാളുകളോടുള്ള ഐക്യദാര്‍ഡ്യം. 

.. ഞങ്ങള്‍ എന്തു നേടി എന്ന്‌ ചോദിക്കുന്നവര്‍ ഉണ്ടാകും. ഒന്നും നേടിയി 
ല്ലെന്ന്‌ പരിഹസിക്കാന്‍ ആളുണ്ടാകാം. ഒന്നു ഞാന്‍ പറയാം. ഇക്കാര്യത്തില്‍ 
ഞാന്‍ പ്രതീക്ഷിച്ചത്‌ നേടി എന്നു തന്നെയാണ്‌ എന്റെ ബോധ്യം...” 


ഒരു നടപടിയും ഉണ്ടായില്ല. കോലഞ്ചേരി പള്ളി 2017 ജൂലൈ 3-ലെ 
സുപ്രീംകോടതി വിധി വരുന്നതുവരെ പൂട്ടിക്കിടന്നു. പക്ഷേ വടക്കന്‍ ഭ്ര്ദാ 


001001 10011 


_] ()1)(0% ൮ 








[ ലല [. ഒന, 711710 
4 ॥ | ) 1 । 
൮ | ല്‍ ല്‍ 11 
1) നവ ി . 
| 
1 11 1 ഴ്‌ 1 





& 1 1 പ്ര 4.യ൦ 1) 








സനങ്ങള്‍ നേരിടുന്ന പ്രശ്നങ്ങളെപ്പറ്റി മലങ്കര സഭയുടെ ഇതര ഭാഗങ്ങളിലു 
ള്ളവര്‍ക്ക്‌ ബോദ്ധ്യം വരുവാന്‍ ഈ സംഭവം ഉപകരിച്ചു. 


ഭരണവര്‍ഗ്ഗത്തിലെ ചിലരുടെ പിന്തുണയുണ്ടെങ്കില്‍ ചെറുകിട ഉദ്യോഗ 
സ്ഥര്‍ക്കുപോലും എന്തും ചെയ്യാമെന്നു തെളിയിച്ച സംഭവമാണ്‌ ചേലക്കര 
പള്ളിയില്‍ നടന്നത്‌. ഏകപക്ഷീയമായ നടപടിയിലൂടെ ഉദ്യോഗസ്ഥവൃന്ദം 
അനര്‍ഹമായി ചേലക്കരപ്പള്ളി വിഘടിത വിഭാഗത്തിനു കൈവശം കൊടുത്തു. 
എന്നു മാഠ്രതമല്ല, പള്ളിയില്‍ പ്രവേശിച്ച നിയമാനുസൃത വികാരിയെ 
തുറുങ്കിലടയ്ക്കുകയും ചെയ്തു. തെറ്റ്‌ ബോദ്ധ്യപ്പെട്ടു ഉദ്യോഗസ്ഥ നടപടികള്‍ 
കോടതി റദ്ദുചെയ്ത്‌ വികാരി തടവില്‍നിന്നും മോചിതനായപ്പോഴേയ്ക്കും 
ഏതാണ്ട്‌ ഒരാഴ്ച കഴിഞ്ഞിരുന്നു! 


ഇതിനിടയിലുണ്ടായ ശുഭോദര്‍ക്കമായ സംഭവമാണ്‌ മാന്തളിര്‍ പള്ളിയുടേത്‌. 
ചെങ്ങന്നൂര്‍ ഭ്രദാസനത്തിലെ മാന്തളിര്‍ സെന്റ്‌ തോമസ്‌ പള്ളി സഭാ 
തര്‍ക്കത്തെ തുടര്‍ന്ന്‌ 1975-ല്‍ പൂട്ടപ്പെട്ടു. കോടതിവിധികള്‍ അനുകൂലമായ 
തിനെ തുടര്‍ന്ന്‌ 2008-ല്‍ മലങ്കരസഭ പള്ളി നടത്തിഎടുക്കുകയും അറ്റകുറ്റ 
പുണികള്‍ നടത്തി ആരാധന പുനരാരംഭിക്കുകയും ചെയ്തു. വിഘടിത വിഭാഗം 
2011-ല്‍ കലാപമുണ്ടാക്കി വീണ്ടും പള്ളി പൂട്ടിച്ചു. 2015-ല്‍ അനുകൂല 
കോടതിവിധി വാങ്ങി മലങ്കരസഭ പള്ളി തുറക്കുകയും അന്നുമുതല്‍ പ്രശ്‌ന 
രഹിതമായി ആരാധന നടത്തിവരികയും ചെയ്യുന്നു. 


അന്തര്‍ സഭാ 
ബന്ധങ്ങള്‍ 


പൌരസ്ത്യ സഭകളില്‍ 
എക്യുമെനിക്കല്‍ 
രംഗത്തേയ്ക്ക്‌ ആദ്യം 
കഠാല്‍ വച്ചത്‌ 
ലങ്കരസഭയാണ്‌ 
അഖിലലോക സഭാ 
കൌണ്‍സിലിനു പ്രാരംഭമിട്ട 
1937-ലെ എഡിന്‍ബറോ 
കോണ്‍ ഫന്‍സില്‍ 
സഭാദ്ധൃക്ഷനായ പ. 
ബസേലിയോസ്‌ 
ഗീവര്‍ഗീസ്‌ ദ്വിതീയന്‍ 
കാതോലിക്കായടക്കം 
പങ്കെടുത്ത്‌ മലങ്കരസഭ ആ 
രംഗത്ത്‌ സുദ്യഡാമായ 
കാല്‍വെപ്പു നടത്തി. 
ആബോ അലക്സിയോസ്‌ 
മാര്‍ തേവോദോസ്യോസ്‌ 
ഒ.ഐ.സി., ഫീലിപ്പോസ്‌ 
മാര്‍ തേയോഫിലോസ്‌, 
ഡോ. പൌലോസ്‌ മാര്‍ ഗ്രീഗോറിയോസ്‌, ഫാ. ഡോ. കെ. എം. ജോര്‍ജ്‌ എന്നി 
വരുടെ നേതൃത്വത്തില്‍ മലങ്കരസഭയുടെ അന്തര്‍സഭാ ബന്ധങ്ങള്‍ വളര്‍ന്നു 
കൊണ്ടേയിരുന്നു. 


എന്നാല്‍ ഇടയ്ക്ക്‌ ഈ ബന്ധങ്ങള്‍ ശിഥിലമായി. കിഴക്കന്‍ യൂറോപ്പി 
ലുണ്ടായ രാഷ്ര്ടീയ മാറ്റങ്ങള്‍ അതിനൊരു ഹേതുവാണെങ്കിലും യഥാര്‍ത്ഥ 
പ്രശ്നം ഇടക്കാലത്തുണ്ടായ മലങ്കരസഭയുടെ ഉദാസീനത ആയിരുന്നു. കൂട്ട 
ത്തില്‍ കേരളത്തിനകത്തുനിന്നും പുറത്തുനിന്നും മലങ്കരസഭയുടെ അന്തര്‍ 
സഭാ ബന്ധങ്ങള്‍ തകര്‍ക്കാനും അതുവഴി മലങ്കരസഭയുടെ സ്വത്വം തന്നെ 
ഇല്ലാതാക്കി അതിനെ ഒരു കോളനി മാത്രമാക്കി ചിര്രീകരിക്കാനുമുള്ള തീര്ര 
ശ്രമം ചിലര്‍ നടത്തിയിരുന്നു എന്നതും ഒരു വസ്തുതയാണ്‌ (അത്‌ ഇന്നും 
തുടരുന്നു). 

പൌലൂസ്‌ ദ്വിതീയന്റെ ഭരണകാലത്ത്‌ ഈ അവസ്ഥയ്ക്ക്‌ നാടകീയ മാറ്റം 
വന്നു. ഡോ. ഗ്രബിയേല്‍ മാര്‍ ഗ്രീഗോറിയോസ്‌ അന്തര്‍സഭാബന്ധ വകുപ്പിന്റെ 
ചുമതല ഏറ്റതോടെ പഴയബന്ധങ്ങള്‍ വീണ്ടും ഇഴചേര്‍ത്തെടുക്കാന്‍ 
സാധിച്ചു. പരസ്പര സന്ദര്‍ശനങ്ങളും സഹകരണവും പുനരാരംഭിച്ചു. ഓറിയ 
നറല്‍ സഭകളുമായുള്ള ബന്ധം ശക്തിപ്പെടുത്തുക എന്നതായിരുന്നു ആദ്യപടി. 





൧ | [, ഥു 14 ഥ്‌, ലു) ൂ 6, ] ഖു 


2012 നവംബര്‍ 18-നു ഈജിപ്തിലെ കെയ്‌റോയില്‍ വച്ച്‌ കോപ്റ്റിക്ക്‌ പോപ്പ്‌ 
തെവോദ്രോസ്‌ ദ്വിതീയന്റെ സ്ഥാനാരോഹണ ശുശ്രൂഷയില്‍ പ്രത്യേക 
ക്ഷണിതാവായി പങ്കാളിത്വം വഹിച്ചുകൊണ്ടാണ്‌ പുതുയുഗത്തിനു നാന്ദി 
കുറിച്ചത്‌. പിറ്റേവര്‍ഷം മാര്‍ച്ചില്‍ ആഡീസ്‌ അബാബായില്‍ നടന്ന എത്യോ 
പ്യന്‍ പാത്രിയര്‍ക്കീസ്‌ ആബുനാ മത്ഥ്യാസിന്റെ സ്ഥാനാരോഹണ ശുശ്രൂ 
ഷ്വയില്‍ പ. പൌലൂസ്‌ ദ്വിതീയന്‍ സഹകാര്‍മ്മികനായി. 


വീണ്ടും 2017-ല്‍ പൌലൂസ്‌ ദ്വിതീയന്‍ എത്യോപ്യ സന്ദര്‍ശിച്ചു. എത്യ്യോ 
പ്യന്‍ സഭയുടെ ഏറ്റവും വലിയ ആഘോഷമായ സ്കീബാ പെരുന്നാളിലെ 
മെസ്കത്‌ ആഘോഷത്തിനു മുഖ്യകാര്‍മികത്വം വഹിക്കാന്‍ പാഠര്തിയര്‍ക്കീ 
സിന്റെ പ്രത്യേക ക്ഷണമനുസരിച്ചാണ്‌ ആഡീസ്‌ അബാബായില്‍ എത്തിയത്‌. 
ലക്ഷക്കണക്കിന്‌ ആളുകള്‍ പങ്കെടുക്കുന്ന ആഡീസ്‌ അബാബായിലെ 
മെസ്കല്‍ ആഘോഷത്തില്‍ മുഖ്യ കാര്‍മ്മികനായി അദ്ദേഹം തീജ്ജ്വാല 
തെളിയിച്ചു. 


അഭരീമ്മേനിയ൯ അപ്പേോോസ്തേഥഥി്‌ക സഭ എന്ന്‌ ഓദ്യോഗികമായി അറിയ 
പ്പെടുന്ന അര്‍മേനിയന്‍ ഓര്‍ത്തഡോക്സ്‌ സഭയുടെ സുപ്രീം കാതോലിക്കാ 
കരേക്കിന്‍ ദ്വിതീയന്റെ ക്ഷണമനുസരിച്ച്‌ പൌലൂസ്‌ ദ്വിതീയനും മലങ്കരസഭാ 
പ്രതിനിധികളും 2015 ഏപ്രിലില്‍ അര്‍മേനിയായില്‍ എത്തി. ഹോളി എച്മി 
യാഡ്സിനില്‍ വെച്ച്‌ ഏപ്രില്‍ 22-നു നൂറു വര്‍ഷം മുമ്പ്‌ അര്‍മ്മേനിയന്‍ വംശ 
ഹത്യയില്‍ വധിക്കപ്പെട്ടവരെ വിശുദ്ധരായി പ്രഖ്യാപിക്കുന്ന ശുശ്രൂഷയില്‍ 
അദ്ദേഹം പങ്കെടുത്തു. തുടര്‍ന്ന്‌ അന്ന്‌ അര്‍മ്മേനിയായില്‍ എത്തിച്ചേര്‍ന്ന 
ഓറിയന്റല്‍ ഓര്‍ത്തഡോക്സ്‌ സഭാദ്ധ്യക്ഷന്മാരായ കോപ്റ്റിക്‌ പോപ്പ്‌ 
തെവദ്രോസ്‌ ദ്വിതീയന്‍, അന്ത്യോഖ്യാ പഠരതിയര്‍ക്കീസ്‌ ഇഗ്നാത്തിയോസ്‌ 
അപ്രേം ദ്വിതീയന്‍, അര്‍മേനിയന്‍ സുപ്രീം കാതോലിക്കാ കരേക്കിന്‍ ദ്വിതീയന്‍, 
മലങ്കരയുടെ ബസേലിയോസ്‌ മാര്‍ത്തോമ്മാ പൌഈലൂസ്‌ ദ്വിതീയന്‍, 
സിലിസിയായിലെ അര്‍മ്മേനിയന്‍ കാതോലിക്കാ അരാം പ്രഥമന്‍ എന്നിവര്‍ 
ഹോളി എച്മിയാഡ്‌സിനില്‍ ഒരു ഉന്നതതല യോഗം ചേര്‍ന്നു. 1965-ലെ 
ആഡീസ്‌ അബാബാ സമ്മേളനത്തിനുശേഷം ആദ്യമായാണ്‌ പൌരസ്ത്ൃ 
സഭാദ്ധ്യക്ഷന്മാര്‍ ഇപ്രകാരം ഒരുമിച്ചു ചേരുന്നത്‌. തൊട്ടുമുമ്പ്‌ വധിക്കപ്പെട്ട 
എത്യോപ്യന്‍ യുവാക്കളുടെ ദുഃഖാചരണത്തിലായിരുന്ന എത്യോപ്യന്‍ പാത്രി 
യര്‍ക്കീസും വീട്ടുതടങ്കലില്‍ കഴിയുന്ന എറിര്രിയന്‍ പാത്രിയര്‍ക്കീസും മാത്ര 
മാണ്‌ പങ്കെടുക്കാതിരുന്ന പൌരസ്ത്യ സഭാദ്ധ്യക്ഷന്മാര്‍. നിലച്ചുപോയ ഓാറി 
യന്റല്‍ ഓര്‍ത്തഡോക്സ്‌ കൂട്ടായ്മയുടെ പുനരുദ്ധാരണത്തിന്റെ നാന്ദിയായാണ്‌ 
ഈ യോഗം വിലയിരുത്തപ്പെടുന്നത്‌. സിലിസിയായിലെ അര്‍മ്മീനിയന്‍ 
കാതോലിക്കാ 2105-ല്‍ ലെബനോനിലെ ആന്റിലിയാസില്‍ നടത്തിയ മൂറോന്‍ 
കുദാശയിലും വിശിഷ്ടാതിഥിയായി പൌലൂസ്‌ ദ്വിതീയന്‍ പങ്കെടുത്തു. 


റോമന്‍ കത്തോലിക്കാ സഭയുമായുള്ള ബന്ധത്തിലും ഇക്കാലയളവില്‍ 
ശാക്തീകരണം ഉണ്ടായി. ദീര്‍ഘവര്‍ഷങ്ങളായി റോമന്‍ കത്തോലിക്കാ സഭയും 
ഓര്‍ത്തഡോക്സ്‌ സഭകളും തമ്മിലുള്ള ബന്ധം മെച്ചപ്പെടുത്തുന്നതിനുള്ള 
പരിശ്രമം നടത്തുന്ന വിയന്നാ ആസ്ഥാനമാക്കിയുള്ള പ്ര ഒാറിയന്റ്ാ 2013-ല്‍ 
പൌലൂസ്‌ ദ്വിതീയന്‍ സന്ദര്‍ശിച്ചു. പ്രസിഡന്റ്‌ ഡോ. യോഹാന്‍ മാര്‍ട്ടെയുടെ 
നേതൃത്വത്തില്‍ അദ്ദേഹത്തിനു ഈഷ്മള സ്വീകരണമാണ്‌ നല്‍കിയത്‌. 
വിയന്നയില്‍ കര്‍ദ്ദിനാള്‍ ക്രിസ്റ്റോഫ്‌ ഷോണ്‍ബോണിന്റെ അതിഥിയായി ആണ്‌ 
അദ്ദേഹം താമസിച്ചത്‌. 


2012-ല്‍ പോപ്പ്‌ ബനഡിക്ട്‌ പതിനാറാമന്‍, പൌലൂസ്‌ ദ്വിതീയന്‍ കാതോ 
ലിക്കായെ റോം സന്ദര്‍ശിക്കുന്നതിനു ക്ഷണിച്ചിരുന്നു. പക്ഷേ അപ്രതീക്ഷി 
തമായുണ്ടായ അദ്ദേഹത്തിന്റെ സ്ഥാനത്യാഗം മൂലം ഈ ല്ര്രകിയ മന്ദീഭവിച്ചു. 
പക്ഷേ പിന്‍ഗാമി പോപ്പ്‌ ഫ്രാന്‍സിസ്‌ മുന്‍ഗാമിയുടെ ക്ഷണം ആവര്‍ത്തി 
ക്കുകയും നേരിട്ടു കാണാന്‍ താത്പര്യം പ്രകടിപ്പിക്കുകയും ചെയ്തു. അതിനെ 
തുടര്‍ന്ന്‌ 2013 സെപ്റ്റംബര്‍ ട-നു പൌലൂസ്‌ ദ്വിതീയനും സംഘവും റോമിലെത്തി 
പോപ്പ്‌ ര്രാന്‍സിസിന്റെ അതിഥിയായി രണ്ടു ദിവസം താമസിച്ചു. 
സഹോദരതുല്യനായി ഓഈദ്യോഗികമായി സ്വീകരിച്ചു എന്നതിലുപരി, 
ഈഷ്മളമായ വ്യക്തിബന്ധമാണ്‌ ഇരുവരും പുലര്‍ത്തിയത്‌. 


2015 ജൂലൈയില്‍ മാണ്ട്‌ ലബാനോനിലെ ഷാര്‍ഷെ ദയറായില്‍ വെച്ച്‌ 
പൌലൂസ്‌ ദ്വിതീയനെ അന്ത്യോഖ്യന്‍ സുറിയാനി കത്തോലിക്കാ പാര്രതിയര്‍ 
ക്കീസ്‌ ഇഗ്നാത്തിയോസ്‌ യൌനാന്‍ സ്വീകരിച്ചാദരിച്ചതും ഈ ശാക്തീകരണ 
ത്തിന്റെ ഭാഗമായി കണക്കാക്കാം. 


108 0010010201 111111 





റ്‌ ജു്‌. 


1 ച 








2014-ല്‍ ഇംഗ്ലണ്ട്‌ സന്ദര്‍ശിച്ച പൌലൂസ്‌ ദ്വിതീയനെ കാന്റർബറി ആര്‍ച്ച്‌ 
ബിഷപ്പിന്റെ ആസ്ഥാനമായ ലാംബത്ത്‌ കൊട്ടാരത്തില്‍ ഒരു എക്യുമെനിക്കല്‍ 
യോഗം ചേര്‍ന്നാണ്‌ ആദരിച്ചത്‌. ലണ്ടനിലെ എല്ലാ ഓറിയന്റല്‍ ഓര്‍ത്ത 
ഡോക്സ്‌, റോമന്‍ കത്തോലിക്കാ, ആംഗ്ലിക്കന്‍ സഭകളുടേയും പ്രതിനിധികളും, 
ചര്‍ച്ചസ്‌ ടുഗതര്‍ ഇന്‍ ബ്രിട്ടന്‍ ആന്‍ഡ്‌ അയര്‍ലണ്ട്‌, ചര്‍ച്ചസ്‌ ടുഗതര്‍ ഇന്‍ 
ഇംഗ്ലണ്ട്‌ മുതലായവയും പങ്കെടുത്ത ഹൃദ്യവും സജീവവുമായ ഒരു 
ഒത്തുചേരലായിരുന്നു അത്‌. 


മാര്‍ട്ടിന്‍ ലൂതറിന്റെ മതനവീകരണത്തിന്റെ അഞ്ഞൂറാം വാര്‍ഷികം (രമാ 
ണിച്ച്‌ ജര്‍മ്മനിയിലെ ഇവാഞ്ചലിക്കല്‍ സഭകള്‍ 2017-ല്‍ സംഘടിപ്പിച്ച 
ആഘോഷ പരിപാടികളില്‍ ഇതര പൌരസ്ത്യ സഭാ തലവന്മാരോടൊപ്പം 
പൌലൂസ്‌ ദ്വിതീയനും വിശിഷ്ടാതിഥിയായി പങ്കെടുത്തു. അവിടെ വെച്ച്‌ 
മദ്ധ്യപാരസ്ത്യ ദേശത്ത്‌ ക്രിസ്തുമതത്തിന്റെ ഭാവി എന്ന വിഷയത്തെപ്പറ്റി 
നടന്ന സെമിനാറില്‍ പ്രബന്ധം അവതരിപ്പിക്കുകയും മദ്ധ്യപൌരസ്ത്യ 
ദേശത്തെ പീഡിത സഹോദരന്മാരെപ്പറ്റി മലങ്കരസഭയ്ക്കുള്ള ഉല്‍ക്കണ്ഠ 
അറിയിക്കുകയും ചെയ്തു. 


തീര്‍ച്ചയായും 2010 മുതല്‍ മലങ്കരസഭയുടെ അന്തര്‍സഭാ ബന്ധങ്ങള്‍ പുതു 
ജീവന്‍ പ്രാപിച്ചു വളരുകയാണ്‌. അതു മുമ്പോട്ടു കൊണ്ടുപോവുക എന്ന 
ദൌത്യം നിസാരമായി കാണാവുന്ന ഒന്നല്ലെന്നു മാത്രം. 


സെമിനാരി ദ്വിശതാബ്ദി 


1815-ലാണ്‌ പുലിക്കോട്ടില്‍ ഇട്ടൂപ്പ്‌ റമ്പാന്റെ നേതൃത്വത്തില്‍ കോട്ടയത്ത്‌ 
പഠിത്തറ്ഥിട്‌ സ്ഥാപിച്ചത്‌. ന്രസാണി കത്തനാര്‍മാര്‍ക്ക്‌ ഏകീകൃതവും ക്രമീ 
കൃതവുമായ വൈദിക വിദ്യാഭ്യാസം നല്‍കുക എന്ന ലക്ഷ്യത്തോടെ ആരം 
ഭിച്ച കോട്ടയത്തെ സെമിനാരി സാംസ്‌കാരിക കേരളത്തിന്റെ അഭിമാനമായി 
വളര്‍ന്നു. ഇന്ത്യയിലെ ആദ്യ റേോമന്‌ കത്േമാഥിക്കാ ഇതര സെമിനാരി എന്ന 
തിലുപരി കേരളത്തിന്റെ സാംസ്‌കാരിക ഭൂപടത്തില്‍ പഴയ സെമിനാരിയുടെ 
സ്ഥാനം ഏറെ ഉയരത്തിലാണ്‌. സംസ്ഥാനത്ത്‌ ഇംഗ്ലീഷ വിദ്യാഭ്യാസത്തിനു 
പ്രാരംഭമിട്ട സ്ഥാപനം, കേരളത്തില്‍ മലയാളം ആദ്യം അച്ചടിച്ച സ്ഥലം, 
അച്ചടിച്ച ്രന്ഥങ്ങളുടെ ആദ്യ ലൈബ്രറി, ആദ്യ ബഹുഭാഷാ വിദ്യാലയം... 
എന്നിങ്ങനെ അനേക സ്ഥാനങ്ങള്‍ സെമിനാരിയ്ക്കു സ്വന്തമാണ്‌. 


സെമിനാരിയുടെ ദ്വിശതാബ്ദി ആഘോഷങ്ങള്‍ 2014 ഫെബ്രുവരിയില്‍ 
ആരംഭിച്ച്‌ 2015-ല്‍ അവസാനിച്ചു. പക്ഷേ കേരളത്തിന്റെ സാംസ്‌കാരിക 
മണ്ഡലത്തില്‍ ഈ ആഘോഷം ഒരു ചലനവും സൃഷ്ടിച്ചില്ല എന്നതാണ്‌ 
ദൌര്‍ഭാഗ്യകരമായ യാഥാര്‍ത്ഥ്യം. പഴയ സ്വെമ/നാര? എന്ന മഹത്തായ പൈത്യ 
കത്തെ ഓര്‍ത്തഡോക്സ്‌ തിയളോജിക്കല്‍ സെമിനാരി എന്ന്‌ സങ്കുചിതമാക്കിയ 
ദര്‍ശനമാണ്‌ ഈ അപചയത്തിനു കാരണം എന്നു നിസംശയം പറയാം. 





ഴ്‌ 
ടയ 





പരുമല കാന്‍സര്‍ സെന്റര്‍ 


1975-ലാണ്‌ പരുമലയില്‍ മാര്‍ ഗ്രീഗോറിയോസ്‌ മിഷന്‍ ഹോസ്പിറ്റല്‍ 
ആരംഭിക്കുന്നത്‌. 50 കിടക്കകളോടെ ആരംഭിച്ച ആ സ്ഥാപനം ഇന്ന്‌ 350 
കിടക്കകളുള്ള മള്‍ട്ടി - സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റല്‍ ആയി വളര്‍ന്നിട്ടുണ്ട്‌. 
മദ്ധ്യ കേരളത്തില്‍ കാന്‍സര്‍ ചികിത്സയ്ക്കുള്ള ഒരു സമുന്നത ക്രേ്ദ്രം ഉണ്ടാ 
കണമെന്ന പ. എപ്പിസ്ക്കോപ്പല്‍ സുന്നഹദോസിന്റെ തീരുമാനപ്രകാരം 2009 
ഓഗസ്റ്റ്‌ 24-നു തറക്കല്ലിട്ടു പണി ആരംഭിച്ചു. വളരെയേറെ പ്രതിബന്ധങ്ങളില്‍ 
കൂടി കടന്ന്‌ 200 കോടി രൂപയോളം ചിലവിട്ട പണി പൂര്‍ത്തിയാക്കിയ പരുമല 
കാന്‍സര്‍ സെന്റര്‍ 2016 നവംബര്‍ 23-നു കൂദാശ ചെയ്ത്‌ പ്രവര്‍ത്തനം ആരം 
ഭിച്ചു. പൌലൂസ്‌ ദ്വിതീയന്റെ അതിഥിയായി മലങ്കര സന്ദര്‍ശിച്ച എത്യോപ്യന്‍ 
പാത്രിയര്‍ക്കീസ്‌ ആബൂനാ മത്ഥിയാസ്‌ ആണ്‌ കാന്‍സര്‍ സെന്ററിന്റെ ഉദ്‌ 
ഘാടനം നിര്‍വഹിച്ചത്‌. 


സ്നേഹസ്പര്‍ശം 


2016 ഓഗസ്റ്റ 30-നു പൌലൂസ്‌ ദ്വിതീയന്‍ 70 വയസ്‌ പൂര്‍ത്തിയായി. വിപു 
ലമായ സപ്തതി ആഘോഷങ്ങള്‍ നടത്താനുള്ള ആലോചനകള്‍ അദ്ദേഹം 
നിരാകരിച്ചു. പകരം നിര്‍ദ്ധനരായ കാന്‍സര്‍ രോഗികള്‍ക്ക്‌ കൈത്താങ്ങലേ 
കുവാന്‍ സ്‌നേഹസ്പര്‍ശം എന്നൊരു നവീന പദ്ധതി ആരംഭിക്കുകയാണ്‌ 
ചെയ്തത്‌. അഞ്ചു കോടി രൂപാ സമാഹരിക്കാന്‍ ലക്ഷ്യമിട്ട ഈ പദ്ധതിയി 
ലേയ്ക്കു നാളിതുവരെ 1.63 കോടി രൂപ ലഭിച്ചു. ഒരു കോടി രൂപയുടെ സാമ്പ 
ത്തിക സഹായം നല്‍കുകയും ചെയ്തു. 


തിരഞ്ഞെടുക്കപ്പെടുന്ന സമിതികളുടേയും സ്ഥാനികളുടേയും കാലാവധി 
അഞ്ചു വര്‍ഷമെന്നു ക്ലിപ്തപ്പെടുത്തിയിട്ടുള്ളതിനാല്‍ 2012 മാര്‍ച്ച്‌ 7-നും 2017 
മാര്‍ച്ച്‌ ഒന്നിനും മലങ്കര സുറിയാനി ക്രിസ്ത്യാനി അസോസിയേഷന്‍ കൂടി 
കൂട്ടു്രസ്റ്റിമാരേയും അസോസിയേഷന്‍ മാനേജിംഗ്‌ കമ്മിറ്റി അംഗങ്ങളേയും 
തിരഞ്ഞെടുത്തു. തുടര്‍ന്ന്‌ പുതിയ മാനേജിംഗ്‌ കമ്മിറ്റി, പുതിയ അസോസി 
യേഷന്‍ സ്വെക്രട്ടറിയെയും തിരഞ്ഞെടുത്തു. 


മലങ്കര അസോസിയേഷന്‍ യോഗങ്ങള്‍ 


പത്തനംതിട്ട കാതോലിക്കേറ്റ്‌ കോളജ്‌. 2012 മാര്‍ച്ച്‌ 7. അദ്ധ്യക്ഷന്‍: പ. 
പൌലോസ്‌ ദ്വിതീയന്‍ കാതോലിക്കാ. വൈദിക്രടസ്റ്റിയായി ഫാ. ഡോ. ജോണ്‍സ്‌ 
ഏ്രഹാം കോനാട്ടിനെയും അത്മായ്രടസ്റ്റിയായി എം. ജി. ജോര്‍ജ്‌ മുത്തൂറ്റി 
നെയും തെരഞ്ഞെടുത്തു. മാനേജിംഗ്‌ കമ്മറ്റിയിലേക്ക്‌ 129 പേരെ തെരഞ്ഞെ 
ടുത്തു (പിന്നീട്‌ 30 പേരെ നോമിനേറ്റ്‌ ചെയ്തു). മാനേജിംഗ്‌ കമ്മിറ്റിയംഗങ്ങ 
ളുടെ എണ്ണം 174 ആയി വര്‍ദ്ധിപ്പിച്ചു. ഇതില്‍ 141 പേര്‍ തെരഞ്ഞെടുക്കപ്പെടുന്ന 
വരും 33 പേര്‍ നാമനിര്‍ദേശം ചെയ്യപ്പെടുന്നവരും ആയിരിക്കും. 


കോട്ടയം എം.ഡി. സെമിനാരി. 2017 മാര്‍ച്ച്‌ 1 ബുധന്‍. അദ്ധ്യക്ഷന്‍: പ. 


1/0. 04 പഠ. 29 


106 ഠ്വ 0൧-0൨ പഥ 8൩൨ 0൧-1ള്‍ഠട൦ 


പൌലോസ്‌ ദ്വിതീയന്‍ 
കാതോലിക്കാ. വൈദിക 
ട്രസ്റ്റിയായി ഫാ. ഡോ. 
എം. ഒ. ജോണിനെയും 
അത്മായ്ര്രസ്റ്റിയായി 
4 ജോര്‍ജ്‌ പോളിനെയും 
തെരഞ്ഞെടുത്തു. മാനേ 
ജിംഗ്‌ കമ്മിറ്റിയിലേക്ക്‌ 
141 പേരെ തെരഞ്ഞെ 
ടുത്തു (പിന്നീട്‌ 33 
പേരെ നോമിനേറ്റ്‌ 
ചെയ്തു). 


മെരതാന്മാരുടെ 
സ്ഥലംമാറ്റ വിവാദം 


ദശാബ്ദമായി പണി 
പൂര്‍ത്തിയാകാതെ 
കിടന്ന ദേവലോകത്തെ 
ഓഫീസ്‌ സമുച്ചയം 
പൂര്‍ത്തിയക്കി 


പ്രവര്‍ത്തനം ആരംഭിച്ചെങ്കിലും സഭയുടെ ഭരണസംവിധാനം ഇക്കാലയളവില്‍ 
ജീര്‍ണ്ണിക്കുകയായിരുന്നു. മാനേജിംഗ്‌ കമ്മിറ്റിയുടെ നിലവാരത്തകര്‍ച്ചയാണ്‌ 
ഇതിന്റെ പ്രധാന കാരണം. ഒരു വിഭാഗം അംഗങ്ങള്‍ വെറും ബഹളസേനയായി 
അധഃപതിച്ച്‌ തങ്ങളുടെ കണ്ഠബലം കൊണ്ട്‌ സഭയെ നിയ്യന്ത്രിക്കുന്ന 
സ്ഥിതിയിലെത്തി. ഈ മോശമായ അവസ്ഥയുടെ ഉത്തുംഗതയായിരുന്നു പോയ 
വര്‍ഷങ്ങളില്‍ അരങ്ങേറിയ മ്മെതാന്‍ സ്ഥലംമാറ്റ വിവാദം. 


ചിലര്‍ തികച്ചും വ്ൃക്തിപരമായ കാരണങ്ങളാല്‍ തങ്ങള്‍ക്കിഷ്ടമില്ലാത്ത 
ഇടവക മ്മെതാന്മാരെ പാഠം പഠിച്ഛിക്കുവ്ാന കണ്ടെത്തിയ മാര്‍ഗ്ഗമാണ്‌ മെത്രാന്‍ 
സ്ഥലംമാറ്റം. ഇഷ്ടക്കാരെ വേണ്ടപ്പെട്ട ഭദ്രാസനങ്ങളില്‍ തിരുകികയറ്റുക എന്ന 
വാഗ്ദാനം നടപ്പാക്കാനും ചിലര്‍ക്ക്‌ ഇത്‌ ആവശ്യമായിരുന്നു. അതേസമയം 
തന്നെ, കഴിവുള്ളവരുടെ സേവനം എല്ലാ ഭ്രദാസനത്തിനും ലഭിക്കുക 
എന്നതാണ്‌ സമയബന്ധിത മ്മെതാന്‍ സ്ഥലംമാറ്റം കൊണ്ട്‌ ഉദ്ദേശിക്കുന്നതെന്നു 
പ്രചരണവും നടത്തി. 


വിപുലമായ തയാറെടുപ്പുകളാണ്‌ മ്മെതാന്‍ സ്ഥലംമാറ്റത്തിനായി ചില 
ക്രേന്ദ്രങ്ങള്‍ സ്വീകരിച്ചത്‌. പലയിടത്തും രഹസ്ൃയയോഗങ്ങള്‍ ചേര്‍ന്ന്‌ ത്രന്തങ്ങള്‍ 
ആവിഷ്ക്കരിച്ചു. മാറ്റപ്പെടുന്ന മ്മരെതാന്മാരുടെ പട്ടിക വരെ പുറത്തിറങ്ങി. 
ഇതെല്ലാം മാനേജിംഗ്‌ കമ്മിറ്റിയാണ്‌ മ്മെതാന്മാരെ തൃക്കുകയും നക്കുകയും 
ചെയ്യുന്നത്‌ എന്ന മിഥ്യാധാരണയുടെ പുറത്തായിരുന്നു. പ്രചരണം കൊടു 
മ്പിരി കൊണ്ടതോടെ എപ്പിസ്ക്കോപ്പല്‍ സുന്നഹദോസും അസ്വസ്ഥമായി. 
തങ്ങളുടെ ഭരണഘടനാപരമായ അധികാരത്തില്‍ ആരും കൈകടത്തുന്നത്‌ 
അവര്‍ ഇഷ്ടപ്പെട്ടില്ല. എപ്പിസ്ക്കോപ്പല്‍ സുന്നഹദോസും മാനേജിംഗ്‌ കമ്മി 
റ്റിയും നേര്‍ക്കുനേര്‍ ഏറ്റുമുട്ടുന്ന രീതിയില്‍ സ്ഥിതിഗതികള്‍ സ്ഫോടനാ 
ത്മകമായി. 


തലനാരിഴയുടെ ഭാഗ്യത്തിനാണ്‌ മാനേജിംഗ്‌ കമ്മിറ്റിയില്‍ ഏറ്റുമുട്ടല്‍ 
ഒഴിവായത്‌. സഭാഭരണഘടനപ്രകാരം മാനേജിംഗ്‌ കമ്മിറ്റിക്കു മ്രെതാന്‍ സ്ഥലം 
മാറ്റത്തിലുള്ള പങ്ക്‌ വ്യാഖ്യാനിച്ചു കിട്ടിയതോടെ തല്‍പ്പരകക്ഷികള്‍ 
ഭഗ്നാശരായി. (ടാനീസ്ഫര്‍ ചെയ്യും എന്നു ഭീഷണി മുഴക്കി മ്രെതാന്മാരെ വിരട്ടു 
വാനുള്ള ചിലരുടെ മോഹം കരിഞ്ഞുണങ്ങിയതോടെ തന്ത്രം മാറ്റി. ഒറ്റയ്‌ 
ക്കൊറ്റയ്ക്ക്‌ വളഞ്ഞാക്രമിക്കുക എന്ന ശൈലിയിലേയ്ക്കു കാര്യങ്ങള്‍ എത്തി 
ച്ചേര്‍ന്നു. അതും ഏറ്റവും തരംതാഴന്ന ശൈലിയില്‍. അതിന്നും തുടരുകയാണ്‌. 
മ്രെതാന്മാര്‍ തങ്ങള്‍ക്കെതിരെയുള്ള ആക്രമണം ചെറുക്കാന്‍ ഒറ്റക്കെട്ടായി 
എന്നതാണ്‌ ഇതിന്റെ മറുവശം. മാനേജിംഗ്‌ കമ്മിറ്റിയുടെ അപചയം, ഇതര 
സമിതികളേയും സഭാഭരണ സംവിധാനത്തെത്തന്നെയും പ്രതികൂലമായി 
ബധിച്ചു എന്നതാണ്‌ വര്‍ത്തമാനകാല യാഥാര്‍ത്ഥ്യം. 


മാനേജിംഗ്‌ കമ്മിറ്റിയുടെ നിലവാരം ഉയര്‍ന്നേ പറ്റു. അതിനു കര്‍ശന 
നടപടികള്‍ സ്വീകരിക്കാത്തപക്ഷം സഭയുടേത്‌ അധോഗതിയാവും. ഭരണ 
ഘടന കര്‍ശനമായി നടപ്പാക്കുകയും, സമിതികള്‍ സമയബന്ധിതമായി കൂടു 


൧021 പഥി 2 


റ3ററല ൧) 








കയും ദര്രിയാത്മകമായി ചര്‍ച്ചചെയ്തു തീരുമാനങ്ങള്‍ എടുക്കുകയും 
ചെയ്താല്‍ കുറെയൊക്കെ മാറ്റം വരാം. പക്ഷേ അടിസ്ഥാന ചികിത്സ 
അനിവാര്യമാണ്‌. 


കടന്നുപോയവര്‍ 


2010 ഒക്ടോബര്‍ അവസാനം സ്ഥാനമൊഴിഞ്ഞ മോറാന്‍ മാര്‍ ബസേലി 
യോസ്‌ മാര്‍ത്തോമ്മാ ദിദിമോസ്‌ പ്രഥമന്‍ വലിയ ബാവാ രാജകീയ മഹാ 
പുരോഹിതനായിത്തന്നെ തന്റെ ശിഷ്ടജീവിതം ചിലവഴിച്ചു. ദേവലോകം 
അരമനയില്‍ കാതോലിക്കാമാര്‍ക്കടുത്ത തന്റെ വസതിയില്‍ത്തന്നെ പിന്‍ഗാ 
മിയുടെ പുര്തതുല്യമായ പരിചരണങ്ങള്‍ ഏറ്റുവാങ്ങി പ്രാര്‍ത്ഥനയിലും ധ്യാന 
ത്തിലും തന്റെ വിശ്രമദിനങ്ങള്‍ അദ്ദേഹം പ്രയോജനപ്രദമായി ചിലവഴിച്ചു. 
അതിനിടയിലും തന്റെ ആഗ്രഹംപോലെ തീര്‍ത്ഥാടനക്രേനദ്രങ്ങളും പള്ളികളും 
സന്ദര്‍ശിക്കാനും അദ്ദേഹത്തിനു കഴിഞ്ഞു. നിഷഠയുള്ള, പ്രയോജനപ്രദമായ 
ആ ദീര്‍ഘജീവിതം ശാന്തമായും സന്തോഷത്തോടെയും 2014 മെയ്‌ 26-നു 
അവസാനിച്ചു. തന്റെ ആഗ്രഹംപോലെ തന്റെ പിതൃഭവനമായ പത്തനാപുരം 
ദയറായില്‍ അത്യുന്നത മഹാപുരോഹിതനടുത്ത ബഹുമാനങ്ങളോടെ അദ്ദേ 
ഹത്തെ കബറടക്കി. 


1966-ല്‍ ഏതാനും പള്ളികള്‍ മാത്രമുള്ള അവികസിത മലബാര്‍ ഭ്രദാസന 
ത്തിലേയ്ക്ക്‌ അയയ്ക്കപ്പെട്ട മാര്‍ തീമോത്തിയോസ്‌ മ്മെതാപ്പോലീത്താ തന്റെ 
കഠിനാദ്ധ്വാനത്താലും നിഷ്ഠയും അച്ചടക്കവുമുള്ള പ്രവര്‍ത്തനങ്ങളാലും 
അതിനെ മലങ്കരയിലെ ഏതു വികസിത ഭ്രദാസനത്തിനോടും കിടപിടിക്കു 
ന്നതാക്കിയിട്ടാണ്‌ അവിടെനിന്നും വിടവാങ്ങിയത്‌. ഇന്ന്‌ മലബാര്‍, സുല്‍ത്താന്‍ 
ബത്തേരി, (്രഹ്മവാര്‍ ഭ്രദാസനങ്ങളായി പുനഃക്രമീകരിച്ചു പഴയ മലബാര്‍ 
ഭ്രാസനത്തിലെ ഓരോ മണല്‍ത്തരിക്കും മാര്‍ തിീമോത്തിയോസിന്റെ 
പാദസ്പര്‍ശനത്തിന്റെ പുളകമുണ്ട്‌. 


മലങ്കരയിലെ അത്യുന്നത മഹാപുരോഹിതന്റെ ശ്ലീഹായ്ക്കടുത്ത സിംഹാ 
സനത്തില്‍ കേവലം അഞ്ചു വര്‍ഷം മാര്രമാണ്‌ ദിദിമോസ്‌ പ്രഥമന്‍ ഇരുന്നത്‌. 





1/0. 04 പഠ. 29 


106 ്ഥ/ഥ 0൧-0൨൧പ൧ഥട 8൩ ൧-ള്‍ഠട൦ 


പക്ഷേ അതൊരു പുതുയുഗത്തിന്റെ നാന്ദി ആയിരുന്നു. മിതഭാഷിയായ ആ 
താപസശ്രേഷ്ഠന്റെ ചിട്ടയുള്ള പ്രവര്‍ത്തനങ്ങള്‍ സഭയില്‍ അച്ചടക്കം മടക്കി 
കൊണ്ടുവരുവാന്‍ ആരംഭിച്ചു. ഇരുപത്തൊന്നാം നൂറ്റാണ്ടിലെ ശ്രേഷഠമായ 
മലങ്കരസഭയ്ക്കുള്ള ഉറച്ച അടിത്തറ തന്റെ പിന്‍ഗാമിക്കു കൈമാറിയാണ്‌ 
ദിദിമോസ്‌ പ്രഥമന്‍ കടന്നുപോയത്‌. 


വാക്കും പ്രവൃത്തിയും സമഞ്ജസിപ്പിച്ച, അവസാന ശ്വാസംവരെ കര്‍മ്മ 
നിരതനായിരുന്ന ഡോ. ഗീവര്‍ഗീസ്‌ മാര്‍ ഒസ്താത്തിയോസ്‌ 2012 ഫെഡ്രുവരി 
16-നു കടന്നുപോയി. ഭ്രദാസനഭരണം ഒഴിഞ്ഞ്‌ വര്‍ഷങ്ങള്‍ കഴിഞ്ഞിട്ടും തന്റെ 
സംഘടനാപാടവവും വാക്ചാതുരിയും മലങ്കര മുഴുവന്‍ അനുഭവവേദ്യമാക്കി 
തിരക്കുപിടിച്ച ജീവിതംതന്നെ നയിച്ച മാര്‍ ഒസ്താത്തിയോസിനെ അദ്ദേഹ 
ത്തിന്റെ സന്തോഷവും കിരിടവുമായ മാവേലിക്കര സെന്റ്‌ പോള്‍സ്‌ മിഷന്‍ 
ട്രെയിനിംഗ്‌ സെന്ററിലാണ്‌ കബറടക്കിയത്‌. 


തകര്‍ന്നടിഞ്ഞ അമേരിക്കന്‍ ഭ്രദാസനത്തെ ശൂന്യതയില്‍ നിന്നും പടുത്തു 
യര്‍ത്തി കെട്ടുറപ്പുള്ള രണ്ടു ഭ്രദാസനങ്ങളായി വളര്‍ത്തിയ ശേഷം വിടവാങ്ങി 
നാട്ടിലെത്തി വിശ്രമിച്ചിരുന്ന മാത്യൂസ്‌ മാര്‍ ബര്‍ണബാസ്‌ മ്മെതാപ്പോലീത്താ 
2012 ഡിസംബര്‍ 9-നു കാലംചെയ്തു. മാതൃ ഇടവകയായ വളയംചിറങ്ങര 
പള്ളിയില്‍ കബറടക്കി. 


ഇവരെ കൂടാതെ ഡല്‍ഹിയുടെ ഇയ്യൂബ്‌ മാര്‍ പീലക്സിനോസ്‌ (20-11-2011, 
പത്തനാപുരം ദയറാ), മാവേലിക്കരയുടെ പൌലൂസ്‌ മാര്‍ പക്കോമിയോസ്‌ 
(1-8-2012 - പെരുനാട്‌ ബഥനി ആശ്രമം), കോട്ടയത്തിന്റെ ഗീവര്‍ഗീസ്‌ മാര്‍ 
ഈവാനിയോസ്‌ (12-4-2013, ഞാലിയാകുഴി മാര്‍ ബസേലിയോസ്‌ ദയറാ), 
മലബാറിന്റെ സഖറിയാ മാര്‍ തെയോഫിലോസ്‌ (24-10-2017, കോയമ്പത്തൂര്‍ 
തടാകം ആശ്രമം) എന്നിവരും ഇക്കാലത്ത്‌ കടന്നുപോയി. 


പാത്രിയര്‍ക്കീസ്‌ 


അന്ത്യോഖ്യാ പാത്രിയര്‍ക്കീസായിരുന്ന ഇഗ്നാത്തിയോസ്‌ സഖാ പ്രഥമന്‍ 
ഈവാസ്‌ 2014 മാര്‍ച്ച്‌ 21-നു ജര്‍മ്മനിയിലെ കീല്‍ എന്ന സ്ഥലത്തു വച്ചു 
81-ാമത്തെ വയസില്‍ കാലം ചെയ്തു. കബറടക്കം മാര്‍ച്ച്‌ മുപ്പ 
തിനു ദമാസ്ക്കസിനു സമീപമുള്ള മാറാത്ത്‌ സെയ്ദാനാ പള്ളി 
യില്‍ നടത്തി. 1970-കളില്‍ മലങ്കരയിലെ വിഭാഗീയതയ്ക്ക്‌ 
തുടക്കമിട്ടത്‌ ഇഗ്നാത്തിയോസ്‌ യാക്കൂബ്‌ തൃതീയന്‍ 
പാര്രതിയര്‍ക്കീസ്‌ ആണെങ്കിലും അത്‌ ഇന്നത്തെ നിലയില്‍ 
വഷളാക്കിയതില്‍ സഖാ പ്രഥമന്‍ വഹിച്ച പങ്ക ചെറുതല്ല. 
അവസാന കാലത്തെ അദ്ദേഹത്തിന്റെ നിസഹായതയോ 
നിസംഗതയോ വിഘടിത വിഭാഗത്തില്‍ മ്മെതാന ചെരുമഴയ്ക്കു 
കാരണമായി. അത്‌ അദ്ദേഹത്തിനു തന്നെ 
അസഹ്യൃമായതിനാലാവണം അന്ത്യകാലത്ത്‌ പുതിയ വാഴ്ചകള്‍ 
തടയാന്‍ അദ്ദേഹം നിര്‍ബന്ധിതനായത്‌. 


കാലം ചെയ്ത പ. സഖാ പ്രഥമന്‍ പാര്രിയര്‍ക്കീസിന്റെ 
പിന്‍ഗാമിയായി മാര്‍ ഇഗ്നാത്യ്യോസ്‌ അപ്രേം ദ്വിതീയന്‍ 2014 മെയ്‌ 
29-ന്‌ ദമസ്ക്കോസിനടുത്തുള്ള മാറാത്ത്‌ സെയ്ദാനയിലെ കത്തീ 
ര്ധലില്‍ വച്ചു സിറിയന്‍ സഭാദ്ധ്യക്ഷനായി വാഴിക്കപ്പെട്ടു. 
മലങ്കരസഭയുടെ അറിവോ സമ്മതമോ സഹകരണമോ 
കൂടാതെയാണ്‌ അദ്ദേഹത്തെ വാഴിച്ചത്‌. എങ്കിലും മലങ്കരയെ 
സംബന്ധിച്ചു ശുഭ്രപതീക്ഷകള്‍ ഉയര്‍ത്തുന്നതായിരുന്നു 
അദ്ദേഹത്തിന്റെ പ്രാരംഭ നടപടികള്‍. പട്ടത്വവും 
സ്ഥാനമാനങ്ങളും വാരിക്കോരിക്കൊടുക്കുന്ന നടപടി അദ്ദേഹം 
കര്‍ശനമായി തടഞ്ഞു. 


എന്നാല്‍ 2015 ഫെഡ്ബുവരിയിലെ മലങ്കര സന്ദര്‍ശനവേളയില്‍ 
അനുരഞ്ജനകാാഠക്ഷി എന്ന അപ്രേം ദ്ധിതീയന്റെ 
പ്രതിഛായയ്ക്കു ഭംഗം വരുന്ന ചില നടപടികള്‍ അദ്ദേഹത്തില്‍ 
നിന്നുണ്ടായി. കോടതികള്‍ പ്രശ്നപരിഹാരത്തിനു ഉപയുക്തമ 
ല്ല എന്ന പ്രസ്താവനയും, രണ്ടും രണ്ട്‌ സഭകളാണ്‌ എന്ന 
നിലപാടുമാണ്‌ വിവാദത്തിനിടയാക്കിയത്‌. അതോടെ സമാധാന 
പ്രതീക്ഷകള്‍ക്കു മങ്ങലേറ്റു. എങ്കിലും സന്ദര്‍ശനാന്ത്യത്തില്‍ 
ഡല്‍ഹിയില്‍ വെച്ചു ശുഭ പ്രതീക്ഷ നല്‍കിയിട്ടാണ്‌ അദ്ദേഹം 
മടങ്ങിയത്‌. 


൧021 ഥി 2 


റ്റ 22 





എ. 1, ൧൨ 1. ൧.1൧. ൮1. 


ന്‌ 


2015 ഏപ്രില്‍ 24-ന്‌ അര്‍മ്മീനിയായിലെ ഹോളി എച്മിയാഡ്ചിനില്‍ 
വെച്ച്‌ അപ്രേം ദ്വിതീയനും പൌലൂസ്‌ ദ്വിതീയനും കൂടിക്കണ്ടു. 
ദശാബ്ദങ്ങളുടെ ഇടവേളയ്ക്കു ശേഷമാണ്‌ ഇരു സഭാദ്ധ്യക്ഷന്മാരും റ 
സംഗമിച്ചത്‌. സഹോദര തുല്യമായ സ്നേഹബഹുമാനങ്ങളോടെ നടന്ന 
ആ കൂടിച്ചേരല്‍ ഐക്യപ്രതീക്ഷകള്‍ വാനോളം ഉയര്‍ത്തി. പക്ഷേ ആ 
ര്രതീക്ഷകളെ നിലനിര്‍ത്തുന്ന നടപടികളല്ല ഇരുഭാഗത്തുനിന്നും 
പിന്നീടുണ്ടായത്‌. 








കോടതിവിധി 


കോലഞ്ചേരി മുതലായ പള്ളികളില്‍ മലങ്കരസഭയ്ക്ക്‌ അനുകൂലമായി 
ലഭിച്ച കോടതിവിധികള്‍ നടപ്പാക്കുന്നതിനെതിരെ അപ്പീലുമായി വിഘടിത 
വിഭാഗം വീണ്ടും കോടതിയെ സമീപിച്ചു. കീഴ്‌കോടതികളില്‍ എല്ലാം 
കേസുകള്‍ തള്ളപ്പെട്ടതോടെ അവര്‍തന്നെ വീണ്ടും സുപ്രീംകോടതിയെ 
സമീപിച്ചു. വിശദമായി പഠിച്ച്‌ അപ്പീലുകള്‍ തള്ളി 2017 ജൂലൈ 3-ന്‌ 
സുപ്രീംകോടതി വിശദമായ വിധി പ്രസ്‌താവിച്ചു. മലങ്കരസഭയില്‍ 
സമാന്തര ഭരണം അനുവദിക്കില്ലെന്ന വ്യക്തമായ സന്ദേശമാണ്‌ 
കോലഞ്ചേരി, മണ്ണത്തൂര്‍, വാരിക്കോലി എന്നി മൂന്നു പള്ളികളുടെ 
വിധിനടത്ത്‌ ചോദ്യംചെയ്ത്‌ യാക്കോബായ വിഭാഗം നല്‍കിയതും 
കീഴ്‌ കോടതികള്‍ തള്ളിയതുമായ കേസുകളിലെ അപ്പീല്‍ ഹര്‍ജികള്‍ 


തള്ളിക്കൊണ്ട്‌ (പഖ്യാപിച്ചത്‌. തുടര്‍ന്ന്‌ ജൂലൈ 5-ന്‌ നെച്ചൂര്‍ 
പള്ളിയെപ്പറ്റിയും, അതിനുശേഷം മറ്റൊരു ബഞ്ച്‌ കണ്യാട്ടുനിരപ്പ്‌ 


പള്ളിയെപ്പറ്റിയും സമാനവിധി പുറപ്പെടുവിച്ചു. 
ജൂലൈ 3 വിധിയിലെ പ്രധാന വസ്തുതകള്‍ താഴെ പറയുന്നവയാണ്‌. 


1. 1995-ലെ സുപ്രീംകോടതിവിധി ഇടവകപ്പള്ളികള്‍ക്ക്‌ ബാധകമാണ്‌. 

2. 1934-ലെ മലങ്കരസഭാ ഭരണഘടനയനുസരിച്ചു മാത്രം ഇടവകപ്പള്ളികള്‍ 
ഭരിക്കപ്പെടണം. 

3. 2002-ലെ യാക്കോബായ ഭരണഘടന അസാധുവാണ്‌. 

4. 1934-ലെ മലങ്കരസഭാ ഭരണഘടന ഒഴികെയുള്ള ഉടമ്പടികളും മറ്റും 
ഇടവകപ്പള്ളി ഭരണത്തിനു ഉപയോഗിക്കാന്‍ പാടില്ല. 


അപ്പീലുമായി സുപ്രീംകോടതിയെ സമീപിച്ചവര്‍ക്ക്‌ ഇനിയൊരിക്കലും പ. 
അന്ത്യോഖ്യാ പാത്രിയര്‍ക്കീസിനെ മറപിടിച്ച്‌ മലങ്കരസഭയില്‍ അരാജകത്വം 
അഴിച്ചുവിടാന്‍ അനുവദിക്കില്ല എന്ന വ്യക്തമായ മറുപടിയാണ്‌ ലഭിച്ചത്‌. 
മറുവശത്ത്‌ മലങ്കരസഭയുടെ പിതാവ്‌ മലങ്കരമ്മെതാപ്പോലീത്താ സ്ഥാനം കൂടി 
വഹിക്കുന്ന പൌരസ്ത്യ കാതോലിക്കാ ആണെന്ന്‌ വ്യക്തമാക്കിയപ്പോള്‍ത്തന്നെ 
1934-ലെ മലങ്കരസഭാ ഭരണഘടനയുടെ ചട്ടക്കൂടില്‍ നിന്ന്‌ ഒരു സഭാസ്ഥാനിയും 
സ്ഥാപനവും സ്വത്രന്രരല്ല എന്ന സന്ദേശവും കോടതി നല്‍കി. 


ഒരു സഭ, ഒരു നിയമം, ഒരു ഭരണ്റകമം എന്ന അടിസ്ഥാന പ്രമാണത്തി 
ലുന്നിയാണ്‌ ഇത്തവണ സുപ്രീംകോടതി വിധി പ്രഖ്യാപിച്ചത്‌. ആ നിയമം 
1934-ലെ മലങ്കരസഭാ ഭരണഘടനയാണെന്നു ആവര്‍ത്തിച്ചു വ്യക്തമാക്കുകയും 
ചെയ്തു. 2017 നവംബര്‍ 15-നു വിഘടിത വിഭാഗത്തിന്റെ റിവ്യൂ ഹര്‍ജി കൂടി 
സുപ്രീംകോടതി തള്ളിയതോടെ നിയമയുദ്ധം ഒരു അടഞ്ഞ അദ്ധ്യായമായി. 


അനന്തരാ 


മലങ്കരസഭയുടെ വാദങ്ങള്‍ പൂര്‍ണ്ണമായും ശരിവച്ച്‌ 2017 ജൂലൈ 3-നു 
സുപ്രീംകോടതി പുറപ്പെടുവിച്ച വിധിയെപ്പറ്റി അപ്രതീക്ഷിതമെന്നു തന്നെ 
പറയണം. 1934-ലെ ഭരണഘടയുടെ സാര്‍വലൌഈകികത്വം, പൌരസ്ത്യ കാതോ 
ലിക്കായുടെ പ്രധാന മേലദ്ധ്യക്ഷസ്ഥാനം ഇവയൊക്കെ അടിവരയിട്ടുറപ്പിച്ച 
ഈ വിധിയുടെ അന്തഃസത്ത ഉള്‍ക്കൊണ്ട്‌ മലങ്കരസഭയില്‍ ശാശ്വതമായ 
ഐക്യവും സമാധാനവും നിലവില്‍ വരുത്തുമെന്നു ബഹുഭൂരിപക്ഷവും 
ആഗ്രഹിക്കുകയും വിശ്വസിക്കുകയും ചെയ്തു. സെമിത്തേരി പോലും പങ്കു 
വെക്കാനാകില്ല എന്ന വിധി അതിനു മാര്‍ഗ്ഗരേഖയാകുമെന്നു ഏവരും പ്രതീ 
ക്ഷിച്ചു. 


സഭാക്രേന്ദ്രവും ഇത്തരത്തിലാണ്‌ പ്രതികരിച്ചത്‌. ഐകൃത്തിനു ആഹ്വാനം 
ചെയ്തുകൊണ്ട്‌ 2017 ജൂലൈ 11-നു 185/2017-ാം നമ്പറായി സഭാസമാധാനവും 
ഐക്യവും ആഹ്വാനം ചെയ്ത്‌ പൌലൂസ്‌ ദ്വിതീയന്‍ ഒരു പൊതു കല്പന 
ഇറക്കി. 2017 ഓഗസ്റ്റ്‌ മാസത്തില്‍ ചേര്‍ന്ന എപ്പിസ്ക്കോപ്പല്‍ സുന്നഹദോസ്‌ 
ഇത്‌ അംഗീകരിച്ചു. അതേ മാസം ചേര്‍ന്ന മാനേജിംഗ്‌ കമ്മിറ്റി അതിനു പിന്തു 


0110 00011 10 ॥॥ 


1 1) 1) 0). 


പ 
ത്ത ല ട്‌ 





1 1൧. 1) 1. 1.൫. 1 










ര. 
ന. 


റ്‌ 


ണയും പ്രഖ്യാപിച്ചു. അതാണ്‌ മലങ്കരസഭയുടെ ഓദ്യോഗിക നിലപാട്‌. 


മറുവശത്ത്‌ താന്‍ സമാധാനത്തിനും ഐകൃത്തിനും സന്നദ്ധനാണെന്നു 
പാത്രിയര്‍ക്കീസ്‌ അപ്രേം ദ്വിതീയനും അറിയിച്ചു. അനൌപചാരികമായി ചര്‍ 
ച്ചകള്‍ ആരംഭിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. അതനുസരിച്ച്‌ എപ്പി 
സ്‌ക്കോപ്പല്‍ സുന്നഹദോസിന്റെ അറിവോടെ രണ്ടു മ്രെതാന്മാര്‍ ബെയ്റു 
ടിലെത്തി അപ്രേം ദ്വിതീയനെ കണ്ടു. കാര്യങ്ങള്‍ ശുഭകരമായി പര്യവസാനി 
ക്കുമെന്നു കേസും കലഹവുംകൊണ്ട്‌ ഉപജീവിക്കുന്ന ഇരുപക്ഷത്തേയും 
അതീവ പരിമിത ന്യൂനപക്ഷമൊഴികെ ഏതാണ്ട്‌ എല്ലാവരുംതന്നെ വിശ്വസിച്ചു 
തുടങ്ങി. 


എന്നാല്‍ സംഗതികള്‍ ഇതെഴുതുമ്പോള്‍ ശുഭോദര്‍ക്കമായല്ല നീങ്ങുന്നത്‌. 
അതിനു കാരണം, കേസില്‍ പരാജയപ്പെട്ട കക്ഷികളേക്കാള്‍ ഈ വിധി വലിയ 
പ്രഹരം നല്‍കിയത്‌ സഭയ്ക്കുള്ളിലെ “വിഭജനവാദി'കള്‍ക്കാണ്‌ എന്നതാണ്‌. 
ഇത്രയും സമഗ്രമായ വിധി അവര്‍ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല എന്നതാണ്‌ 
സത്യം. മേല്‍സ്ഥാനങ്ങള്‍ മോഹിക്കുന്നവരും, കസേരയുടെ കാല്‍ ഇളകുമോ 
എന്ന ഭയം ഉള്ളവരും, കേസുകള്‍ അനന്തമായി നീട്ടിക്കൊണ്ടുപോകുന്നതില്‍ 
തത്പരരായ ചിലരും സമാധാനത്തിനു തുരങ്കം വയ്ക്കുന്നു എന്ന ഭയം പല 
കോണിലും ഉയരുന്നുണ്ട്‌. അതു ശരിവയ്ക്കുന്ന തരത്തിലാണ്‌ വരിക്കോലി 
പോലുള്ള ദൌര്‍ഭാഗ്യകരമായ പല സംഭവങ്ങളും പിന്നീട്‌ അരങ്ങേറിയത്‌. 


ഇന്ന്‌ സഭയുടെ മുന്നിലുള്ള ഏറ്റവും വലിയ വെല്ലുവിളി ഐക്യവും 
സമാധാനവും ഉണ്ടാക്കുക എന്നതാണ്‌. ലഭ്യമായ സുവര്‍ണ്ണാവസരം ഏതാനും 
വ്യക്തികളുടെ സ്വാര്‍ത്ഥ താത്പരൃത്തിനായി കളഞ്ഞു കുളിക്കുന്നവർ 
കാട്ടുന്നത്‌ ദൈവനിന്ദയാണ്‌ എന്ന യാഥാര്‍ത്ഥ്യം തിരിച്ചറിയണം. കലഹവും 
അശാന്തിയും തുടരാന്‍ യത്നിക്കുന്നവര്‍ക്കുള്ള മറുപടി പൌലൂസ്‌ ദ്വിതീയന്റെ 
2017 ജൂലൈ 11-ലെ ചാക്രിക കല്പനയില്‍ ഉണ്ട്‌. ... കലഹം പിശാചിന്റെ 


ളള 


കനശലമാണ്‌, സമാധാനം ദൈവത്തിന്റെ ഗാനമാണ്‌ ... 














1/0. 04 പഠ. 29 106 ഠ്വ 0൧-൨൨ ൮൧൧ 8൩ 0൧-1ള്‍ഠട൦ ൧021 പഥി 2 3റ്റ൭24 





| ൧. 1, ൧. 1 ൧. 1.൧ 0൨.1 | 


_] ()1)(0% ൮ 








& 1 ച 1-1 ലി 


ത സ്മരണ 


ഇടയശുധ്രുഷയിലെ ധനൃതയുടെ അഷട ദിനങ്ങള്‍ 


പി. ബസേലിയോസ്‌ മാര്‍ത്തോമ്മാ പനലോസ്‌ രണ്ടാമന്‍ 


അര്‍ഹമായ നീതിയ്ക്കു വേണ്ടി മലങ്കര ഓര്‍ത്തഡോക്സ്‌ സഭയുടെ വട 
ക്കന്‍ പ്രദേശങ്ങളിലെ സഭാമക്കള്‍ പോരാടുമ്പോള്‍ അവരോട്‌ ഐക്യദാര്‍ഡ്യം 
പ്രഖ്യാപിക്കുവാന്‍ വേണ്ടി 2011 സെപ്റ്റംബര്‍ 11-ം തീയതി ഞായര്‍ അഞ്ചു 
മണി മുതല്‍ 2011 സെപ്റ്റംബര്‍ 18-ാഠ തീയതി ഞായര്‍ രാത്രി 11 മണി വരെ 
കോലഞ്ചേരി സെന്റ്‌ പീറ്റേഴ്‌സ്‌ ആന്‍ഡ്‌ സെന്റ്‌ പോള്‍സ്‌ ഓര്‍ത്തഡോക്സ്‌ 
പള്ളിയില്‍ ബലഹീനനായ ഞാന്‍, അഭിവന്ദ്യ ഡോ. മാത്യൂസ്‌ മാര്‍ സേവേറി 
യോസ്‌ മ്മെതാപ്പോലീത്തായോടൊപ്പം ഒരു ഉപവാസ പ്രാര്‍ത്ഥനായജ്ഞം നട 
ത്തുകയുണ്ടായി. അതിലേക്ക്‌ നയിച്ച സാഹചര്യം താഴെ രേഖപ്പെടുത്തുന്നു. 


2011 സെപ്റ്റംബര്‍ 11-ാം തീയതി ഞായറാഴ്ച രാവിലെ വി. കുര്‍ബ്ബാന 
കഴിഞ്ഞ്‌ ദേവലോകം അരമനയില്‍ വിശ്രമിക്കുന്ന സമയം. 12 മണിയായപ്പോള്‍ 
ഒരു ഫോണ്‍കോള്‍. ദുഃഖം നിറഞ്ഞ ശബ്ദത്തോടെ അഭിവന്ദ്യ സേവേറിയോസ്‌ 
തിരുമേനി അങ്ങേത 
ലയ്ക്കല്‍. കോല 
ഞ്ചേരി പള്ളി പൂര്‍ണ്ണ 
മായും ഓാര്‍ത്ത 
ഡോക്‌സ്‌ വിഭാഗ 
ത്തിനാണെന്നുള്ള 
കോടതി വിധിയുടെ 
പശ്ചാത്തലത്തില്‍ [& 
വി. കുര്‍ബ്ബാന അനു 
ഷ്ഠിക്കുവാന്‍ ചെന്ന 
തിരുമേനിയേയും, 
വൈദികരേയും 
വിശ്വാസികളെയും 
പോലീസ്‌ ഉദ്യോഗ 
സ്ഥന്മാര്‍ തടയുക; 
യും, പള്ളി പരിസര 
ത്തുനിന്ന്‌ ആട്ടിയോ। 
ടിക്കുകയും ചെയ്തു 
എന്ന്‌ വളരെ ദുഃഖ 
ത്തോടെ അറിയിച്ചു. 
ഇതിനെതിരെ ഒരു 
പ്രതിഷേധ യോഗം അ 
കൂടുവാന്‍ ആഗ്രഹം ഴ്‌ 
ഉണ്ടെന്നും അത്‌ 
ഉദ്ഘാടനം ചെയ്തു തരണമെന്നും എന്നോട്‌ ആവശ്യപ്പെട്ടു. ഉച്ചഭക്ഷണം 
പോലും കഴിക്കാതെ ഞാന്‍ കോലഞ്ചേരിക്ക്‌ പുറപ്പെട്ടു. സന്ധ്യയോടെ ദേവ 
ലോകത്ത്‌ തിരിച്ചെത്താം എന്ന്‌ പറഞ്ഞാണ്‌ ഇറങ്ങിയത്‌. കോലഞ്ചേരിയില്‍ 
രാത്രി താമസിക്കേണ്ടി വരുമെന്ന്‌ സ്വപ്നത്തില്‍ പോലും കരുതിയില്ല. ആയ 
തിനാല്‍ മരുന്ന്‌, വസ്ര്തം, പണം ഇവയൊന്നും എടുക്കാതെയാണ്‌ യാര്ര. 
അവിടെ എത്തുമ്പോള്‍ കോലഞ്ചേരി പള്ളിമുറിയിൽ ഡോ. തോമസ്‌ മാര്‍ 
അത്താനാസിയോസ്‌ തിരുമേനി, ഡോ. മാത്യൂസ്‌ മാര്‍ സേവേറിയോസ്‌ തിരു 
മേനി, വൈദിക്രടസ്റ്റി ഫാ. ഡോ. ജോണ്‍സ്‌ ഏ്രഹാം കോനാട്ട്‌, വികാരി 
ജേക്കബ്‌ കുര്യന്‍ അച്ചന്‍, കൈക്കാരന്‍ സണ്ണി എന്നിവര്‍ ശോകമൂകരായി ഇരി 
ക്കുന്നുണ്ട്‌. കാര്യമായി ആരും ഒന്നും തന്നെ സംസാരിക്കുന്നില്ല. നെടു 
വീര്‍പ്പുകള്‍ മാത്രം. കോടതിവിധികള്‍ രാഷ്ട്രീയത്തില്‍ മുങ്ങി മരിക്കുന്നത്‌ ഹൃദ 
യഭേദകമായി തോന്നി. ആ വേദന എല്ലാവരും പങ്കുവയ്ക്കുകയും ചെയ്തു. 
ഈ സന്ദര്‍ഭത്തില്‍ ബാവാ ഒരു നടപടിയിലേക്ക്‌ നീങ്ങിയാല്‍ തീര്‍ച്ചയായും 
സര്‍ക്കാരില്‍ നിന്ന്‌ നീതി ലഭിക്കുമെന്ന പ്രതീക്ഷ അവരുടെ വാക്കുകളില്‍ നിന്ന്‌ 
മനസ്സിലായി. പെട്ടെന്ന്‌ എന്തെങ്കിലും ഒന്നു പറയാന്‍ എനിക്കാവുന്നുമില്ല. അവര്‍ 
എന്താണ്‌ എന്നില്‍ നിന്നു പ്രതീക്ഷിക്കുന്നത്‌ എന്നത്‌ വ്യക്തമാകുന്നുമില്ല. 
നിങ്ങള്‍ പറയുന്നത്‌ വ്യക്തമാക്കാന്‍ ഞാന്‍ ആവശ്യപ്പെട്ടു. ഒരു ഉപവാസ 





1/0. 04 പഠ. 29 





106 ഠ്വ 0൧-0൨ പഥ 85൩ 0൧-ള്‍ഠ5ട൦ 


പ്രാര്‍ത്ഥനായജ്ഞം തന്നെ ബാവാ പ്രഖ്യാപിക്കണം. ഞങ്ങളും ഒപ്പമുണ്ട്‌. ഉപ 
വാസയജ്ഞത്തിന്റെ ഭവിഷ്യത്തിനെപ്പറ്റി ഞാനും എന്റെ മനസ്സ്‌ തുറന്നു. ഏതാ 
ണ്ടിപ്രകാരമാണത്‌. സര്‍ക്കാര്‍ വഴങ്ങാന്‍ സാധ്യതയില്ല. നീതിനിര്‍വൃഹണത്തേ 
ക്കാള്‍ അധികാരം നിലനിര്‍ത്തുന്നതില്‍ ശ്രദ്ധ ചെലുത്തുന്ന ഒരു ഭരണകൂടമാ 
ണിത്‌. നാം വലിയ തീച്ചുളയിലേക്ക്‌ എടുത്തുചാടണമോ ഒന്നും നേടാനായിഒ 
ല്ലങ്കില്‍ സമൂഹത്തിന്റെ മുമ്പില്‍ നാം പരിഹസിക്കപ്പെടും. 


എന്നാല്‍ ഇങ്ങനെയൊക്കെയാണെങ്കിലും ഇപ്രകാരം ഒരു പരീക്ഷണം നട 
ത്തണമെന്ന്‌ നാം നിശ്ചയിക്കുകയാണെങ്കില്‍ ഞാന്‍ എന്തിനും തയ്യാറാണ്‌. 
മലങ്കരസഭയുടെ അഭിമാനമാണ്‌ എനിക്ക്‌ വലുത്‌. അത്‌ സംരക്ഷിക്കപ്പെടുവാന്‍ 
ഏത്‌ തീച്ചുളയിലേക്കും എടുത്തുചാടാന്‍ ഞാന്‍ ഒരുക്കമാണ്‌. ഇത്രയും പറഞ്ഞ്‌ 
പള്ളിയുടെ മദ്ബഹായില്‍ കയറി രണ്ട്‌ നിമിഷം പ്രാര്‍ത്ഥിച്ചു. ഉപവാസ പ്രാര്‍ത്ഥ 
തത്ത നായജ്ഞം പ്രഖ്യാ 
ലയം, പിച്ചു. ആദ്യം പള്ളി 
യ അ യുടെ പടിഞ്ഞാറുഭാ 
ടം ആളം. ഗ ത്തറു ള്ള 

ല്‌ കുരിശുപള്ളിയ്ക്ക 
രികെ കിഴക്ക്‌ 
ഭാഗത്ത്‌ ഞാനും 
അഭിവന്ദ്യ സേവേറി 
യോസ്‌ തിരുമേ 
നിയും രണ്ട്‌ കസേ 
നി രകളില്‍ ഇരുന്നു. 
ആരോ ഒരു പന്തല്‍ 

ഴം വലിച്ചു കെട്ടി. രണ്ട്‌ 
കട്ടില്‍ കൊണ്ടുവ 
ന്നു. ചാനലുകളില്‍ 
വാര്‍ത്ത പടര്‍ന്നു 
കയറി. 


നം 
ി 
॥ 


ലോക 
ത്തിന്റെ പല ഭാഗങ്ങ 
ളില്‍ നിന്നും 






ഫോണ്‍ കോളുകള്‍ 
വരാന്‍ തുടങ്ങി. 


॥ പലവിധ അഭിന 
 ന്ദനങ്ങളും വിമര്‍ശന 
ങ്ങളും ഞങ്ങള്‍ കേള്‍ക്കുന്നുണ്ടായിരുന്നു. സര്‍ക്കാര്‍ നിഷേധാത്മകനയം ഞങ്ങ 
ളുടെ നേരെ സ്വീകരിച്ചു. ദിവസങ്ങള്‍ കഴിയുന്തോറും ഞങ്ങളുടെ ശരീരം 
ക്ഷീണിക്കുന്നുണ്ടായിരുന്നെങ്കിലും മലങ്കരയുടെ മക്കള്‍ സഭയോടുള്ള സ്നേഹം 
നിമിത്തമായി സമരത്തിന്‌ ഐക്യദാര്‍ഡ്യം പ്രഖ്യാപിച്ച്‌ തെരുവിലേക്ക്‌ ഇറ 
ങ്ങുന്നുണ്ടായിരുന്നു. പല രാഷ്ട്രീയ നേതാക്കന്മാര്‍, വിവിധ സമുദായ സ്നേഹി 
തര്‍, ഉന്നത പോലീസ്‌ ഉദ്യോഗസ്ഥര്‍, വിവിധ സഭാമേലദ്ധ്യക്ഷന്മാര്‍ എന്നിവര്‍ 
ഉപവാസ പന്തലിലേക്ക്‌ ഒഴുകുകയായിരുന്നു. മലങ്കര സഭാ വിശ്വാസികള്‍ മിക്ക 
വാറും എല്ലാ ഭ്രദാസനങ്ങളില്‍ നിന്നും കടന്നു വന്ന്‌ അവരുടെ പിന്തുണയും, 
ഐകൃദാര്‍ഡ്ട്യവും അറിയിച്ചുകൊണ്ടിരുന്നു. രണ്ട്‌ ദിവസം കൂടി കഴിഞ്ഞപ്പോള്‍ 
ഉപവാസയജ്ഞം കുരിശുപള്ളിയങ്കണത്തില്‍ നിന്ന്‌ ചാപ്പലിനകത്തേക്ക്‌ മാറ്റ 
പ്പെട്ടു. സെപ്റ്റംബര്‍ 18 ഞായറാഴ്ച ആയപ്പോള്‍ സഭയുടെ വിശ്വാസികള്‍ 
രോഷം കൊണ്ട്‌ തിളച്ചു മറിഞ്ഞു. 


അന്നു തന്നെ മുഖ്യമ്ര്തിയും കെ.പി.സി.സി. പ്രസിഡന്റും ഓര്‍ത്ത 
ഡോക്സ്‌, .യാക്കോബായ പ്രതിനിധികളും ചേര്‍ന്ന്‌ വിഷയങ്ങള്‍ ചര്‍ച്ച ചെയ്ത്‌ 
തീരുമാനങ്ങള്‍ എടുത്തു. പതിനഞ്ചു ദിവസത്തിനുള്ളില്‍ ഇരു കൂട്ടര്‍ക്കും 
(ഓര്‍ത്തഡോക്‌സ്‌, യാക്കോബായ) സ്വീകാര്യമായ ഒരു തീരുമാനം എടുക്കും. 
അപ്രകാരം സമവായത്തില്‍ എത്തുന്നില്ലെങ്കില്‍ കോടതി വിധി സംശയലേശ്യ 


൧021 ഥി 2 


റദുറ്റട 25 





റ്‌ ൧. 1, ൧ 1 ൧. 1൧. ൮. 


മെന്യേ നടപ്പിലാക്കും എന്നതായിരുന്നു തീരുമാനം. 


ഈ തീരുമാനം സര്‍ക്കാര്‍ പ്രതിനിധി എന്ന നില 1 
യില്‍ എറണാകുളം ജില്ലാ കളക്ടര്‍ രേഖാമൂലം തന്ന 
തിന്റെ പേരില്‍ ഞാനും അഭിവന്ദ്യ സേവേറിയോസ്‌ 
തിരുമേനിയും ഉപവാസയജ്ഞം അവസാനിപ്പിച്ചു. 
പക്ഷേ നാളിതുവരെ (രണ്ടു വര്‍ഷം കഴിഞ്ഞിട്ടും) ഈ 
പ്രശ്നം സമവായത്തില്‍ കൊണ്ടുവരുവാനോ,ജ്ള 
കോടതിവിധി നടപ്പിലാക്കുവാനോ സംസ്ഥാനഭരണകു ഴ്‌ 
ടത്തിന്‌ കഴിഞ്ഞില്ലായെന്നത്‌ ഖേദത്തോടെ അറിയിച്ച” ച 
ക്കുന്നു. എന്തുകൊണ്ട്‌ ഈ സാഹസികയജ്ഞത്തിന്‌ 
സഭയുടെ തലവന്‍ തീരുമാനമെടുത്തു? ഈ ചോദ്യ 
ത്തിനുള്ള ഉത്തരമാണ്‌ എനിക്ക്‌ നിങ്ങളെ അറിയിക്കാ 8 


നുള്ളത്‌. 
1. നീതിയ്ക്കു വേണ്ടി ദാഹിക്കുന്നവരോടൊലപ്പം 
ആയിരിക്കാന്‍ ആഗ്രഹിച്ചു (വി. മത്തായി 5:6). 


2. സ്വയം അപമാനിക്കപ്പെട്ടാലും മലങ്കരസഭ അപ |. 
മാനിക്കപ്പെടരുതെന്ന്‌ വിചാരിച്ചു. 
ണ്ണി | 
3. മലങ്കരസഭയുടെ സ്വാതന്ത്ര്യത്തേയും തദ്ദേശീ 


യതയേയും നിരസിക്കാനുള്ള സാഹചര്യത്തോടുള്ള 


പ്രതിരോധം. 


റം റ 1 
ഇ 


5. നീതിരഹിത ഭരണകൂടത്തെ കണ്ണുതുറപ്പിക്കാ 
നാവുമോ എന്ന സഹസിക പരിശ്രമം. 


6. വിശ്വാസികള്‍ നേരിടുന്ന പ്രതിസന്ധികളില്‍ സഭാനേതൃത്വം മെയ്യനങ്ങു 
ന്നവരല്ലെന്ന സങ്കല്പത്തെ തച്ചുടയ്ക്കല്‍. 


7. ശരിയും തെറ്റുകളും ആപേക്ഷികമെങ്കിലും ശരിയെ സമൂഹമദ്ധ്യേ അട 
യാളപ്പെടുത്താനുള്ള അധ്വാനം. 


8. യേശുക്രിസ്തുവിന്റെ അന്ത്യനാളുകളോടുള്ള ഐക്യദാര്‍ഡ്യം. 


1. നീതിയ്ക്കുവേണ്ടി ദാഹിക്കുന്നവരോടൊപ്പം ആയിരിക്കാനുള്ള 
ആഗ്രഹം (വി. മത്തായി 5:9൭. 


മനുഷ്യസമൂഹത്തില്‍ തര്‍ക്കങ്ങള്‍ സ്വാഭാവികം. തര്‍ക്കരഹിത സമൂഹത്തി 
ലാണ്‌ സമാധാനം പുലരുന്നത്‌. തര്‍ക്കപരിഹാരത്തിനുള്ള ആദ്യ പ്രതിവിധി 
ചര്‍ച്ചുകള്‍ തന്നെ. ചര്‍ച്ചുകള്‍ പരാജയപ്പെട്ടാല്‍ നിയമങ്ങളെയാണ്‌ ആശ്രയിക്കു 
ന്നത്‌. നിയമം നിര്‍മ്മിക്കുന്നത്‌, നീതി നടപ്പില്‍ വരുത്താനാണ്‌. സ്വൈരജീവിതം 
നയിക്കാനാണ്‌ ഏവരും ആഗ്രഹിക്കുന്നത്‌. ബലവാന്‍ ബലമില്ലാത്തവനെ ചൂഷ 
ണം ചെയ്യും. ബലവാനും, ബലം കുറഞ്ഞവനും സമാധാനമായി കഴിയണ 
മെന്നാണ്‌ ദൈവം ആഗ്രഹിക്കുന്നത്‌. ലോകത്തിലെ ഏതു മനുഷ്യ സമൂഹ 
ത്തിലും തര്‍ക്കപരിഹാരത്തിന്‌ പല മാര്‍ഗ്ഗങ്ങള്‍ ഉണ്ട്‌. തര്‍ക്കം ഉന്നയിക്കുന്ന 
വനും ഉന്നയിക്കപ്പെടുന്നവനും കോടതി ഭാഷയില്‍ പറഞ്ഞാല്‍, വാദിയും പ്രതി 
യുമാണ്‌. മോശ ഇസ്രായേല്‍ ജനത്തെ കനാന്‍ നാട്ടിലേക്ക്‌ നയിച്ചു. ഈ സമ 
യത്ത്‌ പല ചോദ്യങ്ങളും തര്‍ക്കങ്ങളും ജനങ്ങളുടെ ഇടയില്‍ നിന്ന്‌ ഉണ്ടായി. 
യഹോവയാണ്‌ ജനങ്ങളുടെ പരാതികള്‍ക്ക്‌ പരിഹാരം ഉണ്ടാക്കിയത്‌. യഹോ 
വയുടെ തീര്‍പ്പ്‌ അവസാന വാക്കാണ്‌. യഹോവയെ പ്രതിനിധീകരിച്ച്‌ മോശ 
യാണ്‌ അവരോട സംസാരിച്ചിരുന്നത്‌. യഹോവ പിന്നീട്‌ അനവധി നിയമങ്ങള്‍ 
നിര്‍മ്മിച്ചു. ഇസ്രായേല്യരുടെ പരാതികള്‍ക്കും തര്‍ക്കങ്ങള്‍ക്കും നിയമങ്ങള്‍ 
ചേര്‍ത്തുവച്ച്‌ നീതി നടപ്പില്‍ വരുത്തിയിരുന്നു. നമ്മുടെ രാജ്യത്തും നിയമങ്ങള്‍ 
ഉണ്ട്‌. തര്‍ക്കങ്ങള്‍ സമവായത്തിലൂടെ പരിഹരിക്കാം. ഇരുകൂട്ടര്‍ക്കും സ്വീകാ 
ര്ൃയമായിരിക്കണം. അക്രമത്തിലൂടെയല്ല സമവായം വരുത്തേണ്ടത്‌. ഭൂരിപക്ഷ 
സിദ്ധാന്തത്തിലൂടെ നീതി നടപ്പാകയില്ല. കൂടുതല്‍ പേര്‍ പറയുന്നത്‌ നീതിയാ 
കണമെന്നില്ല. കൂടുതല്‍ ജനങ്ങള്‍ കാളക്കുട്ടിയെ നിര്‍മ്മിച്ച ആരാധിക്കണമെന്ന്‌ 
അഭിപ്രായപ്പെടുകയും അഹറോന്‍ അത്‌ അനുസരിക്കുകയും ചെയ്തു. അത്‌ 
അനീതിയാണെന്ന്‌ യഹോവ കണ്ടെത്തി. മഹാഭൂരിപക്ഷം ജനങ്ങള്‍ യേശു 
വിനെ ക്രൂശിക്കാന്‍ ആക്രോശിച്ചപ്പോള്‍ പീലാത്തോസ്‌ അതിന്‌ അനുവാദം 
നല്‍കി. അത്‌ നീതിയായിരുന്നില്ലെന്ന്‌ നാം തിരിച്ചറിയുന്നുണ്ട്‌ (വി. മത്തായി 
15:14). മലങ്കരസഭയുടെ തര്‍ക്കത്തിലും നീതി നടപ്പില്‍ വരുന്നുണ്ടോ? ഇല്ലെന്നു 
ള്ളതാണ്‌ വാസ്തവം. ഭാരതജനതയുടെ സ്വൈരജീവിതത്തിന്‌ ഭരണകൂടം ആവി 


7 01001001 ॥॥॥॥॥॥ 


പ). ൭.1 


. 
ല്‍ തട 





[& 1 ൧.) ധി. (14 








ഷിക്കരിച്ച ചില സുപ്രധാന സംവിധാനങ്ങള്‍ നിലവിലുണ്ട്‌. 1. നിയമനിര്‍മ്മാ 
ണം. 2. ജുഡീഷ്യറി (നിയമങ്ങള്‍ വ്യാഖ്യാനിച്ച്‌ ശരിയും തെറ്റും കണ്ടുപിടി 
ക്കല്‍) 3. എക്സിക്യൂട്ടിവ്‌ (നിയമപാലനം). തര്‍ക്കങ്ങള്‍ സമവായത്തിലൂടെ 
നടപ്പില്‍ വരുന്നില്ലെങ്കില്‍ ജുഡീഷ്യറിയും നിയമപാലകരും ആണ്‌ തീരുമാന 
ങ്ങള്‍ എടുത്ത്‌ നടപ്പില്‍ വരുത്തേണ്ടത്‌. ഈ തീരുമാനങ്ങള്‍ ഇരുകൂട്ടരും അംഗീ 
കരിക്കുക എന്നതാണ്‌ പരിഹാരമാര്‍ഗ്ഗം. 


മലങ്കരസഭയുടെ അങ്കമാലി, കൊച്ചി, കണ്ടനാട്‌ ഭ്ദദാസനങ്ങളില്‍ നീതി നട 
പ്പില്‍ വരുത്തുവാന്‍ ചുമതലപ്പെട്ടവര്‍ ശ്രമിക്കാത്തതുകൊണ്ട്‌ അവിടെയുള്ള 
മലങ്കര മക്കള്‍ നീതിക്കുവേണ്ടി ദാഹിക്കുന്നവരായി തീര്‍ന്നു എന്നതാണ്‌ എന്റെ 
നിരീക്ഷണം. ആള്‍ക്കൂട്ടത്തെ ഭയപ്പെടുന്ന ഭരണകൂടത്തിന്‌ നീതി നടപ്പാക്കാ 
നാവില്ലെന്ന്‌ ലോകത്തോടു വിളിച്ചു പറയാന്‍ ഉപവാസ പ്രാര്‍ത്ഥനായജ്ഞമ 
ല്ലാതെ മറ്റൊരു മാര്‍ഗ്ഗം ഞാന്‍ കണ്ടില്ല. ഭാരത സമൂഹം നീതിയ്ക്കുവേണ്ടി 
എത്രയോ നൂറ്റാണ്ടുകള്‍ ദാഹിച്ചു. എത്രയോ പേര്‍ കൊല്ലപ്പെട്ടു. എന്തുകൊണ്ട്‌ 
2011 സെപ്റ്റംബര്‍ 11-നു ഞാന്‍ ഇങ്ങനെ ഒരു തീരുമാനമെടുത്തു എന്നതിന്റെ 
ഉത്തരമാണ്‌ മുകളില്‍ കുറിച്ച ഏതാനും അക്ഷരങ്ങള്‍; അല്ലാതെ ആരെയും 
കുറ്റപ്പെടുത്താനല്ല; നോവിക്കാനല്ല. 


2, സ്വയം അപമാനിക്കപ്പെട്ടാലും മലങ്കരസഭ അപമാനിക്കപ്പെടരുതെന്ന്‌ 
വിചാരിച്ചു. 


സമൂഹത്തില്‍ ചിലപ്പോഴെല്ലാം നാം അപമാനിക്കപ്പെടാറുണ്ട. ഇവിടെയും 
എന്നെ ഏറെ സ്വാധീനിച്ചത്‌ വി. മത്തായി 5:10 വാക്യമാണ്‌. “നീതി നിമിത്തം 
പീഡിപ്പിക്കപ്പെടുന്നവര്‍ ഭാഗ്യവാന്മാര്‍.” ഇത്‌ കര്‍ത്താവ്‌ ഗിരി പ്രഭാഷണത്തില്‍ 
അരുളിച്ചെയ്തതാണ്‌. യേശുക്രിസ്തുവിന്റെ ജീവിതത്തിലും ഇതു തന്നെ സംഭ 
വിച്ചു. മലങ്കരസഭയുടെ പ്രധാന മേലദ്ധ്യക്ഷന്‍ എന്ന പദവിയിലിരിക്കുമ്പോള്‍ 
നീതിയ്ക്കുവേണ്ടി അപമാനിക്കപ്പെടുന്നതില്‍ തെറ്റില്ലെന്ന പ്രേരണ മനസ്സില്‍ 
ശക്തിപ്പെട്ടു. ഈ ചിന്ത സഭയിലെ സകല മേല്പട്ടക്കാര്‍ക്കും, പട്ടക്കാര്‍ക്കും, 
വിശ്വാസികള്‍ക്കും ഉണ്ടാകണം എന്നാണ്‌ എന്റെ വിചാരം. നമ്മുടെ പൂര്‍വ്വിക 
പിതാക്കന്മാരും, വൈദികരും, സാധാരണ വിശ്വാസികളും മലങ്കരസഭയെ 
സ്വന്തം പ്രാണനേക്കാള്‍ കൂടുതല്‍ സ്നേഹിച്ചവരാണ്‌. അതിനാലാണ്‌ നാം 
ഇന്ന്‌ ഇവിടെ നില്ക്കുന്നത്‌. കൂനന്‍കുരിശു സത്യം ഒരു കൊടുങ്കാറ്റു പോലെ 
വീശിയടിച്ചതും അതിനാലാണ്‌. ആനപ്പാപ്പി കൊല്ലപ്പെട്ടതും, റ്റി. എം. വര്‍ഗ്ഗീസ്‌, 
കുറിയാക്കോസ്‌, ഒനാന്‍കുഞ്ഞ്‌ തുടങ്ങിയവര്‍ രക്തസാക്ഷികളായതും ഈ 
ഉള്‍പ്രേരണ നിമിത്തമാണ്‌. അവരൊക്കെ മലങ്കരസഭയുടെ പ്രകാശ സ്തംഭ 
ങ്ങള്‍ ആണ്‌. അത്രക്കൊന്നും നമുക്ക്‌ ആകാനൊത്തില്ലെങ്കിലും, മലങ്കരസഭ 
നിരന്തരം അപമാനിക്കപ്പെടുമ്പോള്‍ ഒന്നും ചെയ്യരുതെന്നാണോ ആഭിജാത്യം 
അവകാശപ്പെടുന്നവരുടെ ധാരണ? അത്‌ സഹിക്കാനാവുമോ? 1൧5 കാരനായ 


യ 1! [ലൂ റു ന്യ ॥ 1 യ ഴ്‌ ൂ ആ ॥ ി ഴ്‌ ് 
പ്‌ | ി ലി ,  ( ച്‌ ലയ [ 1 |. | | 1) 
1. ച ച 


1 ച 1. _ ൧ ച്‌ ച ച 1 ൮ 





ഉദ്യോഗസ്ഥന്റെ പിഞ്ചുകുട്ടി കുളത്തിലോ, കിണറ്റിലോ വീണാല്‍ ആ 
കുഞ്ഞിനെ രക്ഷിക്കാന്‍ സ്വയം മറന്നു എടുത്തു ചാടുന്നത്‌ ബുദ്ധിമോശമാണോ? 
വിദ്യാഭ്യാസമോ, ആഭിജാത്യമോ നമ്മെ ഇതില്‍ നിന്ന്‌ പിന്തിരിപ്പിക്കുമോ? ഇല്ലെ 
ന്നാണ്‌ എന്റെ തോന്നല്‍. നാം നമ്മെ സ്‌നേഹിക്കുന്നതിനേക്കാള്‍ കൂടുതല്‍ 
ദൈവത്തേയും ക്രിസ്തുവിന്റെ ശരീരമായ സഭയേയും സ്നേഹിക്കണമെന്നാണ്‌ 
തിരുവെഴുത്ത്‌ നമ്മെ പഠിപ്പിക്കുന്നത്‌. ഏതാനും ഉന്നത ശീര്‍ഷര്‍, ഞങ്ങള്‍ 
എടുത്ത ഈ നിലപാടില്‍ ഞങ്ങളെ വിമര്‍ശിച്ചിട്ടുണ്ടെന്ന്‌ എനിക്കറിയാം. അതി 
ലൊന്നും ഞാന്‍ സകങ്കടപ്പെടുന്നില്ല. എന്നാല്‍ മലങ്കരസഭയുടെ സാധാരണ വിശ്വാ 
സികള്‍, വൈദികര്‍, സഹോദരപിതാക്കന്മാര്‍ ഉള്‍പ്പെടെ എല്ലാവരും ഞങ്ങളുടെ 
നിലപാടിനെ പിന്തുണച്ചു എന്നാണ്‌ എന്റെ വിശ്വാസം. എന്തുകൊണ്ടാണ്‌ മല 
കരസഭ ഇങ്ങനെ അപമാനിക്കപ്പെടുന്നത്‌. ഇതിനുള്ള ഉത്തരം നാം കണ്ടുപിടി 
ക്കേണ്ടതാണ്‌. 


ഞങ്ങള്‍ എന്തു നേടി എന്ന്‌ ചോദിക്കുന്നവര്‍ ഉണ്ടാകും. ഒന്നും നേടിയി 
ല്ലെന്ന്‌ പരിഹസിക്കാന്‍ ആളുണ്ടാകാം. ഒന്നു ഞാന്‍ പറയാം. ഇക്കാര്യത്തില്‍ 
ഞാന്‍ പ്രതീക്ഷിച്ചത്‌ നേടി എന്നു തന്നെയാണ്‌ എന്റെ ബോധ്യം. 


3, പള്ളിക്കെട്ടിടം ഭാതിക സ്വത്ത്‌ അല്ല ജീവചൈതന്യം തുടിക്കുന്ന ആവാ 
സക്രേന്ദരമാണ്‌ എന്ന ചിന്ത. 


മലങ്കരസഭയിലെ ഉപരിപ്ലവ സമാധാനവാദികള്‍ എപ്പോഴും ഉന്നയിക്കുന്ന 
ഒരാശയമുണ്ട്‌. തര്‍ക്കമുള്ള പള്ളികളില്‍ പങ്കുവച്ച്‌ പിരിയണം. ഭൂരിപക്ഷക്കാര്‍ 
ന്യൂനപക്ഷക്കാര്‍ക്ക്‌ മറ്റൊരു ആരാധനാലയം നിര്‍മ്മിച്ചു കൊടുത്ത്‌ കലഹം 
ഒഴിവാക്കണം. ഒന്നാമതായി ഭൂരിപക്ഷസങ്കല്പം ദൈവനീതിയ്ക്ക്‌ നിരക്കുന്ന 
തല്ലെന്ന്‌ മുന്നമേ സൂചിപ്പിച്ചിട്ടുള്ളതാണ്‌. സമാധാനത്തോടെ ഒരുമിച്ച ഒരേ വിശ്വാ 
സത്തില്‍ കഴിയേണ്ടവരാണ്‌ നാം. 1958-ല്‍ മലങ്കരസഭയില്‍ സമാധാനം സംജാ 
തമായി. സഭാഭരണഘടനപ്രകാരം എല്ലാ ഇടവകകളിലും സമാധാനാന്തരീക്ഷം 
നിറഞ്ഞു നിന്നു. എന്നാല്‍ പിന്നീട കലഹം ഉണ്ടാകാന്‍ മാത്രം ഓര്‍ത്തഡോക്സ്‌ 
വിഭാഗം എന്തെങ്കിലും തെറ്റ്‌ ചെയ്തുവോ? 1958-ലെ സമാധാനത്തിന്‌ അടി 
സ്ഥാനമായിത്തീര്‍ന്ന സഭാഭരണഘടന തന്നെയാണ്‌ ഇപ്പോഴും ഓര്‍ത്തഡോ 
ക്സുകാര്‍ പിന്തുടരുന്നത്‌. ബഹു. സുപ്രീംകോടതി വരുത്തിയ ഭേദഗതികള്‍ 
മാധര്രമേ ഈ ഭരണഘടനയില്‍ ഉണ്ടായിട്ടുള്ളു. പ്രത്യേകിച്ച്‌ യാക്കോബായ 
സഭയ്ക്ക്‌ അതൃപ്തിയ്ക്ക്‌ കാരണമാകുന്ന ഒരു വള്ളി പുള്ളി വ്യത്യാസം വരു 
ത്തിയിട്ടില്ലെന്നത്‌ നാം ഓര്‍ക്കേണ്ടതാണ്‌. പ. പാ്രിയര്‍ക്കീസ്‌ ബാവായ്ക്ക്‌ 
നല്‍കിയിട്ടുള്ള എല്ലാ അവകാശങ്ങളും ഭരണഘടനയില്‍ തിരുത്തപ്പെട്ടിട്ടില്ലെന്ന്‌ 
ഓര്‍ക്കണം. അതുപോലെ വി. കുര്‍ബ്ബാനയിലെ തുബ്ദേനില്‍ പ്രസ്തുത പേര്‍ 
ഇപ്പോഴും ഓര്‍ക്കുന്നുണ്ട്‌ എന്നതും സ്മരിക്കട്ടെ. പ്രത്യകിച്ച്‌ ഓര്‍ത്തഡോക്സ്‌ 
സഭയ്ക്ക്‌ അസ്വസ്ഥതയുള്ള പല പരാമര്‍ശങ്ങളും ഭരണഘടനയില്‍ ഉണ്ടെ 
അകകിലും അതൊന്നും ഒഴിവാക്കാന്‍ നാം തയ്യാറായിട്ടില്ലെന്നത്‌ ഓര്‍ക്കേണ്ടതാ 
ണ്‌. പിന്നെ എന്തിനുവേണ്ടിയാണ്‌ മലങ്കരയില്‍ കലഹത്തിന്റെ വിത്ത്‌ വിത 
ചത്‌? ആരാണ്‌ ഇപ്രകാരം ചെയ്തത്‌? 


ദേവാലയം പങ്കു വയ്ക്കാനുള്ളതല്ല. ദേവാലയം പ. മുറോനഭിഷേകത്താലും, 
നിരന്തരമായ ആരാധനകളാലും ജീവചൈതനൃമുള്ളതാണ്‌. അത്‌ ഉപേക്ഷി 
ക്കുകയെന്നത്‌ മനോവേദനയ്ക്ക്‌ കാരണമാകും. നാം ഒരു ഭവനത്തില്‍ പത്തോ, 
അമ്പതോ കൊല്ലം വസിച്ചാല്‍ ആ ഭവനത്തോടുള്ള നമ്മുടെ ആത്മബന്ധം 
സീമാതീതമാണ്‌. പഴയനിയമത്തില്‍ നാബോത്തിന്റെ പിത്ൃസ്വത്തായ മുന്തിരി 
തോട്ടത്തോടുള്ള തന്റെ ആത്മബന്ധം അനുസ്മരിപ്പിക്കട്ടെ. ആഹാബ്‌ രാജാവ്‌ 
അത്‌ മോഹിച്ചു (2 രാജാ. 21:20). രാജാവ്‌ നാബോത്തിന്റെ മുന്തിരിത്തോട്ടത്തിന്‌ 
അധിക വില കൊടുക്കുവാന്‍ തയ്യാറാവുന്നുണ്ട്‌. പിതൃസ്വത്ത്‌ രാജാവിനു കൊടു 
ക്കുവാന്‍ നാബോത്ത്‌ സമ്മതിച്ചില്ല. രാജാവ്‌ ആ സാധു മനുഷ്യനെ ചതിച്ചു 
കൊല്ലുന്നു. യഹോവ ആഹാബിനോട പകരം വീട്ടുന്നതും നമുക്ക്‌ അറിവുള്ള 
ചരിത്രമാണ്‌. 


ഒരു പക്ഷേ ചിലരെങ്കിലും ചിന്തിക്കുന്നുണ്ടാവാം, മലങ്കരയിലെ പള്ളികള്‍ 
മുഴുവന്‍ അന്ത്യോഖ്യാ പാഠര്തിയര്‍ക്കീസ്‌ പണിതിട്ടുള്ളതാണെന്ന്‌. 1663-ല്‍ 
കൂനന്‍കുരിശു സത്യം ഉണ്ടാകുന്നതുവരെ അന്ത്യോഖ്യയില്‍ നിന്നും ഒരാളും 
ഇവിടെ വന്നിരുന്നില്ലെന്നതും നാം ഓര്‍ക്കണം. ഒരു മേല്‍പട്ടക്കാരന്‍ അന്ത്യോ 
ക്ൃയയില്‍ നിന്നു വരുന്നത്‌ 1665-ല്‍ ആണ്‌. അതുവരെയും പ. മാര്‍ത്തോമ്മാ 
ശ്ലീഹായിലൂടെ ക്രൈസ്തവ വിശ്വാസം സ്വീകരിച്ച ന്രസാണികള്‍ ആണ്‌ മല 
ങകകരയില്‍ ഉണ്ടായിരുന്നത്‌. 1876-നു ശേഷമാണ്‌ മലങ്കരയില്‍ അന്ത്യോഖ്യാ 
ബന്ധം ശക്ഷിപ്പെടുന്നത്‌. എന്നാല്‍ നൂറ്റാണ്ടുകള്‍ പഴക്കമുള്ള ഇവിടുത്തെ ദേവാ 


1/0. 04 പഠ. 29 


111 01100010 


[7 


106 ഠ്വ 0൧-0൮൧ പഥ 8൩ 0൧-ള്‍ഠട൦ 


॥ ॥॥1॥॥॥॥॥॥ 


11 


ക്‌ 


റ്‌ ൮ 

ല്‌ 
ട്‌ 
റ വ 








ലയങ്ങള്‍ അന്ത്യോക്യയിലെ സിറിയന്‍ സഭയുടെ സ്വത്താണെന്ന്‌ വാദിക്കു 
ന്നത്‌ സത്യത്തിന്‌ നിരക്കാത്തതാണ്‌. അതുകൊണ്ട്‌ മലങ്കരയിലെ ദേവാലയ 
ങ്ങള്‍ അന്ത്യോക്യന്‍ സുറിയാനി സഭയുടെ സ്വത്തല്ലെന്നു ഓര്‍ക്കണം. 2002 
ല്‍ യാക്കോബായ സഭ ഒരു പുതിയ ഭരണഘടന ഉണ്ടാക്കി പുതിയ സഭ 
സ്ഥാപിച്ചശേഷം മലങ്കരയിലെ പൌരാണിക ദേവാലയങ്ങളുടെ ഉടമസ്ഥത അവ 
കാശപ്പെടുന്നത്‌ അനീതിയും അക്രമവും സത്യത്തിന്‌ നിരക്കാത്തതുമാണ്‌. 


ഭാരതം 200 വര്‍ഷത്തോളം വിദേശരാജ്യങ്ങളുടെ കോളനികള്‍ ആയിരുന്നു. 
മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തില്‍ അനേകരുടെ ത്യാഗപൂര്‍ണ്ണമായ സഹ 
നമാര്‍ഗ്ഗത്തിലൂടെയാണ്‌ 1947-ല്‍ സ്വാതന്ത്ര്യം നേടിയത്‌. എന്നാല്‍ ഇപ്പോഴും 
ബ്രിട്ടീഷുകാരുടെയാണ്‌ ഭാരതഭൂമി എന്ന്‌ ആരെങ്കിലും അവകാശപ്പെട്ടാല്‍ 
ആര്‍ക്കാണ്‌ സമ്മതിച്ചു കൊടുക്കാന്‍ സാധിക്കുന്നത്‌? ഭാരതത്തിന്റെ കുറച്ചു 
സംസ്ഥാനങ്ങള്‍ ബ്രിട്ടീഷുകാര്‍ക്ക്‌ കൊടുത്ത്‌ ഇന്ത്യയില്‍ സമവായം ഉണ്ടാക്ക 
ണമെന്ന്‌ ആരെങ്കിലും പറഞ്ഞാല്‍ സമ്മതിക്കാമോ? അതുപോലെയല്ലെ മലങ്ക 
രയിലെ സമാധാനവാദികള്‍ ഉന്നയിക്കുന്ന പങ്കിടല്‍വാദം. പങ്കിടല്‍വാദം നമ്മുടെ 
പിതാക്കന്മാരോട നാം കാട്ടുന്ന നന്ദികേടാണെന്നതിന്‌ സംശയമില്ല. 


4. മലങ്കരസഭയുടെ സ്വാതന്ന്ര്യത്തേയും തദ്ദേശീയതയേയും 
നിരസിക്കാനുള്ള സാഹചര്യത്തോടുള്ള പ്രതിരോധം. 


മുകളില്‍ പറഞ്ഞ ആശയങ്ങളെ ആഴപ്പെടുത്തുന്ന ചിന്തകളാണ്‌ ഇവിടെയും 
ഈന്നിപ്പറയാനുള്ളത്‌. അപ്പോസ്തോലന്മാര്‍ മിഷനറി യാത്രകളിലൂടെയും സുവി 
ശേഷീകരണത്തിലൂടെയും ലോകം മുഴുവനും സഭ സ്ഥാപിക്കുമ്പോള്‍ ഒരു 
സഭയും മറ്റൊരു സഭയുടെ കീഴില്‍ ആയിരുന്നില്ല. ഏതെങ്കിലും ഒരു ക്രിസ്തീയ 
സഭ മറ്റൊരു സഭയെ അടിമപ്പെടുത്തുന്നത്‌ എത്ര ഹീനമായ ചിന്താഗതിയാ 
ണ്‌. എ.ഡി. 52-ല്‍ പ. മാര്‍ത്തോമ്മാശ്ലീഹാ മലങ്കരയില്‍ വന്ന്‌ ക്രിസ്തീയ 
വിശ്വാസം പ്രചരിപ്പിച്ച്‌ അനേകരെ ക്രിസ്തുവിന്റെ അനുയായികളാക്കിയെന്നത്‌ 
ആര്‍ക്കും ചോദ്യം ചെയ്യാനാവാത്ത ഒരു സത്യമാണ്‌. ഭാരതത്തിലെ ഹൈന്ദവ 


൧021 ഥി 2 


൧3ററല 2 / 


ള്‍. 1, ൨ 16 ൧1൧. ൮1൨ 





സഹോദരങ്ങളും രാജാക്കന്മാരും വിശാല മനസ്ഥിതിയോടു കൂടി ക്രൈസ്ത 
വരെ സ്വീകരിക്കുകയും സഹായിക്കുകയും ചെയ്തു. ഏകദേശം 150 വര്‍ഷം 
മാധ്രം മലങ്കരസഭയുമായി ബന്ധമുണ്ടായിരുന്ന അന്ത്യോക്യന്‍ സഭ, മലങ്കര 
സഭയുടെ തദ്ദേശീയത, സ്വാതന്ത്ര്യം, സ്വയംശീര്‍ഷകത്വം ആദിയായവ കവര്‍ന്നെ 
ടുക്കുന്നത്‌ അഭിമാനമുള്ള മലങ്കര ന്രസാണികള്‍ക്ക്‌ സഹിക്കാവുന്നതിലപ്പുറ 
മാണ്‌. 


5. നിതിരഹിത ഭരണകൂടത്തെ കണ്ണുതുറപ്പിക്കാനാവുമോ 
എന്ന സാഹസിക പരിശ്രമം. 


നമ്മുടെ ഭരണകൂടം എന്തിനുവേണ്ടിയാണ്‌ നിലകൊള്ളുന്നത്‌? ജനങ്ങള്‍ക്കു 
വേണ്ടിയാണ്‌ സര്‍ക്കാര്‍ നിലകൊള്ളുന്നതെന്ന വാദം നൂറ്റാണ്ടുകളുടെ പഴക്ക 
മുള്ളതാണ്‌. ഈ വാദം ഇന്ന്‌ അറുപഴഞ്ചനാണ്‌. തട്ടുപൊളിപ്പന്‍ പ്രസംഗം 
നടത്തി ജനപ്രതിനിധികള്‍ അധികാരത്തിലേറിയാല്‍ പിന്നീടവര്‍ കൂടുതല്‍ ശ്രദ്ധ 
ചെലുത്തുന്നത്‌ അവരുടെ പാര്‍ട്ടിയെ ബലപ്പെടുത്തുന്നതിനും, സ്വന്തം സ്ഥാനം 
പാര്‍ട്ടിയിലുറപ്പിക്കുന്നതിനുമാണെന്ന്‌ ആര്‍ക്കാണറിഞ്ഞു കൂടാത്തത്‌. കോടതി 
വിധികള്‍ രാഷ്ര്രീയത്തില്‍ മുങ്ങിപ്പോകുന്നത്‌ രാജ്യത്തിന്റെ നിലനില്‍പിന്‌ 
അപകടമാണ്‌. ചെറിയതോതിലെങ്കിലും രാഷ്ര്രീയ പ്രവര്‍ത്തനമില്ലാത്ത ഒരു 
സാധാരണ പൌരനു ഇവിടെ ജീവിതം ദുഷക്കരമാണ്‌. തര്‍ക്കങ്ങളില്‍ നീതിപര 
മായ പരിഹാരം ലഭിക്കുക എന്ന ലക്ഷ്യത്തോടെ ആണ്‌ ജനങ്ങള്‍ കോടതി 
കളെ സമീപിക്കുന്നത്‌. എല്ലാ വാദങ്ങളും കേട്ടതിനുശേഷം കോടതി പറയുന്ന 
വിധി നടപ്പിലാക്കാനുള്ള ഉത്തരവാദിത്വം ഭരണകൂടത്തിനാണ്‌. ആ ഭരണകൂടം 
വാദികളുടെയോ പ്രതികളുടെയോ സമ്മര്‍ദദമോ, സാമൂഹിക പരിഗണനകളോ, 
വോട്ടു ലഭിക്കുമെന്ന പ്രതീക്ഷയിലൂടെ കോടതിവിധികളെ അവഗണിക്കുന്നത്‌ 
ജനാധിപത്യ രാജ്യത്തിന്‌ ഭൂഷണമല്ല. നീതി നടപ്പിലാക്കേണ്ട ഭരണകൂടം അനീ 
തിയ്ക്ക്‌ കൂട്ടുനില്ക്കുമ്പോള്‍ സഹനമാതൃകയിലൂടെ അതിനെ എതിര്‍ക്കേണ്ടത്‌ 
സഭാതലവന്റെ ബാദ്ധ്യതയാണ്‌ എന്ന്‌ ചിന്തിച്ചു. കോലഞ്ചേരി പള്ളിയില്‍ 
തര്‍ക്കം ഉന്നയിച്ചുകൊണ്ട്‌ വിഘടിത വിഭാഗം നല്‍കിയ ഹര്‍ജിയിലാണ്‌ ഓര്‍ത്ത 
ഡോക്സ്‌ വിഭാഗത്തിന്‌ അനുകൂലമായി വിധി വന്നത്‌. വര്‍ഷങ്ങളായി കോടതി 
കയറിയിറങ്ങിയ ഈ സമൂഹത്തിന്‌ ലഭിച്ച അനുകൂല വിധി നടപ്പിലാക്കാതെ 
നമ്മെ പരിഹസിക്കുന്ന സമീപനം ഭരണകൂടം സ്വീകരിച്ചപ്പോള്‍ അതിനോട്‌ 
പ്രതികരിക്കാതെ ഇരിക്കുന്നത്‌ എങ്ങനെയാണ്‌? ഉപവാസ സമയത്ത്‌ ജില്ലാ 
ഭരണാധികാരികള്‍ പലരും വന്ന്‌ ഞങ്ങളോട്‌ സംസാരിച്ചു. ഈ ഉപവാസം 
അവസാനിപ്പിക്കണം എന്ന്‌ അവര്‍ ആവശ്യപ്പെട്ടപ്പോള്‍ എന്തിന്‌ അങ്ങനെ ചെയ്യു 
ണമെന്ന്‌ ഞാന്‍ തിരിച്ചു ചോദിച്ചു. അങ്ങയുടെ ആരോഗ്യത്തെക്കുറിച്ച്‌ 
ഞങ്ങള്‍ക്ക്‌ ആശങ്കയുണ്ട എന്നാണ്‌ അവരുടെ മറുപടി. എന്റെ ആരോഗ്യത്തെ 
ക്കുറിച്ച്‌ എനിക്ക്‌ ആശങ്കയില്ല. ഞാന്‍ പോയാലും ഈ സഭയെ നയിക്കാന്‍ 
മറ്റൊരാള്‍ വരും. എന്റെ സഭയ്ക്ക്‌ നീതി ലഭിക്കുകയാണ്‌ എന്റെ ലക്ഷ്യം. 
അതില്‍ നിന്ന്‌ പിന്നോട്ടില്ല എന്ന്‌ അവരെ അറിയിക്കേണ്ടി വന്നു. 


6. വിശ്വാസികള്‍ നേരിടുന്ന പ്രതിസന്ധികളില്‍ സഭാനേതൃത്വം മെയ്യുന 
ങ്ങുന്നവരല്ലെന്നുള്ള സങ്കലപത്തെ തച്ചുടയ്ക്കല്‍. 


ക്രിസ്തീയ സഭയുടെ ചരിത്ര പശ്ചാത്തലത്തില്‍ ക്വവാദീസ്‌ (൮0 "ഥിട) 
എന്ന പേരില്‍ ഒരു നോവല്‍ എഴുതപ്പെട്ടിട്ടുണ്ട. "൩൦൦ ലവ ഉള്‌ എന്നര്‍ത്ഥ 
മുള്ള ഒരു ലാറ്റിന്‍ പദമാണിത്‌. റോമാ സ്മ്രാജ്യത്തില്‍ നീറോ ച്രരരവര്‍ത്തി 
ക്രിസ്ത്യഠാനികള്‍ക്ക്‌ നേരെ കൊടിയ പീഡനം അഴിച്ചുവിട്ടു. പീഡനത്തില്‍ ആയി 
രക്കണക്കിന്‌ ക്രിസ്ത്യാനികള്‍ കൊല്ലപ്പെടുവാന്‍ തുടങ്ങി. ക്രിസ്തീയ സഭയ്ക്ക്‌ 
തലവന്‍ നഷടപ്പെടാതിരിക്കാന്‍, വിശ്വാസികളുടെ പ്രേരണയാല്‍ പത്രോസ്‌ 
ശ്ലീഹാ റോമില്‍ നിന്ന്‌ ഒളിച്ചോടി. വഴിയില്‍ വച്ച്‌ ശ്ലീഹാ ക്രിസ്തുവിനെ കണ്ടു 
മുട്ടി. “നീ എവിടെ പോകുന്നുവെന്ന്‌” ക്രിസ്തു പത്രോസിനോടു ചോദിച്ചു. 
റോമിലെ പീഡനത്തില്‍ നിന്ന്‌ രക്ഷപ്പെടുവാന്‍ തല്‍ക്കാലം ഞാന്‍ ഒളിച്ചോടു 
കയാണെന്ന്‌ മറുപടി നലകി. ഗുരുവായ യേശു എങ്ങോട്ടാണ്‌ പോകുന്നത്‌ എന്ന്‌ 
തിരിച്ചു ചോദിച്ചപ്പോള്‍ ഞാന്‍ റോമില്‍ പോയി നിനക്കുവേണ്ടി വീണ്ടും ക്രൂശി 
ക്കപ്പെടുവാന്‍ ആഗ്രഹിക്കുന്നുവെന്നു യേശു മറുപടി പറഞ്ഞു. തെറ്റ്‌ മനസ്സി 
ലാക്കിയ പത്രോസ്‌ ശ്ലീഹാ ക്ഷമ യാചിച്ച്‌ റോമിലേക്ക്‌ തന്നെ മടങ്ങിപ്പോയി 
എന്നും തലകീഴായി ക്രൂശിക്കപ്പെട്ടുവെന്നും ഉള്ള പ്രമേയമാണ്‌ 'ക്വവാദീസ്‌' 
എന്ന നോവല്‍. സഭാ പ്രശ്നങ്ങളില്‍ നിന്നു ഒഴിഞ്ഞു നില്ക്കാന്‍ മേലദ്ധ്യക്ഷ 
ന്മാര്‍ക്ക്‌ അവകാശമില്ലെന്ന പ്രമേയം ഈ സന്ദര്‍ഭത്തില്‍ എനിക്ക്‌ കൂടുതല്‍ 
ധൈര്യം തന്നു. സ്വന്തം ആടുകളെ സംരക്ഷിക്കുകയും അവരുടെ പ്രതിസ 
ന്ധികളില്‍ കൂട്ടുനിലക്കുകയും ചെയ്യേണ്ട കര്‍ത്തവ്യമല്ലേ ഒരു ഇടയന്റേത്‌. സഭ 


1/0. 04 പഠ. 29 


[110 ॥0॥॥॥॥॥ ॥0॥॥॥॥ 


[[ 1) 1). ൭൮ 


106 ഠ്വ 0൧-0൮ പഥ 8൩ 0൧-1ള്‍ഠട൦ 





[& 1 ൧.) ധി. (14 








യുടെ വടക്കന്‍ പ്രദേശങ്ങളില്‍ സഭാജനങ്ങള്‍ അനുഭവിക്കുന്ന യാതനകള്‍ 
സഭാനേതൃത്വം വേണ്ടവിധത്തില്‍ പരിഗണിക്കുന്നില്ല എന്നുള്ള സങ്കടം പല 
പ്പോഴും ഉണ്ടായിട്ടുണ്ട്‌. ഈ തെറ്റായ ധാരണയെ മാറ്റിയെഴുതുവാനും സ്വന്തം 
ആടുകള്‍ക്കുവേണ്ടി സ്വന്തം ജീവന്‍ നല്‍കാന്‍ തയ്യാറാകുന്ന നേതൃത്വമാണ്‌ 
മലങ്കരസഭയ്ക്ക്‌ ഉണ്ടായിരുന്നതെന്നും, ഇന്നും അത്‌ കൈമോശം വന്നിട്ടില്ലെന്നും 
ഈ സഹനയജ്ഞത്തിലൂടെ ഞാന്‍ ലക്ഷ്യമിട്ടു. 


7, ശരിതെറ്റുകള്‍ ആപേക്ഷികമെങ്കിലും (1ലിദ്ധില) ശരിയെ 
സമൂഹമമദ്ധ്യേ അടയാളപ്പെടുത്താനുള്ള അധ്വാനം. 


മലങ്കരസഭാ കക്ഷിവഴക്കിനെപ്പറ്റി തെറ്റിദ്ധാരണകളാണ്‌ പൊതുസമൂഹത്തി 
നുള്ളത്‌. രണ്ട്‌ വിഭാഗവും അധികാരസ്ഥാനത്തിനുവേണ്ടി വഴിക്കിടുന്നവര്‍ എന്ന 
ഒരു ചിന്ത വച്ച്‌ പുലര്‍ത്തപ്പെടുന്നു. സഭാഭരണഘടന അനുസരിച്ച ജനാധിപ 
തൃരീതിയില്‍ ഭരിക്കപ്പെടുന്ന ഒരു ഭരണസംവിധാനമാണ്‌ മലങ്കരസഭയ്ക്ക്‌ ഉള്ള 
ത്‌. കാലാകാലങ്ങളായി ഈ ദേശത്തിന്റെ ഭരണസംവിധാനത്തോട്‌ കൂറു 
പുലര്‍ത്തുന്ന സഭ, പരമോന്നത നീതിപീഠമായ സുപ്രീംകോടതിയുടെ മുമ്പാകെ 
സഭയിലെ രണ്ട്‌ വിഭാഗങ്ങളും സമര്‍പ്പിച്ച വാദങ്ങളുടെ അടിസ്ഥാനത്തില്‍, 1934 
_ലെ ഭരണഘടനപ്രകാരം സഭ ഭരിക്കപ്പെടണമെന്ന്‌ 1995-ല്‍ വിധി പ്രസ്താവി 
ച്ചു. കോടതിവിധികള്‍ എതിരാകുമ്പോള്‍ അക്രമം അഴിച്ചുവിട്ട്‌, രാഷ്ര്രീയ 
സ്വാധീനം ഉപയോഗിച്ച്‌ സമാധാനാന്തരീക്ഷം തകര്‍ക്കുന്ന ശൈലിയാണ്‌ മറു 
ഭാഗം സ്വീകരിക്കുന്നതെന്ന്‌ ദുഃഖത്തോടെ അനുസ്മരിക്കട്ടെ. നീതി നിര്‍വൃഹി 
ക്കേണ്ട സമയങ്ങളിലെല്ലാം രണ്ട്‌ വിഭാഗങ്ങളെയും ഒരുപോലെ ചിത്രീകരിക്കുന്ന 
രീതി പലരും വച്ചുപുലര്‍ത്തുന്നു. ഒരു ഭാഗത്ത്‌ ധര്‍മ്മവും, മറുഭാഗത്ത്‌ 
അധര്‍മ്മവും ആണ്‌ എന്ന്‌ തിരിച്ചറിയാതെ രണ്ട്‌ ഭാഗത്തും അധര്‍മ്മം ഉണ്ടെന്ന്‌ 
പ്രചരിപ്പിക്കുന്നത്‌ സാക്ഷരകേരളത്തിന്‌ ഭൂഷണമല്ല. ആയതിനാല്‍ ശരിയെ സമു 
ഹമദ്ധ്യേ അടയാളപ്പെടുത്തുവാന്‍ മഹാത്മജിയുടെ നിരാഹാരസത്യധ്രഹത്തെ 
പിന്‍പറ്റുവാന്‍ ആണ്‌ ആ ദിനങ്ങളില്‍ ഞങ്ങള്‍ ശ്രമിച്ചത്‌. 


8, യേശുക്രിസ്തുവിന്റെ അന്ത്യനാളുകളോടുള്ള ഐക്യദാര്‍ഡ്യം. 


തന്റെ ആടുകള്‍ക്കുവേണ്ടി ജീവനെ നല്കിയ വലിയ ഇടയനാണ്‌ യേശു 
ക്രിസ്തു. അനീതിക്കെതിരെ ശബ്ദമുയര്‍ത്തി, യെരുശലേം ദേവാലയത്തെ കള്ള 
ന്മാരുടെ ഗുഹയാക്കുന്നത്‌ തടയാന്‍ ചാട്ടവാറെടുത്ത യേശുവിനെ ഭരണാധി 
കാരികള്‍ പേടിച്ചു. അവര്‍ അവനെ കൊല്ലുവാനും അതോടൊപ്പം അവനെ 
പിന്‍പറ്റുന്നവരെ പീഡിപ്പിക്കുവാനും പദ്ധതിയിട്ടു. പാപികളായ മനുഷ്യര്‍ക്കു 
വേണ്ടി തന്റെ ജീവന്‍ നല്‍കാന്‍ തയ്യാറായ ക്രിസ്തുവിനെ ശരീരപ്രകാരം 
കൊല്ലുവാന്‍ സാധിച്ചെങ്കിലും ക്രിസ്തു തുടങ്ങിവച്ച പോരാട്ടം ഇന്നും തുടരു 
ന്നു. ആ പോരാട്ടത്തില്‍ ഒരു കണ്ണിയായി ജീവന്‍ നഷ്ടപ്പെട്ടാലും അത്‌ സഭയ്ക്ക്‌ 
പുത്തന്‍ ഉണര്‍വ്വ്‌ നല്‍കുമെന്ന ചിന്തയായിരുന്നു ഈ ഉപവാസ സമരത്തിന്‌ 
ഞങ്ങള്‍ക്ക്‌ പ്രചോദനമായത്‌. വി 


൧021 ഥി 2 


റ33റ്റട 29 























രോഹിതര്‍ വിശ്വാസത്തിന്റെ സൂക്ഷിപ്പുകാരാണ്‌. വിശ്വാസ സൂക്ഷിപ്പിനുള്ള 
ഉത്തരവാദിത്വത്തെക്കുറിച്ച്‌ വൈദികര്‍ക്ക്‌ എപ്പോഴും അവബോധം ഉണ്ടാകണം. 
പുരോഹിതര്‍ നടത്തുന്ന കര്‍മ്മാനുഷ്ഠാനങ്ങളില്‍ ദൈവികമായ ചൈതന്യവും 
അനുഭവവും ഉണ്ടാകണം. മറ്റുള്ളവര്‍ക്ക്‌ ആത്മീയ ചൈതന്യം പകര്‍ന്നു കൊടു 
ക്കുവാനുള്ള നല്‍വരം സിദ്ധിച്ചവരാണ്‌ പുരോഹിതര്‍. അതിനാല്‍ പുരോഹി 
തന്മാര്‍ വിശ്വാസത്തിന്റെ സൂക്ഷിപ്പുകാര്‍ എന്ന വികാരം ഒരിക്കലും വിസ്മ 
രിച്ചു പോകരുത്‌.” - 


1/0. 04 പഠ. 29 


ത്തല ക്യ [| നു ത്തം ഈ എന എനം എന്റ എന്ട ചിന ച്‌ | 9 ഛീ 
ള്‌ ൮ 811 8 6 ച്‌ 1 ക്‌ 1 | 1 4  ' | 1, 1 [ [॥ ൮18111 ॥ ॥ 
| | 1-1 നി 1 ] | | ॥[ [ | ) 
॥/ ॥ | ॥ ചത | ഷെ ॥ 
[ ചലി നി അ | ത്യ 6 
] | | | 
്‌ | | [॥ | ല്‍ ॥ | 1111118118 
്‌ം ് ച [ചി 1 | | ച്‌ പി ഭ്ധ ഫ്‌" ് ന. ൫ ച്‌ ] ച്‌്‌ | ഴ്‌ ച്ച ച്‌്‌ | 


106 ഠ്വ 0൧-0൨ പഥ 8൩ 0൧-ള്‍ഠട൦ 






























| ്്‌ ച്‌ ന ്് ലു 
] 

ന്‌ | | ) 

ക്ത” ങ്ങ” ് നം | എറ ചന എന്‌ | ചിറ ചഎ്റ്പ്ല എന്‌" ന മം 
| [ | [॥ | | | | ൫ [ ॥ [॥ | 1 | | | ള്‌ ടി വി ! 
] | | | 
| | | ] [| | അ 
] | [8 ) | [ം | 
] | | ] | ഏത്തം 8 | [॥ 1! | | | ) ॥ി 

ചര്‍ച്‌ 8 | ന്‌ | ദന || ലൂ ദ്൫൫ ആള്‍ ച്‌ ൽ ൫ | | ന 8 


റ്‌ ൧. 1, ൧. 16 ൧.1൧. ൮1.1 11ധധ൮ധഡ.൭ ൭ 1൧1 പ്ര പിച്‌ 14 







നാ 
] ല 4 പല 


(7 


ലൂ 


“ആരാധനയിലൂടെയും വിശ്വാസ സംഹിതകളിലൂടെയും പരിചയപ്പെട്ട യേശു 
ക്രിസ്തുവിനെ ലോകത്തിന്‌ കാണിച്ചുകൊടുക്കുവാന്‍ കഴിയണം. വിശ്വാസത്തെ 
വെള്ളം ചേര്‍ത്ത്‌ അവതരിപ്പിക്കരുത്. വിശ്വാസത്തിന്‌ തീ പിടിച്ചിരിക്കുന്ന സാഹ 
ചര്യമാണ്‌ വളരുന്നത്‌. വിശ്വാസത്തിന്‌ തീ പിടിച്ചാല്‍ സഭയുടെ ശവസംസ്ക്കാ 
രമാണ്‌ നടക്കുവാന്‍ പോകുന്നത്‌. പിന്നെ സഭ കാണുകയില്ല. ആരാധനയിലും 
നോമ്പിലും വിശുദ്ധ ജീവിതത്തിലും പുതുതലമുറ വളര്‍ന്നു വരണം. സഭ 
യുടെ വിശ്വാസത്തിന്‌ ഒരു പോറല്‍ പോലും ഏല്‍ക്കാതിരിക്കുവാന്‍ ഏവരും 
പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന്‌ സ്നേഹപൂര്‍വ്വം നാം ഏവരേയും പ്രബോധിപ്പി 
ക്കുന്നു.” 


൧021 പഥി 2 


ലദ്ടറ്റല 29 





മലങ്കരയില്‍ സമാധാനവും ഐകൃവും അനിവാര്യം 


പ്‌. ബസേലിയോസ്‌ മാര്‍ത്തോമ്മാ പനലോസ്‌ രണ്ടാമന്‍ 


വാത്സല്യ മക്കളെ, 


ഇതൊരു ധന്യനിമിഷമാണ്‌. മലങ്കരസഭയുടെ ചരിത്രത്തിലെ അപൂര്‍വൃസു 
ഭഗതയാണ്‌. ഈ വേദിയെ അലങ്കരിക്കുന്ന മഹാത്മാക്കളുടെ നിറസാന്നിദ്ധ്യം 
ഇതിന്റെ ഗരിമയും മഹിമയും വാനോളമുയര്‍ത്തുന്നു. സനാതനവും പൂര്‍വ്വിക 
വുമായ നമ്മുടെ പാരമ്പര്യത്തിനും സംസ്കൃതിയ്ക്കും ഉതകുംവിധം സന്നി 
ഹിതരായിരിക്കുന്ന മഹാതേജസ്വികളെ ആദരിക്കുക എന്നത്‌ നമ്മുടെ പ്രഥ 
മവും പ്രധാനവുമായ കര്‍ത്തവ്യമാണെന്ന്‌ നാം നിങ്ങളെ ഓര്‍മ്മപ്പെടുത്തുന്നു. 


കര്‍ത്താവില്‍ വാത്സല്യമുള്ളവരെ, 


ക്രിസ്തുവിന്റെ സഭയുടെ ബലഹീന ദാസനായി മാര്‍ത്തോമ്മായുടെ 
ശ്ലൈഹിക സിംഹാസനത്തില്‍ ശുശ്രൂഷിക്കുമ്പോള്‍ നമുക്ക്‌ ഒരേ സമയം ഒരു 
ഭാരവും ഒരു സ്വപ്നവുമുണ്ട്‌. അഞ്ഞൂറ്‌ വര്‍ഷങ്ങളോളം നീളുന്ന നമ്മുടെ സ്വാത 
ന്ത്ര്യസമര ചരിത്രം, അഥവാ നമ്മുടെ സാമൂഹിക ജീവിത ചരിത്രം ശേഷിപ്പി 
ച്ചിരിക്കുന്ന മുറിവുകളാണ്‌ നമ്മെ ഭാരപ്പെടുത്തുന്നത്‌. ദൈവരാജ്യത്തിനായുള്ള 
വലിയ ദര്‍ശനത്തോടെ പരിശുദ്ധ സഭയുടെ കെട്ടുപണി നിര്‍വൃഹിക്കുന്നതി 
നേക്കാളും സ്വയ പ്രതിരോധത്തിനും സ്വാത്ര്ത്ര്യ പോരാട്ടത്തിനും നമ്മുടെ 
ശ്രദ്ധയൂന്നുന്നതിന്‌ ഒരു പരിധിയോളം നാം നിര്‍ബന്ധിക്കപ്പെടുകയായിരുന്നു. 


നിശ്ചയമായും അതിബലവത്തായ അധീശത്പങ്ങള്‍ക്കും പ്രതികൂല സാഹ 
ചര്യങ്ങള്‍ക്കും നാം ഇരയായിട്ടുണ്ട്‌. നാം ഒരിക്കലും കലഹങ്ങളും വ്യവഹാര 
ങ്ങളും കാംക്ഷിക്കുന്നില്ല. അധികാരവും സമ്പത്തും അന്വേഷിക്കുന്നില്ല. മറിച്ച 
നീതിയും ന്യായപാലനവുമാണ്‌ ആഗ്രഹിക്കുന്നത്‌. ഏതെങ്കിലുംതരത്തിലുള്ള 
അവിഹിതമായ അവകാശമോ ആനുകൂല്യമോ അല്ല, എന്നാല്‍ നമുക്ക്‌ അര്‍ഹ 
മായത്‌ മാത്രമാണ്‌ ആവശ്യപ്പെട്ടത്‌. മഹത്തായ നമ്മുടെ ജനാധിപത്യവും 
അതിന്റെ നിയമസംഹിതയും സകല പൌനരന്മാര്‍ക്കും, എല്ലാ തരത്തിലുമുള്ള 
അക്രമങ്ങളില്‍ നിന്നും, ദുര പൂണ്ട ബാഹൃശക്തികളുടെ കടന്നുകയറ്റത്തില്‍ 
നിന്നും, നിയമപരമായ സുരക്ഷ വാഗ്ദാനം ചെയ്യുന്നുണ്ട്‌. നാം അഭ്യര്‍ത്ഥിക്കു 
ന്നത്‌, ഇന്ത്യന്‍ പൌരന്മാരെന്ന നിലയിലുള്ള നീതിപൂര്‍വ്വമായ ഈ പരിരക്ഷ 


1/0. 04 പഠ. 29 


106 ഠ്വ 0൧-0൮ പഥ 85൩൨ 0-ള്‍ഠട൦ 


യാണ്‌. ഭാരതത്തിന്റെ പരമോന്നത കോടതി നമ്മുടെ നിലപാടുകളെ 
ആവര്‍ത്തിച്ച്‌ ശരിവച്ചിരിക്കുന്നു. 


ഭരണകര്‍ത്താക്കളോട്‌ ഒരു വാക്ക്‌, ഞങ്ങള്‍ സമാധാനപ്രിയരാകുന്നു. ഞങ്ങ 
ളുടെ അവകാശങ്ങള്‍ ഉറപ്പാക്കുന്നതിന്‌ യാതൊരുവിധ അവിശുദ്ധമാര്‍ഗ്ഗവും 
അവലംബിക്കേണ്ടതില്ല. ഈ രാജ്യത്തിന്റെ നിയമം അനുവദിക്കുന്ന അര്‍ഹത 
പ്പെട്ട നീതി, നിഷേധിക്കപ്പെടാതിരിപ്പാനും, സമൂഹത്തിലെ ഭിന്നതയെ ദൂരീക 
രിപ്പാനും അകൈതവമായ ധീരതയോടും ഇച്ഛാശക്തിയോടും പ്രവര്‍ത്തിക്കുക. 


നിങ്ങള്‍ നിങ്ങളോടു തന്നെ ചോദിക്കുക. ആരാണ്‌ നമ്മുടെ ഐക്യം 
തകര്‍ത്തത്‌? ആരാണ്‌ നമ്മുടെ സമാധാനപരമായ സഹവര്‍ത്തിത്വത്തെ ഭയ 
പ്പെടുന്നത്‌? 


ക്രിസ്തുവില്‍ നമ്മെ ജനിപ്പിച്ചവനായ മാര്‍ത്തോമ്മായുടെ പാവനമാര്‍ഗ്ഗ 
ത്തിന്റെ യശസ്സ്‌ കളങ്കപ്പെടുത്തുവാന്‍ കുത്സിത ശ്രമങ്ങള്‍ നടത്തുന്നത്‌ ആരാ 
ണ്‌? 


എല്ലാ ധാരണകളെയും ഉഭയസമ്മതങ്ങളെയും കാറ്റില്‍ പറത്തുന്നതാരാണ? 


വിസ്മരിക്കരുത്. ഐകൃത്തിന്റെ മധുരം നാം ഒരിക്കല്‍ നുകര്‍ന്നതാണ്‌. 


൧021 ഥി 2 


റദുറ്റല 30 





എത്രയോ അനുഗ്രഹീതമായ അനുഭവമായിരുന്നു! 


ഈ കഴിഞ്ഞ ഞായറാഴ്ച നാം കെയ്റോയിലായിരുന്നു. അലക്സാന്ത്രി 
യന്‍ പാര്രിയര്‍ക്കീസും പോപ്പുമായ തെവോദ്രോസ്‌ രണ്ടാമന്റെ സ്ഥാനാരോ 
ഹണ ശുശ്രൂഷയില്‍ സംബന്ധിക്കുന്നതിനുള്ള ക്ഷണമനുസരിച്ച്‌ അവിടെ 
എത്തിയതാണ്‌. ലോകത്തിലെ വിവിധ സഭാമേലദ്ധ്യക്ഷന്മാരോടും, അന്ത്യോ 
ഖ്യയുടെ പ. ഇഗ്നാത്തിയോസ്‌ സഖാ പ്രഥമന്‍ പാഠരതിയര്‍ക്കീസ്‌ ബാവായോടും 
ചേര്‍ന്ന്‌ നാമും പ. മദ്ബഹായില്‍, ദിവ്യമായ ആ ശുശ്രൂഷയില്‍ പങ്കുചേര്‍ന്നു. 
നമ്മുടെ കര്‍ത്താവ്‌ ഓര്‍മ്മിപ്പിക്കുന്ന പൂര്‍ണ്ണ സഹോദര സ്നേഹത്തോടെ നാം 
അദ്ദേഹത്തിന്‌ ആശംസകള്‍ അര്‍പ്പിക്കുകയുണ്ടായി. 


മലങ്കര മ്മെതാപ്പോലീത്തായുടെയും കാതോലിക്കായുടെയും സിംഹാസ 
നത്തിലെ പരിശുദ്ധരായ പൂര്‍വൃഗാമികളെപ്പോലെ, സകല മനോവിനയത്തോടും 
നാം പറയുന്നു. മലങ്കരയില്‍ സമാധാനവും ഐക്യവും പുലരുന്നതിന്‌ നാം 
ആഗ്രഹിക്കുന്നു 


നമ്മുടെ പ്രിയ മക്കളെ, 


നിങ്ങളുടെ പ്രധാന ഇടയന്റെ വാത്സല്യത്തോടും ഹൃദയഭാരത്തോടും നാം 
നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു. നമുക്ക്‌ സമാധാനത്തിലേക്ക്‌ ചുവടു വയ്ക്കാം. 
അനുരഞ്ജനത്തിന്റെയും ക്ഷമയുടെയും സാഖ്യദാനത്തിന്റെയും പുതുയുഗ 
കാഹളങ്ങളായിത്തീരാം. സമാധാനപ്രഭുവായ ക്രിസ്തുവിന്റെ സാക്ഷ്യമുള്ള 
അനുകാരികളാകാം. പൊറുക്കുവാനും ക്ഷമിക്കുവാനും ഒരുക്കമാണ്‌. ക്രിയാ 
ത്മകമായ ആത്മീയ പ്രതികരണം സന്മനസ്സോടെ നാം സ്വാഗതം ചെയ്യുന്നു. 


ഭാരതസഭയുടെ സ്വാത്ന്ത്രത്തിനും അഖണ്ഡതയ്ക്കും വേണ്ടി മഹാരഥി 
കളായ പൂര്‍വ്വികന്മാര്‍ ചൊരിഞ്ഞ കണ്ണീര്‍ പ്രവാഹങ്ങളോടും നമ്മുടെ ആറ്റു 
പുറത്ത്‌ വര്‍ക്കി ആശാന്‍ എന്ന ആവനപ്പാപ്പി മുതല്‍ മലങ്കര വര്‍ഗ്ഗീസ്‌ വരെ 
യുള്ള ധീരവീരന്മാരായ സഭാംഗങ്ങളുടെ രക്തസാക്ഷിത്വങ്ങളോടും നമുക്ക്‌ ഭാര 
മേറിയ ആത്മീയ ഉത്തരവാദിത്വമുണ്ട്‌. മഹാജ്ഞാനം കൊണ്ടും സുധീരമായ 
ഇടപെടലുകള്‍ കൊണ്ടും അവര്‍ നമുക്ക്‌ വേണ്ടതെല്ലാം നല്‍കിയിട്ടുണ്ട്‌. ഭര 
ണഘടനാപരമായും കാനോനികമായും അജപാലനപരമായും നമ്മെ സജ്ജ 
രാക്കി ഒരുമയോടെ സഹവസിക്കുന്നതിന്‌ പ്രാപ്തരാക്കി. സഹോദരന്മാര്‍ 
ഒത്തൊരുമിച്ച്‌ വസിക്കുന്നതിലെ ഐശ്വര്യത്തിനും സൌന്ദര്യത്തിനും എതിരു 
നില്‍ക്കുന്നവരുണ്ടാകും. അക്രമത്തിനും അനൈക്ൃത്തിനും മനഃപൂര്‍വ്വം പ്രേരി 
പിക്കുന്ന, അത്തരം ആളുകള്‍ ചുരുക്കമാണ്‌. നീതിക്കും സ്വാത്ന്ത്രത്തിനും 
വേണ്ടിയുള്ള പോരാട്ടം നമ്മെ കയ്പുള്ളവരാക്കിയിട്ടില്ല. ക്രിസ്തുവെന്ന ദൃഷ്ടാ 
ന്തത്തെ പിന്തുടരുക, രാഷ്ര്രപിതാവായ മഹാത്മാഗാന്ധി കാട്ടിത്തന്നതുപോ 
ലെയും ക്രിസ്തീയ മാതൃക പിന്‍പറ്റിയും ജീവിക്കുക. ഹൃദയപൂര്‍വ്വം ക്ഷമി 
ക്കുക. നമ്മെ അധീനപ്പെടുത്തുവാന്‍ ശ്രമിച്ചവരോടുള്ള വിദ്വേഷത്തെ വെടി 
യുക. നമ്മുടെ കര്‍ത്താവായ യേശുക്രിസ്തു നമ്മെ ഭരമേല്‍പ്പിച്ചിട്ടുള്ളത്‌ ചരി 
ത്രത്തിന്റെ ഈ നിമിഷങ്ങളില്‍ വര്‍ത്തമാനകാല സാഹചര്യത്തില്‍ നാം ധ്യാനി 
ക്കേണ്ടതുണ്ട എന്ന്‌ നാം ഓര്‍മ്മിപ്പിക്കട്ടെ. തന്റെ പരസ്യ ശുശ്രൂഷയുടെ ആരം 


1/0. 04 പഠ. 29 





106 ഠ്വ 0-0൨൧ പഥ 8൩ ൧-ള്‍ഠട൦ 





ഭത്തില്‍ താന്‍ എഴുന്നേറ്റ്‌ യെശയ്യാവിന്റെ പുസ്തകത്തില്‍ നിന്ന്‌ വായിക്കു 
ന്നു: “ദരിദ്രന്മാരോട്‌ സുവിശേഷം അറിയിപ്പാൻ കര്‍ത്താവ്‌ എന്നെ അഭിഷേകം 
ചെയ്കയാല്‍ അവന്റെ ആത്മാവ്‌ എന്റെ മേല്‍ ഉണ്ട്‌; ബദ്ധന്മാര്‍ക്ക്‌ വിടുതലും 
കുരുടന്മാര്‍ക്ക്‌ കാഴ്ചയും പ്രസംഗിപ്പാനും പീഡിതന്മാരെ വിടുവിച്ച്‌ അയപ്പാനും 
കര്‍ത്താവിന്റെ പ്രസാദവര്‍ഷം പ്രസംഗിപ്പാനും എന്നെ അയച്ചിരിക്കുന്നു.” 


പ്രിയമക്കളെ, അനീതിയുടെയും ദാരിദ്രയത്തിന്റെയും, കഷ്ടതയുടെയും, 
സംഘര്‍ഷങ്ങളുടെയും, യുദ്ധങ്ങളുടെയും ഈ ലോകത്ത്‌ നമ്മുടെ പവിത്രമായ 
ഉത്തരവാദിത്വം ഇതാണ്‌. 


(ഏറണാകുളം മറൈന്‍ഡ്രൈവില്‍ നടന്ന കാതോലിക്കേറ്റ്‌ ശതാബ്ദി 
പ്രഭാഷണഠ) 


നാ. ന പതാ 


പ. ദിദിമോസ്‌ 
കാതോലിക്കാ 
ബാവായുടെ 
അനുഗ്രഹം 
തേടുന്നു 


കോട്ടയം: കാതോലിക്കാ ആയിരിക്കെ റൂള്‍സ്‌ കമ്മിറ്റി അദ്ധ്യക്ഷനായ ആദ്യ 
സഭാപിതാവാണ്‌ പ. പൌലോസ്‌ രണ്ടാമന്‍ ബാവാ. 2012-2017, 2017-2021 കാല 
ഘട്ടത്തില്‍ ബാവാ റൂള്‍സ്‌ കമ്മിറ്റി അദ്ധ്യക്ഷനായിരുന്നു. 


നിയുക്ത കാതോലിക്കാ ആയിരിക്കെ 2007-2012 കാലഘട്ടത്തില്‍ റൂള്‍സ്‌ 
കമ്മിറ്റി അദ്ധ്യക്ഷനായിരുന്നു. ഈ കാലഘട്ടത്തില്‍ 2011-ല്‍ സഭാഭരണഘടന 
ഭേദഗതി ചെയ്യുകയുണ്ടായി. ഇടവകയോഗത്തില്‍ സ്ര്രികള്‍ക്ക്‌ പങ്കാളിത്തം 
നല്‍കുന്ന ചരിത്രപ്രധാനമായ സഭാഭരണഘടന ഭേദഗതി അന്നാണുണ്ടായത്‌. 


൧021 പഥി 2 


3൭൦ 31 


























ദൈവനിയോഗത്താല്‍ മലങ്കരസഭയുടെ പ്രധാന മേലധ്യക്ഷ പദവിയെന്ന 
സ്ഥാനമേറ്റതിന്റെ ഞെട്ടല്‍ ഇതുവരെയും മാറിയിട്ടില്ല എന്നതാണ്‌ വാസ്തവം. 
ഇത്‌ സ്വീകരിച്ച നിമിഷം മുതല്‍ ഇന്നെയോളം ഒരു ദൈവനിശ്ചയവും നടത്തിപ്പും 
ഒപ്പമുണ്ട എന്നത്‌ മനസ്സിലെ അനുഭവമാണ്‌. 2010 നവംബര്‍ ഒന്നാം തീയതി 
ഭരണചുമതലയേറ്റതു മുതല്‍ സഭാസംബന്ധിയായ എല്ലാ കാര്യങ്ങളിലും 
പ്രശ്നങ്ങളിലും പ്രതിസന്ധികളിലും അവസാന വാക്ക്‌ പറയേണ്ട വ്യക്തി എന്ന 
നിലയില്‍ മറുപടി നല്കാന്‍ ഞാന്‍ നിര്‍ബന്ധിതനാണ്‌. ചില സംഗതികളില്‍ 
തുറന്ന്‌ പ്രതികരിക്കാന്‍ പ്രയാസമുണ്ടാകും. പറഞ്ഞതില്‍ ചിലത്‌ അപ്രിയ 
സത്യങ്ങളായിരിക്കും. 


പറഞ്ഞതിന്റെയും പറയാത്തതിന്റെയും ബുദ്ധിമുട്ടുകള്‍ അനുഭവിക്കുന്നുണ്ട്‌ 
(ചിരിയോടെ). 


പൌരോഹിത്യ ജീവിതത്തിലെ എട്ടു വര്‍ഷത്തോളം എറണാകുളം പള്ളി 
യുടെ അസി. വികാരിയായി സേവനമനുഷ്ഠിച്ചു. ഭരണപരമായ കാര്യങ്ങളില്‍ 
പ്രത്യേക പങ്കൊന്നും എനിക്കവിടെ ഉണ്ടായിരുന്നില്ല. ഇതല്ലാതെ മറ്റൊരു ഇടവക 
ഭരണപരിചയവും ഉണ്ടായിട്ടുമില്ല. തുടര്‍ന്ന്‌ മേല്പട്ടസ്ഥാനത്തേക്ക്‌ വിളിക്കപ്പെട്ടു. 
അതുകൊണ്ട്‌ തന്നെ ഭരണപരമായ ഏതൊരു വിഷയങ്ങളിലും ഒരു തീരുമാന 
മെടുക്കേണ്ടി വരുമ്പോള്‍ മൂന്ന്‌ ഘടകങ്ങളാണ്‌ ഇന്നും ഞാന്‍ മാനദണ്ഡങ്ങളാ 
ക്കുന്നത്‌. ഒന്നാമത്‌, ഈ വിഷയത്തിലുള്ള ദൈവത്തിന്റെ ആലോചന എന്താ 
യിരിക്കും. രണ്ടാമത്തെ മാനദണ്ഡം നിയമസംഹിതകളാണ്‌. ഈ വിഷയത്തില്‍ 


്‌- 
റ 
ല്‍ 
1; 


1/0. 04 പഠ. 29 


106 ഠ്വ 0൧-0൮ പഥ 8൩൨ 0൧-ള്‍ഠട൦ 


॥ 





ഫാ. സഖറിയ നൈനാന്‍ 


നിയമം എന്താണ്‌ അനുശാസിക്കുന്നത്‌. കാരണം, നിയമത്തില്‍ നിന്നുള്ള വ്ൃതി 
ചലനം ഭരണപരമായ കാര്യങ്ങളില്‍ വീഴ്ച വരുത്തും. മൂന്നാമത്തേത്‌, എന്റെ 
മനഃസാക്ഷിയാണ്‌. 


പ്രാര്‍ത്ഥനയില്‍ വെളിപ്പെടുന്ന ദൈവഹിതവും നിയമം നല്‍കുന്ന വ്യാഖ്യാ 


യ ി 





൧021 പഥി 2 








ലി 1 ൧. 1, ൧ 1 ൧1൧. 0൨1. 


നവും മനഃസാക്ഷിയുടെ ഉദ്ബോധനവും ഒരേപോലെ വരുന്നപക്ഷം പിന്നെ 
ഇടംവലം നോക്കാറില്ല. അത്തരത്തില്‍ രൂപപ്പെടുന്ന തീരുമാനങ്ങളില്‍ യാതൊരു 
വിധ ബാഹൃസ്വാധീനവും ഉണ്ടായിട്ടുമില്ല. 


2013 മുതലാണ്‌ പരുമല ആശുപ്രതിയിലേക്ക്‌ കൂടുതല്‍ ശ്രദ്ധ പതിയുന്നത്‌. 
ചില അസുഖകരമായ സാഹചര്യങ്ങള്‍ അവിടെ ഉടലെടുത്ത പശ്ചാത്തലത്തില്‍ 
ചില കടുത്ത തീരുമാനങ്ങള്‍ കൈക്കൊള്ളേണ്ടതായി വന്നു. 2014 ജനുവരി 
ഒന്നാം തീയതി ബഹുമാനപ്പെട്ട എം. സി. പൌലൂസച്ചന്‍ മുഖ്യകാര്യദര്‍ശിയായി 
ആശുപ്രതിയില്‍ ചുമതലയേറ്റു. സ്നേഹപൂര്‍വ്വമായ നിര്‍ബന്ധം അച്ചന്റെ മേല്‍ 
ചെലുത്തിയെന്നത്‌ വാസ്തവമാണ്‌. പലതരത്തിലുള്ള ഉള്‍കലക്കങ്ങളെയും 
രാഷ്ഷ്ര്രീയ സമ്മര്‍ദ്ദങ്ങളെയും സമരാഹ്വാനങ്ങളെയും കര്‍ശനമായ താക്കീതുകള്‍ 
കൊണ്ടാണ്‌ നാം അതിജീവിച്ചത്‌. ദൈവകൃപയാല്‍ അന്താരാഷ്ട നിലവാരമുള്ള 
ചികിത്സാ സായകര്യങ്ങളോടെ അനുക്രമമായ പുരോഗതിയിലേക്കാണ്‌ ആശു 
പ്രതി മുന്നേറുന്നത്‌. വായ്പകളും ബാധ്യതകളും വീട്ടുവാന്‍ വകയുള്ള സാഹ 
ചര്യമാണ്‌ നിലവിലുള്ളത്‌. വ്യക്തിപരമായ അനുഭവം പറഞ്ഞാല്‍, എനിക്ക്‌ 
രോഗം വന്നപ്പോള്‍ രണ്ട്‌ കാര്യങ്ങളിലാണ്‌ നിര്‍ബന്ധം പിടിച്ചത്‌. ഒന്ന്‌, പരുമല 
ആശുപ്രതിയില്‍ തന്നെയാകണം എന്റെ ചികിത്സ നടക്കേണ്ടത്‌. രണ്ടാമത്‌, വിദേ 
ശത്തേക്ക്‌ ചികിത്സയ്ക്ക്‌ പോകുവാന്‍ എന്നെ നിര്‍ബന്ധിക്കരുത്. പ. പരുമല 
തിരുമേനിയുടെ മദ്ധ്യസ്ഥതയും പ്രാര്‍ത്ഥനയും അനേകായിരങ്ങള്‍ക്ക്‌ സഖ്യം 
നലകുന്ന ആ സ്ഥാപനത്തോടു ചേര്‍ന്ന്‌ എപ്പോഴും ഉണ്ടായിരിക്കും. 


ഇനി വ്യവഹാരം സംബന്ധിച്ചുള്ള കാര്യമാണ്‌. തര്‍ക്കവിഷയങ്ങളില്‍ മാര്രത 
മല്ല സഭയുടെ എല്ലാ കാര്യങ്ങളിലും ഒരു ത്രിമാന വീക്ഷണം സ്വീകരിക്കാന്‍ 
ശ്രമിക്കാറുണ്ട്‌. സഭയുടെ ഭൂതകാല ചരിത്രം; വര്‍ത്തമാനകാല സ്ഥിതി; ഭാവി 
കാല സ്വപ്നങ്ങള്‍; ഇവ ഓരോന്നും ആലോചനയില്‍ വരും. ചരിര്രഗതിയില്‍ 
സഭ നേരിട്ട പരീക്ഷകളെയും പോരാട്ടങ്ങളെയും കുറിച്ച്‌ വ്യക്തമായ ധാരണ 
എനിക്കുണ്ട്‌. വൈദേശിക അധിനിവേശങ്ങളും വേദശാസ്ര്രപരമായ തര്‍ക്ക 
ങ്ങളും അതില്‍പ്പെടും. അതാതു കാലങ്ങളില്‍ കോടതിവിധികളും ഭരണാധി 
കാരികളുടെ ഇടപെടലും ഉണ്ടായിട്ടുണ്ട്‌. വര്‍ത്തമാന കാലത്ത്‌ സ്വതന്ത്ര ഭാര 
തത്തിന്റെ പരമോന്നത നീതിപീഠം പ്രഖ്യാപിച്ച തര്‍ക്ക പരിഹാരമാണ്‌ 2017 
ജൂലൈ 3-ന്‌ ഉണ്ടായ സുപ്രീംകോടതി വിധി. സഭയെ സംബന്ധിച്ചിടത്തോളം 
ഭൂതകാലത്തിലെ ഒരു രാജകീയ വിളംബരത്തിന്‌ സമാനമായിട്ടാണ്‌ നാമിതിനെ 
ഗണിക്കുന്നത്‌. ഇതിലൂടെ പ്രശനപരിഹാരത്തിന്‌ ഒരു ജുഡീഷ്യല്‍ പ്ലാറ്റ്ഫോം 
ഉളവായിരിക്കുന്നു. എന്നാല്‍ നിയമപരമായ ഈ അടിത്തറയില്‍ നിന്നുകൊണ്ട 
ല്ലാതെ സൃഷ്ടിക്കാന്‍ ശ്രമിക്കുന്ന പരിഹാര ശ്രമങ്ങളോടാണ്‌ എനിക്ക്‌ എതിര്‍പ്പു 
ള്ളത്‌. കാരണം, അത്യുന്നതമായ ഒരു കോടതിവിധിയെപ്പോലും കൈയൂക്കും 
അതിക്രമവും പണക്കൊഴുപ്പും രാഷ്ട്രീയ ദുഃസ്വാധീനവും കൊണ്ട മറിമടക്കാന്‍ 
ചിലര്‍ ഇപ്പോഴും ശ്രമിക്കുന്നു. 


നമ്മുടെ മക്കളുടെ മക്കളുടെ കാലത്ത്‌ ഇതിനെച്ചൊല്ലി ഒരു വ്ൃയവഹാരമു 
ണ്ടാകാന്‍ പാടില്ല എന്നതാണ്‌ നമ്മുടെ ആഗ്രഹം. അതിന്‌ ഈ നിയമപരമായ 
അടിത്തറ ഉപയോഗപ്പെടുത്തണം എന്നത്‌ മാര്രമാണ്‌ നമ്മുടെ നിര്‍ബന്ധം. 
അതാണ്‌ പലരും 'പിടിവാശിയായി' ആക്ഷേപിക്കുന്നതും. സര്‍ക്കാരിന്‌ വേണ 
മെങ്കില്‍ നിയമങ്ങളുണ്ടാക്കാം. നീതി വൈകിപ്പിക്കാം. അതില്‍ എനിക്ക്‌ സങ്കട 
മില്ല. നമുക്കൊന്നേയുള്ളൂ. നമ്മുടെ വിശ്വാസികളെ നാം വഞ്ചിച്ചു എന്നു പറയാ 
നിട വരരുത്‌. (ശബ്ദമുയര്‍ത്തി) വി. മാര്‍ത്തോമ്മാ ശ്ലീഹായുടെ പിന്‍തുടര്‍ച്ചയും 
പോര്‍ട്ടുഗീസ്‌ പൂര്‍വൃകാലത്തെ ന്രസാണി പാരമ്പര്യവും നമ്മുടെ രക്തത്തിന്റെ 
ഭാഗമാണ്‌. അത്‌ നഷ്ടമാക്കുന്ന ഒരു തീരുമാനത്തിലും എനിക്ക്‌ പങ്കുണ്ടാവില്ല. 


നാം നമ്മുടെ ജനത്തെ വഞ്ചിച്ചു എന്ന പേരുദോഷം കേള്‍ക്കാന്‍ എനിക്ക്‌ 
ഇഷ്ടമല്ല. ഇപ്പോഴത്തെ നിലയ്ക്ക്‌ നിലവിലുള്ള വിധിയും നിയമവും ഭരണ 
ഘടനാ വ്യവസ്ഥകളുമാണ്‌ നമ്മുടെ തീരുമാനത്തിന്‌ ആധാരമായി നിലകൊ 
ള്ളുന്നത്‌. 


രാഷ്ഷ്ര്രീയത്തിന്റെ അവസരവാദ നയങ്ങളോട ചേര്‍ന്ന്‌ സഭയുടെ സ്വാതന്ത്ര്യം 
പണയപ്പെടുത്താന്‍ നാം ഒരുക്കമല്ല. മാധ്യമങ്ങളെ പ്രീതിപ്പെടുത്താന്‍ എനിക്ക 
റിയില്ല. സഹോദരീസഭകളുടെ തെറ്റിദ്ധാരണകള്‍ മാറിവരും എന്ന ഉറപ്പുണ്ട്‌. 
ഒറ്റപ്പെട്ടാലും ഇരട്ടപ്പെട്ടാലും എനിക്ക്‌ വ്യസനമില്ല. ദൈവം എന്നെ ഒരു 
നിയോഗം ഏല്‍പിച്ചു എന്ന്‌ ഞാന്‍ വിശ്വസിക്കുന്നു. അതിനാല്‍ തന്നെ മനുഷ്യ 
രേക്കാള്‍ അധികമായി ദൈവത്തോടാണ്‌ ഞാന്‍ പ്രധാനമായും ഉത്തരം പറ 
യേണ്ടത്‌. തട്ടിക്കൂട്ട സമാധാനം എന്ന കാൺമാൻ ഭംഗിയുള്ളതും കേള്‍പ്പാന്‍ 
ഇമ്പകരവുമായ ആപ്പിള്‍ പഴത്തിന്റെ പ്രലോഭനത്തില്‍ വിീണുപോകാന്‍ ഞാന്‍ 


1/0. 04 പഠ. 29 


[] ()1) (00% ൭൮ 


106 ഠ്വ 0൧-0൨ പഥ 85൩ 0-ള്‍ഠട൦ 


1 ൧ 











തയ്യാറല്ല. നിയമപരമായ വ്യവസ്ഥയില്‍ രൂപപ്പെടുന്ന സമാധാനം മാ്തമായി 
രിക്കും ശാശ്വതമായിത്തീരുന്നത്‌ എന്നോര്‍ക്കണം. 


ഇതുവരെയും ചര്‍ച്ചയ്ക്ക്‌ പോകാതിരുന്ന സഭ ഇപ്പോള്‍ അപ്രകാരം ഒരു 
ചുവട വെച്ചതിനും വ്യക്തമായ കാരണമുണ്ട്‌. നമ്മുടെ നീതിപൂര്‍വൃമായ ആവ 
ശ്യങ്ങളെ ഭരണാധികാരിയെ ബോധ്യപ്പെടുത്തുന്നതിനും അവ്യക്തതകള്‍ 
നീക്കുന്നതിനും വേണ്ടിയാണത്‌. എന്നാലിപ്പോഴും, ചര്‍ച്ചുകള്‍ പുരോഗമിക്കു 
മ്പോഴും ആരാണ്‌ വീണ്ടും കേസുകള്‍ നല്കുന്നത്‌? കോടതിവിധി അനുസരി 
ക്കാന്‍ കൂട്ടാക്കാത്തവര്‍ തന്നെ വീണ്ടും കോടതിയിലേക്ക്‌ പോകുന്നു. അധാര്‍ 
മ്മികതയോടും സത്ൃയസന്ധതയില്ലായ്മയോടും പോരാടുന്നത്‌ ക്രിസ്തീയത 
തന്നെയെന്നാണ്‌ എന്റെ വിശ്വാസം. എല്ലായ്പ്പോഴും നേര്‍ നിരങ്ങിയേ വരൂ! 


ഈ സഭ തന്റേതാണ്‌ എന്ന ബോധ്യം എല്ലാവര്‍ക്കുമുണ്ടാകണം. അതി 
നായി പ്രാര്‍ത്ഥിക്കണം. ദൈവം ഭരമേല്പിച്ച ഈ സ്ഥാനം ആസ്വദിക്കാനുള്ള 
തായി ഇന്നെയോളം തോന്നിയിട്ടില്ല. സഭാസ്വാതന്ത്ര്യത്തെ പ്രതി ദ്ൃഡനിശ്ചയ 
മെടുക്കേണ്ടി വന്നതിനാല്‍ തന്നെ ഏറെ പ്രിയപ്പെട്ട പലരോടും മുഷിയേണ്ട 
തായി വന്നിട്ടുണ്ട്‌. സ്നേഹിതരും ചാര്‍ച്ചക്കാരും ഗുരുനാഥന്മാരുമൊക്കെ ചില 
നേരങ്ങളില്‍ അകലം പാലിച്ചു നിന്നിട്ടുണ്ട്‌. അതിലൊന്നുമിപ്പോള്‍ ഭാരപ്പെടു 
ന്നില്ല. ദൈവത്തോടുള്ള പ്രാര്‍ത്ഥന മാരധ്രമാണ്‌ ശരണം. പ്രാര്‍ത്ഥിക്കുംതോറും 
പരീക്ഷകള്‍ ഏറുമെന്നാണ്‌ വി. വേദപുസ്തകവും പിതാക്കന്മാരും നമ്മെ പഠിപ്പി 
ചിട്ടുള്ളത്‌. സംഘര്‍ഷങ്ങള്‍ക്കിടയിലും ദൈവനടത്തിപ്പിന്റെ ബലം അനുഭവി 
ക്കുന്നുണ്ട്‌. ഇന്നലെയും ഇന്നും നമ്മെ നടത്തുന്നവനായ ദൈവം തമ്പുരാന്‍ 
നാളെയും നന്മയിലേക്ക്‌ നമ്മെ നയിക്കും എന്ന പ്രത്യാശയും പ്രാര്‍ത്ഥനയും 
മനസ്സിലെപ്പോഴുമുണ്ട്‌. ളള 


മ്മെതാന്മാരെ വാഴിക്കാതെ കാലം 
ചെയ്യുന്ന ആദ്യത്തെ കാതോലിക്കാ 


കോട്ടയം: മലങ്കര ഓര്‍ത്തഡോക്സ്‌ സുറിയാനി സഭയുടെ കാതോലി 


ക്കാമാരില്‍ ഭരണകാലത്ത്‌ മ്രെതാപ്പോലീത്താമാരെ വാഴിക്കാതെ കാലം 
ചെയ്ത ആദ്യ സഭാപിതാവാണ്‌ പ. പൌലോസ്‌ രണ്ടാമന്‍ ബാവാ. 2009, 
2010 വര്‍ഷങ്ങളിലായി ഏഴു പേരെ വീതം 14 പേരെ പ. ബസേലിയോസ്‌ 
ദിദിമോസ്‌ പ്രഥമന്‍ ബാവായുടെ മുഖ്യ കാര്‍മ്മികത്വത്തില്‍ പ. സുന്നഹ 
ദോസ്‌ വാഴിച്ചപ്പോള്‍ മുഖ്യ സഹകാര്‍മ്മികനായിരുന്നത്‌ അന്ന്‌ നിയുക്ത 
കാതോലിക്കാ ആയിരുന്ന പ. പിതാവാണ്‌. 





൧021 ഥി 2 


റദുറ്റല ഠാ 





(1 ൧. 1. 


എന്റെ വിദ്യാര്‍ത്ഥി ജീവിതത്തില്‍ തൃശ്ശൂര്‍ പടിഞ്ഞാറേക്കോട്ടപ്പള്ളിയും 
അതിന്റെ ചാപ്പല്‍ ആയിരുന്ന ഇന്നത്തെ ചെമ്പുക്കാവ്‌ പള്ളിയും ചെലുത്തിയ 
സ്വാധീനം വളരെ വലുതാണ്‌. പൌഈരോഹിത്ൃജീവിതത്തിലേക്ക്‌ എന്നെ നയി 
ക്കുവാന്‍ പടിഞ്ഞാറേക്കോട്ട പള്ളിയിലെ താമസം വളരെയധികം സഹായിച്ചു 
എന്നു പറയട്ടെ. അല്ലെങ്കില്‍ പുരോഹിതസ്ഥാനിയാക്കിത്തീര്‍ക്കുവാന്‍ ദൈവം 
ആ പള്ളിയില്‍ എന്നെ താമസിപ്പിച്ചു എന്നു പറയുന്നതാവും ശരി. 


വിദ്യാര്‍ത്ഥി ജീവിതം ഭാവിയെപ്പറ്റി തീരുമാനങ്ങളെടുക്കാന്‍ ത്രതപ്പെടുന്ന 
കാലയളവാണ്‌. ഒരാളുടെ അഭിരുചിയ്ക്കും ആളത്വ സ്വഭാവത്തിനും അനുസ 
രിച്ച്‌ അനുയോജ്യമായ തീരുമാനങ്ങളെടുക്കാന്‍ സാഹചര്യങ്ങള്‍ ഒരളവുവരെ 
സഹായിക്കുന്നു. 1965 ജൂണ്‍ മാസത്തിലാണ്‌ തൃശ്ശൂര്‍ സെന്റ്‌ തോമസ്‌ കോള 
ജില്‍ സയന്‍സ്‌ ഡിഗ്രി വിദ്യാര്‍ത്ഥിയായി ഞാന്‍ പഠനം ആരംഭിച്ചത്‌. കോളജ്‌ 
ഹോസ്റ്റലില്‍ താമസിച്ച്‌ പഠിക്കാന്‍ സാമ്പത്തിക ഞെരുക്കം എന്നെ അനുവദി 
ച്ചിരുന്നില്ല. തൃശ്ശൂര്‍ പടിഞ്ഞാറേക്കോട്ട പള്ളിയുടെ ആഭിമുഖ്യത്തില്‍ ചെമ്പു 
ക്കാവ്‌ പള്ളിക്കെട്ടിടത്തില്‍ വിദ്യാര്‍ത്ഥികളെ താമസിപ്പിക്കുവാന്‍ അനുവദിക്കു 
ന്നുണ്ടെന്ന്‌ അപ്പോള്‍ ആണ്‌ അറിയുന്നത്‌. ഞാനുള്‍പ്പെടെ ഏകദേശം പ്രന്ത 
ണ്ടോളം വിദ്യാര്‍ത്ഥികള്‍ പള്ളികെട്ടിടത്തില്‍ താമസം തുടങ്ങി. ഒരാള്‍ക്ക്‌ പത്തു 
രൂപായാണ്‌ മുറി വാടക. ഒരു മുറിയില്‍ രണ്ടോമൂന്നോ പേര്‍ ഉണ്ടാകും. രണ്ട്‌ 
മാസത്തില്‍ പത്തു രൂപ മുറിവാടക കൊടുക്കേണ്ടി വരുന്നത്‌ എനിക്ക്‌ ആയാ 
സകരമായിരുന്നു. ദൈവഭക്തനായ പൌലോസ്‌ ജഡ്ജിയാണ്‌ ഞങ്ങളുടെ വാര്‍ 
ഡന്‍. ഉദ്യോഗത്തില്‍ നിന്ന്‌ റിട്ടയര്‍ ചെയ്ത്‌ വിശ്രമജീവിതം നയിക്കുന്ന അദ്ദേഹം 
ഞങ്ങളുടെ ഗുരുവും പിതൃതുല്യനായ മാര്‍ഗ്ഗദര്‍ശിയും ആയിരുന്നു. ദയാലു 
വായ അദ്ദേഹം പാവപ്പെട്ട വിദ്യാര്‍ത്ഥികള്‍ക്ക്‌ മുറി വാടകയില്‍ ഇളവ്‌ അനുവ 
ദിക്കുമെന്ന്‌ കേട്ട ഞാന്‍ അദ്ദേഹത്തെ ചെന്ന്‌ കണ്ട്‌ എന്റെ സാമ്പത്തിക ഞെരു 
ക്കം അറിയിക്കുകയുണ്ടായി. വാടക ഇളവിന്‌ ഒരു വ്യവസ്ഥ അദ്ദേഹം എന്റെ 
മുമ്പില്‍ വച്ചു. സന്ധ്യയ്ക്കും പ്രഭാതത്തിലും പള്ളിയ്ക്കകത്ത്‌ മണിയടിച്ച്‌ 
വിളക്ക്‌ തെളിയിക്കുകയും നമസ്കാരം നടത്തുകയും ചെയ്താല്‍ മുറിവാടക 
അഞ്ചു രൂപാ മതി എന്നാണ്‌ വ്യവസ്ഥ. എനിക്ക്‌ ഈ വാക്കുകള്‍ ഈശ്വരശബ്ദം 
പോലെ തോന്നി. രണ്ടു നേരം പ്രാര്‍ത്ഥിക്കാറുണ്ടായിരുന്ന എനിക്ക്‌ ഇത്‌ സന്തോ 
ഷകരമായി അനുഭവപ്പെട്ടു. ഈ ഇളവ്‌, ഇന്നത്തെ പഴയസെമിനാരിയിലെ 
ലൈബ്രേറിയന്‍ ചെറിയാന്‍ അച്ചനും പോളിടെക്നിക്ക്‌ അധ്യാപകന്‍ സൈമ 
ണും ലഭിച്ചു എന്നാണ്‌ ഓര്‍മ്മ. ഞങ്ങള്‍ നിര്‍ബ്ബന്ധമായും രണ്ടു നേരം പള്ളി 
യില്‍ നമസ്കാരം നടത്തുമായിരുന്നു. അതോടൊപ്പം മറ്റു വിദ്യാര്‍ത്ഥികളും പ്രാര്‍ 
ത്ഥനയില്‍ പങ്കെടുക്കാറുണ്ട്‌. 


രണ്ടു വര്‍ഷം കഴിഞ്ഞപ്പോള്‍ ചെമ്പുക്കാവ്‌ പള്ളി ഹോസ്റ്റല്‍ അടച്ച്‌ പൂട്ട 
പ്പെട്ടു. എന്നാല്‍ ഞങ്ങള്‍ മൂന്നു പേരെയും കൂടാതെ കാണിപ്പയ്യൂര്‍ സ്വദേശി 
കെ. പി. ഇട്ട്യേരയെയും ഉള്‍പ്പെടെ നാലു പേരെ പടിഞ്ഞാറേക്കോട്ട പള്ളിക്കെ 
ട്ടിടത്തില്‍ താമസിക്കാന്‍ അനുവദിച്ചു. അതോടൊപ്പം വിദ്യാര്‍ത്ഥികളുടെ 
ആത്മീയ പുരോഗതി ലക്ഷ്യമാക്കി അഭിവന്ദ്യനായ ഫിലിപ്പോസ്‌ മാര്‍ തെയോ 
ഫിലോസ്‌ തിരുമേനി ചെങ്ങരൂര്‍ സ്വദേശിയായ പി. സി. ചെറിയാന്‍ ശെമ്മാ 
ശനെ ഞങ്ങളോടൊപ്പം താമസിച്ച്‌ സെന്റ്‌ തോമസ്‌ കോളജില്‍ പഠിക്കുവാന്‍ 
ആവശ്യമായ ക്രമീകരണം ചെയ്തു. ഇതിനിടയില്‍ പള്ളി വികാരിയായി സി. 
എം. തോമസ്‌ അച്ചനും (പാര്രിയര്‍ക്കീസ്‌ പക്ഷത്തെ ശ്രേഷ്ഠ കാതോലിക്കാ 
തോമസ്‌ പ്രഥമന്‍ ബാവാ) പട്ടാഴിയിലെ ഫാദര്‍ തോമ്മായും സേവനം ചെയ്തു. 
കോളജിലെ പഠനവും പള്ളികെട്ടിടത്തിലെ താമസവും പള്ളിയകത്തെ ആരാ 
ധനയും ഇടവകയിലെ മാത്ൃയകായോഗ്യന്മാരായ നല്ല വ്യക്തികളുമായുള്ള സമ്പ 
ര്‍ക്കവും കൂടി ഒത്തുചേര്‍ന്നപ്പോള്‍ വൈദികജീവിതം തന്നെയാണ്‌ ദൈവം 
എന്നില്‍ നിന്ന്‌ പ്രതീക്ഷിക്കുന്നതെന്ന്‌ മനസ്സിലായി. മുന്‍ വികാരി മാര്‍ക്കോസ്‌ 
അച്ചനെ പരിചയപ്പെടുവാന്‍ ഇടയായത്‌ ഇന്നും ഓര്‍ക്കുന്നു. സി. കെ. ജോസഫ്‌ 
അച്ചന്‍ (ഇന്ന്‌ റമ്പാച്ചന്‍), വയലിപ്പറമ്പിലെ ഗീവറുഗീസ്‌ അച്ചന്‍, അമ്മഞ്ചേരി 


180 000001 ॥॥॥ 1 


൧. പപ 1൧.1൧ 0൨.ലധഥ0൨ ൭൨ 


അഞ്ചു രൂപ കൊടുക്കാനില്ലാതെ 
പകരം ധൂപം വച്ച ദിനങ്ങള്‍ 


പൌലൂസ്‌ മാര്‍ മിലിത്തിയോസ്‌ മ്മെതാപ്പോലീത്താ 





[& 1 ൧.) ധി. (14 









കോളജ ജീവിത 
കാലത്തെ ഹോസ്റ്റല്‍ 
അനുഭവങ്ങളും 
പൌരോഹിത്യൃത്തി 
ലേക്ക്‌ തിരിയാനു 
ണ്ടായ പ്രചോദനവും 
പ. ബാവായുടെ 
വാക്കുകളില്‍ 


പനലോസ്‌ ജഡ്ജിയോടൊപ്പം ഹോസ്റ്റല്‍ അന്തേവാസികള്‍. കെ. ഐ. 
പോള്‍ (ഇടതു വശത്ത്‌ ആദ്യം നില്ക്കുന്നു), സി. സി. ചെറിയാന്‍ (ഇടതു 
വശത്ത്‌ നിലക്കുന്നവരില്‍ മുന്നാമന്‍൯). 


കുരിയാക്കോസച്ചന്‍, പുതുവേലിയിലെ ജോണ്‍ അച്ചന്‍, ഈയിടെ വിടവാങ്ങി 
പ്പോയ ടി. പി. പീറ്റര്‍ അച്ചന്‍ തുടങ്ങിയ വൈദികശ്രേഷഠന്മാരെ പരിചയപ്പെടു 
വാന്‍ അവസരം ലഭിച്ചതും ഒരു ഭാഗ്യമായി കരുതുകയാണ്‌. മണ്‍മറഞ്ഞുപോയ 
ഡോ. ചാക്കോ ജോര്‍ജ്‌, ഡോ. സി. ജെ. ഡേവിഡ്‌, ഡോ. കോരുത്‌, എം. പി. 
പീറ്റര്‍, പൌലൂസ്‌ ജഡ്ജി, കുഞ്ഞിപ്പാലു മാസ്റ്റര്‍ ഇവരുടെയെല്ലാം ഉപദേശങ്ങളും 
മാര്‍ഗ്ഗനിര്‍ദ്ദേശങ്ങളും എന്റെ ജീവിതത്തിന്റെ അടിത്തറ പണിയുവാന്‍ വളരെ 
അധികം സഹായിച്ചിട്ടുണ്ട്‌. തൃശ്ശൂര്‍ ഇടവക, വിദ്യാര്‍ത്ഥികളുടെ ആത്മീയ അടി 
ത്തറ പണിയുവാനായിട്ടാണ്‌ നിലകൊള്ളുന്നത്‌ എന്ന മുദ്രാവാക്യം ഞങ്ങളുടെ 
ഹൃദയത്തില്‍ എഴുതപ്പെട്ടിരുന്നുവെന്ന സത്യം മറച്ചുപിടിക്കുന്നില്ല. നമ്മുടെ സഭ 
യിലെ വിദ്യാര്‍ത്ഥിപ്രസ്ഥാനത്തിന്റെ ശക്തമായി പ്രവര്‍ത്തിച്ചിരുന്ന ഒരു യൂണി 
റ്റായിരുന്നു തൃശ്ശൂരില്‍ ഉണ്ടായിരുന്നത്‌. ആ കാലത്തും പല വര്‍ഷത്തിലും നല്ല 
യൂണിറ്റ്‌ എന്ന മേല്‍വിലാസവും അവര്‍ നേടിയെടുത്തിട്ടുണ്ട. പഠനത്തിനായി 
ദൂരെനിന്ന്‌ തൃശ്ശൂര്‍ പട്ടണത്തില്‍ വന്നുതാമസിക്കുന്ന അനേകം വിദ്യാര്‍ത്ഥി 
കള്‍ക്ക്‌ ഈ പള്ളിയിടവക ആത്മീയ വെളിച്ചം പകര്‍ന്നു കൊടുത്തിരുന്നു. 
തൃശൂര്‍ ഇടവകയിലെ മുതിര്‍ന്ന തലമുറ മാത്ൃകായോഗ്യരും സഭയോടു കുറു 
ളളവരും കുലീനത്വമുള്ളവരും ആയിരുന്നു എന്ന്‌ വിദ്യാര്‍ത്ഥികളായ ഞങ്ങള്‍ക്ക്‌ 
തോന്നിയിരുന്നു. കാലം ചെയ്ത വട്ടശ്ശേരില്‍ തിരുമേനിയുടെ വലംകൈ ആയി 
പ്രവര്‍ത്തിച്ച എം. എ. ചാക്കോ അവര്‍കളുടെ മക്കളും ബന്ധുക്കളും ഞങ്ങ 
ള്‍ക്ക്‌ വലിയ പ്രചോദനം ആയിരുന്നു. 


(തൃശൂര്‍ സെന്റ്‌ ഇഗ്നേഷ്യസ്‌ പള്ളി നവതി സുവനീറില്‍ നിന്നും). 





ള്‍. 1, ൨ 16 ൧1൧. ൮1൨ 


11110 ॥0॥॥॥॥ ॥0॥॥॥॥ 


[[ 1) 1). ൭൮ 





[& 1 ൧.) ധി. (1 


ന്ന 


മനുഷ്യബന്ധങ്ങളെ രുപാന്തരപ്പെടുത്തിയ തേജസ്സ്‌ 


ഡോ. പോള്‍ മണലിരര്‍ 


ഭാരതത്തിലെ ക്രൈസ്തവ സഭകളില്‍ ഏറ്റവും പുരാതനമായ മലങ്കര ഓര്‍ 
ത്തഡോക്സ്‌ സുറിയാനി സഭയുടെ എട്ടാമത്തെ കാതോലിക്കാ ആയിരുന്നു 
കാലംചെയ്ത പരിശുദ്ധ ബസേലിയോസ്‌ മാര്‍ത്തോമ്മാ പൌലോസ്‌ ദ്വിതീയന്‍ 
കാതോലിക്കാ ബാവാ. ആദിമ നൂറ്റാണ്ടുകളില്‍ കേരളത്തില്‍ ഇണക്കമുള്ള 
സമൂഹമായി നിലനിന്നിരുന്ന ക്രിസ്തുമത വിശ്വാസികള്‍ ഒരു തദ്ദേശീയ സഭ 
യായി രൂപാന്തരം (പാപിച്ചപ്പോള്‍ അതിനെ നയിച്ച ജാതിതലവന്മാരുടെ പാര 
മ്പര്യത്തില്‍നിന്നും ഉരുത്തിരിഞ്ഞ നേത്ൃയപരമ്പരയുടെ മഹിമയറിഞ്ഞ നായ 
കനായിരുന്നു മലങ്കര മ്മെതാപ്പോലീത്താ കൂടിയായിരുന്ന പരിശുദ്ധ പൌലോസ്‌ 
ദ്വിതീയന്‍ കാതോലിക്കാ ബാവാ. കേരളചരിത്രത്തിന്റെ ഏടുകള്‍ പരിശോധി 
ക്കുമ്പോള്‍ ന്രസാണി സമുഹത്തെ നയിച്ചിരുന്ന ജാതിതലവന്മാരുടെ ജനാധി 
പത്യപരമായ വളര്‍ച്ചാവികാസമാണ്‌ ഇപ്പോള്‍ കാതോലിക്കേറ്റിലും മലങ്കര 
മ്രെതാപ്പോലീത്തായിലും എത്തിനില്‍ക്കുന്ന സ്ഥാനം. ജാതിതലവന്മാരില്‍ 
നിന്നും അര്‍ക്കദിയാക്കോന്‍ പാരമ്പര്യത്തിലേക്കും മാര്‍ത്തോമ്മാ മ്മരെതാന്‍ പാര 
മ്പര്ൃത്തിലേക്കും മലങ്കര മ്മരെതാപ്പോലീത്താ പാരമ്പരൃത്തിലേക്കും കാതോ 
ലിക്കേറ്റ്‌ പാരമ്പര്യത്തിലേക്കും തദ്ദേശീയ സഭയായ മലങ്കര ഓര്‍ത്തഡോക്സ്‌ 
സുറിയാനി സഭ വളര്‍ന്നപ്പോള്‍ അതൊരു ഭാരത സഭയായി വികസിച്ച്‌ ഒരു 
ദേശീയ സഭയായും ലോകത്തിലെ എല്ലാ ഭൂഖണ്ഡങ്ങളിലേക്കും വ്യാപിച്ച്‌ ഒരു 
ലോകസഭയായും പരിണമിക്കുകയും ചെയ്തു. അതിന്റെ തലവനായിരുന്നു 
കാലം ചെയ്ത പൌലോസ്‌ ദ്വിതീയന്‍ ബാവാ. 


ക്രിസ്തുശിഷ്യന്മാരില്‍ ഒരാളായിരുന്ന തോമ്മാ ശ്ലീഹായുടെ പാരമ്പര്യ 
ത്തില്‍ വളര്‍ന്നുവന്ന ഓര്‍ത്തഡോക്സ്‌ സഭയുടെ മൌഈലികസിദ്ധിയായ സ്വാത 
ന്ത്ര്യത്തെ മറ്റൊരു വിദേശിയ ശക്തികള്‍ക്കും അടിയറവ്‌ വയ്ക്കാതെ തന്റെ 
സഭയെ കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തുസൂക്ഷിച്ച പൌലോസ്‌ ദ്വിതീ 
യന്‍ കാതോലിക്കാ ബാവാ കഴിഞ്ഞ പത്തു വര്‍ഷത്തെ ത്യാഗോജ്വലമായ 
കര്‍മ്മകാണ്ഡത്തില്‍ അസാധാരണമായ ധീരത പുലര്‍ത്തിയ നായകനായി 
രുന്നു. മലങ്കരസഭയുടെ ആത്മീയവും ഭാതികവുമായ അധികാരങ്ങള്‍ മലങ്ക 
രസഭയില്‍ തന്നെ നിലനിര്‍ത്തുന്ന പാരമ്പര്യത്തെ മുറുകെപ്പിടിച്ചുകൊണ്ടായി 
രുന്നു തന്റെ ഭരണകാലത്തു പൌലോസ്‌ ദ്വിതീയന്‍ പ്രതിസന്ധികളെയും വെല്ലു 
വിളികളെയും അഭിമുഖീകരിച്ചത്‌. 


മലങ്കര ന്രസാണികളുടെ മാര്‍ത്തോമ്മാ പാരമ്പര്യം മാത്രമല്ല വിശ്വാസത്തി 
ന്റെയും ആചാരത്തിന്റെയും ജീവിതത്തിന്റെയും തനിമയും പൌലോസ്‌ ദ്ധിതീ 
യന്‍ അരക്കിട്ടുറപ്പിച്ചു. മലങ്കരസഭയുടെ സ്വാത്ന്ത്രത്തിന്റെ പ്രതീകമായ 
കാതോലിക്കേറ്റിന്റെ ശതാബ്ദി ആഘോഷിക്കാന്‍ മാര്രമല്ല, അതിനുമുമ്പു നൂറ്റാ 
ണ്ടുകളായി മലങ്കര ന്രസാണികള്‍ സ്വീകരിച്ചു വന്നിരുന്ന തദ്ദേശീയ സ്വാത 
ന്ത്രത്തിന്റെ അമരത്വം പിടിച്ചുനിര്‍ത്താനും 2010 നവംബര്‍ ഒന്നിനു കാതോ 
ലിക്കാ സ്ഥാനമേറ്റ പൌലോസ്‌ ദ്വിതീയന്‍ തന്റെ ഭരണകാലത്തു പ്രതിജ്ഞാ 
ബദ്ധനായി. തന്റെ മുന്‍ഗാമിയായ പരിശുദ്ധ ബസേലിയോസ്‌ മാര്‍ത്തോമ്മാ 
ദിദിമോസ്‌ ഒന്നാമനില്‍ നിന്നും ഹസ്താഭിഷിക്തനാകുമ്പോള്‍ ആ പുണ്യപുരു 
ഷ്വന്‍ തന്റെ പിന്‍ഗാമിയോട്‌ മന്ത്രിച്ചതു, ” സ്വര്‍ഗ്ഗത്തിന്റെ താക്കോല്‍ ഞാന്‍ 
നിനക്കു തരുന്നു” എന്നായിരുന്നു. ആ താക്കോല്‍ കഴിഞ്ഞ പത്തു സംവത്സര 
ങ്ങള്‍ സത്യത്തിന്റെ വാതില്‍ തുറക്കാന്‍ മാത്രമേ അദ്ദേഹം ഉപയോഗിച്ചുള്ളു. 


മലങ്കരസഭയെ ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിന്റെ വെല്ലുവിളികളെ നേരി 
ടാന്‍ ഉതകുന്ന ദര്‍ശനങ്ങളുമായിട്ടാണ്‌ മാർത്തോമ്മാ ശ്ലീഹായുടെ പൌരസ്ത്യ 
സിംഹാസനത്തില്‍ പൌലോസ്‌ ദ്വിതീയന്‍ കാതോലിക്കാ ബാവാ ആരൂഡനാ 
യത്‌. മലങ്കര മ്മെതാപ്പോലീത്തായുടെയും പൌരസ്ത്യ കാതോലിക്കായുടെയും 
ആസ്ഥാനമായ കോട്ടയത്തേക്ക്‌ പൌലോസ്‌ ദ്വിതീയന്‍ ആഗതനായതു ന്രസാ 
ണികളുടെ കോട്ടയായ കുന്നംകുളത്തു നിന്നായിരുന്നു. ഇതിനു മുമ്പ്‌ മലങ്കര 
മ്രെതാപ്പോലീത്തായായി പുലിക്കോട്ടില്‍ ജോസഫ്‌ മാര്‍ ദീവന്നാസ്യോസ്‌ ഒന്നാ 
മനും പുലിക്കോട്ടില്‍ ജോസഫ്‌ മാര്‍ ദീവന്നാസ്യോസ്‌ അഞ്ചാമനും കുന്നം 
കുളത്തു നിന്നും കോട്ടയത്തു വന്നിട്ടുണ്ടെങ്കിലും മലങ്കര മ്മെതാപ്പോലീത്താ 
സ്ഥാനവും കാതോലിക്കാ സ്ഥാനവും ഒന്നിച്ച്‌ സ്വീകരിച്ചുകൊണ്ട്‌ സഭയെ നയി 


1/0. 04 പഠ. 29 


106 ഠ്വ 0-0-൮൧ പഥ 8൩ 0൧-1ള്‍ഠട൦ 





ക്കാനുള്ള സവഭാഗ്യം കുന്നംകുളം പഴഞ്ഞി മങ്ങാട കൊള്ളന്നൂര്‍ കെ. ഐ. 
ഐപ്പിന്റെയും കുഞ്ഞമ്മയുടെയും പുര്തനായി 1946 ഓഗസ്റ്റ 30-ന്‌ ജനിച്ച കെ. 
ഐ. പോള്‍ എന്ന പൌലോസ്‌ ദ്വിതീയന്‍ ലഭിച്ചു. സഭയെ ശുദ്ധീകരിക്കുക 
യെന്ന ലക്ഷ്യത്തോടെയാണ്‌ പൌലോസ്‌ ദ്വിതീയന്‍ തന്റെ ഭരണച്രക്രം തിരി 
ച്ചത്‌. സഭയില്‍ നൈതികമായ സമാധാനം ഉണ്ടാക്കണമെന്ന സ്വപ്നമായിരുന്നു 
തന്റെ ശുദ്ധീകരണ ല്രരകിയയിലെ മുഖ്യപദ്ധതിയായി അദ്ദേഹം വിഭാവനം 
ചെയ്തത്‌. അതിനുവേണ്ടി ഒറ്റയ്ക്ക്‌ പൊരുതാനും അപ്രിയ സത്യങ്ങള്‍ വ്യക്ത 
മാക്കാനും പൌലോസ്‌ ദ്വിതീയന്‍ ധീരത കാട്ടി. ഭരണകൂടത്തില്‍ നിന്നും നീതി 
ലഭിക്കുന്നില്ലെന്ന്‌ മനസ്സിലാക്കി കോലഞ്ചേരിയില്‍ എട്ടു ദിവസം നിരാഹാര 
സത്യധ്രഹം നടത്താനും കാതോലിക്കാ സ്ഥാനത്തിരുന്നുകൊണ്ട്‌ അദ്ദേഹം 
രംഗത്തുവന്നു. 


കര്‍ഷക കുടുംബത്തില്‍ ജനിച്ച താന്‍ വൈദികവ്ൃത്തിയിലേക്ക്‌ കടന്നു 
വന്നത്‌ “ദൈവത്തിന്റെ പദ്ധതി” പ്രകാരമാണെന്ന്‌ പൌലോസ്‌ ദ്വിതീയന്‍ പറ 
ഞ്ഞിട്ടുണ്ട്‌. കോട്ടയം വൈദിക സെമിനാരിയിലെ വേദശാസ്ത്ര പഠനത്തിന്‌ 
ശേഷം വിദ്യാര്‍ത്ഥികളുടെ ഇടയില്‍ പ്രവര്‍ത്തിച്ചുകൊണ്ടാണ്‌ പൌലോസ്‌ ദ്വിതീ 
യന്‍ സഭാസപര്യ തുടങ്ങിയത്‌. ഇരുപത്തിയാറാം വയസ്സില്‍ സന്യാസപ്പട്ടം 
സ്വീകരിച്ച കെ. ഐ. പോള്‍ കുറെക്കാലം കോട്ടയത്തു വിദ്യാര്‍ത്ഥി പ്രസ്ഥാന 
ത്തിന്റെ ഹോസ്റ്റലില്‍ കുട്ടികളുടെ മെസ്‌ വാര്‍ഡനായിരുന്നു. കുട്ടികള്‍ക്ക്‌ 
ഭക്ഷണം വിളമ്പികൊടുക്കാനും വിദ്യാര്‍ത്ഥിപ്രസ്ഥാനത്തിന്റെ ആസ്ഥാനത്ത്‌ 
വരുന്നവരെ സല്‍ക്കരിക്കാനും ഇഷ്ടപ്പെട്ടിരുന്ന ഡീക്കന്‍ പോളിനെ അന്ന്‌ 
വിദ്യാര്‍ത്ഥിപ്രസ്ഥാനത്തിന്റെ ഒരു വേദിയിലോ അതിന്റെ മുന്‍നിരയിലോ ആരും 
കണ്ടിരുന്നില്ല. അണിയറയില്‍ നിന്ന്‌ പ്രവര്‍ത്തിക്കാനും ആരവങ്ങളില്‍ നിന്ന്‌ 
ഒഴിഞ്ഞു നില്‍ക്കാനും ശ്രദ്ധിച്ചിരുന്ന ഡീക്കന്‍ പോളിന്‌ 1972-ല്‍ ഇരുപത്തി 


൧021 ഥി 2 


റടറ്റലാഠ 


1 ൧. 1.൧. 1.൧ 1൧. 0൨1. 





യേഴാം വയസ്സില്‍ യൂഹാനോന്‍ മാര്‍ സേവേറിയോസ്‌ മ്രെതാപ്പോലീത്തായില്‍ 
നിന്നും വൈദികപട്ടം ലഭിച്ചു. എറണാകുളം പള്ളിയില്‍ സഹവികാരിയായി 
എട്ടു വര്‍ഷം പ്രവര്‍ത്തിച്ച അദ്ദേഹത്തെ 36-ാം വയസ്സില്‍ മ്മെതാനായി തിര 
ഞ്ഞെടുത്തു. സഭയില്‍ മ്മെതാനാകാനുള്ള പ്രായം 40 വയസ്സ്‌ ആയിരിക്കെ, 
ഫാ. പോളിനെ തേടി ദൈവവിളി എത്തുകയായിരുന്നു. “ദൈവം എന്നോടൊ 
പുമുണ്ടെന്ന ആത്മവിശ്വാസമാണ്‌ ആകെയുള്ള കൈമുതല്‍” എന്നായിരുന്നു 
പൌലോസ്‌ മാര്‍ മിലിത്തിയോസ്‌ എന്ന പേരില്‍ 1985-ല്‍ മ്മെതാന്‍പട്ടം സ്വീക 
രിച്ച അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാട. 


മലങ്കരസഭയില്‍ വിപ്ലവകരമായ ഒരു കാല്‍വെയ്പ്‌ നടത്തിക്കൊണ്ടായിരുന്നു 
പൌലോസ്‌ ദ്വിതീയന്‍ കാതോലിക്കാ ബാവാ തന്റെ ഭരണം സമാരംഭിച്ചത്‌. 
പള്ളിപ്പൊതുയോഗത്തില്‍ 21 വയസ്സ്‌ പൂര്‍ത്തിയായ വനിതകള്‍ക്ക്‌ പൂര്‍ണ്ണ പ്രാതി 
നിധ്യം നല്‍കികൊണ്ട്‌ 2011-ല്‍ അദ്ദേഹം സഭയുടെ ഭരണഘടന ഭേദഗതി 
ചെയ്തു. അതോടെ ഇടവകതലത്തില്‍ സ്രെകട്ടറി, കൈക്കാരന്‍, മാനേജിംഗ്‌ 
കമ്മിറ്റി എന്നീ സ്ഥാനങ്ങള്‍ക്കും വനിതകള്‍ അവകാശികളായി. പൌലോസ്‌ 
ദ്വിതീയന്റെ കര്‍മ്മമേഖല സഭയില്‍ സമാധാനം ഉറപ്പാക്കാനുള്ള ഉദ്യമങ്ങളോടെ 
മുമ്പോട്ടു നീങ്ങിയെങ്കിലും സഭയ്ക്ക്‌ അനുകൂലമായി ലഭിച്ച കോടതിവിധികള്‍ 
രാഷ്ര്രീയത്തില്‍ മുങ്ങിയതോടെ സമാധാനശ്രമങ്ങള്‍ മന്ദഗതിയിലായത്‌ അദ്ദേ 
ഹത്തെ വേദനിപ്പിച്ചു. മലങ്കരസഭയുടെ സ്വാത്ര്ത്രയത്തെയും തദ്ദേശീയതയെയും 
നിരസിക്കാനുള്ള സാഹചര്യത്തെ പ്രതിരോധിക്കാനുള്ള പ്രാര്‍ത്ഥനയിലും ഉപ 
വാസത്തിലുമാണ്‌ അദ്ദേഹം പിന്നെ ഏറെ സമയം ചിലവഴിച്ചത്‌. ഞാലിയാ 
കുഴി ദയറായില്‍ ദിവസങ്ങളോളം അദ്ദേഹം മൌന്രവതത്തിലിരുന്നു. അതിന്റെ 
കരുത്തിലാണ്‌ പൌലോസ്‌ ദ്വിതീയന്‍ സഭയെ നയിച്ചത്‌. 


ഇദ്ദേഹത്തിന്റെ കാലത്ത്‌ ലോകത്തിലെ വിവിധ സഭകളുമായി ഈഷ്മള 
മായ ബന്ധം സ്ഥാപിക്കാനുള്ള അവസരമുണ്ടായി. മലങ്കരസഭയുടെ സ്വത്വം 
വിശ്വസഭകളില്‍ എത്തിക്കാനുള്ള പൌലോസ്‌ ദ്വിതീയന്റെ ഉദ്യമങ്ങള്‍ ഇക്കാ 
ലത്ത്‌ സഫലമായി. കോപ്റ്റിക്‌ സഭയിലെ പോപ്പ്‌ ആയ തേവോദ്രോസ്‌ ദ്വിതീ 
യന്റെ സ്ഥാനാരോഹഞണത്തില്‍ പങ്കാളിയാകാന്‍ 2012-ല്‍ ഈജിപ്റ്റിലും എത്യോ 
പ്യന്‍ പാത്രിയര്‍ക്കീസ്‌ ആബൂന മത്ഥ്യാസിന്റെ സ്ഥാനാരോഹണത്തില്‍ പങ്കെ 
ടുക്കാന്‍ 2013-ല്‍ എത്യോപ്യയിലും അദ്ദേഹം എത്തി. 


അര്‍മ്മേനിയന്‍ വംശഹത്യയില്‍ വധിക്കപ്പെട്ടവരെ വിശുദ്ധരായി പ്രഖ്യാപി 
ക്കുന്ന ശുശ്രൂഷയില്‍ പങ്കെടുക്കാന്‍ 2015-ല്‍ അര്‍മ്മേനിയന്‍ ഓര്‍ത്തഡോക്സ്‌ 
സഭയുടെ സുപ്രീംകാതോലിക്കാ കരേക്കി൯ ദ്വിതീയന്‍ ഇദ്ദേഹത്തെ ക്ഷണി 
ക്കുകയുണ്ടായി. ഓറിയന്റല്‍ ഓര്‍ത്തഡോക്സ്‌ സഭകളുടെ തലവന്മാരുമായി 
പൌലോസ്‌ ദ്വിതീയന്‍ അന്ന്‌ നടത്തിയ ചര്‍ച്ചകളില്‍ അന്ത്യോഖ്യാ പാത്തി 
യര്‍ക്കീസും പങ്കെടുത്തിരുന്നു. നിലച്ചുപോയ ഓറിയന്റല്‍ ഓര്‍ത്തഡോക്സ്‌ 
കൂട്ടായ്മയുടെ പുനരുദ്ധാരണത്തിന്‌ അതു തുടക്കം കുറിച്ചു. സിസിലിയാവിലെ 
അര്‍മ്മേനിയന്‍ കാതോലിക്കാ 2015-ല്‍ ലബനനില്‍ നടത്തിയ മൂറോന്‍ കൂദാ 
ശയിലും പൌലോസ്‌ ദ്വിതീയന്‍ പങ്കെടുത്തു. അതേ വര്‍ഷം അന്ത്യോഖ്യന്‍ 
സുറിയാനി കത്തോലിക്കാ പാത്രിയര്‍ക്കീസ്‌ ഇദ്ദേഹത്തെ ലബാനോനില്‍ വച്ച്‌ 
സ്വീകരിച്ചതും 2014-ല്‍ കാന്റർബറി ആര്‍ച്ച ബിഷപ്പ്‌ ഇംഗ്ലണ്ടിലെ ലാംബത്ത്‌ 
കൊട്ടാരത്തില്‍ വച്ച്‌ സ്വീകരിച്ചതും 2017-ല്‍ ജര്‍മ്മനിയിലെ ഇവാന്‍ജലിക്കല്‍ 
സഭകള്‍ മാര്‍ട്ടിന്‍ ലൂഥറിന്റെ മതനവീകരണത്തിന്റെ 500-ഠ0൦ വാര്‍ഷികത്തിന്‌ 
ക്ഷണിച്ചതും മലങ്കരസഭയുടെ അന്തര്‍സഭാബന്ധങ്ങള്‍ക്ക്‌ പുതു ജീവന്‍ 
പ്രദാനം ചെയ്തു. 2013-ല്‍ ഡ്രാന്‍സിസ്‌ മാര്‍പ്പാപ്പായുടെ അതിഥിയായി 
പൌലോസ്‌ ദ്വിതീയന്‍ വത്തിക്കാനില്‍ എത്തി. രണ്ടു ദിവസത്തെ താമസ 
ത്തിനുശേഷം രാവിലെ അഞ്ചര മണിക്ക്‌ മടങ്ങിയപ്പോള്‍ വത്തിക്കാനിലെ 
പ്രോട്ടോക്കോള്‍ ലംഘിച്ചുകൊണ്ട്‌ ഫ്രാന്‍സിസ്‌ മാര്‍പ്പാപ്പാ ഏവരെയും അദ്ഭു 
തപ്പെടുത്തിക്കൊണ്ട്‌ യാത്രയാക്കാന്‍ ഇറങ്ങിവന്നത്‌ പൌലോസ്‌ ദ്വിതീയന്റെ 
പ്രകാശപൂര്‍ണ്ണമായ വ്യക്തിത്വത്തെ സൂചിപ്പിക്കുന്നു. ഇപ്രകാരം ഭാരതത്തിലെ 
ഈ സഭയുടെ കീര്‍ത്തി പൌലോസ്‌ ദ്വിതീയന്‍ ലോകമെങ്ങും വ്യാപിപ്പിച്ചു. 


സൂര്യതേജസ്സ്‌ പോലെ വിളങ്ങിയ ആ മുഖത്ത്‌ കളിയാടിയിരുന്നത്‌ ദൈവി 
കമായ തേജസ്കരണത്തിന്റെ പ്രതിഫലനമായിരുന്നു. ആര്‍ദ്രതയും കനിവും 
ആ വ്ൃക്തിത്വത്തിന്റെ ചോദനകളായിരുന്നു. പൌലോസ്‌ ദ്വിതീയന്റെ, മനുഷ്യ 
സ്നേഹത്തിന്റെ പ്രതീകമാണ്‌ പരുമലയില്‍ അദ്ദേഹം സ്ഥാപിച്ച സെന്റ്‌ 
ഗ്രീഗോറിയോസ്‌ ഇന്റര്‍നാഷണല്‍ ക്യാന്‍സര്‍ സെന്റര്‍. 2016-ല്‍ പ്രവര്‍ത്തനം 
തുടങ്ങിയ കേരളത്തിലെ ഏറ്റവും വലിയ ക്യാന്‍സര്‍ സെന്ററില്‍ വേദനിക്കുന്ന 
എത്രയോ ആളുകള്‍ക്ക്‌ പൌലോസ്‌ ദ്വിതീയന്‍ കാരുണ്യം പകര്‍ന്നു. നിര്‍ദ്ധന 


800 ॥॥0॥॥॥' 1 ॥॥ 


[] ()1) (00% ൭൮ 





൧.1) 4.11 ൪... 





രായ ക്യാന്‍സര്‍ രോഗി 
കള്‍ക്ക്‌ “സ്‌ നേഹ 
സ്പര്‍ശം” എന്നൊരു 
പദ്ധതി അദ്ദേഹം തുട 
ങ്ങി. പൌലോസ്‌ ദ്വിതീ 
യന്‍ എഴുതിയ മരുഭുമി 
യിലെ വിരുന്നുഭോജനം' 
എന്ന പുസ്തകത്തില്‍ 
ക്രിസ്തുവിന്റെ ഉദാത്ത 
ഭാവമായ മനസ്സലിവിനെ 
പറ്റി സൂചിപ്പിച്ചിട്ടുണ്ട്‌. 
മനസ്സലിവുള്ള ഒരു 
ആദ്ധ്യാത്മിക പുരുഷനാ 
യിരുന്നു പൌലോസ്‌ 
ദ്വിതീയന്‍. “വചനം വിട 
രുന്നു”, “വിനയസ്മിതം', 
“നിഷ്കളങ്കതയുടെ 
സൌന്ദര്യം', അനുഭവ 
ങ്ങള്‍ ധ്യാനങ്ങള്‍ ' എന്നി 
ങ്ങനെയുള്ള അദ്ദേഹ 
ത്തിന്റെ മറ്റ്‌ രചനകളു 
ടെയും അടിസ്ഥാനര 





സവും ഈ മനസ്സലിവിന്റെ അനുഭവമാണ്‌ പ്രദാനം ചെയ്യുന്നത്‌. ഒരു ആത്മിക 
നായകനായി നിലകൊള്ളുമ്പോള്‍ മനുഷ്യബന്ധങ്ങളുടെ സമസ്ത മേഖലക 
ളെയും രൂപാന്തരപ്പെടുത്താന്‍ പൌലോസ്‌ ദ്വിതീയന്‍ കാതോലിക്കാ ബാവായ്ക്ക്‌ 
കഴിഞ്ഞതാണ്‌ അദ്ദേഹത്തിന്റെ ജീവിതവിജയം. അത്തരമൊരു മഹാതേജസ്സി 
നെയാണ്‌ നമുക്കിപ്പോള്‍ നഷ്ടമായിരിക്കുന്നത്‌. ളള 


തു 
പം ത്തി” നി 


ന നു; 





പൌലോസ്‌ മാര്‍ മിലിത്തിയോസ്‌ മ്മെതാപ്പോലീത്താ (പ. പൌലോസ്‌ 
രണ്ടാമന്‍ കാതോലിക്കാ ബാവ) 1985-ല്‍ കുന്നംകുളം ഭ്രദാസത്തിന്റെ 
പ്രഥമ മ്മെതാപ്പോലീത്തായായി കുന്നംകുളത്തേക്ക്‌ എഴുന്നള്ളിയ 
പ്പോള്‍. 





%% 


പ. മാര്‍ത്തോമ്മാ ശ്ലീഹായാല്‍ സ്ഥാപിക്കപ്പെട്ട ഒരു സഭ അനേക ദുരിത 
ങ്ങളിലൂടെ വര്‍ത്തമാനകാലത്തും മുന്നോട്ടു പോകുകയാണ്‌. നിലപാടുകള്‍ 
സ്വീകരിക്കുമ്പോള്‍ അത്‌ നിയമത്തിന്‌ വിധേയമായിരിക്കണം. നിയമത്തിന്‌ 
വിധേയമായി നിലപാടുകള്‍ സ്വീകരിക്കുകയും, തുല്യമായ നീതി എല്ലാവര്‍ക്കും 
ലഭിക്കുകയും ചെയ്യണം. അപ്പോള്‍ മാര്രമാണ്‌ ഒരു സമൂഹത്തിന്‌ സമാ 
ധാനത്തോടു കൂടിയും, സന്തോഷത്തോടു കൂടിയും ജീവിക്കുവാനായിട്ട്‌ 
സാധിക്കുകയുള്ളു എന്നുള്ള കാര്യം ഞാന്‍ ഈ സമയത്ത്‌ പ്രത്യേകമായി 
ഓര്‍ക്കുകയാണ്‌. അവിടെ തുല്യനീതി എല്ലാവര്‍ക്കും ലഭിക്കാന്‍ തക്കവണ്ണമുള്ള 
നിലപാടുകളായിരിക്കണം എടുക്കേണ്ടത്‌. നിലപാടുകള്‍ നിയമത്തിനു 
വിരുദ്ധമായി എടുക്കുന്നത്‌ ഒട്ടും ശരിയല്ല, അത്‌ മനുഷ്യന്‍ മുമ്പാകെയും ദൈവ 
മുമ്പാകെയും ശരിയല്ല എന്നുള്ള ഒരു ബോധ്യവും നമുക്കുണ്ടാവണം എന്ന്‌ 
മാര്രം ഓര്‍മ്മിപ്പിക്കുകയാണ്‌. ഈ പ. സഭ ഇനിയും ഒരു സാക്ഷ്യമുള്ള സഭ 
യായി തീരട്ടെ. ഒരു മെഴുകുതിരി കത്തിക്കുന്നതില്‍ പോലും അന്യന്റെ അഥവാ 
സര്‍ക്കാരിന്റെ മുതല്‍ എനിക്ക്‌ വേണ്ട എന്നു പറയുന്ന ഒരു സഭയായി തീരട്ടെ. 
. മൂല്യങ്ങള്‍ ചോരുന്നു; മൂല്യങ്ങള്‍ ചോര്‍ത്തുന്നു. അതുകൊണ്ട്‌ കഷ്ടങ്ങള്‍ 
ഉണ്ടാകുന്നു. മുല്യങ്ങളിലൂടെ ജീവിക്കുമ്പോള്‍ നമുക്ക്‌ ഒരുപക്ഷേ അപമാനമോ 
നഷ്ടമോ ഉണ്ടായേക്കാം. പക്ഷേ ഭയപ്പെടേണ്ടതില്ല. ദൈവം നമ്മോടൊപ്പം 
ഉണ്ടാകും.” 


(നവംബര്‍ 2, 2018, പരുമല പെരുന്നാള്‍) 


“എല്ലാ കോടതിവിധികളും നടപ്പാക്കാനുള്ളതാണ്‌. ചിലത്‌ നടപ്പാക്കുകയും 
മറ്റു ചിലത്‌ നടപ്പാക്കാതിരിക്കുകയുമാണ്‌. അങ്ങനെ ചെയ്യുന്നത്‌ ശരിയല്ല. 
ശബരിമലയുമായി ബന്ധപ്പെട്ട കോടതി വിധിപോലെ തന്നെ നടപ്പാക്കാനുള്ള 
താണ്‌ സഭാ തര്‍ക്കവുമായി ബന്ധപ്പെട്ട കോടതി വിധികളും. എന്നാല്‍, അത്‌ 
നടപ്പാക്കാനുള്ള ബുദ്ധിമുട്ട എന്താണെന്ന്‌ മനസ്സിലാകുന്നില്ല. ഒരു രാഷ്ഷ്്രീയ 
പാര്‍ട്ടിയെയും അമിതമായി വിശ്വസിക്കരുത്‌. രാഷ്ഷ്ദ്രീയ പാര്‍ട്ടികള്‍ നിലനില്‍ 
പിനായി പലതും കാണിക്കുകയാണ്‌. കോടതി വിധിക്കെതിരെ ആചാരങ്ങളുടെ 
പേരിലുള്ള എതിര്‍പ്പ്‌ ഇന്ത്യ പോലുള്ള രാജ്യത്ത്‌ ആപത്തുണ്ടാക്കും. അതേ 
സമയം സാവകാശമെടുത്ത്‌ വിധി നടപ്പാക്കാനുള്ള ശ്രമമാണ്‌ വേണ്ടത്‌. ശബരി 
മല വിഷയവുമായി ബന്ധപ്പെട്ട സമാധാന പ്രശ്നമുണ്ട്‌. സമാധാന ലംഘനം 
ഉണ്ടാക്കുന്നതിന്‌ ചിലര്‍ക്ക്‌ രാഷ്ഷ്ദ്രീയ ലക്ഷ്ൃവുമുണ്ട്‌. നിയമപരമായ 
വിഷയങ്ങള്‍ നിയമപരമായി തന്നെ കൈകാര്യം ചെയ്യണം. 





റഷ്യന്‍ സന്ദര്‍ശനത്തിനിടയില്‍ 


1/0. 04 പഠ. 29 





106 ഠ്വ 0൧-0ല൮൧ പഥ 8൩ 0൧-ള്‍ഠട൦ 


[4 
[4 

ദേവാലയങ്ങളിലെത്തുന്ന വനിതകളുടെ പ്രായപരിധി സംബന്ധിച്ച്‌ ഒരു 
കാലത്ത്‌ സഭയിലും പ്രശ്നമുണ്ടായിരുന്നു. ദേവാലയങ്ങളില്‍ പോകണോ 
പോകേണ്ടയോ എന്ന തീരുമാനം വിശ്വാസികള്‍ക്ക്‌ വിട്ടുകൊടുക്കുകയായി 
രുന്നു അന്ന്‌ സഭ. നല്ല ആശയങ്ങള്‍ പ്രചരിപ്പിക്കാന്‍ ആളുകള്‍ ഇല്ലാതായി 


ക്കൊണ്ടിരിക്കുന്നു. ശരിയും തെറ്റും തിരിച്ചറിയാന്‍ പറ്റാത്ത അവസ്ഥയിലാ 
ണിപ്പോള്‍ മനുഷ്യന്‍. മൂല്യങ്ങള്‍ നഷ്ടുമായിക്കൊണ്ടിരിക്കുന്നു.” 


പം. ലം. ത്തം 


(നവംബര്‍ 28, 2018, കുവൈത്ത്‌) 


“ക്ഷമ ബലഹീനതയായി കാണരുത്‌. നീതി നടപ്പാക്കാന്‍ സര്‍ക്കാരിന്‌ ഉത്തര 
വാദിത്തമുണ്ട്‌. എന്നാല്‍ പറഞ്ഞ വാക്കുപോലും സര്‍ക്കാര്‍ പാലിക്കുന്നില്ല. 
സര്‍ക്കാര്‍ തിരിഞ്ഞുമറിഞ്ഞു കളിക്കുകയാണ്‌. ഉദ്യോഗസ്ഥര്‍ ബലിയാടാവുന്നു. 
കോടതിയുടെ വാക്കിനുപോലും സര്‍ക്കാര്‍ വില കല്‍പ്പിക്കുന്നില്ല. ഒരു 
സര്‍ക്കാരും കോടതിയേക്കാള്‍ വലുതല്ല. വിധി നടപ്പാക്കാത്തതിനു കാരണം 
മറ്റ്‌ ഉദ്ദേശ്യങ്ങളാവാം. യേശുക്രിസ്തുവിന്റെ നയം ചര്‍ച്ചയല്ല.” 

(ഡിസംബര്‍ 21, 2018, നിരണഠ) 


“14 ദേവാലയങ്ങളില്‍ ഇതിനോടകം കോടതിവിധികള്‍ നടപ്പായി കഴിഞ്ഞു. 
എങ്കിലും പിറവം, കോതമംഗലം, കട്ടച്ചിറ എന്നിവിടങ്ങളില്‍ ഇതുവരെയും നട 
പ്പാക്കപ്പെട്ടിട്ടില്ല. സര്‍ക്കാര്‍ ഈ വിഷയങ്ങളില്‍ ആത്മാര്‍ത്ഥതയോടു കൂടിയ 
സമീപനം കൈക്കോള്ളേണ്ടത്‌ ആവശ്യമാണ്‌. കോതമംഗലം പള്ളി സംബ 
ന്ധിച്ച്‌ കോടതിയുടെ നിയമനടപടികള്‍ക്ക്‌ യാതൊരു വിലയും നല്‍കാത്ത 
സ്ഥിതിയിലേയ്ക്കു മാറിയിരിക്കുന്നു. ഈ പള്ളി വികാരിയായി ബഹു. കോടതി 
അംഗീകരിച്ച ബഹു. തോമസ്‌ പോള്‍ റമ്പാച്ചനെ “ആരോഗ്യനില വഷളായ 
തിന്റെ പേരില്‍ പോലീസ്‌ സംരക്ഷണയില്‍ നീക്കം ചെയ്യേണ്ടതാണ്‌' എന്ന്‌ 
ഉത്തരവിറക്കി ത്രന്തപരമായി നീക്കം ചെയ്യുകയാണുണ്ടായത്‌. സര്‍ക്കാരിനെ 
ഞാന്‍ വിശ്വസിച്ചു; എനിക്ക്‌ ചതിവ്‌ പറ്റി. കഴിഞ്ഞ മ്ര്രിസഭയുടെ നിലപാ 
ടില്‍ നിന്നു വ്യത്യസ്തമല്ലാതെ ഇന്നത്തെ സര്‍ക്കാരും നീങ്ങുന്നു. ഈ സമീപ 
നത്തിനു പകരം സ്വതന്ത്രവും നീതിയുക്തവുമായി ക്രമസമാധാനപാലനവും 
നിയമവാഴ്ചയും ഉറപ്പാക്കിക്കൊണ്ട്‌ കോടതിവിധികള്‍ പൂര്‍ണ്ണമായി നടപ്പാക്കു 
ന്നതിനുള്ള ശ്രമമാണ്‌ സംസ്ഥാന സര്‍ക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാവേണ്ടത്‌.” 


(സഭാ മാനേജിംഗ്‌ കമ്മിറ്റി അദ്ധ്യക്ഷ പ്രസംഗം, ഡിസം. 21, 2018) 


” ഓര്‍ത്തഡോക്സ്‌ സഭയ്ക്ക്‌ അനുകൂലമായ സുപ്രീംകോടതി വിധി നടപ്പാ 
ക്കുന്നതില്‍ സര്‍ക്കാരിനു നിഷേധാത്മക നയവും യാക്കോബായ സഭയോടു 
മൃദു സമീപനവുമാണ്‌. ഭരണകൂടത്തിനു പല ലക്ഷ്യങ്ങളുമുണ്ടാകാം. നീതി 


൧021 ഥി 2 


റല 7 








നിര്‍വഹണം മാത്രമാണു സര്‍ക്കാരില്‍ നിന്ന്‌ ആവശ്യപ്പെടുന്നത്‌. വിശ്വാസികളെ 
ഭയപ്പെടുത്തി കോടതിവിധിയെ എതിര്‍ക്കുന്നതു കടുത്തനീതി നിഷേധമാണ്‌. 
ഓര്‍ത്തഡോക്‌സ്‌ സഭ ഇതുവരെ അക്രമത്തിനോ കൊലപാതകത്തിനോ ചപ്രേരി 
പ്പിച്ചിട്ടില്ല. കോടതി വിധികള്‍ സ്വീകാര്യമല്ലെന്നു പറയുകയും പ്രവര്‍ത്തിക്കു 
കയും ചെയ്യുന്നവര്‍ അരാജകത്പത്തിനാണു ശ്രമിക്കുന്നത്‌. സമൂഹത്തില്‍ ലഹ 
യോ കൊലപാതകമോ ഉണ്ടായാല്‍ നേരിടാന്‍ ജനാധിപത്യ സംവിധാനത്തില്‍ 
മാര്‍ഗമുണ്ട്‌. ഞങ്ങള്‍ അതില്‍ വിശ്വസിക്കുന്നു. സഭയിലെ രണ്ടുപേര്‍ക്കു ജീവന്‍ 
നഷ്ടപ്പെട്ടത്‌ ഉള്‍പ്പൈട ദുഃഖകരമായ പല സംഭവങ്ങളും ഉണ്ടായി. 


പതിറ്റാണ്ടുകള്‍ നീണ്ട നിയമപോരാട്ടത്തില്‍ മനംമാറ്റം വരാത്തവരുമായി 
കോടതിവിധി വന്നശേഷം ഐകൃചര്‍ച്ച നടത്തുന്നതില്‍ അര്‍ഥമില്ല.” 


(ഡിസംബര്‍ 27, 2018, ദുബായി) 


” സഭയെ മൊത്തം കാണുമ്പോള്‍ പല പ്രതിസന്ധികളും സഭയ്ക്കകത്തുണ്ട്‌. 
ആ പ്രതിസന്ധികള്‍ പരിഹരിക്കുവാന്‍ തക്കവണ്ണം സഹായകരമായിക്കൊണ്ടി 
രിക്കുന്നത്‌ ഇന്നത്തെ ഇടതുപക്ഷ ഗവണഞ്ടമെന്റാണ്‌. അത്‌ നമ്മള്‍ മറച്ചുവെച്ചിട്ട 
കാര്യമൊന്നുമില്ു. ഇടതുപക്ഷ ഗവണ്മെന്റ്‌ അല്ലായിരുന്നുവെങ്കില്‍ ഒരുപാട്‌ തട 

ഡെ റ ൮ 
സ്സങ്ങള്‍ ഉണ്ടാകുമായിരുന്നു. നമ്മുടെ സ്വന്തപ്പെട്ടവരും സ്വന്തക്കാരും സംസ്ഥാ 
നത്തിന്റെ ഉന്നതസ്ഥാനത്തിരുന്ന പ്പോള്‍ നമുക്ക്‌ ലഭിച്ചത്‌ വട്ടപൂജ്യമാണ്‌. 
എന്നാല്‍ ഇപ്പോള്‍ 14 പള്ളികളില്‍ നിയമം നടപ്പാക്കിക്കൊണ്ട്‌ ഇടതുപക്ഷ 
ഗവണ്മെന്റ്‌ നമ്മെ സഹായിച്ചുവെന്ന്‌ പറയാതിരിക്കുന്നത്‌ നന്ദികേടാണ്‌. ... 


അതുകൊണ്ട്‌ എനിക്ക്‌ പറയാനുള്ളത്‌ (ഞാന്‍ രാഷ്ദ്രീയം പറയുകയല്ല) 
ഇടതുപക്ഷ ഗവണഞ്ഞെന്റ്‌ അല്ലായിരുന്നുവെങ്കില്‍ ഒരു ദേവാലയത്തിലേക്കും 
നമുക്ക്‌ അടിപിടി കൂടാതെ കടക്കാന്‍ ഒക്കുകയില്ല. ഏകദേശം പതിനഞ്ചോളം 
ദേവാലയങ്ങള്‍ ഇപ്പോള്‍ പുതുതായി നമ്മുടെ സ്വന്തത്തിലാണ്‌. തൃക്കുന്നത്ത്‌ 
സെമിനാരിയില്‍ സ്വത്രന്ത്രമായി നമ്മുടെ കാര്യങ്ങള്‍ നടത്താനുള്ള സൌകര്യം 
വന്നുചേര്‍ന്നത്‌ ഗവണ്മെന്റ്‌ മൂലമാണ്‌. കോടതിവിധി ഉണ്ട്‌. പക്ഷേ ഗവണ്ടെ 
ന്റിന്റെ ഒരു പിന്‍ബലം ഉണ്ടെങ്കില്‍ മാത്രമേ നടക്കുകയുള്ളു. ... 


യൂസഫലി പരുമല വരുന്നതിന്‌ 24 മണിക്കൂര്‍ മുമ്പ്വരെയും പരുമല ഹെലി 
കോപ്റ്റര്‍ ഇറങ്ങാന്‍ സേഫല്ല. ഹെലികോപ്റ്റര്‍ അവിടെ ഇറങ്ങാതിരിക്കാന്‍ 
ശ്രമിച്ചത്‌ നമ്മുടെ സ്വന്തത്തില്‍പ്പെട്ടവരാണെന്ന്‌ മനസ്സിലാകുമ്പോള്‍ നിങ്ങള്‍ക്ക്‌ 
വേദനയില്ല, എനിക്ക്‌ വേദനയുണ്ട്‌. ഗവണ്ഞെന്റില്‍ പറഞ്ഞ്‌ ഒടുവില്‍ തടസ്സം 
നീക്കി. 


ഗവണ്മെന്റ്‌ എപ്പോഴും നീതിയുടെ ഭാഗത്ത്‌ നില്‍ക്കുന്നു, എല്ലാ കാര്യ 
ങ്ങളിലും അത്‌ ചെയ്തുതരാമെന്ന്‌ പറയുന്നു, ചെയ്തു തരുന്നു, ചിലത്‌ അല്‍പം 
സാവകാശം ചോദിക്കുന്നു. അങ്ങനെ ഒരു ബന്ധത്തിലാണ്‌ പൊയ്ക്കൊണ്ടിരി 
ക്കുന്നത്‌. അങ്ങനെയുണ്ടെങ്കില്‍ മാത്രമേ നമുക്ക്‌ ഒരു ശാശ്വതമായ സമാധാനം 
ഉണ്ടാക്കാന്‍ സാധിക്കൂ.” 


(കുന്നംകുളത്ത്‌ മ്രന്തി എ. സി. മൊയ്തീന്റെ സാന്നിദ്ധ്യത്തില്‍ ഡിസം. 
30-ന്‌ നടത്തിയ പ്രസംഗഠ) 


“പള്ളി തര്‍ക്കത്തില്‍ കോടതി വിധി തള്ളിക്കളഞ്ഞ്‌ ഒന്നും ചെയ്യാനില്ല. 
വിശ്വാസികള്‍ക്ക്‌ വനിതാ മതിലില്‍ പങ്കെടുക്കാം.” 


പയ്യ ലി 
[7 നം യ 1 


1/0. 04 പഠ. 29 








106 ഠ്വ 0൧-0൮൧ പഥ 8൩ 0൧-ള്‍ഠട൦ 


നന്‍ 
ക്ക്‌. ര 
ം ച്‌ ന 


ന്യ ന ഉ” (നു ത്ത 4 ആള്ത്ള.॥ യം ന 
ഏം. ല്ല റ്‌. ക നി 

നം മം ന്‌, റം 
ചല്‍ ല റമ ഉ ലി ലു എ 
ലം 8 ചത: നം, എ രജ ലി ലം 


2൨൦ ള്‌ 


7 ൬ ലി 


(ജനുവരി 1, 2019. മാതൃഭുമി ന്യൂസിനോട്‌ പറഞ്ഞത്‌. തര്‍ക്കം പരിഹ 
രിക്കാന്‍ മ്ര്ത്രിസഭാ ഉപസമിതി രൂപീകരിച്ച സര്‍ക്കാര്‍ തീരുമാനത്തോടുള്ള 
പ്രതികരണം) 

“സഭയില്‍ ശാശ്വത സമാധാനം പുന:സ്ഥാപിക്കുന്നതിന്‌ സുപ്രീംകോടതി 
വിധിയുടെ അടിസ്ഥാനത്തില്‍ സഭ ഒന്നാകുകയല്ലാതെ മറ്റു മാര്‍ഗങ്ങളില്ല. 
യാക്കോബായ സഭ ഇതു തിരിച്ചറിഞ്ഞ്‌ നടപടികള്‍ സ്വീകരിക്കണം. തൃശൂര്‍ 
ചാലിശ്ശേരി പള്ളി സംബന്ധിച്ചുണ്ടായ സുപ്രീം കോടതി വിധി ഈ ലക്ഷ്യത്തി 
ലേക്ക്‌ സഭയെ നയിക്കണം. സമാന്തര ഭരണ സംവിധാനങ്ങള്‍ നിലനിര്‍ 
ത്താനും നിയമനടപടികള്‍ ആവുന്നത്ര താമസിപ്പിക്കാനുമായി ഏതു ത്രനത്രവും 
സ്വീകരിക്കുന്ന സമീപനം ജനാധിപതൃത്തിന്റെ അന്തഃസത്തയെത്തന്നെ 
ചോദ്യം ചെയ്യുന്നതാണ്‌. തീര്‍പ്പാക്കപ്പെട്ട വാദമുഖങ്ങള്‍ വീണ്ടും ഉന്നയിച്ച്‌ 
പുകമറ സൃഷ്ടിക്കുകയല്ല, കോടതിവിധി പൂര്‍ണമായി പാലിക്കുകയാണ്‌ 
ആവശ്യം. കോതമംഗലം പള്ളിക്കേസില്‍ യാക്കോബായ സഭ സ്വീകരിച്ച നില 
പാടുകള്‍ പിഴ ശിക്ഷ വിളിച്ചു വരുത്താനിടയാക്കി. തൃശൂര്‍ ഭ്രദാസനത്തിലെ 
മാന്ദാമംഗലം പള്ളിയിലുണ്ടായ സംഭവങ്ങള്‍ ദൌര്‍ഭാഗ്ൃയകരമാണ്‌. കോടതി 
വിധിയുടെ പിന്‍ബലത്തോടെ പള്ളിയില്‍ പ്രവേശിക്കാനെത്തിയ യൂഹാനോന്‍ 
മാര്‍ മിലിത്തിയോസും വിശ്വാസികളും പുറത്തിരിക്കേണ്ടി വന്നു, മാ്രതമല്ല 
ആക്രമിക്കപ്പെടുകയും ചെയ്തു. പൊലീസ്‌ സംവിധാനം നിഷ്രകിയമായി നില 
കൊണ്ടതു മൂലമാണ്‌ പ്രശ്നങ്ങള്‍ അതീവ രൂക്ഷമായത്‌. ഇതില്‍ സഭയുടെ 
ശക്തമായ പ്രതിഷേധമറിയിക്കുന്നു. 


(ഓദ്യോഗിക വക്താവ്‌ ലറ്റര്‍ഹെഡ്സില്‍ ഇറക്കിയ പ്രതപ്രസ്താവന, 
ജനുവരി 25, 2019) 


“മലങ്കരസഭയുടെ സ്വാതന്ത്ര്യം ഒരിക്കലും അടിയറ വയ്ക്കാനുള്ളതല്ല. 
സാധ്യമായ എല്ലാ അനുരഞ്ജനത്തിനും സഭ ശ്രമിക്കുന്നുണ്ട്‌. പരമോന്നത 
നീതിപീഠത്തിന്റെ വിധി മാനിക്കാത്തവരുമായി ഇനി അനുരഞ്ജനത്തിന്റെയോ 

22 
ചര്‍ച്ചയുടെയോ ആവശ്യമില്ല. 


(വടശേരിക്കര പള്ളി നവതി സമ്മേളനം, ജനുവരി 27, 2019) 





൧021 പഥി 2 


ലദടറ്റട 39 





. ൧ 1.൧. 1൧. 0൨1൨ 


1108 0010001000 10001 


21൮൧ ൮: 






; ൽ 
ടം 


[& 1൧. 1) ചര 1.൫. 1 


_ 


സഭയെ ദ്ര്രാഹിച്ചവരെയെല്ലാം ദൈവം തകര്‍ത്തു 


പ്‌. ബസേലിയോസ്‌ മാര്‍ത്തോമ്മാ പനലോസ്‌ രണ്ടാമന്‍ ബാവാ 


മലങ്കര ഓര്‍ത്തഡോക്സ്‌ സുറിയാനി സഭ ദൈവത്തിന്റേതാകയാല്‍ 
അതിനെ ദ്രോഹിച്ചവരെയെല്ലാം ദൈവം നശിപ്പിച്ചു എന്നും ഈ സഭയെ 
ആര്‍ക്കും നിര്‍മ്മൂലമാക്കാന്‍ സാധ്യമല്ലെന്നും ഇന്ത്യന്‍ ഓര്‍ത്തഡോക്സ്‌ സഭ 
യുടെ പരമാധ്യക്ഷനും മലങ്കര മ്രെതാപ്പോലീത്തായുമായ മാര്‍ ബസ്സേലിയോസ്‌ 
മാര്‍ത്തോമ്മാ പൌലൂസ്‌ രണ്ടാമന്‍ കാതോലിക്കാ ബാവാ പ്രസ്താവിച്ചു. കേര 
ളത്തിലെ സംസ്‌കാര സമ്പന്നരായ ഹൈന്ദവരും മഹാന്മാരായ രാജാക്കന്മാരും 
സഭയെ ആദരിക്കുകയും സഭാംഗങ്ങള്‍ക്ക്‌ എല്ലാവിധ പ്രോത്സാഹനങ്ങളും 
നല്‍കുകയും ചെയ്തു. കൂടാതെ മഹാരാജാക്കന്മാര്‍ ജനങ്ങള്‍ക്കു ഉന്നത പദ 
വികളും ചെപ്പേടുകളും മറ്റും നല്‍കി സഭയെ വളര്‍ത്തുകയാണുണ്ടായതെന്നും 
ബാവാ നന്ദിപൂര്‍വ്വം അനുസ്മരിച്ചു. 


2019 മെയ്‌ ഒടുവില്‍ യുവജനരപ്രസ്ഥാനത്തിന്റെ തൃശ്ശൂര്‍ പടിഞ്ഞാറേകോട്ട 
സെന്റ്‌ ഇഗ്നേഷ്യസ്‌ പള്ളിയില്‍ ചേര്‍ന്ന വടക്കന്‍ മേഖല സമ്മേളനം ഉദ്ഘാ 
ടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു ബാവാ. യോഗത്തില്‍ പ്രസ്ഥാനം 
പ്രസിഡന്റ്‌ ഡോ. യൂഹാനോന്‍ മാര്‍ ക്രിസോസ്റ്റമോസ്‌ മ്രെതാപ്പോലീത്താ 
അധ്യക്ഷത വഹിച്ചു. വൈദിക സെമിനാരി പ്രിന്‍സിപ്പല്‍ ഫാ. ഡോ. ജോണ്‍സ്‌ 
ഏ്രഹാം കോനാട്ട്‌, അസോസിയേഷന്‍ സ്വെക്രട്ടറി ബിജു ഉമ്മന്‍, കൊച്ചി 
ഭദ്രാസന സ്വെരകട്ടറി ഫാ. സി. എം. രാജു, സെന്റ്‌ ഇഗ്നേഷ്യസ്‌ ഓര്‍ത്ത 
ഡോക്സ്‌ കത്തീഡ്രല്‍ വികാരി ഫാ. ഡാനിയല്‍ തോമസ്‌, തോമസ്‌ പോള്‍ 
മ്പാന്‍, എല്‍ജോ സി. ചുമ്മാര്‍, ഫാ. വര്‍ഗീസ്‌ ടി. വര്‍ഗീസ്‌, ജോജി പി. തോമസ്‌ 
എന്നിവര്‍ പ്രസംഗിച്ചു. 


കാതോലിക്കാ ബാവായുടെ അതിശ്രദ്ധേയമായ പ്രസംഗത്തിന്റെ പൂര്‍ണ്ണ 
രൂപം ചുവടെ ചേര്‍ക്കുന്നു: 


ഇന്നേ ദിവസം ഇവിടെ ഈ സമ്മേളനം നടത്തുന്നതില്‍ വ്യക്തിപരമായി 
ഒരുപാട്‌ ആഹ്ലാദ നിറവിലാണ്‌ ഞാന്‍ നില്‍ക്കുന്നത്‌. ഒന്നാമതായി എനിക്ക്‌ 
പറയാനുള്ളത്‌ ഈ ദേവാലയത്തില്‍ ഏകദേശം രണ്ട്‌ വര്‍ഷം താമസിച്ചാണ്‌ 
ഞാന്‍ എന്റെ ഡിഗ്രി പഠനം പൂര്‍ത്തീകരിച്ചത്‌. തൃശൂര്‍ സെന്റ്‌ തോമസ്‌ കോള 
ജില്‍ ഒരു വിദ്യാര്‍ത്ഥിയായി ചേര്‍ന്നപ്പോഴാണ്‌ ഈ പള്ളിയില്‍ വന്ന്‌ താമസി 
ച്ചത്‌. ഇവിടെയും ചെമ്പുക്കാവിലും രണ്ടിടത്തും കൂടി താമസിച്ചിട്ടാണ്‌ വിദ്യാ 
ഭ്യാസം പൂര്‍ത്തിയാക്കിയത്‌. വ്യക്തിപരമായി പറയുമ്പോള്‍ സ്വന്തം വീട്ടിലേക്ക്‌ 
വന്ന പ്രതീതിയാണ്‌ ഇപ്പോള്‍. 


രണ്ടാമത്തെ കാര്യം വട്ടശേരില്‍ തിരുമേനിയുടെ വലംകൈയും ഇടം 
കൈയുമായി അത്മായ പ്രമുഖര്‍ ഉണ്ടായിരുന്നു. അതിന്‌ വടക്കന്‍ മേഖലയിലെ 
അത്മായ പ്രമുഖന്‍ എന്ന്‌ പറയുന്നത്‌ മഴുവഞ്ചേരിപറമ്പത്ത്‌ എം. എ. 
ചാക്കോയാണ്‌. അദ്ദേഹത്തെ അന്നത്തെ കൊച്ചി രാജാവിന്റെ അഭ്യന്തര മ്ര്രാ 
ലയത്തിന്റെ അധിപതി എന്ന്‌ വേണമെങ്കില്‍ വിശേഷിപ്പിക്കാം. അദ്ദേഹമായി 
രുന്നു തൃശൂര്‍ ടണ്‍ ഹാള്‍ പണിയിച്ചത്‌. എം. എ. ചാക്കോ രാജാവിന്റെ കണ്ണി 
ലുണ്ണിയായിരുന്നു. ഈ ദേവാലയത്തിന്റെ പുരയിടം മുഴുവനും അദ്ദേഹത്തിന്റെ 
വകയായിരുന്നു. ഒരു മകളെ ഈ ഇടവകയിലേക്ക്‌ വിവാഹം ചെയ്ത്‌ അയ 
ച്ചു. ആ വനിത കടവില്‍ കുടുംബത്തിലെ സാത്വികനും ദൈവ ഭക്തനുമായ 
പൌലൂസ്‌ ജഡ്ജിയുടെ സഹധര്‍മ്മിണിയാണ്‌. പൌലൂസ്‌ ജഡ്ജി ആയിരുന്നു 
ഞങ്ങളുടെ വാര്‍ഡനായിരുന്നത്‌. അപ്പോള്‍ പല കാരണങ്ങളാലും ഈ സ്ഥലം 
എന്നെ സംബന്ധിച്ചിടത്തോളം വൈകാരികമായും അതേസമയം സഭയെ 
സംബന്ധിച്ച്‌ വളരെ പ്രാധാന്യവും ഉള്ള ക്രേന്രം കൂടിയാണ്‌ എന്നത്‌ നിങ്ങള്‍ 
ഓര്‍ക്കണം. സാന്ത്വനത്തില്‍ നിന്ന്‌ എന്റെ കുറെ കുട്ടികള്‍ വന്നിട്ടുണ്ട്‌. അതില്‍ 
ഏറ്റവും പെട്ടെന്ന്‌ എന്നെ ആകര്‍ഷിക്കുന്ന ഒരാളുണ്ട്‌. പ്രിയപ്പെട്ട ജൂണോ. 
അതുപോലെ തന്നെ അവരുടെ പാട്ടും കലയും മിമിക്രിയുമൊക്കെ അസാധാ 
രണമായ കഴിവുകളോടെ അവര്‍ അവതതരിപ്പിക്കാറുണ്ട്‌. അവരോടൊപ്പം എല്ലാ 
വര്‍ഷവും ഒരു ദിവസം ഞാന്‍ ചെലവഴിക്കും. അതില്‍ ജൂണോയെ ഞാനൊന്നു 
നോക്കി. അപ്പോഴാണ്‌ അവര്‍ ഇവിടെ ഇരിക്കുന്നത്‌ കണ്ടത്‌. വളരെ സന്തോഷം. 
എന്റെ സ്വന്തം കുട്ടികളെപ്പോലെ ഞാന്‍ സ്നേഹിക്കുകയും ചെയ്യുന്നു. അവരെ 


1/0. 04 പഠ. 29 


106 ഠ്വ 0൧-0൨ പഥ 85൩ 0൧-ള്‍ഠ5ട൦ 





വളര്‍ത്തുന്നവരും ഇവിടെ എത്തിയിട്ടുണ്ട്‌. അതും വളരെ സന്തോഷമായി 
തോന്നുന്നു. 


എനിക്ക്‌ നിങ്ങളോട പറയാനുള്ളത്‌. മലങ്കര ഓര്‍ത്തഡോക്സ്‌ സുറിയാനി 
സഭ ദൈവത്താല്‍ അനുഗ്രഹിക്കപ്പെട്ട സഭയാണ്‌. ഈ സഭയെ തട്ടിത്തകര്‍ക്കു 
വാന്‍ ആര്‍ ശ്രമിച്ചാലും സ്വയം തകരുകയാണ്‌. അത്‌ വ്യക്തിയാകട്ടെ, (പ്രസ്ഥാ 
നമാകട്ടെ, ഒരു രാഷ്ര്രീയ പാര്‍ട്ടിയാകട്ടെ. മലങ്കര ഓര്‍ത്തഡോക്സ്‌ സുറി 
യാനി സഭ ദൈവത്തിന്റെ സ്ഥാപനമാണ്‌. ആ സ്ഥാപനത്തോട്‌ ആരെങ്കിലും 
ഏതെങ്കിലുംവിധത്തില്‍ പോരാടി വിജയിക്കുവാന്‍ ഉദ്ദേശിക്കുന്നുണ്ടെങ്കില്‍, പോ 
രാട്ടം ദൈവത്തോടാണ്‌. ആ പോരാട്ടം ഒരിക്കലും വിജയിക്കാന്‍ പോകുന്നില്ല 
എന്നത്‌ വസ്തുതയാണ്‌. അതുകൊണ്ട്‌ നമ്മളാരും പതറേണ്ട കാര്യമില്ല. പക്ഷേ 
നിലപാടുകള്‍ ഉണ്ടാവണം. 


നമ്മുടെ സഭയുടെ ആരംഭം ഓര്‍ക്കുക. പ. മാര്‍ത്തോമ്മാ ശ്ലീഹാ മുഖാന്ത 
രമാണ്‌ ക്രൈസ്തവ സഭ ഭാരതത്തില്‍ ആരംഭിക്കുന്നത്‌. ഇസ്രായേലില്‍ നഷ്ട 
പെട്ടുപോയ ആടുകളെ നിങ്ങള്‍ അന്വേഷിക്കണമെന്ന്‌ കര്‍ത്താവ്‌ തന്റെ അപ്പോ 
സ്തോലന്മാരെ വളരെ നേരത്തെ ഓര്‍പ്പിച്ചിട്ടുണ്ട്‌. കേരളത്തിലും മ്ര്രാസിലും 
കല്‍ക്കട്ടായിലും ബോംബെയിലും വളരെ യഹുദന്മാരുണ്ടായിരുന്നു. ചിതറി 
പ്പോയ ആട്ടിന്‍കൂട്ടമാണ്‌ അത്‌. അവരെ അന്വേഷിച്ച്‌ കണ്ടുപിടിക്കുക എന്ന 
ക്രിസ്തുവിന്റെ ദൌത്യം അപ്പോസ്തലന്മാര്‍ സ്വീകരിക്കുകയായിരുന്നു. ഇവിടെ 
എറണാകുളത്ത്‌ ജ്യു സ്ട്രീറ്റ്‌ എന്ന തെരുവുണ്ട്‌. ഫോര്‍ട്ട കൊച്ചിയില്‍ സുന 
ഗോഗ്‌ ഉണ്ട്‌. മശ്രാസില്‍ ഒരു കബറിടം ഉണ്ട. തിരുവിതാംകോട ചെല്ലുമ്പോള്‍, 
രണ്ടായിരം വര്‍ഷം പഴക്കമുള്ള ദൈവാലയം ഉണ്ട്‌. അങ്ങനെയെക്കെ പാരമ്പ 
ര്യമുള്ള നാഷണല്‍ ചര്‍ച്ചാണ്‌ (ദേശീയസഭ) നമ്മുടേത്‌. ഇന്ന്‌ പെയ്ത മഴ 
യില്‍ മുളച്ചു പൊങ്ങിയ ഒരു മലങ്കരസഭയല്ല നമ്മള്‍ എന്നത്‌ ഓര്‍ക്കുക. നമുക്ക്‌ 
ധാരാളം പ്രതിസന്ധികള്‍ ഉണ്ടായിട്ടുണ്ട്‌. പക്ഷേ ഈ പ്രതിസന്ധികള്‍ ഉണ്ടാ 


൧021 ഥി 2 


റദൂറ്റലാഠ 


1188 ॥0॥ 


7, ൧. ൮] 


[] 0) 


റ്‌ 


൧ ഥ്ധ്‌ട 1൦ 7, 





യിട്ടുള്ളത്‌ നമ്മില്‍ നിന്നല്ല; വിദേശ രാജ്യങ്ങളില്‍ നിന്നാണ്‌. എല്ലാ കാലത്തും 
അത്‌ ഉണ്ടായിട്ടുണ്ട്‌. പോര്‍ച്ചുഗീസ്‌ ഭരണകാലത്തും പിന്നീട്‌ ആംഗ്ലിക്കന്‍ ഭര 
ണകാലത്തും തുടര്‍ന്ന്‌ ബ്രിട്ടീഷ്‌ ഭരണകാലത്തുമൊക്കെ ഉണ്ടായിട്ടുണ്ട്‌. വിദേ 
ശരാജ്യങ്ങള്‍ നമ്മെ തകര്‍ക്കുവാനുള്ള പ്രവണത, സാമൂഹിക-മത-രാഷ്ട്രീ 
യമായി ഉണ്ടായിട്ടുണ്ട്‌. വ്യാപാരത്തിന്‌ വേണ്ടി ഈ രാജ്യത്തിലേക്ക്‌ വന്ന 
പോര്‍ച്ചുഗീസുകാരനായ വാസ്‌കോഡ ഗാമ വ്യാപാരം ചെയ്ത്‌ പതിയെ 
പതിയെ രാജ്യത്തിന്റെ ഭരണവും കൈക്കലാക്കുകയാണ്‌. അത്‌ 
എന്തുകൊണ്ടാണ്‌ എന്ന്‌ ചോദിച്ചാല്‍, നമ്മുടെ പൂര്‍വികര്‍ നിഷ്കളങ്കരും 
ആത്മാര്‍ത്ഥയുള്ളവരും, ഏത്‌ കാര്യവും പറഞ്ഞാലും വിശ്വസിക്കത്തക്കവിധ 
മുള്ള വിശാലഹൃദയരുമായ തലമുറയായിരുന്നു. എപ്പോഴും നമ്മെ സഹായിച്ചു 
വന്നത്‌ ഹൈന്ദവ രാജാക്കന്മാരാണ്‌. വിദേശ രാജ്യങ്ങള്‍ അല്ല. 


കുന്നംകുളത്ത്‌ അമ്പലപള്ളി എന്നൊരു ദേവാലയമുണ്ട്‌. അന്നത്തെ കൊച്ചി 
മഹാരാജാവ്‌ കുന്നംകുളത്തേക്ക്‌ എഴുന്നള്ളിയപ്പോള്‍ അദ്ദേഹത്തിന്റെ വാത്സല്യ 
പ്രജകള്‍ പറഞ്ഞു, ആരാധിക്കാന്‍ ഒരിടം ലഭിച്ചിരുന്നുവെങ്കില്‍ നന്നായിരുന്നു 
എന്ന്‌. അവിടെ പൂജയില്ലാത്ത ഒരു ക്ഷേത്രം ഉണ്ടായിരുന്നു. അത്‌ ആരാധന 
നടത്തുവാന്‍ കൊടുക്കുകയാണ്‌ ചെയ്തത്‌. ആ ഹൈന്ദവ രാജാക്കന്മാര്‍ 
വിശാല ഹൃദയം ഉള്ളവരായിരുന്നു. ആരാണ്‌ നമുക്ക്‌ ചെപ്പേട്‌ തന്നത്‌? 
ക്രിസ്ത്യാനികള്‍ക്ക്‌ പ്രത്യേക പദവികള്‍ തന്നത്‌? വിദേശത്തെ ആരും നമുക്ക്‌ 
ചെപ്പേട തന്നിട്ടില്ല. ഇവയൊക്കെ സത്യത്തിന്റെ മുശ്രകളാണ്‌. ഈ മുഗ്രകള്‍ 
തച്ചുടയ്ക്കാന്‍ ആര്‍ക്കും സാധ്യമല്ല. ഇവിടെ യഹൂദ പാരമ്പര്യവും ഉണ്ടായിരു 
ന്നു എന്നത്‌ ആരും നുണ പറഞ്ഞ്‌ സൃഷ്ടിക്കേണ്ടതല്ല. അതിന്റെ അടയാള 
ങ്ങളും മുശ്രകളും ഇന്നും ഉണ്ട്‌. നമുക്ക്‌ പദവികള്‍ തന്നത്‌ ഹൈന്ദവ രാജാക്ക 
ന്മാരാണ്‌. അവര്‍ പറയുന്നത്‌, ക്രൈസ്തവരെ നമുക്ക്‌ വിശ്വസിക്കാം. അവര്‍ 
ഒരിക്കലും ചതി ചെയ്കില്ല എന്നുള്ള സര്‍ട്ടിഫിക്കറ്റ്‌ ചരിത്രം വായിക്കുമ്പോള്‍ 
മനസിലാക്കാവുന്നതാണ്‌. പുത്തേഴത്ത്‌ രാമമേനോന്‍ കൊച്ചി രാജ്യത്തിന്റെ 
ചരിത്രമെഴുതിയപ്പോള്‍, പല പരാമര്‍ശങ്ങളും നല്‍കിയിട്ടുണ്ട്‌. 


വെറുതെ ഓലപ്പാമ്പ്‌ കാണിച്ച്‌ നമ്മെ കുറ്റവാളികളാക്കി ആരെങ്കിലും ചിത്രീ 
കരിക്കുന്നുവെങ്കില്‍, സ്വയം കുറ്റവാളികളായതുകൊണ്ട്‌ അവര്‍ അത്‌ മറ്റ്‌ ഒരാ 
ളില്‍ ചാര്‍ത്തി രക്ഷപ്പെടാന്‍ ശ്രമിക്കുന്നു എന്നേ ഉള്ളു. നമ്മുടെ ആളുകള്‍ 
സത്യസന്ധരാണ്‌. ഈ സതൃസന്ധത അല്‍പം കൂടി പോയത്‌ കൊണ്ട്‌ മാത്ര 
മാണ്‌ കുത്രന്ത്രങ്ങളും കൌശലങ്ങളും മനസിലാക്കാനുള്ള തീക്ഷ്ണത നമ്മുടെ 
പിതാക്കന്മാര്‍ക്കില്ലായിരുന്നു. ആ തീക്ഷണത എടുത്തത്‌ വട്ടശ്ശേരില്‍ തിരുമേ 
നിയുടെയും പുലിക്കോട്ടില്‍ തിരുമേനിയുടെയുമൊക്കെ കാലത്താണ്‌. പക്ഷേ 
അതിന്റെ വാലായ്മ ഇപ്പോഴും കിടക്കുകയാണ്‌. അത്‌ അവിടെ കിടക്കട്ടെ. 
എന്നാലും നമ്മള്‍ പതറേണ്ടതില്ല. കാരണം നീതിന്യായ കോടതികളാണ്‌ ഒരു 
ജനാധിപത്യ രാജ്യത്തിന്റെ അവസാനത്തെ വാക്ക്‌. നീതിന്യായ കോടതികളെ 
വെല്ലുവിളിക്കുന്നത്‌ രാജ്യദ്രോഹമാണ്‌. അതാരായിരുന്നാലും കൊള്ളാം. അത്‌ 
ഏതെങ്കിലും സ്വാധീനം ഉപയോഗിച്ച്‌ നീതി ന്യായ കോടതികളെ വെല്ലുവിളി 
ക്കുന്നത്‌ നാശത്തിനാണ്‌. അത്‌ ഒരാളുടെ നാശത്തിനല്ല സര്‍വൃരുടേയും നാശ 
ത്തിന്‌ ആയിരിക്കും. അതുകൊണ്ട്‌ അങ്ങനെയുള്ള തിരിച്ചറിവുകള്‍ ഉണ്ടാവണം. 
അല്ലാതെ വേറൊരു രാജ്യത്ത്‌ ചെന്ന്‌ അവരുടെ ഭരണത്തേയോ നിയമസംഹി 
തകളേയോ വിമര്‍ശിക്കുന്നവര്‍ ആരെങ്കിലുമുണ്ടോ? ഏതെങ്കിലും രാജ്യത്ത്‌ ന 
ടക്കുമോ അത്‌? ഇത്‌ ജനാധിപത്യ രാജ്യമായതുകൊണ്ടാണ്‌ ഇവിടുത്തെ സംവി 
ധാനത്തെ, നിയമസംഹിതയെ വിമര്‍ശിച്ച്‌ പ്രസംഗിപ്പാന്‍ തക്കവണ്ണം ധൈര്യ 
പ്പെടുന്നത്‌. ഇത്‌ ഗള്‍ഫിലോ മറ്റ്‌ ഏതെങ്കിലും രാജ്യത്തോ ആണെന്നുണ്ടെങ്കില്‍ 
ആ പ്രസംഗിച്ചു ആള്‍ പിന്നെ വെളിച്ചം കാണുകയില്ല. എവിടെപ്പോയെന്നോ 
മറ്റോ അന്വേഷിച്ച്‌ കണ്ടെത്താന്‍പോലും കഴിയുകയില്ല. അതുകൊണ്ട്‌ എനിക്ക്‌ 
പറയാനുള്ളത്‌, ധൈര്യമായി ദൈവത്തില്‍ ആശ്രയിച്ചു മുന്‍പോട്ടു പോകാം. 


ഈ സഭയെ തകര്‍ത്ത്‌ തരിപ്പണമാക്കുവാന്‍ ആര്‍ക്കും സാധ്യമല്ല. കാരണം 
ഈ സഭ, ദൈവത്തിന്റെ സ്ഥാപനമാണ്‌. ഇത്‌ സ്ഥാപിച്ചത്‌ ഒരു അപ്പോസ്തോ 
ലനാണ്‌. അല്ലാതെ വേറെ ആരെങ്കിലും വന്ന്‌ ഒരു വിത്ത്‌ കുഴിച്ചിട്ട ഉണ്ടായത 
ല്ല ഈ മലങ്കരസഭ. ആ പ്രാഡ്മിയും ആഭിജാത്യവും നമുക്ക്‌ ഉണ്ടാകണം. ഒരു 
ക്രൈസ്തവ സാക്ഷ്യം നമുക്കുണ്ടാവണം. നാം ഒന്നിലും പതറഴേണ്ടതില്ല. 
പക്ഷേ 430 വര്‍ഷക്കാലം അടിമകളായി ജീവിച്ചിരുന്ന, യിര്സ്ായേല്യരെ യഹോവ 
നേരിട്ട ഇടപെട്ട അവിടെ നിന്ന്‌ അവരെ സ്വാതന്ത്രയത്തിലേക്ക്‌ നയിച്ചപ്പോള്‍ 
ആദ്യം മോശയെ എതിര്‍ക്കുന്നത്‌ യിസ്രായേല്യര്‍ തന്നെയാണ്‌. ചെങ്കടലിന്റെ 
മുന്‍പില്‍ വന്നപ്പോള്‍ മോശയോട്‌ വളരെ രോഷാകുലരായിട്ടാണ്‌ ആ ആളു 
കള്‍ പ്രതികരിച്ചത്‌. അതുകൊണ്ട്‌ ഇതൊക്കെ താല്‍ക്കാലികമാണ്‌. സ്ഥായി 


॥॥1॥ ॥॥ 


॥ 


(ര 1. 


[]॥॥ 


നിയം ന റയ യ്യു 7 റ്‌ ി റീ ന്‌ ല്‍ ു [ 
ര) ൭.11. ഥ്പ്പു (പധ 











അ 


ി [, ക 
യായി ഈ സഭ നിലനില്‍ക്കും. ലോകാന്ത്യത്തോളം നിലനില്‍ക്കും. ഈ 
സഭയെ ഏതെങ്കിലും വ്യക്തിയോ, ഏതെങ്കിലും സംഘടനയോ, ഏതെങ്കിലും 
ഗവണ്‍മെന്റോ ആക്രമിക്കുന്നുണ്ടെങ്കില്‍ അത്‌ അവരുടെ നാശത്തിനാണ്‌. 
അല്ലാതെ വേറെ ഒന്നിനും ആയിരിക്കുകയില്ല. ഇത്‌ നാം കണ്ടുകൊണ്ടിരിക്കുന്ന 
സത്യമാണ്‌. മലങ്കരസഭയെ ആരെങ്കിലും ബോധപൂര്‍വ്വം തകര്‍ക്കാനോ ആക്ര 
മിക്കാനോ ഏതെങ്കിലും വഴിയില്‍ ശ്രമിച്ചിട്ടുണ്ടെങ്കില്‍ അത്‌ അവരുടെ തന്നെ 
നാശത്തിനാണ്‌. അതുകൊണ്ട്‌ എനിക്ക്‌ പറയാനുള്ളത്‌, ഒരു നീതിപീഠത്തിന്റെ 
ന്യായം, ഈ നീതിപീഠത്തെ സമീപിക്കുന്നവര്‍ ഇതില്‍ വിശ്വസിക്കില്ല എന്നു 
പറയുന്നവരാണ്‌. അവര്‍ സത്യസന്ധരായി വെറുതെ ഇരിക്കുകയുമല്ല. ഇതെല്ലാം 
നമ്മുടെ സാധാരണക്കാരെ തെറ്റിദ്ധരിപ്പിച്ച്‌ ധനം ആര്‍ജ്ജിച്ച്‌, നമ്മുടെ ധനം 
ദുര്‍വിനിയോഗം ചെയ്യുവാന്‍ ഉള്ള ചില വ്യക്തികളുടെ സ്വാധീനമാണെന്നത്‌ 
പറയാതിരിക്കാന്‍ സാധ്യമല്ല. ഞാന്‍ വാക്കുകള്‍ ദീര്‍ഘിപ്പിക്കുന്നില്ല. നിങ്ങളെ 
ഏവരേയും കണ്ടതിലുള്ള സന്തോഷം നിസ്സീമമാണ്‌. 


അഭിവന്ദ്യ ക്രിസോസ്റ്റമോസ്‌ തിരുമേനി ഇതിന്റെ ചുക്കാന്‍ പിടിക്കാന്‍ തുട 
ങ്ങിയപ്പോള്‍ ഇതൊരു ചൈതന്യമുള്ള പ്രസ്ഥാനമായിട്ട ഞാന്‍ കാണുന്നു. യുവ 
ജനപ്രസ്ഥാനത്തിന്റെ പ്രസിഡന്റായി ഞാനും നാല്‍ കൊല്ലം ഇരുന്നിട്ടുണ്ട്‌. 
പക്ഷേ അന്നൊന്നും സാധിക്കാത്തതാണ്‌ ഇപ്പോളത്തെ യുവതലമുറ ചെയ്യു 
ന്നത്‌. തീര്‍ച്ചയായും ആ കാര്യത്തില്‍ ഞാന്‍ യുവജനപ്രസ്ഥാനത്തിന്റെ പ്രധാന 
അമരക്കാരനായിരിക്കുന്ന ക്രിസോസ്റ്റമോസ്‌ തിരുമേനിയേയും അതുപോലെ 
തന്നെ ജനറല്‍ സ്വെക്രട്ടറി വര്‍ഗീസ്‌ വര്‍ഗീസ്‌ അച്ചനേയും വൈസ്‌ പ്രസി 
ഡന്റിനെയും അനുമോദിക്കുന്നു. വിളക്കുമരം പോലെ ശോഭിക്കുന്ന കഷടപ്പാ 
ടുകളിലൂടെ പോകുന്ന വൈദികരുണ്ട്‌. അതിലൊരാളായ തോമസ്‌ പോള്‍ റമ്പാ 
ച്ചന്‍, എന്തു മാത്രം പീഡനങ്ങളും പരിഹാസങ്ങളുമാണ്‌ അനുഭവിക്കുന്നത്‌. 
എന്ത്‌ തെറ്റാണ്‌ അദ്ദേഹം ചെയ്തതെന്ന്‌ ആര്‍ക്കും പറയാനില്ല. ചേലക്കര പള്ളി 
വികാരിയായ കെ. പി. ഐസക്ക്‌ അച്ചന്‍, ഒരു കാരണവും ഇല്ലാതെ വിയ്യൂര്‍ 
സെന്‍ട്രല്‍ ജയിലില്‍ അടയ്ക്കപ്പെട്ടു. അദ്ദേഹം ചെയ്തതോ, നമുക്ക്‌ അവകാ 
ശമുള്ള പള്ളിയ്ക്കകത്ത്‌ പ്രവേശിച്ച്‌ നമസ്കരിച്ചു. 42 പേരെയാണ്‌ അന്ന്‌ ജയി 
ലില്‍ അടയ്ക്കുവാന്‍ പോലീസ്‌ സ്റ്റേഷനില്‍ കൊണ്ടുപോയത്‌. 11 സ്ര്രീകള്‍ 
ഉണ്ടായിരുന്നു. ബാക്കി 31 പേരും ജയിലില്‍ അടയ്ക്കപ്പെട്ടു. ഇങ്ങനെയുള്ള 
ശാപങ്ങള്‍, ദൈവകോപങ്ങള്‍ ഇതൊക്കെ പ്രവര്‍ത്തിച്ചവര്‍ക്ക്‌ മായിച്ച്‌ കളയു 
വാന്‍ ഒക്കും എന്ന്‌ എനിക്ക്‌ തോന്നുന്നില്ല. അല്ലെങ്കില്‍ ദൈവം മരിച്ചവനായി 
രിക്കണം. ദൈവമില്ലാത്തിടത്ത്‌ ഇത്‌ ചേരും. അന്നത്തെ മുഖ്യമ്ന്ത്രിയോട ഞാന്‍ 
ചോദിച്ചു. എന്താണ്‌ ഇങ്ങനെ ചെയ്തത്‌? നിയമം ലംഘിച്ചു എന്ന്‌ മറുപടി. 
ഞാന്‍ വീണ്ടും ചോദിച്ചു, നിയമം ലംഘിക്കുന്നവരോട എല്ലാം ഇങ്ങനെയാണോ 
ചെയ്യുന്നത്‌ എന്ന്‌. മനം ആയിരുന്നു ഉത്തരം. പ്രിയമുള്ളവരേ, അങ്ങനെ 
തകര്‍ക്കാന്‍ ആര്‍ക്കും സാധിക്കില്ല. 


ദൈവത്തില്‍ ആശ്രയിക്കുക. ക്രിസ്തുവിന്റെ സാക്ഷ്യം ഉണ്ടാകട്ടെ. അടി 
പതറേണ്ട ആവശ്യമില്ല. ആരെങ്കിലും പരിഹസിക്കട്ടെ. ആരെങ്കിലും ഉപ്രദവി 
ക്കട്ടെ. ആരെങ്കിലും വഞ്ചിക്കട്ടെ. എന്തെങ്കിലും ആയിക്കൊള്ളട്ടെ. നമ്മള്‍ എടു 
ക്കുന്ന നീതിയുടെ നിലപാടുകള്‍ക്കും ശരിയുടെ നിലപാടുകള്‍ക്കുമായി നമുക്ക്‌ 
ജീവിക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ. 


(സമ്പാദകന്‍: ഏ്രഹാം വറുഗീസ്‌, വെന്നല മുട്ടത്തുതറ, ഡല്‍ഹി) 


